


യാക്കോബായ സിറിയന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 








സുറിയാനിയില്‍ നിന്നു ഗീതപരിഭാഷ 


പരിഭാഷകന്‍: 
കണിയാമ്പറമ്പില്‍ കുര്യന്‍ കോര്‍ എപ്പിസ്‌ക്കോപ്പാ 





യാക്കോബായ സിറിയന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 


ശ്ഹിമോ പ്രാർത്ഥനാക്രമം 


സുറിയാനിയില്‍ നിന്നു ഗീതപരിഭാഷ 


പരിഭാഷകന്‍: 
കണിയാമ്പറമ്പില്‍ കുര്യന്‍ കോര്‍ എപ്പിസ്‌ക്കോപ്പാ 


101൭: കാലം ചെയ്ത പുണ്യശ്ലോകനായ മോര്‍ കൂറിലോസ്‌ മര്‍ക്കോസ്‌ മെത്രാപ്പോലീത്ത 
(ഫാ. ആര്‍.വി. മര്‍ക്കോസ്‌) 1990'ല്‍ സുറിയാനിയില്‍ നിന്നു പരിഭാഷപ്പെടുത്തിയ 
സ്റ്ൂസോ, എത്രോ, പ്രുമിയോന്‍ സെദറാകള്‍ കൂടി സന്ധ്യ, പ്രാഭതം എന്നീ യാമങ്ങളിലെ 
പ്രാര്‍ത്ഥനകളില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 





10൨ ശീദിദബ്ദ/ദ പദ൦01 ട൭ുന്ദന ഠ0൩൬ഠഠഠാ സ്ഥ 
(ബല ൩൦ 1101 ൧൧05100൦ ടല 0 ൧൯0൨0൨ & ദ ൩൦ ടട) 


സ്വയസ്ഥിതനും ആദ്യന്തമില്ലാത്തവനും, സാരാംശ 
സംമ്പൂര്‍ണ്ണനുമായ ത്രിയേക ദൈവത്തിന്‍റെ തിരുനാമത്തില്‍ 
(തനിക്കു സ്തുതി) 


പൌരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ 
ബസ്സേലിയോസ്‌ പൌലൂസ്‌ ദ്വിതീയന്‍ 


(മുദ്ര) 


നമ്മുടെ വല്‍ത്സലരായ എല്ലാ കശ്ശീശന്മാര്‍ക്കും ശെമ്മാശ്ശന്മാര്‍ക്കും 
കര്‍ത്താവില്‍ വാഴ്വ്‌. 


പ്രിയരെ, 

നമ്മുടെ ആത്മീയ വാത്സല്യവാന്‍ കണിയാമ്പറമ്പില്‍ വന്ദ്യ 
ദിവ്യ ശ്രീ കുര്യന്‍ കോര്‍ എപ്പിസ്‌ക്കോപ്പാ സുറിയാനിയില്‍ നിന്നും 
തര്‍ജ്ജമ ചെയ്തു പദ്യമായി രചിച്ചിരിക്കുന്ന ശ്ഹീമോ നമസ്കാരം 


നാം വായിച്ചതില്‍ നമുക്കതിയായ സന്തോഷമുണ്ടായി. അദ്ദേഹ- 
ത്തിന്റെ ഇതര കൃതികളെ പോലെതന്നെ ഇതും ആസ്ധാദ്യജനകമാണ്‌. 
നമ്മുടെ പരിശുദ്ധ സഭയുടെ ദിവ്യോപദേശങ്ങളും, ദൈവശാസ്ത്ര- 
പരമായ സിദ്ധാന്തങ്ങളും ശ്ഹീമോ നമസ്കാര പുസ്തകത്തില്‍ 
ഉള്ളവ വെളിച്ചം കാണുവാന്‍ ഇപ്രകാരം പ്രയത്നിച്ചതില്‍ വന്ദ്യ 
കോര്‍ എപ്പിസ്‌ക്കോപ്പയെ നാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ 
പുസ്തകത്തിന്റെ ഓരോ പ്രതി നമ്മുടെ വൈദീകരും നമ്മുടെ 
ആരാധനാസ്ഥലങ്ങളിലും വാങ്ങിവച്ച്‌ ഉപയോഗിക്കുന്നത്‌ നന്നായി- 
രിക്കും. അദ്ദേഹത്തിന്റെ തൂലിക ഇനിയും ചലിക്കുകയും, പരിശുദ്ധ 
സഭാമാതാവിന്റെ കണ്ഠത്തെ വിശിഷ്ടങ്ങളായ മറ്റു പല കൃതികളാ- 
ലും ആഭരണമണിയിക്കുകയും ചെയ്യുവാന്‍ സര്‍വ്വേശന്‍ ദീര്‍ഘായു- 
സ്സുകൊണ്ടും, ആരോഗ്യംകൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. 


കാതോലിക്കേറ്റ്‌ അരമന, 
മൂവാറ്റുപുഴ, 24-9-“76. 





മുഖവുര 


നമ്മുടെ കര്‍ത്താവും, വി. ദൈവമാതാവും പ. ശ്ലീഹന്മാരും 
സംസാരിച്ച അതിപുരാതനമായ സുറിയാനി (അറമൈക്‌) ഭാഷ, 
സുറിയാനിസഭയുടെ ആരാധനാക്രമങ്ങളുടെ ഭാഷ, എത്രയും 
പുരോഗമിക്കണമെന്നാഗ്രഹിക്കുക മാത്രമല്ല അതിന്നായി യഥാശക്തി 
പണിപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണു ഞാന്‍. എന്നാല്‍ 
സുറിയാനി ഭാഷാഭ്യസനത്തിനുള്ള ഓല്‍സുക്യം പ്രതിദിനം കുറഞ്ഞു- 
വരുന്നതിനാലും മിക്കവാറും എല്ലാം തന്നെ മലയാളത്തിലേക്കു 
വിവര്‍ത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാലും, വൈദീകര്‍ നിശ്ചയമായും 
അനുഷ്ഠിക്കേണ്ട പ്രതിദിന പ്രാർത്ഥനകളും അര്‍ത്ഥം ഗ്രഹിച്ചു 
ഭക്തിപൂര്‍വ്വം ഉപയോഗിക്കേണ്ടത്‌ ആവശ്യമാകായാലും 'ഞായറാ- 
ഴ്ച പ്രാര്‍ത്ഥന” മുതലായ ഗീത പ്രാര്‍ത്ഥനകള്‍ മുമ്പു ഞാന്‍ വിവ- 
ര്‍ത്തനം ചെയ്തു. ശ്രേഷ്ഠ പൌരസ്ത്യ കാതോലിക്കാ ബാവാ 
തിരുമനസ്സിലെ ശ്രേഷ്ഠാനുമതിയോടുകൂടി ഇതും പ്രസിദ്ധീകരിക്കു- 
കയാണ്‌. പദാനുപദം തര്‍ജ്ജമ ചെയ്യുവാന്‍ പരമാവധി സാധിച്ചി- 
ട്ടുണ്ട്‌ എന്നതിനാല്‍ ഞാന്‍ ദൈവത്തെ സ്തുതിക്കുന്നു. 


മുമ്പു തര്‍ജ്ജമ ചെയ്തിട്ടുള്ള ചില ശുബഹോ ഭാഗങ്ങള്‍ക്കു 
പകരം മെന്‍ഓലം ഭാഗങ്ങളില്‍ നിന്നുമാണ്‌ വിവര്‍ത്തനം ചെയ്തിരി- 
ക്കുന്നത്‌. ശ്രേഷ്ഠാനുവാദ കല്‍പന ദയാപൂര്‍വ്വം നല്കി അനുഗ്രഹിച്ച 
ശ്രേഷ്ഠ പൌരസ്ത്യ കാതോലിക്കാ നി. ൮. ദി. മ. ശ്രീ. ആബൂന്‍ 
മോര്‍ ബസ്സേലിയോസ്‌ പൌലൂസ്‌ ദ്വിതീയന്‍ ബാവാതിരുമനസ്സിലെ 
സന്നിധിയില്‍ നിഷ്കളങ്കമായ ഭക്ത്യാദരവുകള്‍ സമര്‍പ്പിച്ചുകൊ- 


ള്ളാന്നു. 


ദൈവനാമ മഹത്ത്വത്തിന്നായി അഭിവന്ദ്യ വൈദീക സഹോദര- 
ന്മാരുടെ മുമ്പില്‍ ഈ പുസ്തകം വിനയാമ്പിതം അവതരിപ്പിച്ചുകൊ- 


ള്ളാന്നു. 


പരിഭാഷകന്‍:- 
തിരുവല്ലാ, കണിയാമ്പറമ്പില്‍ 
24-11-76 കുര്യന്‍ കോര്‍ എപ്പിസ്‌കോപ്പാ 





ശ്ഹീമോ പ്രാർത്ഥനാക്രമം 
ആരംഭം 
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ” സത്യേക ദൈവത്തിന്റെ 
തിരുനാമത്തില്‍, തനിക്കു സ്തുതി. നമ്മുടെമേല്‍ തന്റെ കരുണയും 
മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമ്മീന്‍. 


ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാല്‍ നിറഞ്ഞിരിക്കുന്ന 
ബലവാനായ ദൈവം തമ്പുരാന്‍ പരിശുദ്ധന്‍, പരിശുദ്ധന്‍, 
പരിശുദ്ധൻ" ഉയരങ്ങളില്‍ സ്തുതി. ദൈവമായ കർത്താവിന്റെ 
തിരുനാമത്തില്‍ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു; 
ഉയരങ്ങളില്‍ സ്തുതി”. 

കൌമാ 
ദൈവമേ! നീ പരിശുദ്ധനാകുന്നു. 
ബലവാനേ! നീ പരിശുദ്ധനാകുന്നു. 
മരണമില്ലാത്തവനെ! നീ പരിശുദ്ധനാകുന്നു. 
ഞങ്ങള്‍ക്കു വേണ്ടി കുരിശിക്കപ്പെടവന്വേ” ഞങ്ങളുടെ മേല്‍ 
കരുണയുണ്ടാകണമേ. (മൂന്നു പ്രാവശ്യം) 


ഞങ്ങളുടെ കര്‍ത്താവേ! ഞങ്ങളോടു കരുണ ചെയ്യണമേ. ഞങ്ങളുടെ 
കര്‍ത്താവേ! കൃപയുണ്ടായി ഞങ്ങളോടു കരുണ ചെയ്യണമേ. 
ഞങ്ങളുടെ കര്‍ത്താവേ! ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാര്‍ത്ഥനയും 
കൈക്കൊണ്ട്‌ ഞങ്ങളോടു കരുണ ചെയ്യണമേ. 


ദൈവമേ! നിനക്കു സ്തുതി. സൃഷ്ടാവേ! നിനക്കു സ്തുതി. പാപിക- 
ളായ നിന്റെ അടിയാരോടു കരുണചെയ്യുന്ന മിശിഹാരാജാവേ! 
നിനക്കു സ്തുതി. ബറെക്മോര്‍. 


കര്‍ത്തൃപ്രാര്‍ത്ഥന 

സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാ- 
ക്കപ്പെടണമെ. നിന്റെ രാജ്യം വരണമേ. നിന്‍റെ തിരുവിഷ്ടം സ്വര്‍ഗ്ഗത്തി- 
ലെപ്പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങള്‍ക്കു ആവശ്യമായിരി- 
ക്കുന്ന അപ്പം ഇന്ന്‌ ഞങ്ങള്‍ക്കു തരണമേ. ഞങ്ങളുടെ കടക്കാരോടു 
ഞങ്ങള്‍ ക്ഷമിച്ചതുപോലെ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും 
ഞങ്ങളോടു ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കു ഞങ്ങളെ പ്രവേശിപ്പി- 
ക്കരുതെ. പിന്നെയോ ദുഷ്ടനില്‍ നിന്നു ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. 
എന്തുകൊണ്ടെന്നാല്‍ രാജ്യവും, ശക്തിയും, മഹത്ത്വവും എന്നേക്കും 
നിനക്കുള്ളതാകുന്നു. ആമ്മീന്‍. 





ഞായര്‍ ഒമ്പതാം മണി 


ദൈവമാതാവിനോടുള്ള അപേക്ഷ 
കൃപനിറഞ്ഞ മറിയമേ! നിനക്കു സമാധാനം. ഞങ്ങളുടെ കര്‍ത്താവു 
നിന്നോടുകൂടെ. സ്ത്രീകളില്‍ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ 
ഉദരഫലമായ ഞങ്ങളുടെ കര്‍ത്താവേശുമിശിഹാ വാഴ്ത്തപ്പെട്ട 
വനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മൊര്‍ത്ത്മറിയമേ! 
ഇപ്പൊഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ 
ഞങ്ങള്‍ക്കുവേണ്ടി അപേക്ഷിച്ചുകൊള്ളണമെ. ആമ്മീന്‍. 


ഞായര്‍ ഒമ്പതാം മണി നമസ്‌കാരം 


കൌമാ 
കോലോകള്‍ 
(അംസൊ-ഹദെ ബ്രീക്കെ) 
നിന്‍ വത്സലരാം സഹദേന്മാര്‍ കാദീശന്മാ- 
രോപ്പം സല്‍സ്മൃതിയേകണമെ, 
നിദ്രാഗതരായോര്‍ക്കായി -ട്ടവരെ നിന്റെ 
വലമതില്‍ നിര്‍ത്തീട്ടാശ്വാസം ഹാ- നല്‍കുക നാഥാ! 
ബാറെക് മോര്‍. ശുബഹോ... മെന... 
മാമൂദീസായാല്‍ നാഥാ നിന്നെ ധരിച്ചോര്‍ 
തീനരകം പൂകരുതെന്നാ- 
യര്‍ത്ഥി-ക്കുന്നാള്‍ തിരുസഭതന്‍ മക്കള്‍ക്കായി 
നിന്നാല്‍ പുനരുത്ഥാനമവര്‍ ഹാ- പ്രാപിക്കണമെ. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 


കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തില്‍ 
നിന്നുടെ സൃഷ്ടിയെ നീ, പുതുതാക്കീടണമെ 


നിന്നില്‍ ശരണത്താല്‍, നിദ്രയിലായ്‌ നിന്റെ 
വരവിനു കാത്തീടും, മൃതരില്‍ കനിയണമേ. 


അവരബ്രാഹത്തി-ന്‍്റെയുമിസാഹാക്കുടെയും 
യാക്കോബിന്നുടെയും, മടിയില്‍ പാര്‍ക്കണമേ. 


വന്നവനും വരുവോ-നും മൃതര്‍ തന്നുയിരും 
സ്തുതനെന്നു ശരീരാ-ത്മാക്കള്‍ പാടണമെ. 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





തിങ്കള്‍ സന്ധ്യ 


തിങ്കള്‍ സന്ധ്യാ നമസ്‌കാരം 
കൌമാ 


ശുബഹോ... ബലഹീനരും പാപികളുമായ ഞങ്ങളുടെമേല്‍ തന്റെ 
കരുണയും മനോഗുണവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും 
ചൊരിയപ്പെടുമാറാകട്ടേ. 

പ്രാരംഭ പ്രാര്‍ഥന 


ദൈവമായ കര്‍ത്താവേ! ഞങ്ങളുടെ ശരീരങ്ങള്‍ പകലിലെ അദ്ധ്വാന- 
ങ്ങളില്‍ നിന്നു വിരമിച്ചുകൊണ്ടും ലൌകിക ചിന്തകളില്‍ നിന്നു 
ഞങ്ങളുടെ ആത്മാക്കള്‍ വിരമിച്ചുകൊണ്ടും, ഈ സന്ധ്യാസമയത്ത്‌ 
ശാന്തമായി തിരുമുമ്പില്‍ നിന്നുകൊണ്ട്‌ നിനക്കു നിരന്തര സ്തുതി- 
കളും അഖണ്ഡസ്തോത്രങ്ങളും സമര്‍പ്പിക്കുവാന്‍ ഞങ്ങളെ യോഗ്യ- 
രാക്കണമേ. ഞങ്ങളുടെ ജീവന്റെ സംരക്ഷകനും നടത്തിപ്പുകാരനും 
ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനും ഉത്സാഹിയുമായുള്ളോവേ! 
നിന്റെ കൃപയെ ഞങ്ങള്‍ സ്തോത്രം ചെയ്തുകൊണ്ടു മഹത്വം കരേ- 
റ്ലുന്നു. ഹോശോ... ആമ്മീന്‍. 


മസ്മൂര്‍ 140, 141, 118, 116 


കര്‍ത്താവേ! നിന്നെ ഞാൻ വിളിച്ചുവല്ലോ. എന്നോട്‌ നി ഉത്തരമരുളി- 
ച്ചെയ്യേണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചുകേട്ട്‌ കൈക്കൊള്ളുകയും 
ചെയ്യണമേ. 


എന്റെ പ്രാര്‍ത്ഥന നിന്റെ മുമ്പാകെ ധൂപം പോലെയും, എന്റെ കൈക- 
ളില്‍ നിന്നുള്ള കാഴ്ച സന്ധ്യയുടെ വഴിപാടു പോലെയും ഇരിക്കു 
മാറാകണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിനും ചായാതെയും 
ഞാന്‍ അന്യായക്രിയകളെ പ്രവര്‍ത്തിക്കാതെയും ഇരിക്കത്തക്കവണ്ണം 
എന്റെ വായ്ക്കു കാവല്‍ക്കാരനെയും എന്റെ അധരങ്ങള്‍ക്ക്‌ കാവല്‍- 
ക്കാരനെയും നിയമിക്കണമെ. 


ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാന്‍ ചേരുമാറാകരുതെ. നീതിമാന്‍ എന്നെ 
പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ 
തലയ്ക്കു കൊഴുപ്പാകാതിരിക്കട്ടെ. എന്തെന്നാല്‍ എന്റെ പ്രാര്‍ത്ഥന 
അവരുടെ ദോഷത്തെക്കുറിച്ചാകുന്നു. അവരുടെ വിധികര്‍ത്താക്കള്‍ 
പാറയിന്‍ മുനയാല്‍ തടുക്കപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ 
അവര്‍ കേട്ടു. 





തിങ്കള്‍ സന്ധ്യ 


കൊഴുവ്‌ ഭൂമിയെ പിളര്‍ക്കുന്നതുപോലെ ശവക്കുഴിയുടെ വായ്ക്ക- 
രികെ അവരുടെ അസ്ഥികള്‍ ചിതറപ്പെട്ടു. കര്‍ത്താവേ! ഞാന്‍ എന്റെ 
കണ്ണുകളെ നിന്റെ അടുക്കലേയ്ക്കുയര്‍ത്തി, നിന്നില്‍ ശരബപ്പെട്ടു. 
എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതെ. 


എനിക്കായി കണികളെ മറച്ചുവച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യില്‍- 
നിന്നു എന്നെ കാത്തുകൊള്ളേണമേ. ഞാന്‍ കടന്നു പോകുന്നതുവരെ 
അന്യായക്കാര്‍ തങ്ങളുടെ വലകളില്‍ ഒരുമിച്ചുവീഴട്ടെ. 


എന്റെ ആത്മാവ്‌ കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാന്‍ എന്റെ ശബ്ദത്താല്‍ 
കര്‍ത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താല്‍ ഞാന്‍ കര്‍ത്താവിനോടു 
പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ എന്റെ ഞെരുക്കത്തെ ഞാന്‍ 
അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഈടുവഴികളെ അറിയുന്നു- 
വല്ലോ. 


എന്റെ നടപ്പുകളുടെ വഴിയില്‍ അവര്‍ എനിക്കായി കണികളെ 
മറച്ചുവച്ചു. ഞാന്‍ വലത്തോട്ടു നോക്കി. എന്നെ അറിയുന്നവന്‍ 
ഇല്ലെന്നു ഞാന്‍ കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എന്റെ 
ദേഹിക്കുവേണ്ടി പകരം ചോദിക്കുന്നവനും ഇല്ല. കര്‍ത്താവേ! ഞാൻ 
നിന്‍റെ അടുക്കല്‍ നിലവിളിച്ചു. കര്‍ത്താവേ! ജീവിച്ചിരിക്കുന്നവരുടെ 
ദേശത്തു എന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാകുന്നു എന്നു 
ഞാന്‍ പറഞ്ഞു. 


ഞാന്‍ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കകൊണ്ട്‌ എന്റെ അപേക്ഷയെ 
സൂക്ഷിച്ചു കേള്‍ക്കണമെ. എന്നെ പീഡിപ്പിക്കുന്നവര്‍ എന്നെക്കാള്‍ 
ബലവാന്മാര്‍ ആയതുകൊണ്ട്‌ അവരില്‍നിന്ന്‌ എന്നെ വിടുവിക്കേ- 
ണമേ. ഞാന്‍ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്വാനായിട്ടു എന്റെ 
ആത്മാവിനെ കാരാഗൃഹത്തില്‍ നിന്ന്‌ പുറപ്പെടുവിക്കേണമേ. നീ 
എന്നോടുത്തരമരുളിച്ചെയ്യുമ്പോള്‍ നിന്റെ നീതിമാന്മാര്‍ എനിക്കായി 
കാത്തിരിക്കും. 


നിന്റെ വചനം എന്റെ കാലുകള്‍ക്ക്‌ വിളക്കും എന്റെ ഈടുവഴി- 
കള്‍ക്ക്‌ പ്രകാശവും ആകുന്നു. നിന്‍റെ നീതിയുള്ള വിധികളെ ആചരി- 
പ്പാനായിട്ട്‌ ഞാന്‍ ആണയിട്ട്‌ നിശ്ചയിച്ചു. ഞാന്‍ ഏറ്റവും ക്ഷീണിച്ചു. 
കര്‍ത്താവേ! നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. 
കര്‍ത്താവേ! എന്റെ വായിലെ വചനങ്ങളില്‍ നീ ഇഷ്ടപ്പെടണമേ. 
നിന്‍റെ ന്യായങ്ങളില്‍ നിന്ന്‌ എന്നെ പടിപ്പിക്കണമെ. 





തിങ്കള്‍ സന്ധ്യ 


എന്റെ ദേഹി എല്ലായ്പ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ 
വേദപ്രമാണത്തെ ഞാന്‍ മറന്നില്ല. പാപികള്‍ എനിക്കായി കണികളെ 
വച്ചു. എന്നാലും ഞാന്‍ നിന്റെ കല്‍പനകളില്‍ നിന്നു മാറിപ്പോയില്ല. 
ഞാന്‍ നിന്റെ സാക്ഷിയെ എന്നേയ്ക്കും അവകാശമായി സ്വീകരിച്ചു. 
എന്തെന്നാല്‍ അത്‌ എന്റെ ഹൃദയത്തിനു ആനന്ദമാകുന്നു. നിന്റെ 
കല്‍പനകളെ എന്നേയ്ക്കും സത്യത്തോടെ നിവര്‍ത്തിപ്പാനായിട്ട്‌ 
ഞാന്‍ എന്റെ ഹൃദയത്തെ തിരിച്ചു. 


സകല ജാതികളുമേ! കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. സകല ജനങ്ങളുമേ! 
അവനെ സ്തുതിപ്പിന്‍. എന്തെന്നാല്‍ അവന്റെ കൃപ നമ്മുടെമേല്‍ 
ബലപ്പെട്ടിരിക്കുന്നു. അവന്‍ സത്യമായിട്ടു എന്നേയ്ക്കും കര്‍ത്താവാ- 
കുന്നു. ദൈവമേ! സ്തുതി നിനക്കു യോഗ്യമാകുന്നു. ബാറെക്മോര്‍. 
ശുബഹോ... മെനഓാ... 
എക്ബോ 
(ഹ്തിസ്‌ ബശ്മായോ?) 

സ്വര്‍ഗ്ഗത്തോടും നിന്നോടും പിഴ ചെയ്തടിയാന്‍ 
പുത്രത്വത്തിന്നയോ-ഗ്യന്‍ ഞാന്‍ 
ഭൃത്യ൯പോല്‍ താവകഭവനെ കൈക്കൊള്ളണമെ 
ഇപ്പാപിയെ ദാസ-നുതുല്യം. 

സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ 


തന്റെ കൃപയാല്‍ തന്റെ മാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും 
ഓര്‍മ്മ വലിപ്പപ്പെടുത്തുകയും വിശ്വാസികളായ മരിച്ചവരെ പുണ്യ- 
പ്പെടുത്തുകയും ചെയ്ത കർത്താവിനു സ്തുതി. ബ്കുല്‍ഹൂന്‍... 
ആമ്മീന്‍... 


സെദറാ 


സൈന്യങ്ങളുടെ നാഥനും ആത്മാക്കളുടെയും സകല ജഡങ്ങളുടെയും 
ദൈവവുമേ! നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മരണം തിരുനയനങ്ങ- 
ളില്‍ വിലയേറിയതാകുന്നു. അവരുടെ ഓര്‍മ്മകളെ നീ കൈക്കൊള്ളും 
ന്നു. നിന്‍റെ മുമ്പാകെ ഞങ്ങളുടെ കുറവുള്ളതും പാപമുള്ളതുമായ 
അവസ്ഥ സമര്‍പ്പിക്കുന്ന ഈ ധൂപം മുഖാന്തിരം ഞങ്ങളുടെ ബലഹീ- 
നതയെ ഓര്‍ക്കേണമെ. ശുദ്ധിമതിയും മഹത്വമുള്ളവളും നിത്യകന്യ- 
കയും സഭാഗ്യവതിയുമായ മറിയാമിന്‍്റെ അപേക്ഷയാലും പരിശു- 
ദ്ധരായ പ്രധാനപിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും ശ്ലീഹന്മാരു- 





തിങ്കള്‍ സന്ധ്യ 


ടെയും പ്രസംഗക്കാരുടെയും ഏവന്‍ഗേലിയന്ധന്മാരുടെയും സഹദേ- 
ന്മാരുടേയും മദ്യാനന്മാരുടെയും രഹസ്യ ഗുരുക്കന്മാരുടെയും 
പുണ്യവാന്മാരുടെയും സ്ഥാനപതിയും സ്‌നാപകനും മുന്നോടിയുമായ 
മോര്‍ യോഹന്നാന്റെയും ശെമ്മാശന്മാരുടെ തലവനും സഹദേന്മാരുടെ 
കടിഞ്ഞൂലുമായ മഹത്വമുളളവനായ മോര്‍ സ്തേഫാനോസിന്റെയും 
സത്യവിശ്വാസത്തിനുവേണ്ടി പോരാട്ടം ചെയ്യുകയും പരിശുദ്ധ 
സഭയെ നിന്റെ ജ്ഞാനത്താല്‍ പ്രകാശിപ്പിക്കുകയും വേദവിപരീത- 
ങ്ങളെ പിഴുതുമായിക്കുകയും ചെയ്ത സകല ശ്രേഷ്ഠന്മാരുടെയും 
അപേക്ഷയാലും ഞങ്ങളുടെ പ്രാര്‍ത്ഥനകളെ കൈക്കൊള്ളണമെ. 
നിന്റെ കൃപയാല്‍ വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ 
ഓര്‍ക്കുകയും അവരുടെ ആത്മശരിരങ്ങളെ ആശ്വസി പ്പിക്കുകയും 
നിന്‍റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിരകളില്‍ അവരെ ക്രമീകരിക്കു- 
കയും ചെയ്യണമെ. ഞങ്ങളും അവരും നിനക്കും നിന്‍റെ പിതാവിനും 
നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമര്‍പ്പി- 
ക്കും. ഹോശോ... മെന്‍ആലോഹോ... ആമ്മീന്‍. 


കോലോകള്‍ 
(ബ്ഹൂബോ വബ്‌ഹൈമ്മോനൂസോ) 
ചെത്മോമോ: സ്്മനേഹന്ധമേതം വശ്ഥാമ്ധതേമാടെ 
ജനമദ്ധ്യേനിന്ന്‌ - മൃതി നീക്കിയൊരഹറോന്‍ ധൂപം 
പോലീ-ധൂപത്തെ - ഞങ്ങളില്‍ നിന്നും കൈക്കൊള്‍ക. 


ബാറെക് മോര്‍. ശുബഹോ... മെന... 


വാനം ഭൂമിയിലും - സ്തുതി തിങ്ങിയ നാഥാ സ്തുതി തേ! 
വാനോര്‍ - മാനവരും - തിരുനാമസ്തുതി പാടുന്നു. 


ദൈവമാതാവ്‌ 
മാലാ-ഖപ്രമുഖന്‍ - ശ്ലോമ്മോ മറിയാമ്മിന്നേകി 
നാഥ-ന്‍ നിന്‍ സഹിതം - നിന്നില്‍ നിന്നുദയം ചെയ്യും. 


മറിയാം പടവായ്‌, തന്‍ - മാലുമിയഖിലേശ്വരനെയവള്‍ 

പേറി-ഘോഷിച്ചാ - ളേറ്റം ബഹുമാനിച്ചല്ലോ. 
പരിശുദ്ധന്മാര്‍ 

ധന്യ-ര്‍ സ്വര്‍ഗ്ഗസുതര്‍ - നിബിയന്മാര്‍ ശ്ലീഹന്മാരെ 

പ്രാര്‍ത്ഥി -പ്പിന്‍ ഞങ്ങള്‍ - പാപക്കടലില്‍ താഴായ്വാന്‍. 


സര്‍വ്വേശാശ്രിതരാം - സഹദേന്മാരെ നിങ്ങള്‍ തന്‍ 
പ്രാര്‍ത്ഥ-ന ഞങ്ങള്‍ക്ക്‌ - കോട്ടയുമഭയവുമാകണമേ. 





തിങ്കള്‍ സന്ധ്യ 


അനുതാപം 
പചെത്മോമൊ: നാഥ വ്ച്ചമനെ വിശ്ചദ്സ്തന്‍ല്‍ 


വിളി-ചെയ്വിന്‍ കേള്‍ക്കും - മുട്ടുന്നോര്‍ക്ക്‌ തുറക്കും ഞാ- 
നെന്നാ-തിരുമൊഴിയാല്‍ - വാഗ്ദാനം ചെയ്തല്ലോ നീ. 


മടികൂടാതനിശം - അവസരമുള്ളപ്പോഴെല്ലാം 
നാഥ-ന്‍ കരുണയ്ക്കായ്‌ - യാചനയര്‍പ്പിച്ചീടുക നാം. 


പരേതര്‍ 
മേലൂറിശിലേമില്‍ - ഭൌമിക സഭയിതിലും നാഥാ! 
നല്ലോര്‍മ്മ നല്‍കണമേ - നിന്നില്‍ മൃതിഗതരായോര്‍ക്കായ്‌. 
മൊറിയോ... 


ഫഎത്രോ 

പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുത്യനും ആരാ- 
ധ്യനുമായ മശിഹാപുത്രാ നിന്റെ ദാസരുടെ ധൂപത്തെ നിന്‍റെ കരുണ- 
യാല്‍ കൈക്കൊള്ളണമെ. നിന്റെ ആചാര്യന്മാരുടെ ധൂപത്തില്‍ നിര- 
പാകുകയും നിന്റെ ആരാധകരുടെ ശുശ്രൂഷയില്‍ പ്രീതിപ്പെടുകയും 
ചെയ്യണമേ. അതിനാല്‍ നിന്റെ ജനനിക്കും പരിശുദ്ധന്മാര്‍ക്കും നല്ല 
ഓര്‍മ്മയും വിശ്വാസികളായ സകല പരേതര്‍ക്കും ആശ്വാസവും 
നല്‍കണമേ. ഹോശോ.... 

കോലോകള്‍ 
പെത്മശോമൊ: മോറാനേശുമ്ശിഹാ 
ഉള്‍ക്കോണ്ടോരീ-നിന്‍മെയ്യും തിരുരക്തമതും 
ശിക്ഷാ പ്രതികാരങ്ങള്‍ക്കായ്‌ 
തീരാതെ കുറ്റങ്ങളതാറാനുതകീടണമേ; 
നിന്‍ വലമതില്‍ നില്‍ക്കുന്നതിനും 
ഹാ- ധൈര്യസമേതം. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 

മ്ശീഹാ - രാജാ! തേ! സ്തുതി നിന്നാരാധകരെ 
ദിക്കെങ്ങും മഹിമാമകുടം 
ചാര്‍ത്തീ - ദാവീദരചനെ നീ കിന്നരമാക്കി 
ദയറാകള്‍ പള്ളികളീന്നും 
ഹാ- സ്തുതിയുയരുന്നു. 

ദൈവമാതാവ 
ഭൂവാനങ്ങള്‍ വഹിപ്പോനാം ശക്തിയെ കന്യാ 
സംവാഹം ചെയ്തവനോടായ്‌ 
കേണീ-ടുന്നു വിശ്വാസാലവളെ വിളിക്കും 





തിങ്കള്‍ സന്ധ്യ 


പാപികളില്‍ കൃപചെയ്യാനായ്‌ 
ഹാ- പ്രാര്‍ത്ഥന തുണയാം. 


സൃഷ്ടിക്കെല്ലാം രക്ഷകനാം മിശിഹായെത്തന്‍ 
കന്യാത്വത്തില്‍ പെറ്റോളാം 
ദൈവ-ജനനീ മറിയാമ്മിന്‍ സ്മരണയതെന്നും 
നിലനില്‍ക്കും; തല്‍ പ്രാർത്ഥനയോ 
ഹാ- തുണയാകട്ടെ. 

പരിശുദ്ധന്മാര്‍ 
ശ്ലീഹന്മാരെ വിളിച്ചേവം കല്‍പ്പിച്ചിശന്‍ 
ജാതികള്‍ വഴിയില്‍ പോകരുത്‌ 
ശമറായ-ഗേഹം പൂകരുത്‌; പരിശപ്പരുഷ 
പഠനം കേള്‍പ്പാന്‍ നില്‍ക്കരുത്‌ 
ഹാ- ശപ്തം തന്നെ. 


ദ്രാക്ഷാ-പോല്‍ സഹദേന്മാരെ വിധികര്‍ത്താക്കള്‍ 
മര്‍ദ്ദിച്ചാരവരുടെ രക്തം 

ഭൂമൌ-വീണവര്‍ യാഗവുമായവരെ മഹിമാ 
മകുടം ചാര്‍ത്തിയൊരീശന്നു 


ഹാ- ബലിയായ്ത്തീര്‍ന്നു. 


ഏക പരിശുദ്ധന്‍ 

സൂര്യന്‍ പകലില്‍ ശോഭിപ്പൂ - നിശയില്‍ ചന്ദ്രന്‍ 
മോര്‍ ( ) നിന്‍ സൌന്ദര്യം 
അവയി -ലുമേറ്റം മോഹനമാജയെല്ലായ്പ്പോഴും 
ശോഭിതമാ പ്രാര്‍ത്ഥനയെന്നും 
ഹാ- തുണയാകട്ടെ. 

ഞായറാഴ്ച്ച 
പെത്മോമൊ. കര്തമാവേ്റേം മഹനിയന്‍ വിസ്്മയന്‌ിമന്‍ 
നാഥന്‍ കബറീന്നുത്ഥിതനായ്‌ ഞായര്‍ ശ്രേഷ്ഠം 
വിശ്വാസത്തോടദ്ദിവസം 
പാലി-ക്കുന്നോര്‍ക്കായ്‌ ഭാഗ്യം ജാതികളെല്ലാം 
പിതൃസുതപരിശുദ്ധാത്മാവില്‍ 
ഹാ- ഏറ്റു പറഞ്ഞാര്‍. 

അനുതാപം 
അമ്പ-ത്തൊന്നാം മസ്മൂറില്‍ നൃപ, നബി ദാവീദ്‌ 
കിര്‍ത്തനമോതി പ്രാര്‍ത്ഥിച്ചു, 





തിങ്കള്‍ സന്ധ്യ 


നാഥാ! എന്‍ കന്മഷമെല്ലാം നന്നായ്‌ കഴുകി 
അന്‍പോടെന്നില്‍ കനിയണമേ 
ഹാ- ദയചെയ്യണമേ. 


നാഥാ! പ്രാർത്ഥന ശുശ്രൂഷകള്‍ കൈക്കൊള്ളണമെ 
കനിവടിയാരില്‍ ചെയ്യണമെ; 

പോരാട്ടത്തില്‍ സഹദേന്മാര്‍ക്കോജസ്സേകി 
അവരെ നയിച്ചൊരു വന്‍കൃപയെ 

ഹാ- നല്‍കെങ്ങള്‍ക്കും. 


പരേതര്‍ 
നിന്‍ വത്സലരാം സഹദേന്മാര്‍ കാദീശന്മാ- 
രോപ്പം സല്‍സ്മൃതിയേകണമെ, 
നിദ്രാ-ഗതരായോര്‍ക്കായി-ട്ടവരെ നിന്റെ 
വലമതില്‍ നിര്‍ത്തീട്ടാശ്വാസം 
ഹാ- നല്‍കുക നാഥാ! 


കുക്കിലിയോന്‍ 


പാപാകൃത്യം ക്ഷമിക്കപ്പെട്ടോൻ ഹാ- 
മറയ്ക്കപ്പെട്ടവനും ധന്യന്‍. 


മൌനിയതാമെന്നസ്ഥികള്‍ ജീര്‍ണ്ണിച്ചു ഹാ- 
ഞരങ്ങിയിരുന്നേൻ ദിനമെല്ലാം 


ബാറെക് മോര്‍. ശുബഹോ... മെന... 
എക്ബോ 
(ബ്ഹൌബയ്‌ വഹ്തോഹെ) 
എന്‍കടവും പാപവുമെല്ലാം 
സര്‍വ്വേശാ! നിന്തിരുമുമ്പി- 
ലേറ്റുപറ-ഞ്ഞര്‍ത്ഥിക്കു-ന്നേ-ന്‍ 
നാഥാ! കൃ-പ ചെയ്യണമെന്മേല്‍. 
സ്തൌമെന്‍... കുറിയേ... 
കോലോകള്‍ 
(ബ്റംശോക്രൊക്ക്‌) 
ഗിരിമേല്‍ സന്ധ്യയിലബ്രാ-ഹാം പ്രാ-ര്‍ത്ഥിച്ച-പ്പോ- 
ളുത്ത-രമരുളി സ്നേഹ-നിധി സന്ധ്യ-യിലെങ്ങളുമര്‍ത്ഥിക്കു- 
ന്നാഗതനായി കരുണാ-വാരിധി തുണചെയ്ക 
ഹാലേലുയ്യാ - ദയചെയ്യണമേ. ബാറെക്മോര്‍. 
ശുബഹോ... മെനഓാ... 





തിങ്കള്‍ സന്ധ്യ 


ആത്മാ-ഗാത്ര-മിവ ലോ-കെ സ്ഥി-തിചെയ്യു- 
മ്പോള്‍ കനിവ-വയിന്മേലാകാ-നായര്‍ത്ഥിച്ചീടുന്നവ പി-രിയും 
നേരമസാ-ദ്ധ്യം പാപ-ത്തെപ്രതി കേണീ-ടാന്‍ 
ഹാലേലുയ്യാ - ദയചെയ്യവമേല്‍ 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ! നിന്നെ ഞങ്ങള്‍ വിളിക്കു-ന്നാഗതനായി 
തുണയേകണമേ, പ്രാര്‍ത്ഥനകേട്ട്‌ ദയചൊരിയണമേ 


അന്തിയിലര്‍ക്ക പ്രഭ ഭൂവില്‍ നി-ന്നകലുന്നേരം 
സൃഷ്ടാ! നിന്നെ സ്തുതിപ്പാനെന്നെ ശോഭിതനാക്ക 
എന്‍പാദം മുന്‍ നിന്‍ വചനങ്ങള്‍, ദീപം പോലാ- 
യെന്‍ യാത്രയ്ക്കായ്‌ പ്രഭയേകട്ടെ, സൂര്യനുപകരം. 


സന്ധ്യാ നേര(അം)യാഗ-ത്തിനു പകരം സ്തോത്രം 
പ്രീതിയൊടര്‍ത്ഥനയും ബലിപോ-ലര്‍പ്പിപ്പി(ഈ)ന്‍ 
വദനം വചന(അം) നാവു(ഈ)മുള്ള(അ)വരെല്ലാരും 
മൂ-കം സൃഷ്ടി-ക്കായും പാടാന്‍ ബാ-ദ്ധ്യസ്ഥരഹോ 


സന്ധ്യയതെന്നെ-രാവിന്‍, യാമ-മദ്ധ്യേയാക്കി 
നാഥാ നീയെ-ന്നര്‍ക്കന്‍ നിന്നില്‍-ചരിച്ചീടും ഞാന്‍. 


മോറാനേശു മ്ശീഹാ! നിന്‍റെ കരുണയുടെ വാതില്‍ ഞങ്ങളുടെ മുഖ- 
ങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കര്‍ത്താവേ! ഞങ്ങള്‍ പാപികളാ- 
കുന്നു എന്നു ഞങ്ങള്‍ ഏറ്റു പറയുന്നു; ഞങ്ങളോടു കരുണയുണ്ടാക- 
ണമേ. കര്‍ത്താവേ! നിന്റെ മരണത്താല്‍ ഞങ്ങളുടെ മരണം 
മാഞ്ഞുപോകുവാനായിട്ട്‌ നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തു നിന്നു 
ഞങ്ങളുടെ അടുക്കലേക്ക്‌ നിന്നെ ഇറക്കിക്കൊണ്ടു വന്നു, ഞങ്ങളോടു 
കരുണയുണ്ടാകണമേ. 





തിങ്കള്‍ സൂത്താറാ 


തിങ്കള്‍ സൂത്താറാ 
കൌമാ 


കോലോകള്‍ 
(യാമൊദ്റഹമൈക്‌) 


കരുണക്കടലേ! ഞാൻ നോക്കും - ദേവാതനയാ! എന്‍ പാപം 
പെരുകി പിഴകള്‍ - വര്‍ദ്ധിച്ചയയയ്യോ 
കഴുകണമെന്നെ സോപ്പായാല്‍ - ഏകണമെന്‍ ബാഷ്പ്പാല്‍ വെണ്മ 
പിതൃസ്നേഹത്താല്‍ - യാചിക്കുന്നേന്‍ ഞാൻ 
ഹസിക്കരുതെ എന്നെ വൈരി - തേറും നരരില്‍ ദൂതന്മാര്‍ 
പ്രീതന്മാരായ്‌ - ചേര്‍ന്നിവ ചൊല്ലട്ടെ 
അനുതാപികളില്‍ തന്‍ വാതില്‍ - രാപകലിങ്ങു തുറന്നീടും 
ഹാലേലുയ്യാ - നാഥാ! സ്തുത്യന്‍ നീ. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


മൂല്യമിതാ തരണം തൈലം - വ്യാപാരിയൊടേവം പറയും 
പാപിനി തന്റെ - നാദം ബഹുമധുരം 
നല്‍കുക മേല്‍ത്തരമാം തൈലം - ഞാനതിലെന്‍ മിഴിനീര്‍ ചേര്‍ത്തി- 
ട്ടേകാത്മജനെ - അഭിഷേചിക്കട്ടെ 
പരിമളതൈലമിതാല്‍ ഞാനും - പാപവിമോചനമാര്‍ന്നിടുമെ- 
ന്നെന്‍ ദൈവത്തില്‍ - പ്രത്യാശിക്കുന്നേന്‍ 
അവള്‍ തൈലം വാങ്ങിച്ചെന്നാള്‍ - വിശ്വാസം ദര്‍ശിച്ചുടയോന്‍ 
ഹാലേലുയ്യാ - പാപക്ഷമ നല്‍കി. 

മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


കര്‍ത്താവേ! ദയ ചെയ്യേണം 
പരികര്‍മ്മങ്ങള്‍ കൈക്കൊള്‍ക 
ഭണ്ടാരത്തില്‍ നിന്നന്‍പും 
മോചനവുമരുളുക നാഥാ! 


പ്രാര്‍ത്ഥിപ്പാൻ നില്‍ക്കുന്നേരം 
ഏകാഗ്രമാക്കുക ചിത്തം 

നിയന്ത്രിതമാക്കുക മനനങ്ങള്‍ 
ഹൃദയത്തില്‍ നിര്‍ത്തുക ഭദ്രം. 


നിന്‍വദനം ധൂപപ്പാത്രം 
അധരങ്ങള്‍ പരിമളധൂപം 





തിങ്കള്‍ സൂത്താറാ 


ദൈവപ്രീതിക്കായ്‌ കര്‍മ്മം 
ചെയ്യും പരികര്‍മ്മി നാവും. 


പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കുന്നോനെ 
യാചനകള്‍ നല്‍കുന്നവനെ 
പ്രാർത്ഥനകേട്ടു നിരപ്പായി 
യാചനകള്‍ നല്‍കിടണമെ. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍ 
മസ്മൂര്‍ 91 
ബാറെക്മോര്‍, അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ 
നിഴലില്‍ മഹത്ത്വപ്പെടുന്നവനുമായ മനുഷ്യാ! 


ബാറെക്മോര്‍, നീ കർത്താവിനോട്‌ എന്റെ ശരണവും എന്റെ സങ്കേത 
സ്ഥലവും ഞാന്‍ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും നീയാകുന്നു എന്നു 
പറയുക. 


എന്തെന്നാല്‍ അവന്‍ വിരുദ്ധത്തിന്‍്റെ കെണിയില്‍ നിന്നും വ്യര്‍ത്ഥ 
സംസാരത്തില്‍ നിന്നും നിന്നെ രക്ഷിക്കും. 


അവന്‍ തന്റെ തൂവലുകള്‍ കൊണ്ട്‌ നിന്നെ രക്ഷിക്കും. അവന്റെ 
ചിറകുകളുടെ കീഴില്‍ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ 
ചുറ്റിലും ആയുധമായി രിക്കും. 


നീ രാത്രിയിലെ ഭയത്തില്‍ നിന്നും പകല്‍ പറക്കുന്ന അസ്ത്രത്തില്‍ 
നിന്നും ഇരുട്ടില്‍ സഞ്ചരിക്കുന്ന വചനത്തില്‍ നിന്നും ഉച്ചയില്‍ 
ഈതുന്ന കാറ്റില്‍ നിന്നും ഭയപ്പെടുകയില്ല. 


നിന്റെ ഒരു ഭാഗത്തുനിന്ന്‌ ആയിരങ്ങളും, നിന്റെ വലത്തുഭാഗത്ത്‌ 
നിന്ന്‌ പതിനായിരങ്ങളും വീഴും. 


അവര്‍ നിങ്കലേക്ക്‌ അടുക്കുകയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകള്‍- 
കൊണ്ടുതന്നെ കാണും. ദുഷ്ടന്മാര്‍ക്കുള്ള പ്രതിപകരത്തെ നീ കാണും. 


എന്തെന്നാല്‍ ഉയരങ്ങളില്‍ വാസസ്ഥലമാക്കിയ എന്റെ ശരണമായ 
കര്‍ത്താവ്‌ നീയാകുന്നു. 


ദോഷം നിന്നോടടുക്കുകയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തിനു സമീപിക്കു- 
കയുമില്ല. 

എന്തെന്നാല്‍ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിനായിട്ടു 
അവന്‍ തന്റെ മാലാഖമാരോട്‌ നിന്നെക്കുറിച്ച്‌ കല്‍പിക്കും. 





തിങ്കള്‍ സൂത്താറാ 


നിന്റെ കാലില്‍ നിനക്ക്‌ ഇടര്‍ച്ചയുണ്ടാകാതിരിപ്പാനായിട്ട്‌ അവര്‍ 
തങ്ങളുടെ ഭുജങ്ങളില്‍ നിന്നെ വഹിക്കും. 


ഗോര്‍സോ സര്‍പ്പത്തെയും, ഹര്‍മ്മോനോ സര്‍പ്പത്തെയും നീ ചവിട്ടും. 
സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. 


അവന്‍ എന്നെ അന്വേഷിച്ചതുകൊണ്ട്‌ ഞാന്‍ അവനെ രക്ഷിച്ചു 
ബലപ്പെടുത്തും. അവന്‍ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട്‌ എന്നെ 
വിളിക്കും. 

ഞാന്‍ അവനോട്‌ ഉത്തരം പറയും. ഞെരുക്കത്തില്‍ ഞാന്‍ അവനോട്‌ 
കൂടെ ഇരിക്കും. അവനെ ഞാന്‍ ബലപ്പെടുത്തുകയും ബഹുമാനി- 
ക്കുകയും ചെയ്യും. 

ദീര്‍ഘായുസ്സുകൊണ്ട്‌ ഞാന്‍ അവനെ തൃപ്തിപ്പെടുത്തും. എന്‍റെ രക്ഷ 
അവനെ ഞാന്‍ കാണിക്കുകയും ചെയ്യും. 


മസ്മൂര്‍ 121 
ഞാന്‍ പര്‍വ്വതത്തിലേക്ക്‌ എന്റെ കണ്ണുകളെ ഉയര്‍ത്തും. എന്റെ സഹാ- 
യക്കാരന്‍ എവിടെ നിന്നു വരും. 


എന്റെ സഹായം ആകാശവും, ഭൂമിയും സൃഷ്ടിച്ച കര്‍ത്താവിന്റെ 


സന്നിധിയില്‍ നിന്നാകുന്നു. 

അവന്‍ നിന്റെ കാല്‍ ഇളകുവാന്‍ സമ്മതിക്കുകയില്ല. നിന്റെ കാവല്‍- 
ക്കാരന്‍ ഉറക്കം തൂങ്ങുകയുമില്ല. 

എന്തെന്നാല്‍ ഇസ്രായേലിന്റെ കാവല്‍ക്കാരന്‍ ഉറക്കം തൂങ്ങുന്നുമില്ല, 
ഉറങ്ങുന്നുമില്ല. 

നിന്റെ കാവല്‍ക്കാരന്‍ കര്‍ത്താവാകുന്നു. കര്‍ത്താവ്‌ തന്റെ വലതും 
കൈകൊണ്ട്‌ നിനക്കു നിഴലിടും. 

പകല്‍ സൂര്യനെങ്കിലും, രാത്രിയില്‍ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവി- 
ക്കുകയില്ല. 

കര്‍ത്താവ്‌ സകല ദോഷങ്ങളില്‍ നിന്നും നിന്നെ കാത്തു കൊള്ളും. 
കര്‍ത്താവ്‌ നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. 


അവന്‍ നിന്റെ ഗമനത്തേയും നിന്റെ ആഗമനത്തേയും ഇതുമുതല്‍ 
എന്നേക്കും കാത്തുകൊള്ളും. ദൈവമെ! സ്തുതി നിനക്കു 
യോഗ്യമാകുന്നു. ബാറെക്മോര്‍. 





തിങ്കള്‍ സൂത്താറാ 


ശുബ്ഹോ... ഹാലേലുയ്യാ ഉ ഹാലേലുയ്യാ ഉ ഹാലേലുയ്യാ. 
മെനഓലം വാദാമൊല്‌ ഓലം ഒൽമ്മീനാമ്മീന്‍. 


മോര്‍ സേവേറിയോസിന്റെ അപേക്ഷ 


മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കര്‍ത്താവെ! നിന്റെ കരുണ- 
യിന്‍ ചിറകുകളുടെ നിഴലിന്‍കിഴില്‍ ഞങ്ങളെ മറച്ച്‌ ഞങ്ങളോട്‌ 
കരുണ ചെയ്യണമെ. 


സകലവും കേള്‍ക്കുന്നവനെ നിന്‍റെ കരുണയാല്‍ നിന്റെ ദാസരുടെ 
അപേക്ഷ നീ കേള്‍ക്കണമെ. 


മഹത്വമുള്ള രാജാവും, ഞങ്ങളുടെ രക്ഷകനുമായ മ്ശിഹാ! നിരപ്പു- 
നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങള്‍ക്കു നീ 
തരണമെ. 


ഞങ്ങളുടെ കണ്ണുകള്‍ നിന്റെ അടുക്കലേക്ക്‌ ഉയര്‍ത്തിയിരിക്കുന്നു. 
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച്‌ ഇഹവും പരവു- 
മായ രണ്ട്‌ ലോകങ്ങളിലും ഞങ്ങളോട്‌ കരുണ ചെയ്യണമെ. 


കര്‍ത്താവെ! നിന്റെ കരുണ ഞങ്ങളെ മറച്ച്‌ നിന്റെ കൃപ ഞങ്ങളുടെ 
മുമ്പില്‍ നില്‍ക്കണമെ. നിന്‍റെ സ്റീബാ ദുഷ്ടനില്‍ നിന്നും അവന്റെ 
സൈന്യങ്ങളില്‍ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെ. 


ഞങ്ങള്‍ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലതുകൈ 
ഞങ്ങളുടെ മേല്‍ ആവസി പ്പിക്കേണമെ. 


നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയില്‍ വാഴുമാറാകണമെ. നിന്നോട്‌ 
അപേക്ഷിക്കുന്ന ആത്മാക്കള്‍ക്ക്‌ ശരണവും രക്ഷയും നീ 
ഉണ്ടാക്കണമെ. 


നിന്നെ പ്രസവിച്ച മറിയാമിന്‍്റെയും, സകല പരിശുദ്ധന്മാരുടെയും 
പ്രാര്‍ത്ഥനയാല്‍ ദൈവമെ! ഞങ്ങളുടെ കടങ്ങള്‍ക്ക്‌ പരിഹാരമുണ്ടാക്കി 
ഞങ്ങളോട്‌ കരുണ ചെയ്യണമെ. 


ക്രോബേന്മാരുടെ സ്തുതിയുടെ കൌമാ 


കര്‍ത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്തു നിന്നും എന്നേക്കും 
വാഴ്ത്തപ്പെട്ടതാകുന്നു.: 


വിശുദ്ധിയും മഹത്ത്വവുമുള്ള ത്രിത്വമേ! ഞങ്ങളോടു കരുണ 
ചെയ്യണമേ. 





തിങ്കള്‍ സൂത്താറാ 


കര്‍ത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്തു നിന്നും എന്നേക്കും 
വാഴ്ത്തപ്പെട്ടതാകുന്നു.: 
വിശുദ്ധിയും മഹത്ത്വവുമുള്ള ത്രിത്വമേ! ഞങ്ങളോടു കരുണ 
ചെയ്യണമേ. 
കര്‍ത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്തു നിന്നും എന്നേക്കും 
വാഴ്ത്തപ്പെട്ടതാകുന്നു.: 
വിശുദ്ധിയും മഹത്ത്വവുമുള്ള ത്രിത്വമേ! കൃപയുണ്ടായി ഞങ്ങളോടു 
കരുണ ചെയ്യണമേ. 
നീ എന്നേക്കും വിശുദ്ധിയും മഹത്ത്വവുമുള്ളവനാകുന്നു. 
നീ എന്നേക്കും വിശുദ്ധിയും മഹത്ത്വവുമുള്ളവനാകുന്നു. 
നീ എന്നേക്കും വിശുദ്ധിയുള്ളവനും നിന്‍റെ തിരുനാമം - 

- വാഴ്ത്തപ്പെട്ടതും ആകുന്നു. 


ഞങ്ങളുടെ കര്‍ത്താവേ! നിനക്കു സ്തുതി! 
ഞങ്ങളുടെ കര്‍ത്താവേ! നിനക്കു സ്തുതി! 
ഞങ്ങളുടെ ശരണവുമേ! എന്നേയ്ക്കും നിനക്കു സ്തുതി! 
ബാറെക് മോര്‍. 


സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ... 


വിശ്വാസപ്രമാണം 


സര്‍വ്വശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും, 
കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും 
സൃഷ്ടാവായ സത്യേക ദൈവത്തില്‍ ഞങ്ങള്‍ വിശ്വസിക്കുന്നു. 


ദൈവത്തിന്റെ ഏകപുത്രനും സര്‍വ്വലോകങ്ങള്‍ക്കും മുമ്പെ 
പിതാവില്‍നിന്ന്‌ ജനിച്ചവനും പ്രകാശത്തില്‍ നിന്നുള്ള പ്രകാശവും 
സത്യദൈവത്തില്‍ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാ- 
ത്തവനും, സാരാംശത്തില്‍ പിതാവിനോട്‌ ഒന്നായിരിക്കുന്നവനും 
തന്നാല്‍ സകലവും നിര്‍മ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങള്‍ക്കും, 
ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വര്‍ഗ്ഗത്തില്‍ 
നിന്ന്‌ ഇറങ്ങി 4 4 4: പരിശുദ്ധ റൂഹായില്‍നിന്നും ദൈവമാതാവായ 
വിശുദ്ധ കന്യകമറിയാമില്‍ നിന്നും ശരീരിയായി തീര്‍ന്ന്‌ 
മനുഷ്യനായി പൊന്തിയോസ്‌ പീലാത്തോസിന്റെ ദിവസങ്ങളില്‍ 
ഞങ്ങള്‍ക്കുവേണ്ടി കുരിശില്‍ തറയ്ക്കപ്പെട്ട്‌ കഷടതയനുഭവിച്ച്‌ മരിച്ച്‌ 


15 





തിങ്കള്‍ സൂത്താറാ 


അടക്കപ്പെട്ട്‌ മൂന്നാം ദിവസം ഉയിര്‍ത്തെഴുന്നേറ്റ്‌ സ്വര്‍ഗ്ഗത്തിലേക്ക്‌ 
കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത്‌ ഇരുന്നവനും ജീവനുള്ള- 
വരെയും, മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ 
ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്‌ അവസാനമി- 
ല്ലാത്തവനുമായ യേശുമ്ശിഹായായ ഏക കർത്താവിലും ഞങ്ങള്‍ 
വിശ്വസിക്കുന്നു. 


സകലത്തെയും ജീവിപ്പിക്കുന്ന കര്‍ത്താവും, പിതാവില്‍ നിന്ന്‌ 
പുറപ്പെട്ട്‌ പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട്‌ സ്തുതി- 
ക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തിരം സംസാരി- 
ച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോ- 
ലികവും ശൈഹീകവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങള്‍ 
വിശ്വസിക്കുന്നു. 


പാപമോചനത്തിനു മാമൂദീസാ ഒന്നു മാത്രമേയുള്ളു എന്ന്‌ ഞങ്ങള്‍ 
ഏറ്റു പറഞ്ഞ്‌ മരിച്ചുപോയവരുടെ ഉയിര്‍പ്പിനും വരുവാനിരിക്കുന്ന 
ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങള്‍ നോക്കിപ്പാര്‍ക്കുന്നു. 
ആമ്മീന്‍. 


ധൂപപ്രാർത്ഥനകള്‍ 


ദൈവമാതാവ്‌ 


നിന്നാള്‍ സ്തുതിയൊടു രാജമകള്‍ ഹാ-ഹാ- 
നിന്‍ വലമായ്‌ രാജഭാമിനിയും 
നിന്നഴകരചന്‍ മോഹിപ്പാൻ ഹാ-ഹാ- 
നിന്‍ ജനമോര്‍ക്കായ്ക്കു പിതൃഗൃഹവും. 
ബാറെക് മോര്‍. ശുബഹോ.. മെന്‍ഓലം... 
എക്ബോ 
ഭക്തര്‍ പുകഴ്ചാ! ഭാജനമേ! 
നിന്നിലുദിച്ചോരേക സുതന്‍ 
തൃക്കരള്‍ ഞങ്ങളിലലിവാന്‍ തന്‍ 


പക്കലപേക്ഷയണയ്ക്കേണം. 
സ്തൌമെന്‍... കുറിയേ... 


കോലോകള്‍ 
മന്നമകള്‍ക്കായി ശ്ലാമ്മോ 
വന്നേകി ദൂതവരന്‍ 





തിങ്കള്‍ സൂത്താറാ 


നിന്നോടുകൂടെന്‍ നാഥന്‍ നി- 
ന്നില്‍ ത.ന്നുദയമതും. 
ബാറെക് മോര്‍. ശുബ്ഹോ... 
അഖില ജഗല്‍പതിയെ നായക: 
നായേറ്റി ഘോഷിച്ച 
ങ്ങതി ബഹുമാനിച്ചു മറിയാം 
വലുതാം പടവായ്‌ താന്‍. 


മൊറിയോ... 
(അല്ലെങ്കില്‍) 


ദൈവത്തിന്‍ മാതാ-മറിയാമിന്നും നിബിയ- 
ന്മാര്‍ക്കും ശ്ലീ-ഹന്മാ-ര്‍ക്കും നല്‍ സഹദേ-ന്മാര്‍ക്കും 
സഭയിന്‍ മക്കള്‍ക്കൊ-ക്കെയ്ക്കും കാലം തോറും 
എന്നേയ്ക്കും നല്ലോ-രോര്‍മ്മയതുണ്ടാ-കട്ടെ. 


ബാറെക് മോര്‍. ശുബ്ഹോ... 
തിരുവുള്ളത്താല്‍ ക-ന്യകയാം മറിയാ-മ്മിന്നുള്‍ 
ജാതനതായ്‌ ജാതി -ക്കാരെ വഴി നേ-രാക്കി 
രക്ഷിച്ചവള്‍ തന്നോ.-ര്‍മ്മക്കരന്നത്യം ചേര്‍ത്ത 
സുതനായ്‌ സ്തോത്രം പ്രാർത്ഥിക്കട്ടവള്‍ ഞ-ങ്ങള്‍ക്കായ്‌. 
മൊറിയോ... 


(അല്ലെങ്കില്‍) 


മറിയാമിന്നോര്‍മ്മ - വാഴ്വായ്‌ തീരണമേ 
അവളുടെ യാചനകള്‍ - കോട്ടയതാകട്ടെ. 
ബാറെക് മോര്‍. ശുബഹോ... 
ദൈവസുതന്‍ ജനനീ - കന്യകമറിയാമി- 
ന്നോയാര്‍ മുഴുവനിലും - പരിമളമേകുന്നു. 
മൊറിയോ... 


(അല്ലെങ്കില്‍) 


സ്വീകരണം നേടി - ദൈവത്തിന്‍ മാതാവാ- 
യിക്ഷിതി ശാപത്തെ - നീക്കിയ കന്യകയേ! 
ശാന്തിക്ഷേമങ്ങള്‍ - സഭയിലുമെങ്ങും വാണീ 
ടാനേകാത്മജനോ - ടഭ്യര്‍ത്ഥിക്കണമേ. 
ബാറെക് മോര്‍. ശുബഹോ... 
ക്രോബേസ്രാപ്പികള്‍തന്‍-സവിധം വിട്ടവതരണം 
ചെയ്താക്കന്യക തംന്നുദരേ വാണോനേ! 





തിങ്കള്‍ സൂത്താറാ 


ആദാമ്യരെ സാത്താന്‍-മൃതിയിവതന്നടിമയില്‍ നി- 
ന്േനേറ്റിടുവാന്‍ മെയ്യേ-ന്തിയ വീരാ സ്തോത്രം. 
മൊറിയോ 


ബോവൂസോ 
മോറാനേശു! കുരിശും നിന്‍ 
മാതൃജനപ്രാർത്ഥനയിവയാല്‍ 
അടികളെയും നിന്‍ കോപത്തിന്‍ 
വടികളേയും മായ്ച്ചീടേണം. 

(അല്ലെങ്കില്‍) 
നിര്‍ത്തീടരുതേ പരിശുദ്ധേ! 
ഞങ്ങള്‍ക്കായുള്ളര്‍ത്ഥനയെ 
ഞങ്ങളിലാര്‍ദ്രത തോന്നീടാന്‍ 
ഏകാത്മജനോടര്‍ത്ഥിക്ക. 


പരിശുദ്ധന്മാര്‍ 


നീതിമാന്‍ പനപോലെ തളിര്‍ത്തിടുമേ ഹാ- 
വളരുമവന്‍ ലെബനോന്‍ കാരകില്‍ പോല്‍ 
വൃദ്ധതയിലുമവര്‍ തളിരിട്ടു തഴച്ചിടുമേ - ഹാ- 
വര്‍ദ്ധിക്കുമവര്‍ക്കു തുഷ്ടി-പുഷ്ടികളും. 
ബാറെക് മോര്‍. ശുബഹോ... മെന്‍ഓലം... 
എക്ബോ 
ഒരുപോലിങ്ങും മോര്‍ ( 
ഉണ്ടമേലും നിന്നോര്‍മ്മ 
ഉതകണമേ നിന്‍ പ്രാര്‍ത്ഥന നിന്‍ 
ഓര്‍മ്മയെ ബഹുമാനിച്ചോര്‍ക്കായ്‌ 
സ്തൌമെന്‍... കുറിയേ... 


കോലോകള്‍ 
പ്രാർത്ഥനയിന്‍ സമയമിതല്ലോ മോര്‍ ( 
പതിവിന്‍പടി നിന്‍ കൂട്ടത്തലയായ്‌ പ്രാർത്ഥിക്ക 
ഇമ്പമെഴും നിന്‍ പാട്ടില്‍ ശ്രദ്ധിച്ചിടും നിന്‍ 
ആടുകളെ മൂശേപ്പോല്‍ തൃക്കൈ വാഴത്തേണം. 

ബാറെക് മോര്‍. ശുബ്ഹോ... 

നിന്നെ വരിച്ചൊരു താതന്നും മോര്‍ ( 
നിന്നോര്‍മ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം 





തിങ്കള്‍ സൂത്താറാ 


നിന്നെ മുടി ചൂടീടുന്ന റൂഹാ വന്ദ്യന്‍ 
നിന്‍ പ്രാര്‍ത്ഥന കൃപയോടെ ഞങ്ങള്‍ക്കെന്നും. 
മൊറിയോ... 
(അല്ലെങ്കില്‍) 
ഭാഗ്യം നിബിയര്‍ക്കും - ഭാഗ്യം ശ്ലീഹര്‍ക്കും 
ഭാഗ്യം സഹദേര്‍ക്കും - പുനരുത്ഥാനദിനേ. 
ബാറെക് മോര്‍. ശുബ്ഹോ... 
മ്ശിഹായെക്കാണ്മാന്‍-കാംക്ഷിച്ചൊരു സഹദേര്‍ 
വാളാല്‍ ചിറകുകള്‍-പൂണ്ടുന്നതപദമേറി. 
മൊറിയോ.. 
(അല്ലെങ്കില്‍) 
പാവന നിബിമാരേ! രാജ്യസുതശ്ലീഹന്മാരേ! 
അഭ്യര്‍ത്ഥിപ്പിന്‍ - ഭുവനക്ഷേമാര്‍ത്ഥം 
സമരം മായട്ടെ - കലഹം ശമമാര്‍ന്നീടട്ടെ 
സഭയും സുതരും - സ്തുതി പാടീടട്ടെ. 


ബാറെക് മോര്‍. ശുബ്ഹോ... 
നിര്‍മ്മലനിബി ശ്ലീഹാ - സഹദേന്മാരേ! നിങ്ങളുടെ 
മകുടം വാനില്‍ - ഭക്തജനം ഭൂവില്‍ 


മ്ശിഹാ തന്‍ സഭയില്‍ - ശക്തി വളര്‍ത്തിയ നിങ്ങളുടെ 
സ്മൃതി മാനിച്ചോ - നെങ്ങും ധന്യന്‍ താന്‍. 
മൊറിയൊ... 
ബോവൂസോ 
പരിശുദ്ധന്മാരേ! നിങ്ങള്‍ 
പ്രാര്‍ത്ഥിപ്പിന്‍ കര്‍ത്താവോടായ്‌ 
അടികളെയും തന്‍ കോപത്തിന്‍ 
വടികളെയും മായിച്ചീടാന്‍ 


ഹൂത്തോമോ 

(പട്ടക്കാരന്‍ കിഴക്കോട്ട്‌ തിരിഞു നിന്നുകൊണ്ട്‌ രഹസ്യമായി) 
ഞങ്ങളുടെ കര്‍ത്താവും നിത്യദൈവവുമെ! നിനക്കു സ്തുതി. 
ഞങ്ങളുടെ കര്‍ത്താവായ യേശുമ്ശിഹാ! നിന്റെ കൃപയാലും 
മഹാകരുണയാലും ഞങ്ങളുടെ പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കണമെ. 
ഞങ്ങളുടെ ശുശ്രൂഷകള്‍ അംഗീകരിക്കണമെ. ഞങ്ങളുടെ കര്‍ത്താവും 
നിത്യ ദൈവവുമേ! ഞങ്ങളുടെ സഹായത്തിന്‌ വന്നു ഞങ്ങള്‍ക്കും 
വിശ്വാസികളായ ഞങ്ങളുടെ പരേതര്‍ക്കും പാപപരിഹാരം 
നല്‍കുകയും ചെയ്യണമെ. 





തിങ്കള്‍ സൂത്താറാ 


കര്‍ത്താവേ! ഞങ്ങളുടെ ശുശ്രൂഷ നിനക്കു തൃപ്തികരവും ഞങ്ങളു- 
ടെ പ്രാര്‍ത്ഥനകള്‍ നിനക്കു ഹിതകരവും ഞങ്ങളുടെ അപേക്ഷകള്‍ 
നിനക്കു പ്രേരകവും, ഞങ്ങളുടെ യാചനകള്‍ നിനക്കു ബഹുമാന്യവും- 
മായിരിക്കണമെ. കര്‍ത്താവേ! നിന്റെ കരുണയും കൃപയും സഹായ- 
ങ്ങളും ദയയും നിന്റെ എല്ലാ ദൈവീക നല്‍വരങ്ങളിലും ഞങ്ങളുടെ 
ബലഹിീനതയിലും ഞങ്ങളുടെ വര്‍ഗ്ഗത്തിന്റെ അയോഗ്യതയിലും വന്നു 
വസിച്ച്‌ വര്‍ദ്ധിച്ച്‌ എന്നേക്കും നിലനില്‍ക്കുമാറാകണമേ. 
(പടിഞ്ഞാറോട്ട്‌ തിരിഞ്ഞു നിന്ന്‌ കൈമുത്തിച്ചുകൊണ്ടു ചൊല്ലുന്നു) 

മാലാഖമാര്‍ക്കു ബഹുമാനമുള്ളതും, പിശാചുക്കള്‍ക്കു ഭയങ്കരവും, 
സത്യവിശ്വാസികള്‍ക്കു ബലമുള്ള കോട്ടയും ആകുന്ന ദൈവപുത്രന്റെ 
വന്ദ്യ സ്തീബാ, രാത്രിയിലും, പകലിലും, സന്ധ്യയിലും, പ്രഭാത- 
ത്തിലും, മദ്ധ്യാഹ്നത്തിലും, എല്ലാ നാഴികയിലും, എല്ലാ സമയത്തും 
നമ്മോടുകൂടെയും നമ്മുടെ ഇടയിലും ഇരുന്ന്‌ നമ്മെ കാത്തുമറച്ചു- 
കൊള്ളുമാറാകട്ടെ. ദുഷ്ട മനുഷ്യരുടെ കഠിനകോപത്തില്‍ നിന്നും 
പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയില്‍ നിന്നും, 
ഉപ്ദ്രവമുള്ള അധികാരങ്ങളില്‍ നിന്നും ദയവില്ലാത്ത യജമാനന്മാ- 
രുടെ കൈകളില്‍ നിന്നും, രഹസ്യവും പരസ്യവുമായ ശത്രുക്കളില്‍ 
നിന്നും, ബലം ചെയ്യുന്ന കൈയ്യില്‍ നിന്നും, അന്യായമായ കാലില്‍ 
നിന്നും, സാത്താന്റെ കെണികളില്‍ നിന്നും, ആത്മാവിനെയും ശരീര- 
ത്തെയും നശിപ്പിക്കുന്ന ദുര്‍വികാരങ്ങളില്‍ നിന്നും, പാപത്തിന്റെ 
സകല ശക്തിയില്‍ നിന്നും നാം ഒഴിഞ്ഞു രക്ഷപ്പെട്ട്‌ വീണ്ടുകൊള്ള- 
പ്പെടുമാറാകട്ടെ. ആയതു കരുണയുള്ള മാതാവും, ജയം ധരിച്ചിരിക്കു- 
ന്നവളും, രണ്ടാമത്തെ സ്വര്‍ഗ്ഗവും, സത്യക്രിസ്ത്യാനികളുടെ 
പുകഴ്ചയും ആയിരിക്കുന്ന മാലിന്യമില്ലാത്ത വിശുദ്ധ കന്യകയായി 
ദൈവമാതാവായ മറിയാമിന്‍്റെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും 
തന്നെ. ബാറെക്മോര്‍. 


ജയകരവും, രക്ഷാകരവും, ജീവിപ്പിക്കുന്നതുമായ സ്റീബായുടെ 
വലിയ ശക്തിയാലും, നിബിയന്മാരുടെയും, ശ്ലീഹന്മാരുടെയും, 
സഹദേന്മാരുടെയും, മെദ്യാനന്മാരുടെയും, നീതിമാന്മാരുടെയും, 
ആചാര്യന്മാരുടെയും, വിശുദ്ധ പിതാക്കന്മാരുടെയും, സത്യ ഇടയന്മാ- 
രുടെയും, സ്തുതി ചൊവ്വാക്കപ്പെട്ട മല്‍പ്പാന്മാരുടെയും പ്രാർത്ഥന- 
കളാലും, വിശുദ്ധ സഭയിലെ മല്‍പ്പാന്മാരായ മോര്‍ അപ്രേമിന്റെയും, 
മോര്‍ യാക്കോബിന്റെയും, മോര്‍ ഇസഹാക്കിന്റെയും, മോര്‍ ബാലാ- 
യിയുടെയും, മോര്‍ ബര്‍സൌമായുടെയും പ്രാർത്ഥനകളാലും, മോര്‍ 
തോമ്മാശ്ലീഹായുടെയും, ശ്രേഷ്ഠനും ദൈവീക സഹദേന്മാരുടെ കിരീ- 


20 





തിങ്കള്‍ സൂത്താറാ 


ടവുമായ മോര്‍ ഗീവറുഗീസ്‌ സഹദായുടെയും, മോര്‍ ബഹനാമി- 
ന്റെയും, അവന്റെ സഹോദരിയായ സാറയുടെയും, അവന്റെ കൂട്ടു- 
കാരായ നാല്പതു സഹദേന്മാരുടെയും പ്രാർത്ഥനകളാലും, മോര്‍ 
യോഹന്നാന്‍ മാംദോനോയുടെയും, മോര്‍ സ്തേഫാനോസ്‌ ശെമ്മാശ- 
ന്റെയും പ്രാര്‍ത്ഥനകളാലും, നമ്മുടെ കര്‍ത്താവിനെ സ്നേഹിച്ചു 
തന്റെ കല്‍പനകളെ ആചരിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ സംഘം മുഴുവ- 
ന്റെയും പ്രാര്‍ത്ഥനകളാലും, ഞങ്ങളോടു കൂടെ (ഈ പ്രാര്‍ത്ഥനയെ) 
യോഗ്യമാം വിധം നിവര്‍ത്തിച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കന്മാരും, 
സഹോദരീസഹോദരങ്ങളും, ഗുരുക്കന്മാരുമാ-യുള്ളോരേ! ഇന്ന്‌ 
ഞങ്ങള്‍ക്കും നിങ്ങള്‍ക്കും അദ്ധ്യക്ഷനായിരിക്കുന്ന മോറാന്‍ മോര്‍ 
ഇഗ്നാത്തിയോസ്‌....്റെയും, ആബൂന്‍ മോര്‍ ബസേലിയോസ്‌...ന്റെയും, 
നമ്മുടെ മേല്‍പ്പട്ടക്കാരന്‍ ആബൂന്‍ മോര്‍ .....ന്‍്റെയും, പ്രാർത്ഥനകളാ- 
ലും നാം എന്നേക്കും കാത്തുകൊള്ളപ്പെടുകയും സംരക്ഷിക്കപ്പെടു- 
കയും ചെയ്യുമാറാകട്ടെ. ബാറെക്മോര്‍. 


ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കര്‍ത്താവിനാല്‍ നിങ്ങള്‍ എല്ലാവരും 
അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ (ശുശ്രൂഷയില്‍) 
ഞങ്ങളോടുകൂടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവം തമ്പുരാന്‍ 
വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കര്‍ത്താവ്‌ നിങ്ങ: 


ള്‍ക്കും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവര്‍ക്കും പാപപ- 
രിഹാരം നല്‍കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും- 
മായുള്ളോവേ! ബലഹിീിനവും കുറവുള്ളവയുമായ ഞങ്ങളുടെ 
പ്രാര്‍ത്ഥനകള്‍ ഉന്നതവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന്റെ 
മുമ്പാകെ കേള്‍ക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കിത്തീര്‍ക്ക- 
ണമേ. ആബോ വബ്റോ വ്റൂഹോ കാദീശോ. ഹോശോ... ആമ്മീന്‍. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍. 
ഞങ്ങളുടെ കര്‍ത്താവേ! ഞങ്ങളോടു കരുണ ചെയ്യണമെ. ഞങ്ങളുടെ 
കര്‍ത്താവേ! കൃപയുണ്ടായി ഞങ്ങളോടു കരുണ ചെയ്യണമെ. 
ഞങ്ങളുടെ കര്‍ത്താവേ! ഉത്തരമരുളിച്ചെയ്തു ഞങ്ങളോടു കരുണ 
ചെയ്യണമെ. ഞങ്ങളുടെ കര്‍ത്താവേ! നിനക്കു സ്തുതി. ഞങ്ങളുടെ 
കര്‍ത്താവേ! നിനക്കു സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ! 
നിനക്കു സ്തുതി. ബാറെക്മോർ. 
സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ... 
കൃപനിറഞ്ഞ മറിയമെ.. 


ചം മം ചും പം ചും പം ചം 
ലല ലമ ലമ ലല 





തിങ്കള്‍ രാത്രി 


തിങ്കള്‍ രാത്രി 
കൌമാ 


പ്രാരംഭ പ്രാര്‍ഥന 

ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവനായ കര്‍ത്താവേ! നിന്റെ ഉണര്‍വ്വിനെ 
സ്തുതിപ്പാനായിട്ട്‌ പാപമുഴുകലില്‍ നിന്ന്‌ ഞങ്ങളുടെ ഉറക്കത്തെ നീ 
ഉണര്‍ത്തണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ കരുണയെ 
വന്ദിപ്പാനായിട്ട്‌ മരണവും ക്ഷയവും ആകുന്ന നിദ്രയില്‍ നിന്ന്‌ ഞങ്ങ- 
ളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമെ. പിതാവും പുത്രനും പരിശുദ്ധ 
റൂഹായുമായുള്ളോവെ സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും നീ സ്തുതിക്ക- 
പെട്ടവനും വാഴ്ത്തപ്പെട്ടവനും ആകകൊണ്ട്‌ നിന്നെ സ്തുതിക്കുന്നവ- 
രായ സ്വര്‍ഗ്ഗീയ മാലാഖമാരുടെ മഹത്വമുള്ള വൃന്ദങ്ങളോടൊന്നിച്ച്‌ 
വിശുദ്ധിയോടുകൂടി ഇപ്പോഴും എല്ലാക്കാലത്തും എന്നേക്കും നിന്നെ 
സ്തുതിച്ച്‌ പുകഴ്ത്തുവാന്‍ ഞങ്ങളെ യോഗ്യരാക്കണമെ. ഹോശോ... 
ആമ്മീന്‍. 


മസ്മൂര്‍ 133, 118, 116 
ബാറെക്മോര്‍. രാത്രികാലങ്ങളില്‍ കര്‍ത്താവിന്റെ ഭവനത്തില്‍ 
നില്‍ക്കുന്നവരായി കര്‍ത്താവിന്റെ സകല ദാസന്മാരുമായുള്ളോരേ! 
നിങ്ങള്‍ കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. 


ബാറെക് മോര്‍. നിങ്ങള്‍ ശുദ്ധസ്ഥലത്തേക്ക്‌ നിങ്ങളുടെ കൈകളെ 
ഉയര്‍ത്തി കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. 


ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കര്‍ത്താവ്‌ സെഹിയോനില്‍ നിന്നു 
നിന്നെ അനുഗ്രഹിക്കും. 


കര്‍ത്താവേ! എന്റെ സ്തുതി നിന്റെ മുമ്പാകെ പ്രവേശിക്കട്ടെ. നിന്‍റെ 
വചനത്താല്‍ എന്നെ ജീവിപ്പിക്കണമേ. എന്റെ അപേക്ഷ നിന്റെ 
മുമ്പാകെ പ്രവേശിക്കട്ടെ. നിന്റെ വചനത്താല്‍ എന്നെ രക്ഷിക്കണമേ. 


എന്റെ നാവു നിന്റെ വചനത്തെ ഉച്ചരിക്കും. എന്തെന്നാല്‍ നിന്റെ 
കല്‍പനകളളെല്ലാം നീതിയോടു കൂടിയവയാകുന്നു. 


നീ നിന്റെ കല്‍പനകള്‍ എന്നെ പഠിപ്പിക്കുമ്പോള്‍ എന്റെ അധരങ്ങള്‍ 
നിന്റെ സ്തുതികള്‍ ഉച്ചരിക്കും. ഞാന്‍ നിന്റെ കല്‍പനകളില്‍ 
ഇഷ്ടപ്പെട്ടതിനാല്‍ നിന്റെ കൈ എന്നെ സഹായിക്കും. 


എന്റെ ആത്മാവു നിന്റെ രക്ഷക്കായിട്ടു കാത്തിരുന്നു. നിന്റെ വേദ- 
പ്രമാണത്തെ ഞാന്‍ ധ്യാനിച്ചു. 





തിങ്കള്‍ രാത്രി 


എന്റെ ആത്മാവു ജീവിച്ച്‌ നിന്നെ സ്തുതിക്കുകയും നിന്റെ ന്യായ- 
വിധി എന്നെ സഹായിക്കുകയും ചെയ്യും. 


കാണാതെപോയ ആടുപോലെ ഞാന്‍ തെറ്റിപ്പോയി. നിന്‍റെ ഭൃത്യനെ 
അന്വേഷിക്കണമെ. എന്തെന്നാല്‍ ഞാന്‍ നിന്റെ കല്‍പനകളെ മറന്നില്ല. 


സകല ജാതികളുമേ! കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. സകല ജനങ്ങളുമേ! 
അവനെ സ്തുതിപ്പിന്‍. എന്തെന്നാല്‍ അവന്റെ കൃപ നമ്മുടെമേല്‍ 
ബലപ്പെട്ടിരിക്കുന്നു. അവന്‍ സത്യമായിട്ട്‌ എന്നേക്കും കര്‍ത്താവാ- 
കുന്നു. ദൈവമേ സ്തുതി നിനക്കു യോഗ്യമാകുന്നു. 

ബാറെക് മോര്‍. ശുബ്ഹോ... മെന... 

എനിയോനോ 
(ആ ഈർ വാക്കീമൈന്‍) 

ആല-സ്യ നിദ്രയില്‍ നി-ന്നങ്ങേ സ്തോത്രം പാടീടാ- 
നെന്നെ-യുണര്‍ത്തണമെ - നാഥാ! സര്‍വ്വേശാ-സ്തോത്രം. 
ഉറങ്ങാതുണര്‍വ്വുള്ളോ-രൊപ്പം സ്തുതിയര്‍പ്പിപ്പാനാ- 
യുത്ഥി-തനായ്‌ ഞാനും - നരരില്‍ പ്രിയന്‍ നീയല്ലോ. 
നിശയില്‍ നിന്‍നാമ-മോര്‍ത്തേന്‍ സ്തോത്രമര്‍പ്പിപ്പാ- 
നുത്ഥിതനായ്‌ ഞാനും - നരരില്‍ പ്രിയന്‍ നീയല്ലോ. 


പ്രാര്‍ത്ഥ-ന കേട്ടുടനെ - ഉത്തരമേകും രക്ഷകനെ 
നിന്ന-ന്‍പാലെന്റെ _ പാപമശേഷം മോചിക്ക. 


അപ്പാ-പിനി പാപ-മുക്തയതായിത്തീര്‍ന്നതുപോല്‍ 
നാഥാ-എന്‍ പാപ-ക്കറകളെയെല്ലാം മായിക്ക. 
ബാറെക് മോര്‍. ശുബാഹോ... മെനഓാ... 


ഈറയര്‍ ദര്‍ശിപ്പാന്‍ - സാധ്യതയില്ലാത്തോ-നാദാം 
സുതരാ-ല്‍ ഘോഷിതനായ്‌ നാഥാ! സര്‍വ്വേശാ സ്തോത്രം. 
കുറിയേ... കുറിയേ... കുറിയേ... 


ഒന്നാം കൌമാ 
(ദൈവമാതാവിന്റെ) 
എക്ബോ 
(നെക്‌ ഈന്‍ ഗര്‍മയ്മെന്‍ കബ്റൊ) 
എന്നസ്ഥികള്‍ കബറീന്നാര്‍ക്കും-കന്യാ പുത്രന്‍ “ദൈവം' താന്‍ 
സംശയമുളവായാല്‍; സത്യ വിരോധി ഞാന്‍ 
ചിത്തത്തില്‍ സന്ദേഹിച്ചാല്‍ - നെസ്തോറൊപ്പം ഞാന്‍ നരകത്തില്‍. 


23 





തിങ്കള്‍ രാത്രി 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കർത്താവേ... 
ബറെക്‌ മോര്‍. സ്തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ - സെദറാ 


കോലോകള്‍ 
(യൊല്‍ദാസാലോഹോബ്സുല്‍ത്തോ) 
ദൈവ-ജനനി കന്യേ നിന്നോര്‍മ്മ വാഴ്വിന്നഹോ 
അടുത്തവരകന്നവര്‍ക്കെല്ലാം നീ-യുത്തരമരുളേണമെ 
രോഗികള്‍ക്കെല്ലാം - സൌഖ്യം നല്‍കണമെ 
മനം തകര്‍ന്നവര്‍ക്ക്‌ - ധൈര്യം നല്‍കണമെ 
സാത്താനാല്‍ പീഡിതരില്‍ നിന്നകറ്റണമവനെ നീ 
നിന്നര്‍ത്ഥനായാലെങ്ങള്‍ക്ക്‌ കരുണ ലഭിച്ചീടട്ടെ 
ഹാ- നിന്‍ പ്രാര്‍ത്ഥന തുണയാം. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 
ദാവീദു ദുഹിതെ! നിന്നെ ഞാനെന്തു വിളിക്കേണ്ടു 
ഏതൊരുനാമം നേരേണ്ടു അറിവില്ലെനിക്കേതും 
'കന്യക'യെന്നോ? ശിശു പാല്‍ നുകരുന്നു! 
'മാതാവെ'ന്നോ? കന്യാത്വം ഭദ്രം! 
അതിനാല്‍ 'ദൈവപ്രസവിത്രി' എന്നു വിളിക്കുന്നേന്‍ 
നിന്‍ പ്രസവേ സന്ദേഹിക്കും താര്‍ക്കികര്‍ ലജ്ജിക്കും 
ഹാ- പരിശോധകര്‍ ശപ്തര്‍. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(ബ്സുല്‍തൊദ്കുദ്ശോ) 
ശുദ്ധിമതിയെ നിന്നുടെ പ്രാര്‍ത്ഥന ഞങ്ങടെകൂടെ 
നിന്‍പ്രാർത്ഥനയെ നാഥന്‍ കേട്ടു പുണ്യം നല്‍കും. 


പാവന കന്യാ ചരിതം ചൊല്ലാനെന്നെ വിളിച്ചാള്‍ 
മോഹന ചരിതം കേള്‍പ്പാന്‍ കര്‍ണ്ണം നിര്‍മ്മലമാക്കാം. 
രണ്ടാംഗഗനം, വാനിന്നുടയോ-നവളില്‍ പാര്‍ത്തു 
ലോകത്തീന്നും കൂരിരുള്‍ നീക്കാനുദയം ചെയ്തു. 


എഏളിയവളായോള്‍ ദൈവകുമാരനു മാതാവായി 
പൊരിയും ലോകം ജീവിപ്പാനായ്‌ വിത്തം നല്കി. 
പിതൃ സവിധത്തീന്നേറിയ വിത്തവുമായൊരു നൌക 
നമ്മുടെ നിര്‍ദ്ധന സ്ഥാനത്തെത്തി, സമ്മാനിച്ചു. 


ഒമ്പതുമാസം നിന്നെ വഹിച്ച ജനനിയെയോര്‍ത്ത്‌ 
ക്രോധദണ്ഡീ ഞങ്ങളില്‍ നിന്നും നീക്കുക നാഥാ. 





തിങ്കള്‍ രാത്രി 


രണ്ടാം കൌമാ 
(പരിശുദ്ധന്മാരുടെ) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 
(ആത്തൂ൯ ഏനൂ൯) 
ഭൂപാലകരെ വിജയിച്ചാര്‍ - ധീരര്‍ ശൂരന്മാര്‍ നിങ്ങള്‍ 
ഘര്‍ഷിത വാളാലും - ശസ്ത്രത്താലുമല്ല 
ക്രൂശിന്‍ ശക്തിയതാല്‍ മാത്രം; പൈശാചികശക്തി ഹനിച്ചാര്‍. 


കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ - സെദറാ 


കോലോകള്‍ 

(ദ്കിര്‍ മൂശെറിശ്‌) 
പ്രവചന നിര്‍ദ്ധരി തലവനതായ്‌ സ്മര്‍ത്തവ്യൻ മോശ 
ശ്ലീഹര്‍ തലവന്‍ ശെമഓനും - പൌലൂസോ ശില്പി 
റോമാലിഖിതം - മൂലം നിര്‍ദ്ദേശം 
ബന്ധപ്പെടണം - സിദ്ധർ സ്മരണത്തില്‍ 
ഉത്തമഹൃത്തൊടെ ദൈവത്തെ സ്നേഹിച്ചോരത്രെ 
അവരര്‍ത്ഥനയാല്‍ കാരുണ്യം സംലബ്ദമാതാകും 
ഹാ- അവര്‍ പ്രാര്‍ത്ഥന തുണയാം. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


സത്യ പ്രഘോഷക യൂഹാനോന്‍ സ്തേഫാനോസും 
ശ്രേഷ്ഠന്‍ തേവോദോറോസും - ഗീവറുഗീസ്‌ സഹദാ 
സര്‍ഗീസ്‌, ബാക്കോസ്‌; ഉത്തമയോദ്ധാക്കള്‍ 
മോര്‍ കുറിയാക്കോസ്‌; മാതാ യൂലിത്തി 
ഉത്തമ മാതാ ശ്മൂനിയവള്‍ പുത്രന്മാരേഴും 
നാല്‍പതു സഹദേര്‍, പരിശുദ്ധന്‍ മോര്‍ ബഹനാന്‍ താ-നും 
ഹാ- അവര്‍ പ്രാര്‍ത്ഥന തുണയാം. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 
കര്‍ത്താവേ! കൃപ ചെയ്യണമേ - വത്സലര്‍തന്‍ പ്രാര്‍ത്ഥനയാലെ 
അവരര്‍ത്ഥനയാലെങ്ങള്‍ക്കും - വിഗതര്‍ക്കും പുണ്യം നല്‍ക. 


റൂഹായാലോതിയ നിബിയര്‍, വെളിപാടറിയിച്ചാ ശ്ലീഹ 
നിന്‍ സ്നേഹാല്‍ മൃതരാം സഹദേര്‍, പ്രാര്‍ത്ഥിക്കും ദയചെയ്യണമേ. 


25 





തിങ്കള്‍ രാത്രി 


പരിശുദ്ധന്മാരെ നിങ്ങള്‍ പ്രാര്‍ത്ഥിപ്പിന്‍ കര്‍ത്താവോടായ്‌ 
അടികളെയും തന്‍ കോപത്തിന്‍ - വടികളെയും മായിച്ചിടാന്‍. 


കര്‍ത്താവേ! കൃപ ചെയ്യണമേ - വത്സലര്‍തന്‍ പ്രാര്‍ത്ഥനയാലെ 
അവരര്‍ത്ഥനയാലെങ്ങള്‍ക്കും - വിഗതര്‍ക്കും പുണ്യം നല്‍ക. 


മൂന്നാം കൌമാ 
(അനുതാപം) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 
എക്ബോ 
(അല്‍ഹവ്തറഓബാറോയോ?) 

ശെമഓന്‍ വാതില്‍ക്കല്‍നിന്നു, സങ്കടമൊടു വിലപിച്ചേറ്റം 
വാതില്‍ തുറക്കേണമേ; താവക ശിഷ്യന്‍ ഞാന്‍ 
രാജ്യത്താക്കോലിന്‍ നഷ്ടാല്‍, ഭുവനം വിലപിക്കും വാനും. 


കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ - സെദറാ 


കോലോകള്‍ 
(ബ്‌ ലിലിയോ ന്കും) 
രാത്രിയിലുത്ഥിതരായ്‌ നമ്മള്‍ സ്തോത്രം പാടീടാം 
നാഥന്‍ വന്നീടുന്നെന്ന്‌ നിശയില്‍ ധ്വനിയുയരും 
വിമലര്‍ സിദ്ധർ; നിബിയര്‍ ശ്ലീഹന്മാര്‍ 
സഹദേന്മാരും; വരവേല്‍ക്കാന്‍ പോകും 
മോദം നിറയും മണിയറയില്‍ അവനൊത്തവര്‍ പൂകും 
ജീവന്‍ രാജ്യവുമവര്‍നേടും - സ്തുതിഗീതം പാടും 
ഹാ- നാഥാ! സ്തോത്രം തേ! 
ബാറെക് മോര്‍. ശുബഹോ... 


ദൈവത്തിന്നത്ഭുത സൃഷ്ടി - നിയമങ്ങളുമോര്‍ത്തു 
രാത്രിയിലുത്ഥിതനായ്‌ ദാവീദ്‌ സ്തോത്രം പാടീടാന്‍ 
ഉയരെ കണ്ടാ; ദ്യോവില്‍ മേവീടും 
ഗോളങ്ങളെയും; ഗതി ഭംഗിയുമെല്ലാം 
സൃഷ്ടിയിലാകെ നിശബ്ദതയും ശാന്തതയും കണ്ടാന്‍ 
അത്ഭുതസ്തബ്ദനായ്‌ നിന്നു - സ്തുതി ഗീതം പാടി 
ഹാ- അത്ഭുത കാഴ്ചകളാല്‍. 


മൊറിയോ... 





തിങ്കള്‍ രാത്രി 


മോര്‍ ബാലായിയുടെ ബോവൂസോ 
ദുഷ്ടന്മാരില്‍ കാരുണ്യം പൂണ്ടോനെ, 
കാരുണ്യം ചെയ്നിൻ ന്യായ തീര്‍പ്പിൻ നാള്‍. 


ദുഃഖം പൂണ്ടോര്‍ നിന്‍ വാതില്‍ മുട്ടുന്നു 
കാരുണ്യത്താല്‍ നല്‍കേണം യാചനയെ. 


സ്വര്‍ഗ്ഗസ്ഥന്‍ താതാ പ്രാര്‍ത്ഥിക്കുന്നടിയാര്‍ 
കൈക്കൊണ്ടിക്കര്‍മ്മം കാരുണ്യം ചെയ്ക. 


വാനോര്‍ ത൯ നാഥാ! മണ്മയരാശയുമെ 
കൈക്കൊണ്ടിക്കര്‍മ്മം കാരുണ്യം ചെയ്ക. 


ഹാലേ- ഹാലേ- ഹാലേ- ശുബഹോലോക്ക്‌ ആലോഹോദ്ര പ്രാവശ്യം) 
കരുണയുള്ള ദൈവമേ! നിന്‍റെ കരുണയാല്‍ ഞങ്ങളോടു കരുണ ചെയ്യണമേ. 


നാം ദൈവത്തിന്‍റെ മക്കളായി തീരുവാന്‍, ജീവിച്ചിരുന്നപ്പോള്‍ നമ്മെ 
പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ, കുര്‍ബാനകളിലും 
പ്രാര്‍ത്ഥനകളിലും നാം ഓര്‍ക്കണം. അഴിവില്ലാത്ത ലോകമായ 
സ്വര്‍ഗ്ഗരാജ്യത്തില്‍ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ 
ദൈവപുത്രന്‍ അവരെ ആശ്വസിപ്പിക്കട്ടെ. 
മൊറിയോ... 
മാവുര്‍ബോ 
മറിയാം പറഞ്ഞതെനത്തെന്നാല്‍, എന്റെ ദേഹി കര്‍ത്താവിനെ 
പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ്‌ എന്നെ ജീവിപ്പിക്കുന്നവനായ 
ദൈവത്തില്‍ സന്തോഷിച്ചു. എന്തെന്നാല്‍ അവന്‍ തന്റെ ദാസിയുടെ 
താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതുമുതല്‍ സകല 
വംശങ്ങളും എനിക്കു ഭാഗ്യം തരും. 


ഫ്ീത്തെന്നാല്‍ ശക്തിമാനും പരിശുദ്ധ നാമം ഉള്ളവനും ആയവന്‍ 
വലിയ കാര്യങ്ങള്‍ എങ്കല്‍ പ്രവര്‍ത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ 
അവനെ ഭയപ്പെടുന്നവരുടെമേല്‍ തലമുറകളായും വംശങ്ങളായും 
ഉണ്ടാകുന്നു. 

അവന്‍ തന്റെ ഭുജം കൊണ്ട്‌ ജയം ഉണ്ടാക്കി. തങ്ങളുടെ ഹൃദയ- 
വിചാരത്തില്‍ അഹകങ്കാരികളായവരെ ഛിന്നിച്ചു. അവന്‍ ബലവാ- 
ന്മാരെ സിംഹാസനങ്ങളില്‍നിന്ന്‌ മറിച്ചിടുകയും താഴ്മയുള്ളവരെ 
ഉയര്‍ത്തുകയും ചെയ്തു. 


അവന്‍ വിശപ്പുള്ളവരെ നന്മകള്‍കൊണ്ട്‌ സമ്പൂര്‍ണ്ണരാക്കുകയും 
സമ്പന്നന്മാരെ വ്യര്‍ത്ഥമായി അയക്കുകയും ചെയ്തു. അവന്‍ നമ്മുടെ 


27 





തിങ്കള്‍ രാത്രി 


പിതാക്കന്മാരോടും അബ്രാഹാമിനോടും അവന്റെ സന്തതിയോടും 
സംസാരിച്ചപ്രകാരം എന്നേക്കും തന്റെ കരുണയെ ഓര്‍ത്തുകൊണ്ട്‌ 
അവന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


മാവുര്‍ബോ ശീലുകള്‍ 


ദൈവത്തിനു മാതാവായിത്തീരുവാന്‍ യോഗ്യയായ ദാവീദുപുത്രി- 
യായ മറിയാമേ! നിനക്കു ഭാഗ്യം. ആദാമിനെയും അവന്റെ മക്കളായ 
സര്‍വ്വരേയും രക്ഷിക്കുകയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തവന്‍ 
നിന്നില്‍ നിന്നു ശരീരിയായിത്തീര്‍ന്നു. 


ദീര്‍ഘദര്‍ശികളും, ശ്ലീഹന്മാരും, സഹദേന്മാരും, നീതിമാന്മാരും, 
ആചാര്യന്മാരും സകല വിശുദ്ധന്മാരുമെ, നിങ്ങളുടെ പ്രാര്‍ത്ഥനയാല്‍ 
ഞങ്ങള്‍ എല്ലാവരും കരുണ പ്രാപിക്കുവാനായി മ്ശിഹായോടു 
നിങ്ങള്‍ അപേക്ഷിക്കുവിന്‍. 


മഹത്ത്വത്തിന്റെ രാജാവായ മ്ശിഹാ! നിന്‍റെ തിരുശരീരം ഭക്ഷിക്കു- 
കയും, തിരുരക്തം പാനം ചെയ്യുകയും നിന്നില്‍ ശരബണപ്പെട്ട്‌ നിദ്ര 
പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള വിശ്വാസികളായ പരേതര്‍ക്ക്‌ നിന്റെ 
കരുണയാല്‍ ആശ്വാസവും നല്ല ഓര്‍മ്മയും ഉണ്ടാകുമാറാകണമെ. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


മാലാഖമാരുടെ നാഥനായ ഞങ്ങളുടെ കര്‍ത്താവേ! ഞങ്ങളുടെ 
അപേക്ഷ കേട്ട്‌ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമെ. നിന്നെ 
പ്രസവിച്ച മാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും പ്രാര്‍ത്ഥനയാല്‍ 
ഞങ്ങളോടു കരുണയുണ്ടാകണമെ. ആമ്മീന്‍. 


മസ്മൂര്‍ 132 
സഹോദരന്മാര്‍ ഒരുമിച്ചു വസിക്കുന്നത്‌ എത്ര നന്മയും എത്ര സൌന്ദ- 
ര്യവുമാകുന്നു. 


അത്‌ അഹറോന്റെ തലയിലും അവന്റെ അങ്കിയുടെ മേല്‍ വീണു 
കിടക്കുന്ന അവന്റെ താടിയിലും ഒഴുകുന്ന അഭിഷേകതൈലം 
പോലെയും സെഹിയോന്‍ മലമേല്‍ പൊഴിയുന്ന ഹെര്‍മ്മോന്‍ 
മഞ്ഞുപോലെയും ആകുന്നു. 


എന്തെന്നാല്‍ അവിടെ കര്‍ത്താവ്‌ എന്നേക്കും അനുഗ്രഹത്തെയും 
ജീവനെയും കല്‍പ്പിച്ചു. ദൈവമേ! സ്തുതി നിനക്കു യോഗ്യമാകുന്നു. 
ബാറെക്‌ മോര്‍. 

ശുബഹോ... മെനഓാ... 


28 





തിങ്കള്‍ രാത്രി 


എനിയോനൊ 


ദൈവമാതാവിനു ഓര്‍മ്മയും അവളുടെ പ്രാര്‍ത്ഥനയാല്‍ നമുക്കു 
സഹായങ്ങളും ഉണ്ടാകട്ടെ. 


നീതിമാന്മാര്‍ക്കു ഓര്‍മ്മയും അവരുടെ പ്രാര്‍ത്ഥനയാല്‍ നമുക്കു 
സഹായങ്ങളും ഉണ്ടാകട്ടെ. 


ദീര്‍ഘദര്‍ശിമാരുടെയും, ശ്ലീഹന്മാരുടെയും, സഹദേന്മാരുടെയും 
പ്രാർത്ഥന നമുക്കു കോട്ടയായിരിക്കട്ടെ. 


കര്‍ത്താവേ! നിന്റെ സഹദേന്മാരുടെ തുറമുഖത്തിനും നിന്റെ 
സ്നേഹി തന്മാരുടെ കൂടാരങ്ങള്‍ക്കും ഞങ്ങളെ യോഗ്യരാക്കേണമേ. 


ദയാവാനും കരുണ നിറഞ്ഞവനുമേ! നിന്റെ ന്യായവിധിയുടെ ദിവസ- 
ത്തില്‍ ഞങ്ങളോടു കരുണ ചെയ്യേണമേ. 


തന്നെ വിളിക്കുന്ന പാപികള്‍ക്കു തന്റെ കരുണയെ വിരോധിക്കാത്ത- 
വന്‍ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ബാറെക്മോർ. ശുബഹോ... 


കര്‍ത്താവേ॥ വിശ്വസ്ത സഭയുടെ മക്കള്‍ക്കു നല്ല ഓര്‍മ്മയുണ്ടാകുമാ- 
റാകണമേ. മെനഓാ... 


നിന്റെ ശ്രേഷ്ഠത ഉദിക്കുന്ന ദിവസത്തില്‍ അവര്‍ നിന്റെ 
വലതുഭാഗത്ത്‌ നില്‍ക്കുമാറാകണമേ. 
വേറൊരു എനിയോനോ 


കന്യകയായ ദൈവമാതാവേ! എല്ലാക്കാലത്തും എല്ലാനേരത്തും 
നിനന്‍്റെപ്രാര്‍ത്ഥന ഞങ്ങള്‍ക്കു കോട്ടയായിരിക്കണമേ. 


കര്‍ത്താവേ! എല്ലാ നാഴികയിലും ഞങ്ങള്‍ക്കായി കെണികള്‍ 
വയ്ക്കുന്ന ദുഷ്ടനെ നിന്റെ പരിശുദ്ധന്മാരുടെ പ്രാര്‍ത്ഥനകളാല്‍ 
ഞങ്ങളില്‍ നിന്നു മായിച്ചുകളയണമേ. 


ഞങ്ങളുടെ കര്‍ത്താവായ യേശുമ്ശീഹാ! നിന്റെ സ്റീബാ ഞങ്ങള്‍ക്കു 
കോട്ടയായിരിക്കുകയും അതിനകത്ത്‌ ഞങ്ങള്‍ മറയ്ക്കപ്പെടുകയും 
ചെയ്യണമേ. 


ദൈവവചനമായ യേശുതമ്പുരാനേ! ജീവനോടിരിക്കുന്നവരെ നിന്റെ 
സ്റ്റീബായാല്‍ കാത്തുകൊള്ളുകയും മരിച്ചുപോയവരെ നിന്റെ 
കരുണയാല്‍ പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. 





തിങ്കള്‍ രാത്രി 


നാം ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും പിതാവിനെയും 
പുത്രനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു വന്ദിച്ചു 
മഹത്ത്വപ്പെടുത്തണം. 


ഏറ്റവും കരുണയുള്ളവനായ ഞങ്ങളുടെ ദൈവമേ! നീ 
എഴുന്നെള്ളുന്നതായ നിന്റെ വലിയ ദിവസത്തില്‍ നിന്റെ 
വലതുഭാഗത്തു ഞങ്ങളെ നിറുത്തണമെ. 


ഈ സമയത്ത്‌ നിനക്കു സ്തുതി പാടുവാന്‍ ഞങ്ങളെ നീ 
യോഗ്യരാക്കിയിരിക്കകൊണ്ട്‌ നിന്റെ രാജ്യം അനുഭവിപ്പാനും 
ഞങ്ങളെ യോഗ്യരാക്കണമേ. 


ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ കര്‍ത്താവേ! 
നിന്റെ കൃപ ഞങ്ങളുടെ മേല്‍ ഉണ്ടായി ഞങ്ങളുടെയും 
മരിച്ചുപോയവരുടെയും ആത്മാക്കളിന്മേല്‍ കരുണ ചെയ്യണമേ. 


കര്‍ത്താവേ! കൃപ ചെയ്തു സഹായിക്കണമേ. 
ഉറങ്ങിയവരെ! നിങ്ങള്‍ ഉണര്‍ന്നെഴുന്നേറ്റു സ്തുതിപ്പിന്‍. 


മസ്മൂര്‍ 148 
ആകാശത്തില്‍ നിന്നു കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. ഉന്നതങ്ങളില്‍ 
അവനെ സ്തുതിപ്പിന്‍. 


അവന്റെ സകല ദൂതന്മാരുമെ! അവനെ സ്തുതിപ്പിന്‍. അവന്റെ സകല 
സൈന്യങ്ങളുമെ! അവനെ സ്തുതിപ്പിന്‍. 


ആദിത്യ ചന്ദ്രന്മാരെ! അവനെ സ്തുതിപ്പിന്‍. പ്രകാശമുള്ള സകല 
നക്ഷത്രങ്ങളുമെ! അവനെ സ്തുതിപ്പിന്‍. 


ആകാശങ്ങളുടെ ആകാശവും ആകാശങ്ങള്‍ക്ക്‌ മീതെയുള്ള വെള്ളങ്ങ- 
ളുമായുള്ളോവെ! അവനെ സ്തുതിപ്പിന്‍. അവ കർത്താവിന്റെ നാമ- 
ത്തെ സ്തുതിക്കട്ടെ. 


എന്തെന്നാല്‍ അവന്‍ പറഞ്ഞു, അവ ഉണ്ടായി. അവന്‍ കല്‍പ്പിച്ചു, 
അവ സൃഷ്ടിക്കപ്പെട്ട. അവന്‍ അവയെ എന്നേക്കുമായി സ്ഥിരപ്പെ- 
ടുത്തി. അവന്‍ ഒരു നിയമത്തെ നിശ്ചയിച്ചു. അത്‌ അഴിയുന്നതുമല്ല. 


ഭൂമിയില്‍ നിന്നു മഹാസര്‍പ്പങ്ങളും, എല്ലാ ആഴങ്ങളും, അഗ്നിയും, 
കല്‍മഴയും, തല്‍ഗോയും, ഗ്ലീദോയും അവന്റെ വചനപ്രകാരം 
പ്രവര്‍ത്തിക്കുന്ന കാറ്റുകളും, കൊടുങ്കാറ്റുകളുമെ! കര്‍ത്താവിനെ 
സ്തുതിപ്പിന്‍. 





തിങ്കള്‍ രാത്രി 


പര്‍വതങ്ങളും, സകല കുന്നുകളും, ഫലവൃക്ഷങ്ങളും, സകല 
കാരികിലുകളും, സകല കന്നുകാലികളും, ഇഴജന്തുക്കളും, പക്ഷി- 
കളും, പറവകളുമെ! കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. 


ഭൂമിയിലെ രാജാക്കന്മാരും, സകല ജാതികളും, ഭൂമിയിലെ പ്രഭുക്ക- 
ന്മാരും, സകല ന്യായാധിപതിമാരും, ശിശുക്കളും, കന്യകമാരും, 
വൃദ്ധന്മാരും, യൌവനക്കാരുമായുള്ളോരെ! കര്‍ത്താവിനെ സ്തുതി- 
പിന്‍. ഇവര്‍ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. 


എന്തെന്നാല്‍ അവന്റെ നാമം മാത്രം വലിയതാകുന്നു, അവന്റെ 
മഹത്വം ഭൂമിയിലും ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്നു. അവന്‍ 
തന്റെ ജനത്തിന്റെ കൊമ്പിനെയും തന്റെ സകല നീതിമാന്മാര്‍ക്കും 
തന്റെ സ്വന്ത ജനമായ ഇസ്രയേല്‍ പുത്രന്മാര്‍ക്കും മഹത്വത്തെയും 
ഉയര്‍ത്തുന്നു. 

മസ്മൂര്‍ 149 
കര്‍ത്താവിന്‌ ഒരു പുതിയ പാട്ടും, നീതിമാന്മാരുടെ സഭയില്‍ 
അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേല്‍ തന്റെ സൃഷ്ടാവില്‍ 
സന്തോഷിക്കുകയും സെഹിയോന്റെ പുത്രന്മാര്‍ തങ്ങളുടെ രാജാവില്‍ 
ആനന്ദിക്കുകയും ചെയ്യട്ടെ. 
അവര്‍ തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവന്റെ നാമത്തെ 
സ്തുതിക്കുകയും, വീണകളാല്‍ അവന്‌ പാടുകയും ചെയ്യട്ടെ. 
എന്തെന്നാല്‍ കര്‍ത്താവ്‌ തന്റെ ജനത്തില്‍ ഇഷ്ടപ്പെടുന്നു. അവന്‍ 
ദരിദ്രന്മാര്‍ക്ക്‌ രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. 


നീതിമാന്മാര്‍ ബഹുമാനത്തില്‍ ബലപ്പെടും. അവര്‍ തങ്ങളുടെ 
കട്ടിലുകളിന്മേല്‍ അവനെ സ്തുതിക്കുകയും, തങ്ങളുടെ 
കണ്ഠങ്ങള്‍ക്കൊണ്ട്‌ ദൈവത്തെ മഹത്ത്വപ്പെടുത്തുകയും ചെയ്യും. 


പുറജാതികള്‍ക്ക്‌ പ്രതിക്രിയയും ജാതികള്‍ക്ക്‌ ശിക്ഷയും 
ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകള്‍കൊണ്ടും, 
അവരുടെ മാന്യന്മാരെ ഇരുമ്പു ചങ്ങലകൊണ്ടും ബസ്ധിപ്പാനും, 
എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെമേല്‍ നടത്തുവാനും, 
അവന്റെ സകല നീതിമാന്മാര്‍ക്കും മഹത്ത്വമുണ്ടാകുവാനുമായിട്ടു 
അവാരുടെ കൈകളില്‍ ഇരുമുനവാള്‍ ഉണ്ട്‌. 
മസ്മൂര്‍ 150 

കര്‍ത്താവിനെ അവന്റെ ശുദ്ധസ്ഥലത്ത്‌ സ്തുതിപ്പിന്‍. അവന്റെ 
ശക്തിയുടെ ആകാശത്തട്ടില്‍ അവനെ സ്തുതിപ്പിന്‍. 





തിങ്കള്‍ രാത്രി 


അവന്റെ വല്ലഭത്വത്തില്‍ അവനെ സ്തുതിപ്പിന്‍. അവന്റെ ശ്രേഷ്ഠത- 
യുടെ ബഹുത്വത്തില്‍ അവനെ സ്തുതിപ്പിന്‍. കൊമ്പിന്റെ ശബ്ദത്താല്‍ 
അവനെ സ്തുതിപ്പിന്‍. തമ്പുരുകളാലും, വീണകളാലും അവനെ 
സ്തുതിപ്പിന്‍. 

തപ്പുകളാലും, ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പിന്‍. രസമുള്ള 
കമ്പികളാല്‍ അവനെ സ്തുതിപ്പിന്‍. നാദമുള്ള കൈത്താളങ്ങളാല്‍ 
അവനെ സ്തുതിപ്പിന്‍. ശബ്ദത്താലും, ആര്‍പ്പുവിളികളാലും അവനെ 
സ്തുതിപ്പിന്‍. എല്ലാ ശ്വാസവും കര്‍ത്താവിനെ സ്തുതിക്കട്ടെ. 


സകല ജാതികളുമെ! കര്‍ത്താവിനെ സ്തുതിപ്പിന്‍. സകല ജനങ്ങ 
ളുമെ! അവനെ സ്തുതിപ്പിന്‍. എന്തെന്നാല്‍ അവന്റെ കൃപ നമ്മുടെ 
മേല്‍ ബലപ്പെട്ടിരിക്കുന്നു. അവന്‍ സത്യമായിട്ട്‌ എന്നേക്കും കര്‍ത്താ- 
വാകുന്നു. ദൈവമെ! സ്തുതി നിനക്കു യോഗ്യമാകുന്നു. ബാറെക്മോര്‍. 

ശുബഹോ... മെനഓാ... 


ത്രിത്വത്തിനു സ്തുതി, ത്രിത്വത്തിനു സ്തുതി, ത്രിത്വത്തിനു സ്തുതി, 
സ്തുതിക്കപ്പെട്ടതും ഉണ്മയായതും ആദിയും അന്തവുമില്ലാത്തതുമായ 
ത്രിത്വത്തെ ഞങ്ങള്‍ സ്തുതിക്കുന്നു. ദൈവമേ! എല്ലാ നേരത്തും 
സ്തുതി നിനക്കു യോഗ്യമാകുന്നു. ബാറെക്മോർ. 


കുക്കിലിയോന്‍ 


നീതിമാന്‍ പനപോലെ തളിര്‍ത്തിടുമേ ഹാ- 
ഒരുപോലിങ്ങും... 
കോലോകള്‍ 
(ലൊക്‌ യെഹ്‌ ബോ ഈത്തോ) 


നാഥന്‍ നല്‍കിയ സൌഭാഗ്യം നിങ്കല്‍ നിലനില്‍ക്കും 
നശ്വരലോകം വര്‍ജ്ജിച്ചോന്‍ ധന്യന്‍ 
മ്ശീഹാ സ്നേഹം; പ്രാപിച്ചോന്‍ ധന്യന്‍ 
രാജ്യവുമക്ഷയ ജീവിതവും പ്രാപിക്കുക നീയെ- 
ന്നുടയോനരുളും തിരു നിനദം കേള്‍ക്കും നീ ധന്യന്‍ 
ഹാ- നിന്‍ പ്രാര്‍ത്ഥന തുണയാം. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


സൌഗന്ധികമാം വസ്തുക്കളെല്ലാറ്റേക്കാളും 
മോര്‍ (......) നിന്‍ സ്മരണ ദേവേശനു പ്രിയം 
വൃതപാലനവും - പ്രാര്‍ത്ഥനയുപവാസ- 





തിങ്കള്‍ രാത്രി 


ചര്യകള്‍ ഭാരം; നിന്‍ തനു പേറുന്നു! 
വാനവരാഗതരായ്‌ നിന്നെ സാദരമെതിരേല്‍ക്കും 
മഹിമാ ദായക മ്ശിഹായില്‍ - അവരൊത്താമോദിക്കും 
ഹാ- നിന്‍ പ്രാര്‍ത്ഥന തുണയാം. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ! നിന്നെ ഞങ്ങള്‍ വിളിക്കു-ന്നാഗതനായി 
തുണയേകണമേ, പ്രാർത്ഥനകേട്ട്‌ ദയചൊരിയണമേ 


ദൈവത്വത്തിന്നത്ഭുതമോര്‍ത്ത്‌ സ്തോത്രം പാടാ- 
നുത്ഥിത്ഥനായി ദാവീദരചന്‍ രാമദ്ധ്യത്തില്‍ 
വിജ്ഞന്‍ നീയും നിശമമദ്ധ്യത്തിലുത്ഥിതനായി 
ദാവീദിന്‍ സങ്കിര്‍ത്തനമോതി സ്തുതി പാടിടുക. 


സ്നേഹിക്കുന്നോര്‍ക്കങ്ങെന്നേക്കും പ്രഭയാണല്ലോ 
നിന്‍ ദയകാണാനെന്‍ നയനങ്ങള്‍ ശോഭിപ്പിക്ക 
ഇദ്ധര പാതകളപകട നിര്‍ഭരമാണെന്നാലും 
പ്രഭയാമങ്ങില്‍ നിര്‍ഭയചാരിക്കപകടമില്ല. 


ഉത്തരമരുള്‍ക അരുള്‍ക ദേവാ - കനിയണമെന്മേല്‍ 
അനുതാപത്തിനു - മാനുഷഹൃദയം - തിരിപ്പിക്കണമെ. 


മാലാഖമാരുടെ സ്തുതിപ്പ്‌ 


അത്യുന്നതങ്ങളില്‍ സ്വര്‍ഗ്ഗീയ മാലാഖമാരും, പ്രധാന മാലാഖമാരും 
സ്തുതിക്കുന്നതുപോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും 
സ്തുതിച്ചു പറയുന്നു. 

എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളില്‍ ദൈവത്തിന്നു 
സ്തുതിയും ഭൂമിയില്‍ സമാധാനവും നിരപ്പും മനുഷ്യമക്കള്‍ക്കു നല്ല 
ശരണവുമുണ്ടായിരിക്കട്ടെ. 


ഞങ്ങള്‍ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും 
ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്കു ഞങ്ങള്‍ കരേറ്റുന്നു. 


സര്‍വ്വശക്തിയുള്ള പിതാവായ ദൈവവും, സ്വര്‍ഗ്ഗീയ രാജാവും, 
സൃഷ്ടാവുമായ കര്‍ത്താവേ! നിന്നെയും യേശുമശിഹാ ആയ ഏക 
പുത്രനായിരിക്കുന്ന ദൈവമായ കര്‍ത്താവേ! പരിശുദ്ധ റൂഹായോടു- 
കൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങള്‍ 
സ്തോത്രം ചെയ്യുന്നു. 





തിങ്കള്‍ രാത്രി 


പിതാവിന്റെ പുത്രനും, വചനവും ലോകത്തിന്റെ പാപത്തെ 
വഹിക്കുന്നവനും, വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ 
ദൈവമായ കര്‍ത്താവേ! ഞങ്ങളോടു കരുണ ചെയ്യണമേ. 


ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്റെ 
പിതാവിന്റെ വലതുഭാഗത്ത്‌ മഹത്ത്വത്തോടുകൂടി ഇരിക്കുന്നവനുമാ- 
യുള്ളോവേ! നിന്റെ ചെവി പചായിച്ച്‌ ഞങ്ങളുടെ അപേക്ഷ 
കൈക്കൊണ്ട്‌ ദയ തോന്നി ഞങ്ങളോട്‌ കരുണ ചെയ്യണമെ. 


എന്തെന്നാല്‍ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ 
മഹത്ത്വത്തിന്‌ പരിശുദ്ധ റൂഹായോടുകൂടെ യേശുമശിഹായായ നീ 
മാത്രം കര്‍ത്താവാകുന്നു. ആമ്മീന്‍. 


എല്ലാക്കാലത്തും ഞങ്ങള്‍ ജീവനോടെയിരിക്കുന്ന ദിവസങ്ങളൊ- 
ക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും, 
നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കു- 
കയും ചെയ്യും. 


ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സര്‍വ്വശക്തിയുള്ള 
കര്‍ത്താവേ! നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം 
മഹത്ത്വമുള്ളതും നീ എന്നേക്കും മഹത്ത്വങ്ങളില്‍ പ്രാഭാവമുള്ള- 
വനുമാകുന്നു. 


സ്തുതി നിനക്കു യോഗ്യമാകുന്നു. മഹത്ത്വം നിനക്കു യുക്തമാകുന്നു. 
സകലത്തിന്റെയും ദൈവവും, സത്യത്തിന്റെ പിതാവുമായവനെ! 
നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച 
ചേര്‍ച്ചയാകുന്നു. അതു ഇപ്പോഴും എല്ലാ സമയത്തും എന്നേയ്ക്കും 
ഉണ്ടായിരിക്കട്ടെ. ആമ്മീന്‍. 


മോറാനേശുമ്ശിഹാ! ... (പേജ്‌ 10) 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





തിങ്കള്‍ പ്രഭാതം 


തിങ്കള്‍ പ്രഭാതം 
കൌമാ 


പ്രാരംഭ പ്രാര്‍ഥന 


പ്രഭാതത്തിന്റെ സൃഷ്ടാവും അന്ധകാരത്തെ ദൂരീകരിക്കുന്നവനും 
സൃഷ്ടികളെ പ്രകാശിപ്പിച്ച്‌ ആനന്ദിപ്പിക്കുന്നവനുമായ കര്‍ത്താവേ, 
പരിപാകതയുള്ള നടപടികളെ ഞങ്ങളില്‍ നിര്‍മ്മിക്കണമേ. പാപമാ- 
കുന്ന അന്ധകാരത്തെ മുഴുവനും ഞങ്ങളില്‍നിന്ന്‌ നീക്കിക്കളയണമെ. 
നിന്റെ കൃപയുടെ സ്തുത്യകിരണങ്ങളാല്‍ ഞങ്ങളെ നീ പ്രശോഭിപ്പി- 
ച്ചു ആനന്ദിപ്പിക്കണമേ. മോറന്‍ വാലോഹാന്‍... ആമ്മീന്‍. 


മസ്മൂര്‍ 51 
ദൈവമെ! നിന്റെ കൃപയിന്‍പ്രകാരം എന്നോടു കരുണ ചെയ്യണമെ. 


നിന്റെ കരുണയുടെ ബഹുത്വത്തിന്‍പ്രകാരം എന്റെ പാപങ്ങളെ 
മായിച്ചുകളയണമെ. 


എന്റെ അന്യായത്തില്‍ നിന്ന്‌ എന്നെ നന്നായി കഴുകി എന്റെ 
പാപങ്ങളില്‍ നിന്ന്‌ എന്നെ വെടിപ്പാക്കണമെ. എന്തെന്നാല്‍ എന്റെ 
അതിക്രമങ്ങള്‍ ഞാന്‍ അറിയുന്നു. എന്റെ പാപങ്ങള്‍ എപ്പോഴും 


എന്റെ നേരെ ഇരിക്കുന്നു. 


നിനക്കു വിരോധമായിതന്നെ ഞാന്‍ പാപം ചെയ്തു. നിന്റെ 
തിരുമുമ്പില്‍ തിന്മകള്‍ ഞാന്‍ ചെയ്തു. എന്നാല്‍ നിന്റെ വചനത്തില്‍ 
നീ നിതികരിക്കപ്പെടുകയും നിന്‍റെ ന്യായവിധികളില്‍ നീ ജയിക്കു- 
കയും ചെയ്യും. എന്തെന്നാല്‍ അന്യായത്തില്‍ ഞാന്‍ ഉത്ഭവിച്ചു. 
പാപങ്ങളില്‍ എന്റെ മാതാവ്‌ എന്നെ ഗര്‍ഭം ധരിക്കുകയും ചെയ്തു. 


എന്നാല്‍ നീതിയില്‍ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്‍റെ രഹസ്യങ്ങള്‍ 
എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാകൊണ്ട്‌ എന്റെ മേല്‍ നീ 
തളിക്കണമെ. ഞാന്‍ വെടിപ്പാക്കപ്പെടും. അതിനാല്‍ എന്നെ നീ വെണ്മ- 
യാക്കണമെ. ഉറച്ച മഞ്ഞിനേക്കാള്‍ ഞാന്‍ വെണ്മയാകും. 


നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട്‌ എന്നെ തൃപ്തിയാക്കണമെ. 
ക്ഷിണതയുള്ള എന്റെ അസ്ഥികള്‍ സന്തോഷിക്കും. എന്റെ പാപങ്ങ- 
ളില്‍ നിന്ന്‌ നിന്‍റെ മുഖം തിരിച്ച്‌ എന്റെ അതിക്രമങ്ങള്‍ ഒക്കെയും 
മായിച്ചുകളയണമെ. 


ദൈവമെ! വെടിപ്പുള്ള ഹൃദയം എന്നില്‍ സൃഷ്ടിക്കണമെ. സ്ഥിരതയുള്ള 
നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളില്‍ പുതുതാക്കണമെ. നിന്റെ 


35 





തിങ്കള്‍ പ്രഭാതം 


തിരുമുമ്പില്‍ നിന്ന്‌ എന്നെ തള്ളിക്കളയരുതെ. നിന്റെ പരിശുദ്ധാത്മാ- 
വിനെ എന്നില്‍ നിന്ന്‌ എടുക്കുകയും അരുതെ. 


എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക്‌ തിരിച്ചുതരേണമെ. 
മഹത്വമുള്ള നിന്റെ ആത്മാവ്‌ എന്നെ താങ്ങുമാറാകണമെ. അപ്പോള്‍ 
ഞാന്‍ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികള്‍ 
നിങ്കലേക്ക്‌ തിരിയുകയും ചെയ്യും. 


എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമെ! രക്തപാതകത്തില്‍ നിന്ന്‌ 
എന്നെ രക്ഷിക്കണമെ. എന്റെ നാവ്‌ നിന്റെ നീതിയെ സ്തുതിക്കും. 
കര്‍ത്താവെ! എന്റെ അധരങ്ങള്‍ എനിക്ക്‌ തുറക്കണമെ. എന്റെ വായ്‌ 
നിന്‍റെ സ്തുതികളെ പാടും. 

എന്തെന്നാല്‍ ബലികളില്‍ നി തിരുമനസ്സായില്ല. ഹോമബലികളില്‍ നീ 
നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികള്‍ താഴ്മയുള്ള ആത്മാവാ- 
കുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. 


നിന്റെ ഇഷ്ടത്താല്‍ സെഹിയോനോട്‌ നന്മ ചെയ്യണമെ. ഈര്‍ശ്ശേമിന്‍്റെ 
മതിലുകളെ പണിയണമെ. അപ്പോള്‍ നീതിയോടുകൂടിയ ബലികളിലും 
ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോള്‍ നിന്റെ ബലിപീഠത്തിന്‍- 
മേല്‍ കാളകള്‍ ബലിയായി കരേറും. ദൈവമെ! സ്തുതി നിനക്ക്‌ 
യോഗ്യമാകുന്നു. ബാറെക്മോര്‍. 

ശുബഹോ... മെന്‍ഓലം... 


കരുണയുള്ള ദൈവമേ! നിന്റെ കരുണയാല്‍ ഞങ്ങളോടു കരുണ 
ചെയ്യണമെ. മൊറിയോ... 

മസ്മൂര്‍ 63 
എന്റെ ദൈവമേ! നി എന്റെ ദൈവമാകുന്നു. ഞാന്‍ നിനക്കായിട്ടു 
കാത്തിരിക്കും. 


ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ- 
പ്പോലെ എന്റെ ആത്മാവ്‌ നിന്നെക്കുറിച്ച്‌ ദാഹിച്ചിരിക്കുന്നു. എന്റെ 
ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. 


നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണാന്‍ ഇപ്രകാരം സത്യമാ- 
യിട്ട്‌ ഞാന്‍ നിന്നെ നോക്കി. 


എന്തെന്നാല്‍ നിന്റെ കരുണ ജീവനേക്കാള്‍ നല്ലതാകുന്നു. എന്റെ 
അധരങ്ങള്‍ നിന്നെ സ്തുതിക്കും. 





തിങ്കള്‍ പ്രഭാതം 


ഞാന്‍ ജീവനോടെയിരിക്കുമ്പോള്‍ ഇപ്രകാരം ഞാന്‍ നിന്നെ വാഴ്ത്തു- 
കയും നിന്റെ നാമത്തില്‍ ഞാന്‍ എന്റെ കൈകള്‍ ഉയര്‍ത്തുകയും 
ചെയ്യും. 

എന്റെ ആത്മാവ്‌ കൊഴുപ്പും മേദസും കൊണ്ടെന്ന പോലെ പുഷ്ടി- 
യാകും. എന്റെ വായ്‌ സ്തുതിയുള്ള അധരങ്ങള്‍കൊണ്ട്‌ നിന്നെ 
മഹത്ചപ്പെടുത്തുകയും ചെയ്യും. 


എന്റെ കിടക്കയിന്മേല്‍ ഞാന്‍ നിന്നെ ഓര്‍ത്തു. രാത്രികാലങ്ങളില്‍ 
ഞാന്‍ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. 


എന്തെന്നാല്‍ നീ എനിക്കു സഹായക്കാരനായിത്തിര്‍ന്നു. നിന്റെ 
ചിറകുകളുടെ നിഴലില്‍ ഞാന്‍ മറയ്ക്കപ്പെടും. 


എന്റെ ആത്മാവ്‌ നിന്നെ പിന്‍തുടര്‍ന്നു. നിന്റെ വലതുകെ എന്നെ 
താങ്ങുകയും ചെയ്തു. 

എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിക്കുന്നവര്‍ ഭൂമിയുടെ 
ആഴങ്ങളിലേക്ക്‌ പ്രവേശിക്കും. 


അവര്‍ വാളിനു ഏല്‍പ്പിക്കപ്പെടുകയും കുറുനരികള്‍ക്ക്‌ ഭക്ഷണമാ- 
യിത്തീരുകയും ചെയ്യും; രാജാവു ദൈവത്തില്‍ സന്തോഷിക്കും. 


അവനെക്കൊണ്ട്‌ ആണയിടുന്ന ഏവനും പുകഴ്ചയുണ്ടാകും. 
എന്തെന്നാല്‍ അസത്യം പറയുന്നവരുടെ വായ്‌ അടയ്ക്കപ്പെടും. 


ദൈവമേ! സ്തുതി നിനക്കു യോഗ്യമാകുന്നു. ബാറെക്മോര്‍. 


ശുബ്ഹോ... മെന്‍ഓലം... 


എനിയോനോ 
(ല്‌ വോസോക്‌ കദ്മേസ്‌) 


സ്വര്‍ഗ്ഗ-സ്ഥന്‍ രാജാ - തിരു സിംഹാസന മുമ്പില്‍ ഞാ- 
നാരാധിക്കുന്നേൻ - എന്‍പിഴയെല്ലാം നീ-ക്ക-ണമേ. 


അന്‍പേറുമുത്തമനെ - നിന്‍ ദയയോടര്‍ത്ഥിക്കുന്നേൻ 
യാചി-ക്കുന്നടിയാന്‍ - എന്‍ പിഴജയെല്ലാം നീ-ക്ക-ണമേ 


പ്രഭയിന്‍ സുതപ്രഭയേ - പ്രഭയില്‍ വാസം ചെയ്വോനെ 
കൂരി-രുളേല്‍ക്കാത്ത - ശോഭയ്ക്കർഹതയേ-ക-ണമേ 


ധരനിന്‍ പ്രഭകണ്ടാള്‍ - ദുഃഖിതയാമോദിച്ചേറ്റം 
ധരണീ സുതരോപ്പം - നിത്യ സ്തുതി പാടി-ടു-ന്നു 





തിങ്കള്‍ പ്രഭാതം 


പാപം ചെയ്തടിയാന്‍ - പ്രതികാരം നീ ചെയ്തില്ലെന്‍ 
താപം കൈക്കൊണ്ട്‌ - ദയയാലെന്‍ പിഴ നീ-ക്ക-ണമെ 


തിരുതനുരുധിരങ്ങള്‍ - മൂലമെന്‍പിഴ മായിച്ചു 
ഉത്ഥാനകനെ നീ - ശീയോളില്‍ വെടിയ-രുതെ-ന്നെ. ബാറെക്മോർ 


ശുബഹോ... മെനഓാ... 


ഭൂവില്‍ സ്വര്‍ഗ്ഗത്തില്‍ - നിന്‍ സ്തുതി! നാഥാ സ്തോത്രം തെ! 
വാനോര്‍ ഭൌമികരും - തിരുനാമസ്തുതി പാ-ടു-ന്നു. ആമ്മീന്‍. 


മസ്മൂര്‍ 113 


പ്രകാശത്തിന്റെ സൃഷ്ടാവിനു സ്തുതി! കര്‍ത്താവിന്റെ ഭൃത്യന്മാരേ! 
സ്തുതിപാടുവീന്‍. നിങ്ങള്‍ കര്‍ത്താവിന്റെ നാമത്തെ സ്തുതിപ്പിന്‍. 


കര്‍ത്താവിന്റെ നാമം ആദിമുതല്‍ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരി- 
ക്കട്ടെ. 

സൂര്യന്റെ ഉദയം മുതല്‍ അതിന്റെ അസ്തമനം വരെയും കര്‍ത്താ- 
വിന്റെ നാമം വലിയതാകുന്നു. 


കര്‍ത്താവ്‌ സകല ജാതികള്‍ക്കും മേലായി ഉന്നതനും അവന്റെ 
ബഹുമാനം ആകാശത്തിനു മീതെയുമാകുന്നു. 


ഉയരത്തില്‍ വസിക്കുകയും ആഴത്തില്‍ നോക്കുകയും ചെയ്യുന്ന 
നമ്മുടെ ദൈവമായ കര്‍ത്താവിനോടു സദൃശ്യന്‍ ആകാശത്തിലും 
ഭൂമിയിലും ആരുള്ളു? 
അവന്‍ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേ- 
ണ്ടതിനു കുപ്പയില്‍ നിന്നും ഉയര്‍ത്തുന്നു. അവന്‍ മച്ചിയായവളെ 
മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തില്‍ വസിക്കുമാറാ- 
ക്കുകയും ചെയ്യുന്നു. ദൈവമേ! സ്തുതി നിനക്കു യോഗ്യമാകുന്നു. 
ബാറെക് മോര്‍. 

ശുബഹോ... മെനഓാ... 

എക്ബോ 
(ല്്‌കോലൊദ്‌ ശുബഹോ) 


പുലരിയിലങ്ങേ സ്തുതി പാടീടാൻ ദൂതര്‍ ശബ്ദാ- 
ലെന്നെയുണര്‍ത്തേണമേ, 

സൃഷ്ടാവങ്ങേ എന്നധരങ്ങള്‍ സ്തോത്രം പാടി കീര്‍ത്തിക്കും 
സര്‍വ്വാധീശാ ദയ ചെയ്ക. 


സ്തൌമെന്‍... കുറിയേ... 


38 





തിങ്കള്‍ പ്രഭാതം 


പ്രുമിയോന്‍ 


സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും തന്റെ ജനനിയുടെ ഓര്‍മ്മയെ ശ്രേഷ്ഠമാ- 
ക്കിയ സൌഭാഗ്യപ്രകൃതിയും ഭാഗ്യത്തിന്റെ ഉറവയും തന്നെ 
വാഞ്ചിച്ച സഹദേന്മാരെ തന്റെ സ്നേഹത്താല്‍ ജ്വലിപ്പിച്ചവനും 
പുണ്യവാന്മാരുടെ ആത്മാക്കള്‍ തന്നെ വാഴ്ത്തുകയും നിബിയന്മാരും, 
ശ്ലീഹന്മാരും, നീതിമാന്മാരും, പിതാക്കന്മാരും, മല്പാന്മാരും, 
മൌദ്യാനന്മാരും തന്നെ മഹത്ത്വീകരിക്കുകയും ചെയ്ത തനിക്കു 
സ്തുതി... ബ്കുല്‍ഹൂന്‍... ആമ്മീന്‍. 


സെദറാ 


കന്യകമറിയാമില്‍ നിന്നു കാലത്തിന്റെ പൂര്‍ണ്ണതയില്‍ ജനിച്ച അനാ- 
ദ്യന്ത പ്രകാശമായ ദൈവമായ കര്‍ത്താവേ! നീ സ്വര്‍ഗ്ഗത്തിലുള്ളവരെ 
പ്രകാശിപ്പിക്കുകയും ഭൂമിയില്‍ നിന്നെ സ്തുതിക്കുന്നവരെ നീ മഹ- 
ത്വികരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ നല്ല ഭക്തി- 
യിലും വെടിപ്പുള്ള സ്നേഹത്തിലും നീ വലുതാക്കി. നിബിയന്മാരെ 
രഹസ്യ ജ്ഞാനങ്ങളാലും വെളിപാടുകളാലും നീ പ്രശോഭിപ്പിച്ചു. 
അത്ഭുതങ്ങളാലും പ്രസംഗവൈഭവത്താലും ശ്ലീഹന്മാരെ നീ ഉയ- 
ര്‍ത്തി. വിജയത്തിന്റെ കിരീടങ്ങളാല്‍ സഹദേന്മാരെ നീ ശ്രേഷ്ഠരാക്കി. 
മല്‍പ്പാന്മാരെ ജ്ഞാനികളാക്കി. പുണ്യവാന്മാരെ അദ്ധ്വാനസ്നേഹ- 
ത്താല്‍ നീ അലങ്കരിക്കുകയും അവര്‍ നിനക്കു മഹത്വഫലങ്ങളെ 
സമര്‍പ്പിക്കുകയും ചെയ്തു. നാഥാ! നിന്റെ ആട്ടിന്‍പറ്റത്തെ അറിവും 
കൊണ്ടും നിന്റെ പരിശുദ്ധന്മാരുടെ ഉല്‍കൃഷ്ട സുകൃതനടപടികള്‍ 
കൊണ്ടും നീ പ്രകാശിപ്പിച്ചു ജ്ഞാനമുള്ളതാക്കണമേ. അങ്ങനെ അവ- 
രുടെ അപേക്ഷകളാല്‍ ഞങ്ങള്‍ നിന്നോട്‌ അപേക്ഷിക്കുന്നു. വിശ്വാസ- 
ത്തിലും, പ്രത്യാശയിലും, സ്‌നേഹത്തിലും, സുകൃതത്തിലും ഞങ്ങള്‍ 
അവരുടെ അനുകാരികളായി തീരണമേ. അവര്‍ക്കു ലഭിച്ച സൌഭാ- 
ഗ്യ അവസാനത്തിനും ഓഹരിക്കും ഞങ്ങളും ചെന്നുചേരുമാറാക- 
ണമെ. ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസികളായ മരിച്ചുപോയവരും 
സ്വര്‍ഗ്ഗരാജ്യത്തിന്‌ യോഗ്യരായിത്തീരണമെ. ഞങ്ങള്‍ നിനക്കും നിന്റെ 
പിതാവിനും... ഹോശോ... മെന്‍ ആലോഹോ... ആമ്മീന്‍. 


കോലോകള്‍ 
(അനിന്‍ മൊറിയോ വശ്മാ) 
പെത്മോമൊ: കര്‍ത്താവ (പ്രാര്‍ത്ഥന കെട്രുള്‍ ഹാലേഥ്ഗമാ 
കൈക്കൊള്ളണമഹറോനണച്ചതുപോലെ - ധൂപമിതും 





തിങ്കള്‍ പ്രഭാതം 


കണ്ടടിയാര്‍ ശുശ്രൂഷയെ നിനുവയരിന്‍ - യാചനപോല്‍ 
കടലതില്‍ യൌനാനെ-ന്ന പോ-ലെ 
കനിയുക ദാസന്മാ-രിലെ:-ന്നും. 


പെത്മോമൊ: കര്‍ത്താ നി4ലവ/ള്‌/കേട്രുുള്‍ ഹാഥേഷ്ഗുമ്ാ 
തീരുക തിരുനാമത്തിനു സുഖകരമാ-യി-ധൂപം 
തൃക്കരളിന്നലിവിന്നനുകൂലമതാം - മൂലവുമായ്‌ 
നിരപ്പാകണമേ ദൈ-വമേ-നിന്‍ 
നിരുപമ കൃപയാല്‍ ഞങ്ങളോട്‌. 

ബാറെക് മോര്‍... ശുബഹോ... 
എന്നും സ്തുതി നിന്‍ കനിവിനു കനിവേറും രക്ഷകനേ 
എത്രനിറഞ്ഞിന്നെങ്ങും കാണുന്നു - നിന്‍ദാ-നം 
നിനുവയരോടുണ്ടായ കോ-പം 
നിലവിളിയാല്‍ നീ നീ-ക്കിയ-ല്ലോ. 


അഹറോന്റെയുമാ-സ്‌കറിയാ തന്നുടെയും - ധൂപമതും 
മരണത്തെനീക്കിയ ഫിനഹാസിന്‍ പ്രാ-ര്‍ത്ഥനയുംപോല്‍ 
അടിയാരുടെ ധൂപ-ത്തേ-യും 

അന്‍പുടയോനേ കൈ-ക്കൊള്‍-ക. 


ദൈവമാതാവ്‌ 


എരിതീനിരവിട്ടിറെ ദൂതനിറങ്ങി-ച്ചെന്നു 
ഇതമൊടുമറിയാം-ഗൃഹമതില്‍ നസ്രേത്തില്‍ ചൊല്ലിയിതു 
“നിന്നൊടുകൂടെ കര്‍-ത്താ-വീ 

മന്നിടമഖിലം പാ-ലി-പ്പോൻ.. 


മുള്‍മരമെരിയാതെരിതീതന്‍ നടുവില്‍ കണ്ടതുപോല്‍ 
ചിന്മയനമ്മറിയാമില്‍ വസിച്ചു ശരീ-രം പൂ-ണ്ടു 
അതിനാല്‍ ഭംഗവുമ-ക്ക-ന്യാ 
വ്രതമുദ്രയ്ക്കുണ്ടാ-യി ല്ല. 

പരിശുദ്ധന്മാര്‍ 


ലോകം താതസഹോദരര്‍ ജാതിയതും-തറവാടും 
ആകെയുപേക്ഷിച്ചേശുവിനായ്‌ മരണം-സ്‌നേഹിച്ച 
സഹദേന്മാരെ സദാ-കാ-ലം 

സ്മരണം ചെയ്വതു-ന-ന്നേ:്റം. 


തൂക്കപ്പെട്ടു മരത്തില്‍ വിലാവുതുറ-ന്നാച്ചവളം 





തിങ്കള്‍ പ്രഭാതം 


രക്തം വെള്ളമൊടൊഴുകും മ്ശീഹായെ-സഹദേന്മാര്‍ 
കണ്ടങ്ങോടി മരി-പ്പാ-നായ്‌ 
കര്‍ത്താവിന്‍ പേര്‍-ക്കെല്ലാ-രും. 

അനുതാപം 
വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍-കാണുന്നു 
വെളിവീയടിയാരഖിലാധാരമതാം-വെളിവും നീ 
കാന്ത്യാ ഞങ്ങളെ നീ-താ-തന്‍ 
കതിരേ ശോഭിപ്പി-ക്കെ-ന്നും. 


വെളിവിന്‍തട്ടില്‍ വസിക്കും പുണ്യനിധേ! പരിശുദ്ധാ! 
വേണ്ടാ കഷ്ടത വീണ്‍ചിന്തയുമടിയാരീന്നൊഴിക്ക 
സല്‍ക്രിയകള്‍ക്കുമനോ-ശുദ്ധ്യാ 

സംഗതി വരണേ ഞ.-ങ്ങ-ള്‍ക്ക്‌. 


ഹാബേലിന്‍ കുഞ്ഞാടും നോഹയുടെ കാഴ്ച്ചയതും 
അബ്രാഹാം തന്‍ ബലിയും കൈക്കൊണ്ട കര്‍ത്താ-വേ! 
നോമ്പും! പ്രാര്‍ത്ഥനയും - കൈ-ക്കൊ- 
ണ്ടന്‍പാലടിയാരേ-കാ-ക്ക. 


മോചനമതിനായ്‌ പാപികളേ! വരുവിന്‍-യാചി-പ്പിന്‍ 
മുട്ടുന്നോര്‍ക്കു തുറന്നിടുമേ നാഥന്‍-തന്‍ വാ-തില്‍ 
യാചിക്കുന്നോന്‍ പ്രാ-പി-ക്കും 
അന്വേഷിപ്പോൻ കൈ-ക്കൊ.-ള്ളും. 

പരേതര്‍ 
കര്‍ത്താവേ നിന്‍ രക്തശരീരങ്ങള്‍ - കൈക്കൊണ്ട്‌ 
ഭക്തരതായി മരിച്ചോര്‍ക്കരുളണമേ നല്ലോര്‍മ്മ 
നിന്റെ മഹത്വമുദി-ക്കും-നാള്‍ 
നില്‍ക്കണമവര്‍ വലഭാ-ഗ-ത്തില്‍. 

മൊറിയോ... 


എത്രോ 


കര്‍ത്താവേ॥ തിരുമുമ്പാകെ ഞങ്ങള്‍ സമര്‍പ്പിക്കുന്ന ഈ ധൂപം മൂലം 
തിരുഹിതം പ്രീതിപ്പെടുമാറാകണമെ. ഇതിനാല്‍ നിന്റെ സേവകരും 
മാതാവും ബഹുമാനിക്കപ്പെടണമെ. ഞങ്ങളുടെ കർത്താവും 
ദൈവവുമായുള്ളാവേ! നിന്റെ ശരണത്തിന്മേല്‍ നിദ്രപ്രാപിച്ച വിശ്വാ- 
സികളായ മരിച്ചുപോയവര്‍ ഇതിനാല്‍ പുണ്യമാക്കപ്പെടുകയും 
ചെയ്യണമേ. മോറാന്‍വാലോഹാന്‍... 





തിങ്കള്‍ പ്രഭാതം 


കോലോകള്‍ 
(ബ്സപ്രൊന്കാദെം ലസ്സൂസോ ) 


പെത്മോമൊ: ദ്വദ്നാര്യമഗതിക്ളും ഒ്രുപോല്‍്‌ 

അബ്രാഹാം ബലിനല്‍കിയപോ-ലുഷസ്സില്‍ പ്രാര്‍ത്ഥിപ്പാന്‍ നില്‍ക്കാം 
നാഥാ-ഗമനപ്പുലരിയില്‍ നാം - മിശിഹാ-യെക്കാണും 
ഉത്തമസത്തമഭൃത്യന്മാര്‍ - ശാന്തിയൊടാഗതാരായ്‌ രാജ്യം 

ജീവ-ന്‍ പ്രാപിപ്പിനെന്നു - നാഥ-നുര ചെയ്യും. ബാറെക്മോര്‍ 


ശുബഹോ... മെനഓാ... 


ന്യായസ്ഥാനെ തുണചെയ്യും - ത്രിത്വത്തിനു സ്തുതിയെന്നേക്കും 

പാപ-ക്ഷമയടിയാര്‍ക്കേകും - ത്രിത്വത്തിനുസ്സോത്രം 

നിന്‍ വിശ്വാസിയിലൊരുനാളും - കൂരിരുള്‍ വാഴില്ലവനില്‍ നിന്‍ 

പ്രഭയെ-ന്നും വാസം ചെയും - നാഥാ - സ്തോത്രം തേ! 
ദൈവമാതാവ്‌ 

താതനില്‍ നിന്നുടയോനുദയം - മറിയാമീന്നും രക്ഷകനും 

ബേത്ലേ-മില്‍നിന്നും പൂപം, ജാതി-ക്കുളവായി 

സുതനെ അയച്ച പിതാവന്ദ്യന്‍, അവനെ പ്രസവിച്ചോള്‍ ധന്യ 

കൈക്കൊ-ണ്ടാസഭ ഭാഗ്യവതി, സ്തോത്രം-പാടുന്നു. 


ദൈവകുമാരനു മാതാവായ്‌, തീര്‍ന്നൊരു മറിയാം ഭാഗ്യവതി 
എന്നോ-തുന്നു ജാതികളും വംശങ്ങളുമെല്ലാം 
അവനവളില്‍നിന്നുദയം ചെയ്‌ -തെങ്കിലുമവളുടെ വ്രതമുദ്ര 
ഭദ്രം - തല്‍ സ്മൃതി പുകഴന്നു, വാനി-ല്‍ ഭൂമിയിലും. 
പരിശുദ്ധന്മാര്‍ 
നാനാദിശകളിലേക്കായി, വൈദ്യന്മാര്‍ പന്തിരുപേരെ 
നാഥ-നയച്ചന്നവരോടായ്‌ അരുളി-ച്ചെയ്തേവം 
ദുർഭൂതങ്ങളെ നീക്കിടുവിന്‍ - രോഗാര്‍ത്തര്‍ക്കേകുക സൌഖ്യം 
വിലകൂടാതെ ലഭിച്ചതുപോല്‍ ദാനം - ചെയ്തീടി൯. 


ത൯കനിവാലെ ദയചെയ്വാന്‍, കര്‍ത്തനൊടര്‍ത്ഥിക്കുക, ഞങ്ങള്‍ 
പേര്‍ക്കാ-യി സഹദേന്മാരെ! ശിക്ഷ-യില്‍ നിന്നെങ്ങള്‍ 
അന്ത്യദിനത്തില്‍ രക്ഷിതരായ്‌, ജയമുടി നിങ്ങള്‍ ചൂടുമ്പോള്‍ 
ഞങ്ങ-ള്‍ കണ്ടാമോദിപ്പാ-നര്‍ഹ-തയേകണമേ. 

ഏക പരിശുദ്ധന്‍ 
മഹിമയെഴും മോര്‍ (........) - ധന്യ പിതാവേ ഭാഗ്യം തേ! 
ലോക-മോദത്താലങ്ങ്‌ പങ്കി-ലനായില്ല 





തിങ്കള്‍ പ്രഭാതം 


കെണികളില്‍ നിന്നും കുരികില്‍പോല്‍, വിജയസ്ഥാനെ രക്ഷിതനായ്‌! 
ഭൂവാ-നങ്ങളില്‍ നിന്‍സ്മരണ ആഘോ.ഷിതമിന്നും. 

അനുതാപം 
ദുരിതപ്പാഴ്ക്കുഴിയില്‍ നിന്നും - നാശപ്പാഴ്ച്ചെളിയില്‍ നിന്നും 
ഭീക-ര കൂരിരുളില്‍ നിന്നും രക്ഷി-ക്കുക നാഥാ 
ന്യായത്തീര്‍പ്പുണ്ടാകുമ്പോള്‍, സഹദേന്മാര്‍ മുടിയണിയുമ്പോള്‍ 
അവരൊ.-ത്താമണിയറ പൂകി സ്തുതി പാടട്ടെങ്ങള്‍. 


'അനുതാപത്തിനു പാപികളെ-യല്ലാതമലരെയാഹ്വാനം 
ചെയ്യാനല്ലാഗതനായ്‌ ഞാന്‍' ചൊന്നേ-വം നാഥന്‍. 
'ഉല്‍ഘാടിതമാണാവാതില്‍ - തേറുക പാപികളെ ജീവന്‍ 
പ്രാപി-പ്പിന്‍ നിങ്ങടെ മൃതിയില്‍ പ്രീതി-യെനിക്കില്ല'. 
പരേതര്‍ 
'ദൈവസുതര്‍ നാമാകാനാ - യായുഷ്കാലത്തില്‍ ചൊല്ലി 
ത്തന്നാ-താതരെയോര്‍ക്കേണം - ഈ ന-ശ്വരധരയില്‍ 
അക്ഷയരാജ്ട്യെ ദൈവസുതന്‍, നയവാന്മാരമലന്മാരൊ- 
ത്താശ്വാ-സമവര്‍ക്കേകിടും - എന്നെന്നേക്കായി. 


കുക്കിലിയോന്‍ 
(മേലായ്‌ സുസ്്‌മൊറിയോ) 


ഏന്‍ വാക്കുകള്‍ കേട്ടെന്‍ധ്യാനം ശ്രദ്ധിക്ക ഹാ(്ആലേലുയ്യാ 
എന്‍ ദേവാ, നൃപതേ എന്‍ സങ്കടനി-നദം കേള്‍ക്ക. 


ഉഷസ്സില്‍ തിരുമുമ്പിലൊരുങ്ങിവരും ഞാൻ ഹാ്ആലേലുയ്യാ 
പിഴയില്‍ പ്രീതിയെഴാത്തൊരു ദൈവം നീ. 


ബാറെക് മോര്‍. ശുബഹോ... മെന... 


എക്ബൊ 
(ബ്നായൊ ദാബോ) 


സ്വര്‍ഗ്ഗസ്ഥപിതാവിന്‍ സുതരെ! 
ദൈവാജ്ഞകളനുവര്‍ത്തിപ്പോ-രെ! 
സ്തുതി പാടി സ്തോത്രം ചെയ്വ്വിന്‍ 
സതതം തന്നെ കിര്‍ത്തിപ്പിന്‍. 


സ്തൌമെന്‍... കുറിയേ... 





തിങ്കള്‍ പ്രഭാതം 


കോലോകള്‍ 


ഉഷസ്സില്‍, സിംഹക്കുഴിയീന്നും, ദാനിയേല്‍ പ്രാര്‍ത്ഥിച്ചല്ലോ 
ആഴിയടിത്തട്ടില്‍ നിന്ന്‌ - യൌനാ-നര്‍ത്ഥിച്ചാന്‍ 
ദാനീ-യേലേ കുഴിയീന്നും, യോനയെയാഴിയതില്‍ നിന്നും 
രക്ഷിച്ചോനെ ദുഷ്ടനില്‍ നിന്നേകു-കരക്ഷ, ദയചെയ്ക. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 
ആദാമ്യരുടെ വേദനകള്‍.-ക്കെല്ലാം സൌഖ്യമതേകാനാ- 
യാഗതനായൊരു സ്വര്‍ഗ്ഗീയ - ഭിഷഗ്വ-രനെ സ്തുതി തേ. 
കുഷ്ഠാരിഷ്ടര്‍ നിര്‍മ്മാലരായ്‌ - കണ്ണുതെളിഞ്ഞന്ധരുടെയും 


പാദം കൂപ്പിയ പാപിനിയോ - പാപ-വിമുക്തയുമായ്‌. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(പ്താഹ്‌ ലാന്‍ മോറാന്‍) 


കര്‍ത്താവേ! നിന്നന്‍പേറുന്നൊരു വാതില്‍ തുറന്നി - 
പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കള്‍മേല്‍ ദയചെയ്യേണം 


പ-കല്‍ പോലടിയാന്‍ നിന്നാല്‍ ശോഭിതനായിത്തീര്‍ന്ന്‌ 


അത്ഭുതപൂര്‍വ്വം സ്തുതിയര്‍പ്പിപ്പാൻ ദയചെയ്യേണം 
ഈശാ തെ സ്തുതിയുഷസ്സില്‍ പാടാനെഴുന്നേല്‍പ്പിക്ക 
ദിനമിതുമുഴുവന്‍ നിന്‍ കല്‍പ്പനകള്‍ ധ്യാനിക്കും ഞാന്‍. 


(ഹൊത്‌ ഈന്‍ സപ്രൊ) 
ഉഷസ്സുകള്‍ നി-ങക...ല്‍, പരിമളധൂപ-മര്‍പ്പിക്കുന്നു... 
അങ്ങേയ്ക്കഴകാം..., സ്തോത്രം ഞങ്ങ-ളുമര്‍പ്പിച്ചിടും... 
തിരുകല്‍പനയാ...ല്‍, നിദ്രയതിവരില്‍-നിന്നും നീങ്ങി... 
നീക്കുകയിവരെ..., പീഡിപ്പിക്കും - പാപത്തേയും... 


പുലരിയില്‍ സൃഷ്ടിയെ ശോഭിപ്പിക്കും പ്രഭയാം ദേവാ 
നിന്‍കൃപയെ സ്തുതി ചെയ്വാനായ്‌ മന-വെളിവേകേണം. 


പ്രഭാത സ്തുതിപ്പ്‌ 
കര്‍ത്താവേ! നിനക്കു സ്തോത്രം ചെയ്യുന്നതും, ഉന്നതപ്പെട്ട നിന്റെ 
നാമത്തിനു പാടുന്നതും, പ്രഭാതകാലത്തു നിന്റെ കൃപയെയും, 
രാത്രികാലങ്ങളില്‍ നിന്റെ വിശ്വാസത്തെയും അറിയിക്കുന്നതും 
എത്രനല്ലാതാകുന്നു. കര്‍ത്താവേ! പ്രഭാതസമയത്തു എന്റെ ശബ്ദം നീ 
കേള്‍ക്കണമെ. പ്രഭാതസമയത്തു ഞാന്‍ ഒരുങ്ങി നിനക്കു കാണപ്പെടു- 


44 





തിങ്കള്‍ ആറാം മണി 


മാറാകണമേ. കര്‍ത്താവേ! നിന്റെ ജനങ്ങളോട്‌ കരുണചെയ്യണമെ. 
കര്‍ത്താവേ! ഞങ്ങള്‍ എല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ചു 
ക്ഷമിക്കണമെ. പരിശുദ്ധനേ! നിന്റെ വലങ്കൈ ഞങ്ങളുടെ മേല്‍ 
ആവസിപ്പിച്ചു നിന്റെ തിരുനാമം നിമിത്തം ഞങ്ങളുടെ രോഗത്തില്‍ 
നിന്നു ഞങ്ങളെ സൌഖ്യമാക്കണമേ. 


കൌമാ 
ി മം ക്ര പം ക്ര പം ൫ 


തിങ്കള്‍ മൂന്നാം മണി നമസ്കാരം 
കെൌൌമാ 


കോലോകള്‍ 
(ആബൂന്‍ ദ്ബശ്മായോ അനിലാന്‍) 


ഉത്തരമരുളുക സ്വര്‍ഗ്ഗപിതാ വിളിചെയ്യുന്നെങ്ങള്‍ 
തുണയേകാന്‍ കഴിവുള്ളോനായ്‌ താതന്‍ വേറില്ലാ. 
ഇല്ലായ്മയില്‍ നിന്നടിയരെയുളവാക്കി 
നശിപ്പിക്കരുതേ, ക്രോധത്താലധുനാ, 
നിന്നാജ്ഞ്കളുപദേശിക്ക - പാലിക്കും ഞങ്ങള്‍ 
ഉത്തമചര്യകളാല്‍ നിന്നെ, പ്രീണിപ്പിച്ചീടും 

ഹാ- ദയചെയ്യുക കനിവാല്‍. ബാറെക്മോർ 


ശുബഹോ... മെനഓാ... 


പേരില്‍ നിന്റേതായ്‌ മേവി വൃത്തികള്‍ മൂലം ഞാന്‍ 
നിന്നില്‍നിന്നകലെപ്പോയി ദുഃഖിക്കുന്നടിയാന്‍ 
അനുതപിക്കാനായ്‌ മോഹമെനിക്കുണ്ട്‌ 
മത്സരബുദ്ധി രോധിക്കുന്നെന്നെ 
ഉപദേശം നല്‍കുന്നോന്‍ ഞാന്‍ പഠിക്കുന്നില്ലൊട്ടും 
ദാഹം തീര്‍ക്കുന്നുണ്ടടിയാന്‍ ദാഹിക്കുന്നല്ലോ 
തിരുരക്തത്താ-ലെന്‍ ദാഹം തീര്‍ക്ക. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(ബോഛനോമോര്‍) 


നാഥാ നിന്നെ ഞങ്ങള്‍ വിളിക്കുന്നാഗതനായി 
തുണയേകണമെ യാചന കേട്ട്‌ ദയചെയ്യണമേ. 





തിങ്കള്‍ ആറാം മണി 


അങ്ങേബന്ധത്തിന്നിവനന്യനായ്‌ തീരരുതേ 
കന്മഷമെന്നെ ദൂരെ സ്നേഹം ചാരെയുമാക്കി. 
പാപം നിര്‍ദ്ദയമെന്നെ മഥിച്ചു തകര്‍ത്താനേറ്റം 
വിജ്ഞന്‍ നീയിന്നെന്‍ വ്ൃൃണമെല്ലാം സുഖമാക്കണമെ. 


ദുഷ്ടന്‍ കെണിയില്‍ വീഴിച്ചെന്നെ ഞെരുക്കീടുന്നു 
കെണി പൊട്ടിച്ചിട്ടവനില്‍നിന്നും നീക്കുക നാഥാ 
തെറ്റിയജത്തെ തേടിയിറങ്ങുക നല്ലജപാലാ 
ജീവനെടുക്കും ദുഷ്ടന്‍ പക്കല്‍ വിട്ടിടരുതേ. 


ഉത്തരമരുള്‍ക അരുള്‍ക ദേവാ - കനിയണമെന്മേല്‍ 
അനുതാപത്തിനു - മാനുഷഹൃദയം - തിരിപ്പിക്കണമെ. 


കൌമാ 
ക്ര മം ര. പ്പം ര. പ്പം ക്ര 


തിങ്കള്‍ ആറാം മണി നമസ്കാരം 
കൌമാ 


കോലോകള്‍ 
(കൊയ്മോ മറിയാം ബെസ്‌കെന്‍ശെ?) 


മറിയാം ദൈവാത്മാജനെ പേറിക്കൊണ്ട്‌ 

നില്‍ക്കുന്നാള്‍ ജനമദ്ധ്യത്തില്‍ സൃഷ്ടി- 
യെയെല്ലാമാംഗ്യത്താല്‍ പോറ്റുന്നോന്‌ 

ആദരവാല്‍ സ്തന്യം നല്‍കി ഹാ- പ്രാർത്ഥന തുണയാം. 


ബാറെക് മോര്‍. ശുബഹോ... 
സഹദേര്‍, പരിശുദ്ധന്മാരോര്‍മ്മയതിങ്കല്‍ 
മോദിക്കും ഭൂവാനങ്ങള്‍ വാനോര്‍ 
മാനവരും പാടും സ്തുതിയെന്നേക്കും 
നിങ്ങളില്‍വാഴും ബലവാനായ്‌ ഹാ- പ്രാര്‍ത്ഥന തുണയാം. 


ബാബേല്‍ തീച്ചൂളയിലാ ബാലകരുടെമേല്‍ 
വീഴ്ത്തിയ പനിനീരെങ്ങള്‍തന്‍ വിഗതര്‍- 
മേലും വീഴ്ത്തിത്തിജ്വാലയില്‍ നിന്നും 
രക്ഷിച്ചിടണമവരെ നീ ഹാ- ജീവന്‍ നേടും. 
മൊറിയോ... 





തിങ്കള്‍ ആറാം മണി 


മോര്‍ ബാലായി യുടെ ബോവൂസോ 


മാതാ-കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍ 
അരുളടിയാര്‍ക്കും മൃതരായോര്‍ക്കും പുണ്യം. 


വാഴ്വായ്‌ തീരണമേ മറിയാമ്മിന്നോര്‍മ്മ 
അവള്‍ പ്രാര്‍ത്ഥനയാത്മാക്കള്‍ക്കായും കോട്ട. 


നിബിയന്മാര്‍, ശ്ലീഹന്മാര്‍, സഹദേന്മാരെ 
ഞങ്ങള്‍ക്കായ്‌ കൃപ യാചിപ്പിനെല്ലാരും. 


നിന്‍ ശരണത്താല്‍ മൃതരാം ഭ്രാതൃപിതൃകള്‍ 
മേലാനന്ദപ്പനിനീര്‍ നീ വീഴ്ത്തേണം. 


മാതൃസ്മരണയുണര്‍ത്തി സിദ്ധരെയേറ്റി 
മൃതരെ വാഴ്ത്തീടുന്നവനായി സ്തോത്രം. 


മാതാ കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍ 
അരുളടിയാര്‍ക്കും പുണ്യം മൃതരായോര്‍ക്കും. 


മോര്‍ സേവേറിയോസ്‌ പാത്രിയര്‍ക്കീസിന്‍്റെ മാനീസൊ 
(വി. കുര്‍ബാനയില്‍ സംബന്ധിക്കാത്ത ദിവസം മാത്രം ഈ മാനീസാ ചൊല്ലണം) 


നിന്‍ മാതാവു വിശുദ്ധന്മാ-രെന്നിവര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍, സ്വര്‍ഗ്ഗ 
പിതാവിന്നേകസുതാ! വചനമതാം രാജാധീശാ! നിന്നെ വാഴ്ത്തും 
ഞാന്‍, സഹജമതായ്‌ മൃതിരഹിതാ! കാരുണ്യത്താല്‍ മര്‍ത്ത്യന്മാര്‍ 
തന്‍, വര്‍ഗ്ഗത്തിനു മുഴുവന്‍ ജീവനതും രക്ഷയുമേകാനാഗതനായ്‌, 
വിമലത ശുചിയെന്നിവയുള്ള, മഹിമാവിയലും, ദൈവജനിത്രി 
കന്യകയാം മറിയാമീന്നും ഭേദമതെന്യേ മാനവനായി ക്രൂശിതനായ 
ഞങ്ങള്‍ക്കുടയോനാം മശിഹാ! നിജമൃതിയാലിവര്‍ തന്‍ മൃതിയെ 
മെതിച്ചു നിഹനിച്ചോനേ! അപ്പരിപാവന ത്രിത്വൈകാ! സ്വപിതാവോ- 
ടൊപ്പം ജീവനെഴും റൂഹ്ക്കുദിശാ സഹിതം വന്ദിതനേ! പരികിര്‍ത്തി- 
തനേ! കൃപചെ-യ്യേ-ണം. 


കൌമാ 
വിശ്വാസപ്രമാണം (പേജ്‌ 15) 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





തിങ്കള്‍ ഒമ്പതാം മണി 


തിങ്കള്‍ ഒമ്പതാം മണി നമസ്‌കാരം 
കൌമാ 

കോലോകള്‍ 

(കല്‍ ആനീദെ) 
സ്നാനംമൂലം-നിന്നെ ധരിച്ചും നിന്‍തിരുഗാത്രം 
ഭ-ക്ഷിച്ചും നി-ന്‍ ര-ക്തം പാനം ചെയ്തും ശ-രണ-ത്താല്‍ 
നി-ദ്രിതരായോര്‍- 
ക്കേകണമിഹപരലോകത്തില്‍ ശാന്തി-സല്‍സ്മരണം-നാഥാ! 

ബാറെക് മോര്‍. ശുബഹോ... മെന... 

ആദാമിന്‍ സൃഷ്ടാവും സുതനും നാഥ-നുമാ-യോന്‍ 
മൃ-തലോകത്തില്‍ ദ-ര്‍ശിച്ചവനെ ചൊന്നാ-നേ-വം 
വന്നീടും ഞാന്‍ 


പുനരുത്ഥാനം നല്‍കിടും അവകാശത്തില്‍ നീ-പൂ-കും. 
മൊറിയോ... 


മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തില്‍... (പേജ്‌: 2) 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


ചൊവ്വാ സന്ധ്യാ നമസ്‌കാരം 
കൌമാ 


പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌: 3) 
കര്‍ത്താവേ നിന്നെ ഞാന്‍ വിളിച്ചുവല്ലോ.... (പേജ്‌: 3) 
എക്ബോ 
(സ്ത്ര്മൊറിയോ) 


അന്‍പോടെന്‍ യാചന കേട്‌ 
നാഥാ! ഉത്തരമരുളണമെ 
പ്രാർത്ഥന ശുശ്രൂഷകളലിവാല്‍ 
അന്‍പൊടു കൈക്കൊള്ളണമേ നീ. 


സ്തൌമെന്‍... കുറിയേ... 





ചൊവ്വാ സന്ധ്യ 


പ്രുമിയോന്‍ 


അനാദ്യന്തനും സകല വര്‍ഗത്തിന്റെയും സൃഷ്ടാവുമായ കര്‍ത്താവിന്‌ 
സ്തുതി. നിന്‍റെ സ്വരൂപത്തില്‍ നീ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്‍ 
പാപം ചെയ്ത്‌ വീണപ്പോള്‍ എഴുന്നേല്‍ക്കുന്നതിനു സകലത്തിന്മേല്‍ 
നീ അധികാരിയും നീ സകലത്തേയും പരിശോധിക്കുന്നവനുമാകുന്നു 
എന്ന്‌ അറിഞ്ഞ്‌ നിന്നിലേക്ക്‌ തിരിയുന്നതിനും അവന്റെ സന്താനങ്ങള്‍ 
നഷ്ടപ്പെട്ടുപോകാതെ ഇരിക്കുന്നതിനുമായി നിന്നാല്‍ അവന്‌ നീ 
അച്ചാരം നല്‍കി. ദൈവമേ! നീ ഇപ്പോള്‍ ഞങ്ങളുടെ അപേക്ഷയുടെ 
സ്വരത്തെ കേള്‍ക്കണമേ. ഈ സമയത്തും... ബ്കുല്ഹൂൻ... ആമ്മീന്‍. 


സെദറാ 


അത്യുന്നത സുഗന്ധവാസനായ ദൈവമേ! നിനക്ക്‌ സ്തുതി. നിന്റെ 
കല്പന മുഖാന്തിരം അഗ്നിയാൽ പരിശോധിക്കപ്പെട്ട്‌ നിന്റെ ദൈവത്വ- 
ത്തിനു ധൂപത്താല്‍ സമര്‍പ്പിക്കപ്പെടുവാന്‍ ഭൂമിയില്‍നിന്ന്‌ നല്ല മൂല്യ- 
ങ്ങളെയും സുഗന്ധ വര്‍ഗ്ഗങ്ങളെയും നീ സൃഷ്ടിച്ചു. അവ നിനക്ക്‌ 
ആവശ്യമായിട്ടല്ല, എന്നാലോ ഞങ്ങളുടെ പരിമളധൂപം മുഖാന്തിരം 
ഞങ്ങള്‍ക്കു പാപപരിഹാരമുണ്ടാകുവാന്‍ ഞങ്ങളുടെ ആവശ്യത്തി 
നായിട്ടത്രെ. കര്‍ത്താവേ! ഞങ്ങള്‍ക്ക്‌ നിന്റെ കരുണയാലും മനോഗുണ- 
ത്താലും ഞങ്ങളുടെ സ്തോത്രങ്ങളും പ്രാർത്ഥനകളും നിന്റെ 
പ്രീതിക്കും ഞങ്ങളുടെ പുണ്യത്തിനും ആയി നീ കൈക്കൊള്ളണമെ. 
ഞങ്ങളുടെ ധൂപം നിന്റെ പള്ളികള്‍ക്കും ദയറാകള്‍ക്കും പുരോഹിത- 
ന്മാര്‍ക്കും ബലിപീഠങ്ങള്‍ക്കുവേണ്ടിയും നിന്റെ ബഹുമാനത്തിനു 
സമർപ്പിക്കപ്പെടുന്നു. വെടിപ്പുള്ളവളും ശുദ്ധിമതിയും രണ്ടാമത്തെ 
സ്വര്‍ഗ്ഗമായിത്തിര്‍ന്ന നിന്നെ വഹിച്ച നിന്റെ മാതാവായ കന്യക- 
മറിയാമിന്റെ അപേക്ഷകളാലും, നിബിയന്മാരുടെയും, ശ്ലീഹന്മാരു- 
ടെയും, സഹദേന്മാരുടെയും, മാദ്യാനന്മാരുടെയും, ബ്രഹ്മചാരികളും- 
ടെയും, വിനീതരുടെയും, നോമ്പുകാരുടെയും, വിലാപക്കാരുടെയും, 
ഒനുവോയക്കാരുടെയും പ്രാർത്ഥനകളാലും ഞങ്ങളോടു കരുണ 
ചെയ്യണമെ. തിരുശരീരരക്തങ്ങളില്‍ സംബന്ധിച്ചവരായി നിന്റെ 
ശരണത്തിന്മേല്‍ നിദ്രപ്രാപിച്ച വിശ്വാസികളായ മരിച്ചുപോയവര്‍ക്ക്‌ 
നല്ല ആശ്വാസവും മഹത്ത്വതരമായ പുനരുത്ഥാനവും നല്‍കണമെ. 
അങ്ങനെ ഞങ്ങളും അവരും നിന്റെ വലത്തുഭാഗത്ത്‌ നില്‍ക്കുകയും 
നിന്റെ കരുണ ദര്‍ശിക്കുകയം ചെയ്യുമാറാകണമെ. ഞങ്ങള്‍ നിനക്കും 
നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും 
സ്തോത്രവും സമര്‍പ്പിക്കും. ഹോശോ... ആമ്മീന്‍. 





ചൊവ്വാ സന്ധ്യ 


കോലോകള്‍ 
(കാബേലൊയ്മോര്‍) 
പെത്ശോമോ. ന്ധള്‍ഗ്ഗത്മതിലുമാതമുഗിയിമ്ും 
ജനതയില്‍നിന്നും-മൃതിനീക്കാ-നഹറോനര്‍പ്പിച്ച ധൂപംപോ- 
ലിവര്‍ ധൂപം നീ കൈക്കൊള്‍ക. 
ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 


പിതൃവലമതില-മരും പുത്രാ, സ്തോത്രം ഈറേ-ര്‍ ദൂതന്മാര്‍ 
കാദീശ്‌ കാദീശ്‌ പാടുന്നു. 
ദൈവമാതാവ്‌ 


ദൈവജനനീ-കന്യകയെ, നി൯ മഹിമാച-രിതം പാടാ- 
നെന്‍വദനത്തിനു കഴിവില്ല. 


ദൈവജനനീ-മറിയാമെ, നിര്‍മ്മലകന്യേ ക്രൂബരഥം 
നിന്നോടുപമിപ്പാൻ പോരാ. 


പരിശുദ്ധന്മാര്‍ 
നിബിയര്‍ ശ്ലീഹ-ര്‍ സഹദേന്മാരവരോ സ്മരണാര്‍ഹര്‍ 
അവരര്‍ത്ഥന ഞങ്ങള്‍ക്കഭയം. 


അഗ്നിപ്പാലം-വഴിയുയരെ പോയോര്‍ സഹദേ-ര്‍ പ്രാര്‍ത്ഥിപ്പിന്‍ 


പാപാബ്ലിയില്‍ മുഴുകാതെങ്ങള്‍. 

അനുതാപം 
ചൊന്നാൻ നാഥ-ന്‍ പാപികളെ, തേറുകമണവാളാഗമനെ 
മണിയറ നിങ്ങള്‍ പൂകിടും. 


കരുണാനിധിനി-ന്നാഗമനെ വിമലരുടൊപ്പം നില്‍പ്പാനും 
സ്തുതി പാടാനും കൃപനല്‍ക. 


പരേതര്‍ 
ത്രിത്വമതേറ്റു-പറഞ്ഞവരാം മൃതരെ നാഥാ-നിന്‍വരവില്‍ 
നിന്‍വലഭാഗം നിര്‍ത്തണമെ. 
മൊറിയോ... 
എത്രോ (പേജ്‌ 7) 
കോലോകള്‍ 

(ഹ്‌ വീലോല്നപ്ശ്‌) 

പെത്മോമൊ. എന്‍ രക്ഷാഗിപമാം മാഥാ/ 


എന്നാത്മാവിനു പാലകനായ്‌ നീ നില്‍ക്കേ-ണം നാഥാ! 
കെണികളിലൂടെ മോഹങ്ങളിലേക്കോടു-ന്നനിശം ഞാന്‍ 





ചൊവ്വാ സന്ധ്യ 


നരരില്‍ പ്രീതാ - കൃപയാലെ പിഴകളില്‍ നിന്നും - ദയയോടെ 
രക്ഷിക്കേ-ണമെ-ന്നെ. 
ബാറെക് മോര്‍. ശുബഹോ... 


നിന്‍മഹിമയ്ക്കായ്‌ നിര്‍മ്മിതരാമാ വാനോ-ര്‍ ത൯ഗണവും 
നിന്‍രൂപത്തില്‍ സൃഷ്ടികളാകം മാന-വ സഞ്ചയവും 
ഗഗനം ഭുവനം - കിത്തിക്കും, കരയും കടലും, - സൃഷ്ടാവാം. 
നിന്നെ എ-ന്നേക്കും. 
മെനഒഓാ... 

ദൈവമാതാവ്‌ 
മറിയാം സവിധം ജവമവനെത്തി വാനോ-൯ ഗപ്രിയേല്‍ 
ശ്ലോമ്മോ നല്‍കിട്ടവളോടോതി നാഥ-ന്‍ നിന്‍കൂടെ 
സര്‍വ്വസൃഷ്ടി-രക്ഷകനാം നാഥന്‍ നിന്നില്‍ നന്നുദയം 
ചെയ്തീടും-ലോ-കെ. 


നിന്‍തിരുപ്രസവം കന്യേ! മുന്‍ചൊന്നാമോ-സ്സിന്‍തനയന്‍ 
പൂര്‍വ്വികനാകുന്നമ്മനുവേലെ പെറ്റോ-രു നിര്‍മ്മലയെ 
നരനായ്ത്തീര്‍ന്നാ-ദൈവത്തെ പ്രസവിച്ചല്ലോ - കന്യകയെ 
കന്യാത്വ-ത്തി-ല്‍ നീ. 

പരിശുദ്ധന്മാര്‍ 
തിരുസഭയെത്തന്‍ കരതലമതിലായ്‌ പണിതോ-ന്‍ നീ ധന്യന്‍ 
നിബിയര്‍ ശ്ലീഹ, സഹദേരിവരെയാധാരവുമാക്കി 
ജാതിയെയെല്ലാം - കൂട്ടിയതില്‍ സ്തുതിപാടുന്നു - അവരിരവും 
പകലും തേ-നാ-ഥാ! 


രക്ഷകനെ പ്രതി കൊല്ലപ്പെട്ടോർ സഹദേര്‍-നല്‍രുധിരം 
പരിമളധുപം പോലവര്‍ ചിന്നി സിംഹാ - സനമുമ്പില്‍ 
പ്രാര്‍ത്ഥിക്കണമെ ലോകത്തി-ലൈക്യം ശാന്തി - സ്ഥാപിപ്പാന്‍ 
കര്‍ത്തനൊടായ്‌ നി-ങ്ങള്‍. 


ഏക പരിശുദ്ധന്‍ 
ഭണ്ഡാരത്തില്‍ നിസ്നൈശ്വര്യം വേണ്ടുന്നവരെല്ലാം 
ജാഗരണത്താല്‍, പ്രാര്‍ത്ഥനയാലും നോമ്പാ-ലും നല്ല 
മാതൃകയേകി-യ, നിന്നൊടു സാമ്യം പ്രാപിപ്പാൻ മോര്‍ (....) 
സംഗതിയാകേണമെ. 

പരിശുദ്ധ സഭ 
സുതനുടെ നിനദം കാവലതായൊരു സഭയേ-തേ ഭാഗ്യം 
നരക-കവാടം നിന്മേലിനിമേല്‍ പ്രബല-്പെടുകില്ല 





ചൊവ്വാ സന്ധ്യ 


തിരുതനുരുധിരം-പുണ്യത്തിനു നിന്‍-മക്കള്‍ക്കായ്‌ 
നല്‍കിയവ-ന്‍ സ്തു-ത്യന്‍. 
അനുതാപം 
പാപവിമുക്തിക്കായ്‌ നി൯ കരുണാ-വാതില്‍ മുട്ടന്നേ൯ 
ദുഷ്ടന്‍ ജീവപ്പാതയിലെന്നെച്ചതിയാ-ല്‍ തടയുന്നു 
സ്തുതിയിൽ നിന്നെ-ന്‍ വദനത്തെ, പള്ളിയില്‍ നിന്നെ-ന്‍ 
കാല്‍കളെയും 
തടയു-ന്നന്‍പേ-ക. 


താതന്‍ കതിരെ, വഞ്ചനനിറയയന്നുലകി-ല്‍ നിന്‍കൃപയെ 
സ്തോത്രം ചെയ്യാനെന്‍ നയനങ്ങള്‍ വെളിവാക്കീടണമെ 
പുലരിപോയ്പ്പോ-യ്‌! കേണില്ലേന്‍, പാപം നില്‍ക്കുന്നു 
സന്ധ്യയുമായ്‌ 
ദയ ചെയ്യു-ക നാഥാ. 
പരേതര്‍ 
സ്നാനംമൂലം - നിന്നെ ധരിച്ചും നിന്‍തിരുഗാ-ത്രം 
ഭക്ഷിച്ചും നിന്‍ രക്തം പാനം ചെയ്തും ശരണത്താല്‍ - 
നിദ്രിതരായോര്‍- 
ക്കേകണമിഹപര ലോകത്തില്‍ ശാന്തീ സല്‍- 
സ്മരണം നാഥാ! 


കുക്കിലിയോന്‍ 

(ബറെക്‌ നപ്ശ്‌) 
ഈശനെ വാഴ്ത്തുക എന്നാത്മാവേ ഹാ- 
ഫഎന്നസ്ഥികളവന്‍ നാമം വാഴ്ത്തട്ടെ. 
നിന്‍ തിന്മയവന്‍ മായിച്ചീടും ഹാ- 
നിന്‍ രോഗങ്ങള്‍ സുഖമാക്കും. 

ബാറെക്മോര്‍. ശുബഹോ... മെന... 
എക്ബോ 
(ഗോഏന്‍ ബീശെ) 


ആ ധനികന്നൊപ്പം ദുഷ്ട-രഗ്നിയില്‍നിന്നും-കേഴുന്നു 
അംഗുലിയിന്നും ജലബിന്ദു യാചിച്ചിട്ടും-ലഭിച്ചില്ല 
ഉത്ത-മനെ സത്തമസൂനു; പിഴക-ളിലേറെ നിന്‍കരുണ 
നിന്‍പ്രതിരൂപം മേലഗ്നി, വാഴാന്‍ നല്‍കരുതെ-നാഥാ. 
സ്തൌമെന്‍... കുറിയേ... 





ചൊവ്വാ സന്ധ്യ 


കോലോകള്‍ 
(ബ്രീക്കുദ്‌ യബ്‌ ലാന്‍) 

ശാന്തം സന്ധ്യാ, വിശ്രമനിശയും, തന്നോ-ന്‍ സംപൂജ്യന്‍ 
ക്ഷീണിതരപ്പോള്‍ വിശ്രമപുര്‍വ്വം സ്തുതികള്‍-പാടുന്നു 
സദയം-സൃഷ്ടാ താതനും; ക്രൂശാല്‍ രക്ഷിച്ചാത്മജനും 
പാവ-ന റൂഹായ്ക്കും. 

ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 
കിന്നരമേന്തി സ്തുതിപാടിടുവിന്‍ ഏ-ന്‍ സോദരരെ 
റൂഹാമൂലം ദാവിദരചന്‍ വീണ-യെ മിട്ടിയപോല്‍ 
ലോകത്തെങ്ങും സല്‍ശാന്തി; ഐക്യം സ്ഥാപിപ്പാൻ നാഥന്‍ 
തന്നോ-ടര്‍ത്ഥിപ്പി൯. 

മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ നിന്നെ-ഞങ്ങള്‍-വിളിക്കു-ന്നാഗതനായി 
പ്രാർത്ഥ-നകേട്ടി-ട്ടാത്മാക്കള്‍മേല്‍-ദയ ചെയ്യേണം 


ദൈവ-കുമാരന്‍-ശോധനവിധികള്‍-ക്കാഗതനാകും 
വന്നീ-ടുന്നാ-ന്യായാധിപനോ-ഭീകരനാര്‍ക്കും 
വിധിതീയാല,വനഗ്നിജ്വാല-ദണ്ബേന്തീട്ട്‌ 

തീയാല്‍ മാറ്റും-ദുഷ്ട-രില്‍നിന്നും-ശിഷ്ടന്മാരെ. 

(്രൂലെ ല്‍മോ) 
സ്വ-ര്‍ണ്ണത്തെപ്പോല്‍ ലോകത്തെ താന്‍ ശോധനച്ചെയും 
കാണും കറയെ, പാവകനപ്പോള്‍ ദഹനം-ചെയ്യും 
ദൈ-വസുതന്‍ തന്‍ വരവിനെയോര്‍ത്തു ഭയമാര്‍ന്നിടുവിന്‍ 
ശീല്രം സര്‍വ്വരു-മനുതാപത്തി-ലഭയം തേടി൯. 


എ൯ മാലിന്യം നിന്‍ മുന്‍ സ്പഷ്ടം മിശിഹാ രാജാ 
വി-ധി ചെയ്യുമ്പോള്‍ നാഥായെന്മേല്‍, ദയചെയ്യേണം. 


മോറാനേശുമ്ശീഹ... (പേജ്‌ 10) 


കൌമാ 


ചം മം ചും പം ചും പം ചം 
ലര ലമ ലമ ലര 





ചൊവ്വാ സൂത്താറാ 


ചൊവ്വാ സൂത്താറാ 
കൌമാ 


കോലോകള്‍ 
(മൊറെദ്റം-ശോകാബേല്‍?) 


സന്ധ്യാനാ-ഥാപ്രാര്‍ത്ഥ-ന ശുശ്രൂഷ; ധൂപം പോല്‍ 
കൈക്കൊള്‍ക തിരുമുമ്പില്‍ 
അര്‍ത്ഥനകള്‍ - കരളലിവാല്‍ - നല്‍കണമെ 
ശ്രീഭണ്ഡാ - രത്തീന്നും ദയ നല്‍ക. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


ജാഗരണോ-ത്സുകനെന്നും - ധന്യന്‍ താന്‍ 
ബലമേറു - ന്നഭയമതാ - യ്‌ തീര്‍ന്നീടും 
ഭീകര വി - ധിനാളിലത്‌ - മുഖ തെളിവാല്‍ 
മിശിഹാസിം - ഹാസന സ - വിധം നിര്‍ത്തും. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(റഹിംഹാത്തോയോ) 


നാഥാ! നിന്നെ - ഞങ്ങള്‍ വിളിക്കു - ന്നാഗതനായി 
പ്രാർത്ഥന കേട്ടി - ട്ടാത്മാക്കള്‍ മേല്‍ - ദയ ചെയ്യേണം. 


ആനനമാകെ - ബാഷ്പം മൂലം - പ്രക്ഷാളി - തമായ്‌ 
വദനം വ്യാസനാല്‍ - ബന്ധിത പാപി - അധിസുഭഗന്‍താന്‍. 
അനുതാപത്താ - ലക്ഷിയിലൊഴുകും - ബാഷ്പകണങ്ങള്‍- 
ക്കൊപ്പം മോഹ - നമല്ലിഹ നൂനം - രത്നക്കല്ലും. 


അനുതാപത്തിന്‍ - ചിത്ര രചന - ക്കിഛിപ്പോനന്‍്‌ 
ബാഷ്പസമാനം - നല്ലൊരുചായം - മറ്റൊന്നില്ല 
അനുതാപത്തിന്‍ - പെരുന്നാളത്രേ - ബാഷ്പകണങ്ങള്‍ 
മിഴിനീരാലെ - മോചനമേറ്റി - ട്ടാനന്ദിക്ക. 


ഉത്തരമരുള്‍ക - അരുള്‍ക ദേവാ - കനിയണമെന്മേല്‍ 
അനുതാപത്തിനു - മാനുഷഹൃദയം - തിരിപ്പിക്കണമെ. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍ 
മസ്മൂറോകള്‍, വിശ്വാസപ്രമാണം, ധൂപപ്രാര്‍ത്ഥന, ഹൂത്തോമോ (പേജ്‌ 12...) 


റു പ്പം റു പ്പം റു പ്പം റു 
ക്തം ക്ത ക്ത ക്തം 





ചൊവ്വാ രാത്രി 


ചൊവ്വാ രാത്രി 
കൌമാ 


ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവനായ... (പേജ്‌ 22) 
രാത്രികാലങ്ങളില്‍ കര്‍ത്താവിന്റെ ഭവനത്തില്‍.. (പേജ്‌ 22) 


ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


എനിയോനോ 


ഉണരുക പാപീ നീ - അവസരമുള്ളപ്പോള്‍; അനുതാപാര്‍ത്ഥം 
വേദന, ബാഷ്പത്താലെ നിന്‍ - കന്മഷമെല്ലാം മാ-യിക്ക 


പാപവിമുക്തിക്കാ-യാഗ്രഹമുണ്ടെങ്കില്‍; വേഗത്തില്‍ നീ 
ദൈവത്തോടര്‍ത്ഥിച്ചീടുക - നിന്‍ കുറ്റമവന്‍ പോ.ക്കീടും 


പാപത്തിന്‍ ദാസ്യ-ത്തിന്നും മാനുഷരെ; രക്ഷിച്ചോ-നാം 
ശക്തന്‍ നീയേ സര്‍വ്വേശാ - സ്തുതിയങ്ങേക്കെന്നും-നാഥാ 


മണിയറവാതില്‍ തുറ-ന്നീടും നേരത്ത്‌ മിശിഹാരാ-ജാ 
വിരുന്നിന്നുതകും വസനങ്ങള്‍-കനിവാലേകുക സ-ര്‍വ്വേശാ 


എന്നില്‍ നിഗൂഡകറ-യോര്‍ത്തു നടുങ്ങുന്നേൻ; ദയ ചെയ്യ-ണമെ 


നരരില്‍ പ്രീയന്‍ നീയല്ലോ - സ്തുതിതേ! നാഥാ! സര്‍വ്വേശാ! 
ബാറെക് മോര്‍. ശുബാഹോ... മെനഓാ... 


നവമാം സ്തോത്രങ്ങള്‍ - നിര്‍മ്മല കിര്‍ത്തനവു-മര്‍പ്പിക്കുന്നു, 
തിരുസവിധത്തില്‍ കേഴുന്നു - സ്തുതിതേ! നാഥാ! സര്‍വ്വേശാ! 


കുറിയേ... കുറിയേ... കുറിയേ... 


ഒന്നാം കൌമാ 
(ദൈവമാതാവിന്റെ) 


എക്ബോ 


വിസ്മിതനായ്‌ ഞാന്‍ - ചരിതം ചൊല്ലാൻ-കന്യാ ക്ഷണിച്ചാള്‍ 
ദൈവകുമാരാ! അത്ഭുതദാതാ; ദാനത്താലെന്‍ വീണയുണര്‍ത്തൂ; 
നിന്‍ ജനനീത-ന്നത്ഭുതപൂര്‍ണ്ണം -രൂപം ചേര്‍പ്പേന്‍. 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കര്‍ത്താവേ! ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 





ചൊവ്വാ രാത്രി 


കോലോകള്‍ 
(മോപ്‌ എയും ദുക്റോനേക്‌) 

ഭാഗ്യവതി! നിന്‍ സ്മൃതിദിവസമതെത്ര മനോജ്ഞം 
നിന്‍ തിരുനാളിന്‍ സുദിനമഹോ കാമ്യം സര്‍വ്വത്ര 
ദയാറാകള്‍ പള്ളികളും സ്തുതി പാടുന്നു 
കരയും കടലും മോദത്തോടാര്‍ക്കുന്നു സ്തോത്രം 
നിദ്രിതര്‍ ഞ-ങ്ങള്‍ക്കുണര്‍വ്വേകുകയും; 
സ്തുതി പാടാനര്‍ഹത നല്‍കുകയും 
ചെയ്തോനെല്ലാരില്‍ നിന്നും-സ്തോത്രം ഭുവിസ്വര്‍ഗ്ലേ. 


ബാറെക് മോര്‍. ശുബഹോ... 
മറിയാമെ! നിന്‍ നാമം പുകഴുന്നെങ്ങും 
കര്‍ത്തന്‍മാനിതയാം നിന്നെയാര്‍ മാനിക്കുന്നില്ല! 
രാജാധീശന്‍ വാണോരരമന നീ താന്‍ 
വചനം ദേവേശനെയേറ്റ നവഗ-ഗനം നീ താന്‍ 
തീജ്വാലക്കാലിംഗനമേകി-ഉഗ്രാഗ്നിക്കേകി സ്തന്യം നീ! 
നിന്നില്‍ നിന്നുല്‍ഭൂതനവന്‍ സര്‍വ്വേ-ശന്‍ വന്ദ്യന്‍. 


മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(മാനീ ഹോദെ ബ്സുല്‍ത്തൊ) 


ശുദ്ധിമതിയെ നിന്നുടെ പ്രാർത്ഥന ഞങ്ങടെകൂടെ 
നിന്‍പ്രാര്‍ത്ഥനയെ നാഥന്‍ കേട്ടു പുണ്യം നല്‍കും. 


തലമുറതോറും പുകഴേറുന്നീക്കന്യകയാര്‌- 
തമസ്സീലോകത്തിന്മേല്‍ വാഴാനിടനല്‍കാത്തോള്‍? 
മറിയാമ്മിന്‍്റെ മുഖപത്മമഹോ ശോഭാപൂര്‍ണ്ണം 
അവളുരചെയ്കേ-അധരങ്ങളില്‍ നി-ന്നര്‍ക്കന്നുദയം! 


ലോകധ്വാവില്‍ ജീവനെയേകിയൊരാശൂശേപ്പാ 
നമ്മുടെ പ്രാർത്ഥന ഈശന്നര്‍പ്പിച്ചവള്‍ യാചിക്കും 
നാഥന്‍, പുത്രന്‍, ദൈവവുമായോനോടര്‍ത്ഥിക്കും 
അതിനായ്‌ പീഡകളേറ്റൊരുലോകെ ദയ വര്‍ഷിക്കാന്‍ 


ഒമ്പതുമാസം നിന്നെ വഹിച്ച ജനനിയെയോര്‍ത്ത്‌ 
ക്രോധദണ്ഡീ ഞങ്ങളില്‍ നിന്നും നീക്കുക നാഥാ. 





ചൊവ്വാ രാത്രി 


രണ്ടാം കൌമാ 
(പരിശുദ്ധന്മാരുടെ) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 
(ബ്രീക്കു ഹൈലോ) 
സഹദേര്‍ക്കെല്ലാം-ബലമേകിയൊരാ ശക്തന്‍ ധന്യന്‍ 
അവരുടെ മൃതിദിനമാഘോഷിച്ചോന്‍; 
നാനാദിശയില്‍ ബഹുമാനിച്ചോന്‍, 
അവര്‍ തന്‍ ചിത്തെ-സ്നേഹത്തികവും-വച്ചോന്‍ ധന്യന്‍. 


കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്്‌തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(ഈന്‍ഹാനോനോ മോറാന്‍) 


നീതിഷ്ഠര്‍ പീഡിതരായിത്തീര്‍ന്നിട്ടും നീ 
എന്തേ മൌനം കാക്കുന്നു, കനിവേറും നാഥാ? 
ഏശായാ ഛേദിതനായി, പീഡിത ദാവീദ്‌! 
ദാനിയേലോ കൂപത്തില്‍, യൂഹാനോന്‍ വധിതന്‍! 
ദൈവാഗാരത്തില്‍ സ്കറിയായും; ന്യായസ്ഥാനെ ശ്മൂനീ സുതരും 
പീഡിതരെ കരുതുന്നവനെ! കനിവാല്‍ ദയ ചെയ്ക. 
ബാറെക് മോര്‍. ശുബഹോ... 


ന്യായാധിപസവിധം സഹദേര്‍ ചെന്നൊരുനേരം 
ക്രൂശിതനാലാത്മായുധധാരികളായ്‌ നിലകൊണ്ടാര്‍ 
വിശ്വാസത്താല്‍ ചിത്തം സുസ്ഥിരമാക്കി 
ബഹുവിധപീഡകളേറ്റിട്ടും ഇളകാതവര്‍ നിന്നു 
ജയമിവിടെ, വാനില്‍ ശ്രേഷ്ഠതയും 
അവര്‍ ഞങ്ങള്‍ക്കാത്മാവിനു കോട്ട 
അവരുടെ മറവില്‍ ചേര്‍ക്കണമേ കരുണാമയനേശു! 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


കര്‍ത്താവേ! കൃപ ചെയ്യണമേ... (പേജ്‌ 25) 





ചൊവ്വാ രാത്രി 


മൂന്നാം കൌമാ 
(അനുതാപം) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 
എക്ബോ 
(വോയ്‌ ലീ ദഹവീസ്‌) 
സിദ്ധർ സഹിതം-പാര്‍ത്തിട്ടും ഞാന്‍-വ്യര്‍ത്ഥനതായി! 
അവരുടെ രീതി പഠിച്ചില്ലൊട്ടും! 
അവരുടെയറകള്‍ക്കന്യനുമായി! 
തന്‍നിവഹത്തീ-ന്നെന്‍ പാപങ്ങളെന്നെയകറ്റി! 


കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(ദാവീദ്‌ ഹവ്‌ബാര്‍ഈശായ്‌) 


ഈശായ്‌ സുതദാവീദ്‌ - കിര്‍ത്തനമോതി 


സുഖനിദ്രയില്‍ നിന്നെന്നെയുണര്‍ത്തീട്ടുരചെയ്താനേവം 
ഫ്ലീന്തേ നീ നിദ്രിതനാകുന്നുത്ഥിതനാക 


വിധിയാളന്‍ രജനിയിലല്ലോ കൈക്കൂലി വാങ്ങുന്നു 
ഉത്ഥിതനായ്‌ മോചനമര്‍ത്ഥിക്ക; ബാഷ്പത്താല്‍ സംപ്രിതൻ നാഥന്‍ 
രാപകല്‍ വാതില്‍ തുറക്കുമവന്‍-അനുതാപിക്കായി. 

ബാറെക് മോര്‍. ശുബഹോ... 


എന്‍ചിത്തമുണര്‍ത്തുക നിശയില്‍ ദൈവകുമാരാ 
കൃപനിധിനിന്നെ സ്തുതിചെയ്വാന്‍-സ്തോത്രം പാടീടാൻ 
പാപത്തിന്‍ ജലധിയിലെന്നെ താഴ്ത്തി നീചന്‍ 
നിദ്രയിലെന്നെ വീഴ്ത്തുന്നു-നിന്‍സ്തുതി പാടായ്വാന്‍ 
ഉത്ഥിതനായാരാധിപ്പാനും; നിന്‍ കനിവിലഭയം തേടാനും 
നല്കുക ശക്തി മുഖതെളിവാല്‍ സ്തോത്രം പാടാനും. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
ദുഷ്ടന്മാരില്‍ കാരുണ്യം പൂണ്ടോനെ... (പേജ്‌ 27) 


ഹാലേ... ഹാലേ... ഹാലേ... ദൈവമേ നിനക്കു സ്തുതി (3 പ്രാവശ്യം) 
കരുണയുള്ള ദൈവമേ! നിന്‍റെ കരുണയാല്‍... (പേജ്‌ 27) 
നാം ദൈവത്തിന്റെ മക്കളായി തീരുവാന്‍... (പേജ്‌ 27) 
മറിയാം പറഞ്ഞതെനത്തെന്നാല്‍... (പേജ്‌ 27) 





ചൊവ്വാ രാത്രി 


മാവുര്‍ബോ ശീലുകള്‍ 


വെടിപ്പുളളവളും, മഹത്വമുളളവളും സൂന്ദര്യപൂര്‍ണ്ണയുമായ പ്രകാ- 
ശത്തിന്റെ മാതാവേ! ദൈവമാതാവായ കന്യകയായി നിന്നെ മാത്രമേ 
ഞങ്ങള്‍ അറിയുന്നുളളു. ഞങ്ങള്‍ എല്ലാവരും നിന്നെ പുകഴ്ത്തുന്നു. 


മറിയാം അവളുടെ കൃപ നിമിത്തം രാജാധിരാജന്‌ മാതാവായി 
ത്തീര്‍ന്ന മാതാവേ! നിന്റെ പ്രാർത്ഥനകളാല്‍ ഞങ്ങള്‍ എല്ലാവര്‍ക്കും 
അനുഗ്രഹം ലഭിക്കുവാനായി മ്ശിഹായോടു നീ അപേക്ഷിച്ചു 
പ്രാര്‍ത്ഥിക്കണമെ. 


തന്നോടുള്ള സ്നേഹത്താല്‍ രാജാധിരാജനു ബലിയായിത്തീര്‍ന്ന 
സഹദേന്മാരേ! നിങ്ങളുടെ പ്രാർത്ഥനകളാല്‍ ഞങ്ങള്‍ എല്ലാവര്‍ക്കും 
കരുണ ഉണ്ടാകുവാനായി മ്ശിഹായോടു നിങ്ങള്‍ അപേക്ഷിച്ചു 
പ്രാര്‍ത്ഥിക്കണമെ. 


സകലത്തിന്റെയും നാഥാ! നിന്റെ രാജ്യത്തിന്റെ മേശയിങ്കല്‍ നീതിമാ- 
ന്മാരുടേയും പുണ്യവാന്മാരുടേയും സംഘങ്ങളില്‍, നിന്നില്‍ ശരണ- 
പെട്ട്‌ നിദ്രപ്രാപിച്ച നിന്റെ ദാസരുടെ ആത്മാക്കളെ വസി പ്പിക്കയും 
ആശ്വസിപ്പിക്കയും ചെയ്യണമെ. 

ബാറെക്മോര്‍. ശുബ്ഹൊ... മെനഓ... 


പിതൃപുതപരിശുദ്ധാത്മാവായ സത്യേകദൈവമേ, വിശുദ്ധ മൂന്ന്‌ 
ക്നമാകളായി സാരാംശത്തില്‍ സമമായിരിക്കുന്ന ശക്തിയായുള്ളോ- 
വേ! നിന്നെ ഞങ്ങള്‍ മഹത്വപ്പെടുത്തുന്നു. 

സഹോദരന്മാര്‍ ഒരുമിച്ചു വസിക്കുന്നത്‌... (പേജ്‌ 28) 


ഉറങ്ങിയവരെ നിങ്ങള്‍... (പേജ്‌ 30) 
ത്രിത്വത്തിനു സ്തുതി... (പേജ്‌ 32) 


കുക്കിലിയോന്‍ 
നീതിമാന്‍ പനപോലെ... 
ഒരുപോലിങ്ങും... 
കോലോകള്‍ 
(ഒസ്‌ യോ അത്ത്‌ ഹാക്കീമോ) 


) വിശ്രുതവൈദ്യാ രോഗാര്‍ത്തര്‍ക്കായ്‌ 
സൌഖ്യം നല്‍കാനേകി നിനക്കീശന്നധികാരം 
ഞങ്ങള്‍ക്ക്‌ നിന്‍ തിരുശേഷിപ്പഭയസ്ഥാനം 
നിന്നര്‍ത്ഥനയാല്‍ പ്രാര്‍ത്ഥനകള്‍ സാധിതമാകട്ടെ 
രോഗാര്‍ത്തര്‍ സൌഖ്യം; വിഷമിപ്പോ- 





ചൊവ്വാ രാത്രി 


രാശ്വാസമെന്നും നേടട്ടെ 
ദൂരസ്ഥര്‍ പ്രത്യാഗമനം, മോചനമെങ്ങള്‍ക്കും. 


ബാറെക് മോര്‍. ശുബഹോ... മെന... 


നാഥാ! നിന്‍ വരവുവരേയ്ക്കും സഭയില്‍ നിന്നും 
മക്കളില്‍ നിന്നും മോര്‍ (........) സ്മൃതി മ-ങ്ങിടരുതേ 
ദയറാകള്‍ പള്ളികളീന്നും നാനാദിശിയില്‍ 
സ്തുതിയുയരട്ടേ നിന്‍ പേര്‍ക്കായ്‌ വര്‍ധി-തമായെന്നും 
സ്തുതിയുയരേ-ഈറേന്മാര്‍ വൃന്ദം 
ഭൂവി, മനുജര്‍-സ്‌തോത്രവുമര്‍പ്പിക്കും 
ഭക്തര്‍ സ്മൃതി വിസ്തൃതമാക്കും തിരുനാ-മത്തിന്നായ്‌. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


കര്‍ത്താവേ! ദയചെയ്യേണം 
പരികര്‍മ്മങ്ങള്‍ കൈക്കൊള്‍ക 
ശ്രീഭണ്ഡാരത്തീന്നന്‍പും 
പാപവിമുക്തിയുമേകേണമെ. 


മാനവര്‍ രാവില്‍ സ്തുതിപാടും 
വാനോരൊപ്പമുണര്‍വ്വോടെ 
നിദ്രിതനാകാത്തുത്ഥിതന്‌ 
സ്തുതിഗാനങ്ങളര്‍പ്പിക്കും. 
വത്സലരെ നിദ്രയിലെപ്പോല്‍ 
പാപത്തില്‍ മുഴുകിടാ നാം 
വരസഹിതം മണിയറ പൂകാന്‍ 
വാതില്‍ക്കല്‍ നിലകൊണ്ടീടാം. 


പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കുന്നോനെ 
യാചനകള്‍ നല്‍കുന്നവനെ 
പ്രാര്‍ത്ഥനയില്‍ പ്രീതിപ്പെട്ടു 
ദയയാല്‍ യാചന നല്‍കേണമേ. 
അത്യുന്നതങ്ങളില്‍ സ്വര്‍ഗ്ഗീയ മാലാഖമാരും... (പേജ്‌ 33) 
മോറാനേശുമ്ശിഹാ! ... (പേജ്‌ 10) 


കൌമാ 


റു പ്പം റു പ്പം റു പ്പം റു 
ലു ര ക്ട ര 





ചൊവ്വാ പ്രഭാതം 


ചൊവ്വാ പ്രഭാതം 
കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 35) 
ദൈവമേ നിന്‍റെ കൃപയിന്‍പ്രകാരം.... (പേജ്‌ 35) 
എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു... (പേജ്‌ 38) 
എനിയോനോ 
(നുഹറെ ദ്ഒല്‍മോ) 


ലോകത്തിന്‍ പ്ര-ഭയാം - ദൈവാത്മ-ജനെ 
നിന്‍ മുന്‍ വന്ന-ടിയാന്‍, കൃപയെ-ന്മേല്‍ ചെ-യ്ക 


ദേവാ മിശിഹായേ - താത-ന്‍ കിരണ-വുമെ; നിന്‍ മുന്‍... 
ഭീകരനേ സ്തുത്യാ - അത്ഭുത കര്‍ത്താവേ; നിന്‍ മുന്‍... 
പാപംചെയ്ത-ടിയാന്‍, നിയമം - ലംഘിച്ചേന്‍; നിന്‍ മുന്‍... 
പാപി-കളില്‍ ദയവാന്‍, താപി-കളില്‍ പ്രീത-ന്‍; നിന്‍ മുന്‍... 


വാനോരുടെ നാഥാ, മാന-വരുടെ ശ-രണം; നിന്‍ മുന്‍... 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


ത്രിത്വത്തിലേക-മായാരാദ്ധ്യന്‍ നീ; നിന്‍ മുന്‍... 
പ്രകാശത്തിന്‍റെ സൃഷ്ടാവിന്നു സ്തുതി... (പേജ്‌ 38) 


എക്ബോ 
(അബ്ഹാവ്നുഹറൊ ഗായോ) 


ശോഭിതമുഷസ്സി-ങ്കല്‍ ദൂത-ന്മാര്‍, പരികര്‍മ്മിക്കു-ന്നു 
പുലരിയിലഖിലാ-ണ്ഡം നിന്‍ മു-മ്പില്‍, സ്തോത്രം പാടുന്നു. 


സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ 


സ്ത്രീകളില്‍ വാഴ്ത്തപ്പെട്ടവളും വിശ്വാസികളുടെ പ്രശംസയും തന്റെ 
ജനനിയുമായ മാതാവിന്റെയും പുണ്യവാന്മാരുടെ സമൂഹത്തിന്റെയും 
നിബിയന്മാരുടെ നിരയുടെയും ശ്ലീഹന്മാരുടെ ഗണത്തിന്റെയും 
സഹദേന്മാരുടെ കൂട്ടത്തിന്റെയും മല്പാന്മാരുടെ ക്രമത്തിന്റെയും 
ഓര്‍മ്മയെ സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കി ബഹുമാനിക്കു- 





ചൊവ്വാ പ്രഭാതം 


കയും തന്റെ ശരണത്തിന്മേല്‍ നിദ്ര പ്രാപിച്ചു മരിച്ചവര്‍ക്ക്‌ ജീവന്‍ 
വാഗ്ദാനം ചെയ്യുകയും ചെയ്ത തനിക്ക്‌ സ്തുതി... ബ്കുല്‍ഹൂന്‍... 


സെദറാ 


ന്യായപ്രമാണ ശുശ്രൂഷയുടെ ആചാര്യന്മാരായിത്തീര്‍ന്ന്‌ നിന്നെ 
പ്രസാദിപ്പിച്ച പരിശുദ്ധപിതാക്കന്മാരും മഹത്വമുള്ള നിന്റെ 
വെളിപാടിനെ മുന്‍കൂട്ടി അറിയിച്ച നിബിയന്മാരും ലോകത്തില്‍ 
ജീവദായകമായ നിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും നിന്റെ 
അധികാരത്താല്‍ മനുഷ്യര്‍ക്കു മാമോദീസാ നല്‍കുകയും ചെയ്ത 
ശ്ലീഹന്മാരും നിന്റെ ദൈവത്വത്തില്‍ ഏറ്റുപറഞ്ഞു സകലത്തിലും 
നിന്നെ ബഹുമാനിക്കുകയും ചെയ്ത മദ്യാനന്മാരും നിന്റെ 
സത്യത്തെ നിലനിര്‍ത്തിയ സ്തുതി ചൊവ്വാക്കപ്പെട്ട മല്പാന്മാരും 
നിന്റെ സത്യവചനങ്ങളെയും ദിവ്യകല്പനകളെയും പിന്തുടര്‍ന്ന 
യീഹീദായക്കാരും ദയറാക്കാരും തങ്ങളുടെ കുരിശെടുത്തു നിന്റെ 
പിന്നാലെ വന്നവരും പ്രത്യേകിച്ച്‌ രണ്ടാമത്തെ സ്വര്‍ഗ്ഗമായിത്തീര്‍ന്ന 
കിര്‍ത്തിയുളളവളും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകമറിയാ- 
മിന്‍്റെയും നിന്റെ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാല്‍ 
കോപത്തിന്റെ വടികളെ ഞങ്ങളില്‍നിന്ന്‌ കടത്തിക്കളഞ്ഞു ഞങ്ങളുടെ 


ആയുസ്സിന്റെ നാളുകളില്‍ നിന്റെ സമാധാനത്താല്‍ ഞങ്ങളെ 
നടത്തണമെ. നിന്റെ കരുണയാല്‍ രോഗികളെ സന്ദര്‍ശിക്കുകയും 
ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെ. 
സത്യവിശ്വാസത്തോടുകൂടി നിന്റെ പ്രത്യാശയില്‍ നിദ്രപ്രാപിച്ചവര്‍ക്ക്‌ 
ആശ്വാവും നല്ല ഓര്‍മ്മയും പ്രദാനം ചെയ്യണമെ. ഞങ്ങളെയും 
അവരെയും നിന്റെ വലത്തുഭാഗത്തെ നില്‍പ്പിന്‌ അര്‍ഹരാക്കണമെ. 
ഞങ്ങള്‍ നിനക്കും നിന്റെ പിതാവിനും... ഹോശോ... 


കോലോകള്‍ 

(ബ്‌ ഏദോനൊ ദ്സപ്രോ) 
പെത്ശോമൊ.: പുലരിയ്‌/ലെന്‍ ശബ്ദം കേള്‍ക്കുകനാഥാ ഹാമേഷ്ുയ്ാ 
ഉഷസ്സിങ്കല്‍ ധൂപം - അര്‍പ്പിക്കുന്നേരം, 
വാനില്‍ ദൂതന്മാര്‍ - സ്തോത്രം പാടു - ന്നു 
നിര്‍മ്മലരാചാര്യര്‍ - പാപികള്‍ പേര്‍ക്കായി 
പാപഹരം ധൂപ - മര്‍പ്പിച്ചീടു-ന്നു ഹാ- ഹാ- 
നാഥാ നീയവരോടുത്തരമരുളേണം. 

ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 





ചൊവ്വാ പ്രഭാതം 


കൂപത്തിന്‍ കരയില്‍ - തോയം യാചിച്ചാ 
ശമാറായ സ്ത്രീയെ - യാകര്‍ഷിച്ചോന്‍ ധ - ന്യന്‍ 
നീയര്‍ത്ഥിച്ചജലം - അവളേകിയതില്ല 
ജീവോഷധിയുറവ നല്‍കിയവള്‍ക്കീ-ശന്‍ ഹാ- ഹാ- 
സഭയെ, സുതരേയും രക്തത്താല്‍ വീണ്ടു. 
ദൈവമാതാവു 
മാതാ ധന്യവതി, യാചിക്കുന്നടിയാര്‍ 
നിന്നില്‍നിന്നുദയം ചെയ്തോനോടര്‍ത്ഥി-ക്ക 
തന്‍കാരുണ്യത്താല്‍, കടമെല്ലാം പോക്കി 
അന്ത്യത്തീര്‍പ്പില്‍ നിന്നടിയരെ നീക്ക-ട്ടെ ഹാ- ഹാ- 
നിന്‍പ്രാർത്ഥനയഭയം കോട്ടയുമാകട്ടെ. 


ധൃതിയേറും മുകിലെ - മറിയാമെ ചൊൽക 
ലോകങ്ങള്‍ക്കധിപനെയെങ്ങനെ നീ പേറി? 
ഗര്രിയേല്‍ വന്നു - ലോകത്തിന്‍ ത്രാതാ 
നിന്നില്‍നിന്നുദയം ചെയ്യുന്നെന്നോതി ഹാ- ഹാ- 
അവനത്രെ സത്യം, ലോകപരിത്രാ-താ. 


പരിശുദ്ധന്മാര്‍ 


തന്നുള്ളംകൈയ്യില്‍ തിരുസഭയെപ്പണിതി- 

ട്ടതിലൊരു ബലിപീഠം സ്ഥാപിച്ചോന്‍ സ്തു - ത്യന്‍ 
നിബിയര്‍, ശ്ലീഹന്മാര്‍, അമലര്‍ സഹദരുമാ- 
മുത്തമനിക്ഷേപം സഭയില്‍ സ്ഥാപി - ച്ചാന്‍ ഹാ- ഹാ- 
സഭയെ സുസ്ഥിരമായ്‌ സ്ഥാപിച്ചോന്‍ വ-്ദ്യ൯. 


നിരവധി കഷ്ടതകള്‍ - എന്തു പ്രതീക്ഷിച്ച്‌ 
സഹദേന്മാര്‍ നിങ്ങള്‍ സാമോദ - മേററു? 
കണ്ണാല്‍ കാണാത്ത - കര്‍ണ്ണം കേള്‍ക്കാത്ത 
ചിത്തം നിനയാത്ത ഫലമാണാകാംക്ഷ ഹാ- ഹാ- 
ഭക്തര്‍ക്കായീശന്‍ നേര്‍ന്നൊരു സമ്മാ-നം. 


ഏക പരിശുദ്ധന്‍ 
ക്ലേശിപ്പോര്‍ക്കെല്ലാം അഭയം നീയല്ലൊ 
സിദ്ധന്‍ മോര്‍ (.......) ഉത്തരമേകേ - ണമെ. 
രോഗികള്‍ വ്യാധിസ്തര്‍, സ്വസ്ഥതയേല്‍ക്കണമെ 
ദുര്‍ഭൂതാവിഷ്ഠാര്‍ക്കേകുക സ്വാത --ന്ത്ര്യം. ഹാ- ഹാ- 
നിന്‍പ്രാർത്ഥനയഭയം കോട്ടയുമാക്‌ട്ടെ. 





ചൊവ്വാ പ്രഭാതം 


പ്രഭാതം 
ഉഷസ്സിങ്കല്‍ ദാവീദ്‌ - ദൈവാലയമുള്ളില്‍ 
പ്രാര്‍ത്ഥിച്ചാനേവം - ദേവാ ശ്രദ്ധി-ക്കെന്‍ 
യാചന, ധ്യാനങ്ങള്‍, സങ്കടനാദങ്ങള്‍ 
ധരയിന്‍ രക്ഷകനെ, സ്തോത്രം തെ നാഥാ ഹാ- ഹാ- 
പാപവിമുക്തിയതിന്നര്‍ഹതയേകേ-ണമെ. 

അനുതാപം 
പാപിയിനിപാപം ചെയ്യരുതതികരുതല്‍ 
നിഷ്പാപനുവേണം നീതിയതാ നി - ല്‍പ്പൂ. 
ഓരോ മര്‍ത്യന്റെ ചെയ്തികളെഴുതുന്നു 
മുഖപക്ഷം തെല്ലുമില്ലവിടെ നൂനം. ഹാ- ഹാ- 
ഗുപ്തമതറിവോനെ ദയചെയ്യണമെന്മേല്‍. 


തിരുമുമ്പില്‍വന്നു - വാതില്‍ക്കല്‍ മുട്ടു- 
ന്നിവരുടെ യാചനകള്‍ നല്‍കിടുക നാ-ഥാ 
അര്‍ത്ഥികള്‍ പ്രാപിക്കും - അന്വേഷകര്‍ കാണും 
വാതില്‍ തുറന്നീടും മുട്ടുന്നോര്‍ക്കായി ഹാ- ഹാ- 
താപിക്കായ്‌ വാതില്‍ തുറക്കുന്നോൻ ധ-ന്യന്‍. 


പരേതര്‍ 
പ്രാർത്ഥനകളിലോര്‍ക്കാം - സല്‍മൃതരായവരെ 
വിഗതര്‍ വിസ്മൃതരായ്ത്തീരരുതൊരുനാളും 
ബലിപീഠത്തിങ്ക - ലവരെ സ്മരിച്ചീടാം. 
സതതമവര്‍ക്കതിനാല്‍ ശാന്തിലഭിച്ചീടും ഹാ- ഹാ- 
ഉത്ഥാനകനങ്ങേക്കവര്‍ സ്തോത്രം പാ-ടും. 
മൊറിയോ... 
ഫഎത്രോ (പേജ്‌ 41) 
കോലോകള്‍ 
(ബ്ഏദൊന്‍ സപ്രോദ്മെസ്പതഹിന്‍) 
പെത്ശോമൊ: ദൈവത്തിന്‍ തമാവിഷ്ടം പോല്‍ 
സ്വര്‍ഗ്ഗകവാട - മുഷസ്സിങ്കല്‍ 
പ്രാർത്ഥനനേരം - തുറക്കുന്നു 
ശുശ്രൂഷകള്‍ നീ കൈക്കൊണ്ടു, 
കനിവോടുത്ത - രമരുളണമെ 
യാചിക്കുന്നോ - ര്‍ക്കേകണമെ; 
ശരണം സംരക്ഷണവും നീ. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


64. 





ചൊവ്വാ പ്രഭാതം 


വലഭാഗസ്ഥി - തനാം പുത്രാ, 
ഉഷസ്സില്‍ ചേ - വര്‍ ഭൌമികരും 
സ്തുതിഘോഷങ്ങള്‍ പാടുന്ന, 
ങ്ങിരുളും മൃതിയും - സാത്താനും 
തിരുകല്‍പ്പനയാല്‍ നീങ്ങിയിതാ 
നിന്‍ പ്രഭ ഭൂവില്‍ വാഴുന്നു. 


ദൈവമാതാവ്‌ 


താതന്‍ ശ്ലോമ്മോ ഗര്ബിയേല്‍ 
മൂലം മേലീന്നാ ധന്യാ 
മറിയാമ്മിനു നല്‍കപ്പെട്ടു 

തീ പൂണ്ടോന്‍ വായില്‍ തിങ്ങും 
ശ്ലോമ്മോ ചൊന്നാൻ നാഥന്‍ നിന്‍ 
കൂടെ, തന്നുദയം നിന്നില്‍. 


ഗപ്രിയേലിന്‍ ഗീരുകളില്‍ 

മറിയാം വിസ്മിതയായ്ത്തീര്‍ന്നു 
ശക്തിയുടാവാസം വന്നെ- 

-ന്നേറ്റം ബോദ്ധ്യ-ത്തൊടു ചൊന്നാൾ 
ഞാനോ നാഥന്‍ തന്‍ ദാസി: 

നിന്‍ ചൊല്ലെന്നില്‍ ഭവിക്കട്ടെ. 


പരിശുദ്ധന്മാര്‍ 
ശ്ലോമ്മോ തന്‍ നിബിയന്മാര്‍ക്കും 
ശ്ലോമ്മോ തന്‍ ശ്ലീഹന്മാര്‍ക്കും 
ശ്ലോമ്മോ ശ്ലോമ്മോ നാഥങ്കല്‍ 
കൂറേറും സ - ഹദേന്മാര്‍ക്കും 
ശ്ലോമ്മോതന്‍ മ - ക്കള്‍ വസിക്കും, 
പരിശുദ്ധസഭക്കും ശ്ലോമ്മോ. 


സഹദേന്മാരേ - രണഭൂവില്‍ 
നിന്നതു നിങ്ങള്‍ - തനിച്ചല്ല 
നാഥന്‍ നിങ്ങളുമൊത്തെത്തി 
ചിത്തേ ധീര - തയേകിയവന്‍ 
നിര്‍മ്മലസ്നേഹം - കണ്ടതിനാല്‍: 
നിങ്ങളുടോര്‍മ്മയെ മാനിച്ചു. 





ചൊവ്വാ പ്രഭാതം 


ഏക പരിശുദ്ധന്‍ 
വേഗതയേറും - പക്ഷങ്ങള്‍ 
ആബൂന്‍ മോര്‍ (......) നേടി 
ചിറകാലുന്നത പദമേറി 
പ്രതിഫലമേറ്റം - പ്രാപിച്ചാന്‍ 
നിന്‍ജീവിത മാ - ഹാത്മ്യത്താല്‍: 
നാഥനെയെതിരേല്‍പ്പാൻ പോകും. 

അനുതാപം 

നിന്‍രാജ്യം വ - രണം നാഥാ 
വാനതിലെപ്പോ - ലുര്‍വിയിലും 
നിന്തിരുവിഷ്ടം നിറവേറെ- 
_ട്ടെന്‍ പാപങ്ങള്‍ - മോചിക്ക 
പരിശോധനയി - ല്‍ പൂകാതെ: 
ദുഷ്ടനില്‍നിന്നും രക്ഷിക്ക. 


ശൌലില്‍ നിന്നും - ദാവീദെ 
സംരക്ഷിച്ചാ - കൃപ കാക്കും 
സഭയേയും തല്‍സുതരേയും; 
വൈദികര്‍ നിലനിന്നീടട്ടെ; 
ധന്യര്‍ മഹത്വം പാപികളോ; 
പാപവിമുക്തിയുമേല്‍ക്കട്ടെ. 


ദൈവസുതര്‍ നാമാകാനാ- 
-യായുഷ്ക്കാലത്തില്‍ ചൊല്ലി 
തന്നാത്താതരെയോര്‍ക്കേണം, 
അക്ഷയരാജ്യെ ദൈവസുതന്‍ 
വിമലര്‍, ശുദ്ധ - ന്മാരോപ്പം, 
വിശ്രമ ശാന്തി നല്‍കട്ടെ. 


കുക്കിലിയോന്‍ 
(ലോതെഹസംബ്റാശിഏ) 


ദുഷ്ടരിലരിശം തോന്നേണ്ട ഹാ- 
പാപികളില്‍ വൈ.രാഗ്യമതും. 


ഈശനിലാശ്രയമൊടുനന്മകള്‍ ചെയ്ക ഹാ- 


ഭൂവില്‍ വിശ്വാസം തേടിടുക. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


66 





ചൊവ്വാ പ്രഭാതം 


എക്ബൊ 
(ബ്ഏദൊന്‍ സപ്രോ) 
ഉഷ:കാലത്തില്‍; സൃഷ്ടിനമിക്കുന്നു - നിന്നെ 
സൃഷ്ടികളീന്നിരുളിനെ നീക്കിയ സര്‍വ്വേശാ! 
സ്തുതി തേ! സതതം. 
സ്തൌമെന്‍... കുറിയേ... 


കോലോകള്‍ 
(ബ്ഏദൊന്‍ സപ്രോ എശ്തദറാസ്‌) 
ധന്യന്‍ നോഹ പ്രഭാത-ത്തില്‍ പ്രാവിനെയ-യച്ചാന-ന്നു 
പ്രളുയജലാധിക്യം മൂലം; പേടകപ്രത്യാഗതനക്കപോതം; 
ഐക്യസമാധാനത്തിന്‍ ചിഹ്നം, ഒലിവിലകള്‍ പേറിക്കൊണ്ടു. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


ധന്യന്‍ മോശ പ്രഭാത-ത്തില്‍ ഗിരിമേലേ-റി പ്രാര്‍ത്ഥി-ച്ചാന്‍ 
ഉടയോനവനുത്തരമരുളി; മെസ്രേന്‍ ദാസ്യത്തില്‍ നിന്നും 
ഇസ്രായേലിനെ രക്ഷി-പ്പാൻ വടിയുമധി-കാരവുമേകി. 
മൊറിയോ... 
മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
നശ്വരമാമിപ്പുലരിയതി(യ്യില്‍ - നാഥാ ദയചെയ്ക (ആടിയാരില്‍; 


ശാശ്വതമാമപ്പുലരിയിലോ(മ്മോ) - വലഭാഗം ചേര്‍ക്കുക നാഥാ. 


ഉഷസ്സതിലെല്ലാ സൃഷ്ടികളും (മ്മും) - നിന്‍ വാതില്‍ക്കല്‍ മുതഉട്ടുന്നു; 
ശ്രീഭണ്ഡാരത്തില്‍ നിന്നും(മ്മും) - ദയയും മോചനവും(ഉം) നല്‍ക. 
(മെന്‍ സപ്രോ ല്സപ്രോ) 
ഉ-ഷസ്സുമുത - ലുഷസ്സു വരേക്കും 
നി-ന്‍ രക്ഷ - ക്കായ്‌ കാം - ക്ഷിച്ചേന്‍; 
നി-ന്‍ വരവി - ൯ മഹതാ - മുഷസ്സില്‍ 
വ൮-ല ഭാഗം നിര്‍ത്തേണമിവരെ. 


ഒലിവിലപേറിയൊരപ്രാവ്‌ 
നോഹിന്‍ സവിധമണഞ്ഞതുപോല്‍ 
കരുണാകനിവുകളേന്തി - ക്കൊ- 
-ണ്ടടിയാരര്‍ത്ഥനകളെത്തട്ടെ. 


കര്‍ത്താവേ നിന്നെ സ്തുതിക്കുന്നതും.... (പേജ്‌ 44) 


കൌമാ 


ചം മം ചും പ്പം ചും പം ചം 
ലല ലമ ലമ ലല 





ചൊവ്വാ മൂന്നാം മണി 


ചൊവ്വാ മൂന്നാം മണി നമസ്‌കാരം 


കൌമാ 
കോലോകള്‍ 

(ബ്മസ്‌ ലെ മാലെല്‍) 
ദൃഷ്ടാന്തമുപമകള്‍ വഴിയായി നാഥ-നുപദേശിച്ചന്ന്‌ 
സ്വര്‍ഗ്ഗരാജ്യം മണവാളന്റെതിരേല്‍പ്പിന്‌ ദീപമെടുത്ത 
കന്യകമാര്‍പോലവരന്ന്‌ നിദ്രയിലാണ്ട്‌ മേവീടു-ന്നേരം 
വ-രനുടെവരവായെന്നുള്ളോരുല്‍ഘോ-ഷത്താല്‍ ധീ-മതികള്‍ 
അ.-വനൊ-പ്പംപൂകി; മണിയറതന്നി-ലാമോദം 
ദോഷികള്‍ വാതില്‍ക്കല്‍മേവി വിലപിച്ചേറ്റം നെടുവീര്‍പ്പോടുകൂടി. 

ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 


അന്‍-പുടയോനെ നിന്‍വാതില്‍:മുട്ടുന്നു-ദാസ-ര്‍ നാദം 

ആരാ-ധകരുടെയാവശ്യം നാഥാ-നിരസിക്കരുതേ-നീ 

കണ്ണീ-രോടെ വിളിച്ചാളപ്പാപി-നി മോചനമേറ്റ-ല്ലോ 

നി-ന്നാചാര്യര്‍ തന്‍ ബാഷ്പാല്‍, തിരു-സഭയൊടു കനിയുക-നാഥാ 

പാ-പി-കള്‍ഞങ്ങള്‍; തിന്മകള്‍ വര്‍ദ്ധി-ക്കുന്നനിശം 

ഉത്തമനെ ദയചെയ്യണമെ, പാപക്കറക-ളെല്ലാം മാ-യി-ക്ക. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ നിന്നെ-ഞങ്ങള്‍-വിളിക്കു-ന്നാഗതനായി 
പ്രാർത്ഥ-നകേട്ടി-ട്ടാത്മാക്കള്‍മേല്‍-ദയ ചെയ്യേണം. 


വേദനയോടെയാത്മാവുര ചെയ്തെന്‍ പാപത്തിന്‍ 
മുന്‍പതിനുള്ളൊരു സൌന്ദര്യത്തെ നല്‍കിയ-താര്‌? 
ദയനിധിയാകും ദൈവത്താല്‍ ഞാന്‍ തിരസ്കൃതയാകില്‍ 
നഷ്ടപ്പെട്ടോരെന്‍ സൌന്ദര്യമാരേകിടും? 


ഭംഗി നശിച്ചോരാനൃപമുദ്രേ, ആത്മാ വരിക 

നിന്‍ സൌന്ദര്യം കര്‍ത്തൃനികേതം നിനക്കായ്‌ ഭദ്രം! 
ചെന്നാലുടനെ വാഗ്ദാനം പോലവനേകിടും! 

വീണ്ടും നല്കാന്‍ സൂക്ഷ്മതയോടതു സംര-ക്ഷിതമാം. 


ഉത്തരമരുള്‍ക - അരുള്‍ക ദേവാ - കനിയണമെന്മേല്‍ 
അനുതാപത്തിനു - മാനുഷഹൃദയം - തിരിപ്പിക്കണമെ. 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





ചൊവ്വാ ആറാം മണി 


ചൊവ്വാ ആറാം മണി നമസ്‌കാരം 


കൌമാ 


കോലോകള്‍ 
(ഹ്‌ സോസെ - മറിയം) 


ഭീകര മിന്നല്‍ സമനായി മറിയാം ദൂതനെ ദര്‍ശിച്ചാള്‍ 
മൃദുവായ്‌ ചൊന്നാൻ ശ്ലോം മറിയാം! നാഥന്‍ നിന്‍ സഹിതം തന്നെ 
ഉന്നത ശക്തി നിന്മേലും, റൂഹാ നിന്നിലുമാവാസം. 
ബാറെക്മോര്‍. ശുബഹോ... 
നിബിയര്‍, ശ്ലീഹര്‍, സഹദരുമേ, പൈശാചികസേനയില്‍ നിന്നും 
അഭയം കോട്ടയുമാകേണം; തിരുശേഷിപ്പുകള്‍ മാനിച്ചോര്‍ 
വാഴ്‌ വേല്‍ക്കേണം പ്രാര്‍ത്ഥനയാല്‍, സ്വര്‍ഗ്ഗമവകാശിക്കേണം. 
മെനഓ... 
ഉണ്ടാകട്ടെ പ്രത്യാശ ഉയിരോര്‍ക്കും, വിഗതര്‍ക്കോര്‍മ്മ 
കരുണാനിധിയാം താതന്ന്‌; സ്തുതി ബഹുമാനമര്‍പ്പിക്കാം 
അവനാണുടയോന്‍ സര്‍വ്വേശന്‍, ഉയിരോര്‍ മൃതരുടെയും ശരണം. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
മാതാ കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍... (പേജ്‌ 47) 


മോര്‍ സേവേറിയോസ്‌ പാത്രിയര്‍ക്കീസിന്‍്റെ മാനീസൊ 
നിന്‍ മാതാവ്‌ വിശുദ്ധന്മാര്‍ (പേജ്‌ 47) 


കൌമാ 
വിശ്വാസപ്രമാണം (പേജ്‌ 15) 


ചം മം ചും പം ചും പം ചം 
ലല ലമ ലമ ലര 


ചൊവ്വാ ഒമ്പതാം മണി നമസ്‌കാരം 
കൌമാ 


കോലോകള്‍ 
(ആനീദെ ദ്ബംശീഹോ?) 
മ്ശീഹായില്‍ മൃതരെ നിങ്ങള്‍ ദുഖിക്കേണ്ടാ 
ആഗതമാം പുനരുത്ഥാനം ഫലമേകും നാളും 
അക്ഷയമായ്‌ കബറില്‍ നിന്നുത്ഥാനം ചെയ്യും 
രാജസുതന്റെതിരേല്‍പ്പിന്നായ്‌ പോയീടും വേഗം 
അണിയും നി-ങ്ങള്‍ തേജോവസനം 





ബുധന്‍ സസ്ധ്യ 


സ്തുതികള്‍ തന്‍ സന്നിധിയില്‍ പാടും 
ആദാം സുതരുത്ഥാനകനെ, കനിവാല്‍ ദയചെയ്ക. 
ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 
തന്‍ ശുദ്ധശരീരം ഭക്ഷിച്ചും തന്‍ രക്തം, 
പാനം ചെയ്തും മൃതരായോര്‍ തന്നാത്മാക്കള്‍ മേല്‍ 
അഴിയാലോകെ പാപത്തിന്നിരുള്‍ വാഴായ്വാന്‍ 
പ്രാർത്ഥിച്ചിടുക നാം മിശിഹാ തന്നോടവര്‍ പേര്‍ക്കായ്‌ 
അവരാത്മാക്കളെ വാങ്ങിയ നാഥാ 
അവര്‍ നിന്നെ, ക്കൊണ്ടാടിയതാലെ 
നീയവരെ വിളിച്ചുനിറുത്തീടണമെ, വലഭാഗെ. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തില്‍... (പേജ്‌ 2) 


കൌമാ 


ചും റും റും ചും 
ലമ ) ലമ ) ലമ ) ലൂ 


ബുധന്‍ സന്ധ്യാ നമസ്‌കാരം 


കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 3) 
കര്‍ത്താവേ നിന്നെ ഞാന്‍ വിളിച്ചുവല്ലോ.... (പേജ്‌ 3) 
എക്ബോ 
(ലെക്‌ നെസ്‌കാശാപ്പ്‌) 
ദൈവാം-ബികയേ 
യാചിക്കണമേ ഞങ്ങള്‍ക്കായ്‌ ഞങ്ങളൊടൊപ്പം; ഭൂപതിസവിധേ 
ഭൂതലമാകെ സമാധാനം ശാന്തിയുമേ-കാ-ന്‍ 
തന്‍ ദയവാല്‍ ധരയീന്നും - അഖിലേശന്‍ 
നീക്കട്ടെ - കോപത്തിന്‍ വടികള്‍. 
സ്തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ 
തന്റെ ജനനിയായ മാതാവിന്റെ ഓര്‍മയെ സ്വര്‍ഗത്തിലും ഭൂമിയിലും 
ഉയര്‍ത്തുകയും തന്റെ പരിശുദ്ധന്മാരുടെ പെരുന്നാളിനെ നാനാദേശ- 
ത്തും ബഹുമാനിക്കുകയും വിശ്വാസികളായ മരിച്ചുപോയവരുടെ 
അസ്ഥികളില്‍ കരുണയുടെ പനിമഞ്ഞ്‌ തളിക്കുകയും ചെയ്ത 
കര്‍ത്താവിനു സ്തുതി. തനിക്ക്‌... ബ്കുലഹുന്‍... ആമ്മീന്‍. 





ബുധന്‍ സസ്ധ്യ 


സെദറാ 


ദൈവമായ കര്‍ത്താവേ! നിന്നോട്‌ ഞങ്ങള്‍ അപേക്ഷിക്കുകയും പ്രാര്‍- 
ത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധിയോടുകൂടി അവളില്‍ നിന്ന്‌ നീ 
ജനിച്ചു എന്ന കറയില്ലാത്ത ശുദ്ധിമതിയായ കന്യക മറിയാമിന്‍്റെ 
സ്വീകാര്യമായ പ്രാര്‍ത്ഥനകളാല്‍ ഞങ്ങളോട്‌ കരുണ ചെയ്യണമെ. 
വീണ്ടും ദൈവമായ കര്‍ത്താവേ! നിന്നോട്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 
നീതിമാന്മാരുടെ അപേക്ഷകളാലും പുണ്യവാന്മാരുടെ യാചനയാലും 
നിബിയന്മാരുടെയും ശ്ലീഹന്മാരുടെയും സ്നേഹത്താലും സഹദേന്മാ- 
രുടെ വധത്താലും പീഡിതരുടെ ഞെരുക്കത്താലും ദുഃഖിതരുടെ 
നെടുവിര്‍പ്പാലും കാരുണ്യവാന്മാരുടെ ദാനങ്ങളാലും എല്ലാ പരിശു- 
ദ്ധന്മാരുടെയും വെടിപ്പുളള നടപടികളാലും, പാപികളും കുറ്റക്കാരു- 
മായ നിന്‍റെ ദാസരായ ഞങ്ങളുടെ ധുപത്തേയും പ്രാര്‍ത്ഥനകളെയും 
ആത്മാവിന്റെ അനുതാപത്തേയും കൈക്കൊള്ളണമെ. ഞങ്ങളുടെ 
വര്‍ഗ്ഗത്തോടുള്ള നിന്റെ കരുണയേയും മനോഗുണത്തേയും ഞങ്ങളി- 
ലേക്കുള്ള ഉടമ്പടികളെയും വാഗ്ദാനങ്ങളെയും നീ ഓര്‍ത്തുകൊണ്ട്‌ 
ഞങ്ങളില്‍നിന്ന്‌ കോപശിക്ഷയെ മായിക്കണമെ. മഹത്തരമായ നിന്റെ 
വാസസ്ഥലങ്ങളില്‍ വിശ്വാസികളായ മരിച്ചവരെ നീ ആശ്വസിപ്പി- 
ക്കണമെ. നിന്നെ പ്രസാദിപ്പിച്ചവരോടൊന്നിച്ച്‌ നിന്റെ കരുണയെ 
ഞങ്ങള്‍ സ്തുതിക്കുമാറാകണമെ. ഞങ്ങള്‍ നിനക്കും വന്ദ്യനായ 
നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും... ഹോശോ... 
ആമ്മീന്‍. 

കോലോകള്‍ 
പെത്മോമ്മാ: വാഴ്ത്തുക നാഥനെ സ്ധര്‍വൃജനം 
നിബിയര്‍ ശ്ലീഹന്മാര്‍ - സിദ്ധർ സഹദേര്‍ക്കും 
പരിമള ധൂപത്തോ - ടോര്‍മ്മ ഭവിക്കട്ടെ. 


ബാറെക് മോര്‍. ശുബഹോ... മെന... 
വിമലസഭയ്ക്കും തല്‍ - പ്രജകള്‍ക്കെല്ലാര്‍ക്കും 
പരിമള ധൂപത്തോ - ടോര്‍മ്മ ഭവിക്കട്ടെ 


ദൈവമാതാവ്‌ 
അടിയാരുടെയഭയം - മഹിമയുമായവളെ! 
ദൈവത്തിന്‍ ജനനീ - അമ്മേ ഭാഗ്യവതീ! 


ചൊന്നാൾ മറിയാം ഞാ - നല്ലവനെ പേറി 
അവനെന്നെ വഹിക്കു - ന്നവനി നയിക്കുന്നു. 





ബുധന്‍ സസന്ധ്യ 


പരിശുദ്ധന്മാര്‍ 
നിബിയന്മാര്‍! ശ്ലീഹര്‍! സിദ്ധർ സഹദരുമേ! 
ഞങ്ങള്‍ക്കായ്‌ കരുണ - യ്ക്കര്‍ത്ഥിച്ചീടണമേ. 


സഹദേര്‍ ഞങ്ങള്‍ക്കായ്‌ - നിന്നോടര്‍ത്ഥിപ്പാന്‍ 

അടിയാരവരോടായ്‌ - നാഥാ കേഴുന്നു. 
അനുതാപം 

നീതി നിറഞ്ഞവനേ! - ന്യായാധിപതേ! നീ 

കൃപയാല്‍ ക്ഷമയേകി - ദയചൊരിയുക നാഥാ! 


ത്യജിച്ചു പറഞ്ഞോനാം - ശീമോനെന്നതുപോല്‍ 
ശരണാഗതനാമെന്‍ - മേല്‍ ദയചെയ്യണമേ. 


പരേതര്‍ 
ആതതങ്കം തീണ്ടാ - ത്താനന്ദസ്ഥാനേ 
പിതൃസോദരരെല്ലാം - വിശ്രമമേല്‍ക്കണമേ. 


മൊറിയോ... 
എത്രോ (പേജ്‌ 7) 


കോലോകള്‍ 

(ലോക്‌ മൊറിയോ എന്ന രീതി) 
പെത്മോമൊ: രാമ്ജശ്ചശ? ന വഥ/ഭാഗ. ഹാഥഷഥുമ്ാ 
ദൈവജനനീ ധന്യേ കന്യകമറിയം! 
തനുപൂണ്ടൊരു മേഘം നീ താന്‍! നീതി-യിന്‍ സൂര്യന്‍ 
ഉജ്ജലമായ്‌ ശോഭ പരത്തിയൊരംബരവും നീ! 
ദൃഷ്ടാന്തമതായ്‌ മോശവരച്ചാദിവ്യാ-വരണം നീ 
ഭൂവാനം-സംവാഹിപ്പോനേ 
പേറിയ ശാ-രീരിക രഥവും നീ 
കര്‍ത്തൃഹിതത്താല്‍ തന്മാതാവായ്ത്തീ-ര്‍ന്നൊരു തരുണി. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


ദൈവജനനീ കന്യേ നാനാദിശിയില്‍ 
നിന്നെങ്ങള്‍ മേലലറുന്നോരലകള്‍ നീക്കണമേ 
സര്‍വ്വേശസവിധം ധൈര്യമുള്ളോരംബേ! 
തിരുസുതനരുളും ദയയെങ്ങളിലാകാ-നര്‍ത്ഥിക്ക 
സൌഖ്യം രോ-ഗാതുരരേർക്കട്ടെ 
വിഷമിപ്പോ-രാശ്വാസത്തെയും 

ദൂരസ്ഥര്‍ പ്രത്യാഗമനം മോചച-നമെങ്ങള്‍ക്കും. 





ബുധന്‍ സസ്ധ്യ 


പരിശുദ്ധന്മാര്‍ 
നിന്‍ വത്സലര്‍ പന്തിരുശ്ലീഹര്‍ പ്രാർത്ഥന മൂലം 
വാഴ്ത്തുക നാഥാ കൃപയാലെ ദ്വാ-ദശ മാസങ്ങള്‍ 
വന്നീടുക കാലാകാലം വേനല്‍, വര്‍ഷം 
നന്മകള്‍ നാഥന്‍ നല്‍കട്ടെ, വിളഭൂ-മികള്‍ വിളവും 
ഫലമൂലാ-ദികള്‍ വളരാനായി 
വാഴ്വറും-വൃഷ്ടിയുമേകണമേ 
നിര്‍ദ്ധനരവശര്‍ ഭക്ഷിച്ച്‌ നിന്‍ സ്തു--തി പാടട്ടെ. 


സ്തേപ്പാനോസി൯ വധനേരത്തേറ്റൊരു പീഡ 
കഷ്ടതകള്‍ ചിന്തിച്ചേ ഞാന്‍ വിസ്മി-തനായ്‌ പാരം 
കല്ലേറുകളേല്‍ക്കുമ്പോഴും പ്രാര്‍ത്ഥിച്ചേവം 
അറിയാതിവരിതു ചെയ്യുന്നു ക്ഷമ നല്‍-കുക നാഥാ 
മൃതിനേര-ത്തരികള്‍ക്കായ്‌ പ്രാര്‍ത്ഥി- 

ച്ചൊരു നാഥ-ന്നനുയോജ്യന്‍ ദാസന്‍ 

തല്‍ പ്രാര്‍ത്ഥനയില്‍ ചേര്‍ക്കണമേ കരുണാ-മയനേശു. 


ഏക പരിശുദ്ധന്‍ 
നാഥാ! നിന്‍ വരവുവരേയ്ക്കും സഭയില്‍ നിന്നും 
മക്കളില്‍ നിന്നും മോര്‍ (........) സ്മൃതി മ-ങ്ങിടരുതേ 
ദയറാകള്‍ പള്ളികളീന്നും നാനാദിശിയില്‍ 
സ്തുതിയുയരട്ടേ നിന്‍ പേര്‍ക്കായ്‌ വര്‍ധി-തമായെന്നും 
സ്തുതിയുയരേ-ഈറേന്മാര്‍ വൃന്ദം 
ഭൂവി, മനുജര്‍-സ്‌തോത്രവുമര്‍പ്പിക്കും 
ഭക്തര്‍ സ്മൃതി വിസ്തൃതമാക്കും തിരുനാ-മത്തിന്നായ്‌. 

അനുതാപം 

നാഥാ മുഖപക്ഷം തെല്ലും നിന്‍ വിധിനേര- 
ത്തില്ലാത്തതിനാലിപ്പാപി ഖേദി-ക്കുന്നേറ്റം 
ഭീകരമാം ഗ്രന്ഥത്തീന്നും നിന്നുടെ നീതി 
എന്‍ പിഴ പ്രഖ്യാപിക്കുമ്പോള്‍ നിന്‍ കൃ-പദയ ചെയ്ക 
നിന്‍ കൃപ നിന്‍-നിതിയൊടര്‍ത്ഥിക്കും 
എന്‍ കുറ്റം-മോചനവും നേടും 
പാപം ചെയ്തെന്നേല്ക്കുന്നേന്‍, ദയ തോ-ന്നണമെന്മേല്‍. 


കൈക്കൂലിക്കീഷല്‍ വഴങ്ങാത്തൊരു ന്യായേശാ! 
നിന്‍ പ്രീതിക്കായ്‌ എന്തിവനി-ന്നര്‍പ്പി-പ്പാനുള്ളൂ 
ശോധിതമാം സ്വര്‍ണ്ണത്തെക്കാള്‍, രത്നത്തെക്കാള്‍ 





ബുധന്‍ സസ്ധ്യ 


ബാഷ്പകണങ്ങള്‍ക്കാണല്ലോ തിരുമു-ന്‍പില്‍ പ്രീതി 
നാഥായെന്‍ - കണ്ണീര്‍ കൈക്കൊണ്ടി- 

ട്ടെന്‍ൻ പാപം-കടവും മോചിക്ക 

കൃപയാലെന്‍ന്മേല്‍ കനിയണമേ ദയചെ:യ്യുക നാഥാ. 


പരേതര്‍ 
മ്ശീഹായില്‍ മൃതരെ നിങ്ങള്‍ ദുഖിക്കേണ്ടാ 
ആഗതമാം പുനരുത്ഥാനം ഫലമേകും നാളും 
അക്ഷയമായ്‌ കബറില്‍ നിന്നുത്ഥാനം ചെയ്യും 
രാജസുതന്റെതിരേല്‍പ്പിന്നായ്‌ പോയീടും വേഗം 
അണിയും നി-ങ്ങള്‍ തേജോവസനം 
സ്തുതികള്‍ തന്‍ സന്നിധിയില്‍ പാടും 
ആദാം സുതരുത്ഥാനകനെ, കനിവാല്‍ ദയചെയ്ക. 


ഞങ്ങള്‍ക്കായവതീര്‍ണ്ണനതായ്‌ നരനായ്‌ തീര്‍ന്ന്‌ 
പീഡകളേറ്റിഹ രക്ഷിച്ച നാഥാ-ദേവേശാ! 
ഏദനിലേക്കാദാമി൯ പുനരാഗമനം 

നല്‍കാനായി ശപ്തമതാം ഭൂവി-ല്‍ നീ മേവി 
നിന്‍ ശരണേ-നിദ്രിതരായ്‌ നിന്റെ 
യുത്ഥാനം-കാംക്ഷിക്കുന്നോരില്‍ 

കന്മഷമെല്ലാം നീക്കണമേ പ്രഭ-യില്‍ ചേര്‍ക്കണമേ. 


കുക്കിലിയോന്‍ 


നിന്നാള്‍ സ്തുതിയൊടു രാജമകള്‍ ഹാ- ഹാ- 
നിന്‍ വലമായ്‌ രാജഭാമിനിയും. 


നിന്നഴകരചന്‍ മോഹിപ്പാന്‍ റം ച: 
നിന്‍ ജനമോര്‍ക്കായ്ക പിതൃഗൃഹവും. 
ബാറെക്മോര്‍. ശുബഹോ... മെനഓ... 


എക്ബോ 
(ദെസ്പ്നീ ബ്റഹ്‌ മാവി) 
തന്‍ ദാ-സീവിനയം - സദയം വീക്ഷിച്ച്‌ 
ജനനിക്കൌന്നത്യം നല്‍കി പരിശുദ്ധന്‍ ദൈവം. 
സ്തൌമെന്‍... കുറിയേ... 
കോലോകള്‍ 
(ഹായെല്‍തോന്‍) 
നീ ശക്തിയേകുക മൂലം നിന്നെ വഹിച്ചേന്‍ 
ഗുഹയില്‍ നിന്നെപ്പെറ്റപ്പോള്‍ നിന്‍പ്രഭയും കണ്ടേന്‍ 





ബുധന്‍ സസ്ധ്യ 


ജ്വാലകള്‍ പുല്‍ത്തൊട്ടിയെ മുറ്റും ചുറ്റീടുന്നു 
ഷഡ്‌ പക്ഷീയര്‍ സ്രോപ്പേന്മാര്‍ പറന്നീടുന്നുപരി 
ചിറകല്‍പ്പമുയര്‍ത്താനരുളുക നീ 
ഞാനൊന്ന്‌ കേറി വണങ്ങട്ടെ 
മകനതിപ്രിയം സ്തന്യം ഞാൻ നല്‍കിടട്ടല്‍പ്പം. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


അതിധന്യാമാതാ രൂപം നിബിവരമോശ 
'നിയമ' ഗ്രന്ഥത്തില്‍ കാട്ടി പ്രവചനചുരുള്‍കളിലും 
“നിയമത്തിന്‍ പേടക' മതുപോല്‍ 'മന്നാച്ചെപ്പും' 
ക്ദൂശ്‌കുദിശീനില്‍ 'തളിരേറ്റോരഹറോൻ തന്‍ വടിയും” 
ഗെദഓന്റെ കമ്പിളിയും മഞ്ഞും" 
ഏലീശാ തന്‍ “'നവകുംഭ'മതും 
ഏശായാചൊന്നൊരു 'മേഘം' മറിയാമ്മിന്‍ രൂപം. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


മാതൃവിശുദ്ധ-രുടോര്‍മ്മയില്‍ ഞങ്ങളെ ചേര്‍ത്തിടേണമേ 
തല്‍പ്രാർത്ഥനയാല്‍ പുണ്യം ഞങ്ങള്‍ക്കും വിഗതര്‍ക്കും. 


ധന്യര്‍ നിബിയര്‍ ശ്ലീഹര്‍ സഹദേന്മാരെ നിങ്ങള്‍ 
പ്രാർത്ഥന ഞങ്ങള്‍ക്കഭയം തന്നെ തുണയേകേണമേ 
പിതൃവത്സലരേ സുതമര്‍മ്മത്തിന്നാത്മജരെ തന്‍ 
വിത്തം പ്രാപിച്ചാർത്തരെയെല്ലാം സംരക്ഷിപ്പിന്‍. 


നിര്‍മ്മലമാകും വാനവ ഗാനം കൈക്കൊള്‍വോനേ! 
അടിയാര്‍ സ്തോത്രം കേള്‍ക്കണമന്‍പാല്‍, ദയചെയ്യേണം 
മാതൃവിശുദ്ധരുടോര്‍മ്മയെ ഘോഷിക്കും ഞങ്ങള്‍ക്കും 
വിഗതര്‍ക്കും സല്‍ പുണ്യം നല്‍ക തല്‍പ്രാർത്ഥനയാല്‍. 


മേല്‍സ്വര്‍ഗ്ഗത്തില്‍ ഭൌമിക സഭയില്‍ മാതാവിന്നും 
ശുദ്ധന്മാര്‍ക്കും വിഗതര്‍ക്കും നല്‍സ്മൃതി വളരട്ടെ. 


മോറാനേശു മ്ശീഹ... (പേജ്‌ 10) 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





ബുധന്‍ സൂത്താറാ 


ബുധന്‍ സൂത്താറാ 
കൌമാ 


കോലോകള്‍ 

(മ്റഹമോനൂസേ ദാ-ലോ-ഹോ) 
ദൈവത്തിന്‍ മഹതാം ക-രുണ 
സൃഷ്ടിയിലെല്ലാം സ്ഥി-തി ചെയ്വൂ 
ഓരോരു:ത്തര്‍ക്കും-വൈദ്യത്തെ നല്‍കി 
മെസ്രേം വേദന തീര്‍ത്തീടാന്‍ യൌസേഫ്‌ പ്രേഷി-തനായ്‌ 
ആഹാബിന്നതി മോഹത്തീന്നേലിയാ നി:ബിയും 
മഹതാം നിനുവാ നഗരത്തി:ല്‍ 
യോനായും പ്രേഷിതനായി: 
അനുതാപനുകത്തേ - ലോകം 
മദമേറി നിരസി .്ച:തിനാല്‍ 
പ്രേഷിതനാ-യേകസുതന്‍, സ്പീബായാ:ല്‍ വീണ്ടു. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


പൌലോസ്‌ ലിഖിതമെനി-ക്കെ:ഴുതി 

ശ്രദ്ധയൊടതുവായി-ച്ചേ:ന്‍ ഞാ- 

നതു വായിച്ചപ്പോള്‍, കണ്ണീര്‍വാര്‍ത്താനേറ്റം 

വ്യഭിചാരിക്കയ്യോ കഷ്ടം! മോഷ്ടാവിനു ലജ്ജ 

ദൈവദൂഷകരോ വീഴും അണയാത്തൊരു തീയ്യില്‍ 

അയ്യോ കഷ്ടം ബാല്യം തൊ- 

-ട്ടിവയെല്ലാം ചെയ്തേ ഞാനും: 

പാപിനിയെപ്പോല്‍ ക-രയു-ന്നേൻ 

ചുങ്കക്കാരന്‍ പോ.-ല്‍ കോ:ഴു 

ന്നെന്‍പാപം, മോചിക്ക, കരുണാനി:ധി നാഥാ. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 
(അര്‍ഗെസ്‌നൊക്ക്‌) 


നാഥാ ദയ ചെയ്കെങ്ങള്‍മേല്‍ 
ശുശ്രൂഷ കൈക്കൊള്ളണമെ 
ശ്രീഭണ്ഡാരത്തില്‍നിന്നു 
ദയയും മോചനവും നല്‍ക. 


വൃത്തികളാല്‍ കോപിപ്പിച്ചേന്‍ 
കോപിപ്പാന്‍ നീയോ: വിമുഖന്‍ 





ബുധന്‍ രാത്രി 


നീയേറും കരുണാപൂര്‍ണ്ണന്‍ 
നിന്‍ശാന്തതയക്ഷോ:ഭ്യം താന്‍. 


നീ കരുണാവാരിധി തന്നെ 

ഒരു തുള്ളിച്ചെളിയെന്‍ തിന്മ 
ഒരു ബിന്ദുവിനൊരു വാരിധിയെ 
ക്ഷോഭിപ്പിപ്പാന - സാദ്ധ്യംതാന്‍. 


പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കുന്നോനെ 
യാചനകള്‍ നല്‍കു:ന്നോനെ 
പ്രാർത്ഥനകേട്ടു നിരപ്പായി 
കനിവാല്‍ യാചന നല്‍കണമേ. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍ 
മസ്മൂറോകൾ, വിശ്വാസപ്രമാണം, ധൂപപ്രാര്‍ത്ഥന, ഹൂത്തോമോ 
(പേജ്‌ 12 മുതല്‍) 


ചം മം ചും പം ചും പം ചം 
ലര ലമ ലമ ലര 


ബുധന്‍ രാത്രി 


കൌമാ 


ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവനായ... (പേജ്‌ 22) 
രാത്രികാലങ്ങളില്‍ കര്‍ത്താവിന്റെ ഭവനത്തില്‍... (പേജ്‌ 22) 


ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


എനിയോനോ 
(ഈറോദ്‌ ലോദോമേക്‌) 
അനിശ-മുണര്‍ന്നവനെ - അനുതാപത്തിനുണര്‍ത്തണമേ. 


പരിപാ-വന കന്യാ - നിന്‍ പ്രാർത്ഥന ഞങ്ങള്‍-ക്കഭയം. 
നിബിയര്‍ ശ്ലീഹരുമേ - തല്‍ പ്രാർത്ഥന ഞങ്ങള്‍-ക്കഭയം. 
ഈഹീദായര്‍ ദയറായര്‍ - തല്‍ പ്രാര്‍ത്ഥന ഞങ്ങള്‍-ക്കഭയം. 


നാഥാ സല്‍വിഗതര്‍ - ക്കാശ്വാസം നീയരുളേ-ണമേ. 
ബാറെക് മോര്‍. ശുബാഹോ... മെനഓാ... 
ത്രിത്വ-ത്തിന്നെന്നും - സ്തോത്രം കിര്‍ത്തനവും പാടും. 


കുറിയേ... കുറിയേ... കുറിയേ... 


ഒന്നാം കൌമാ 
(ദൈവമാതാവിന്റെ) 





ബുധന്‍ രാത്രി 


എക്ബോ 
(ആബൊക്‌ സബ്‌ വൊ) 
ലോകം-രക്ഷിപ്പാൻ തനയ- 
നാഗതനാകുമ്പോള്‍ ജനനീ- 
യാകാനായ്‌ മറിയാം 
കന്യകയില്‍ പ്രീതന്‍ 
താത-ന്‍, മാലാഖാമൂലം-നസ്രേത്തിനു ലിഖിതംവിട്ടു. 
കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കര്‍ത്താവേ! ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(ബ്സുല്‍ത്തൊയൊല്‍ദസ്‌ ദൂമോറോ) 


കന്യക പ്രസവിച്ചത്ഭുതമാം 

പാഴ്ത്തുണിയില്‍ ശയനം ചെയ്യും 
പൂര്‍വ്വികനായവനെസൂക്ഷ്മം പരിശോധിക്കാം 
പ്രായംകൂടും പൂര്‍വ്വികനെ കന്യക പ്രസവിച്ചു 
ശൈലം കയ്യിലെടുപ്പോനെ പേറിയഹോ തരുണി 


ക്ഷുത്താ-ര്‍ത്തര്‍ക്കുത്തമഭോജ്യം 
നല്‍കു-ന്നോന്‍ സ്തന്യം പാനം...! 
ആദിവിഹീനന്‍ പുത്രന്‍ താന്‍ 
ആദിവിധേയനായ്‌ പ്രീത്യാ 
തിരുജനനത്തിന്നാഗതനായ്‌-ഇല്ലവനവസാനം. 
ബാറെക് മോര്‍. ശുബഹോ... 


ദാവീദുപുത്രി, മറിയാമാം 

കന്യയെയാദിമ സിദ്ധന്മാര്‍ 

മോഹനനാമത്താലാഹ്വാനം ചെ-യ്താര്‍ 

ബന്ധിത വാതിലെന്നേവം ഹസ്കിയേല്‍ ശ്ലേമ്മോൻ 

രോധിതമുദ്യാനം വീണ്ടും മുദ്രിത നിര്‍ദ്ധരിയെ-ന്നും 

വിത്തില്ലാതെ മുളച്ചിട്ടാ- 

ജാതി ക്കെല്ലാം സംഭോജ്യ- 

മായൊരു മിശിഹായാം സസ്യ- 

മായതില്‍ മേവിയൊരുത്തമമാം 

പത്തനമെന്നിഹ ദാവീദും ഉല്‍ഘോഷിക്കു:ന്നു. 
മൊറിയോ... 





ബുധന്‍ രാത്രി 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(മാനീ ഹോദെ ബ്സുല്‍ത്തൊ) 
ശുദ്ധിമതിയെ നിന്നുടെ പ്രാര്‍ത്ഥന ഞങ്ങടെകൂടെ 
നിന്‍പ്രാർത്ഥനയെ നാഥന്‍ കേട്ടു പുണ്യം നല്‍കും. 


പ്രാർത്ഥന മറിയാമര്‍പ്പിക്കുമ്പോള്‍ വന്നാന്‍ ദൂതന്‍ 
ദൈവനിയുക്തം സ്വസ്തിയവള്‍ക്കായേകി ഭക്ത്യാ. 
ശാന്തി, മറിയാം! കന്യാത്വത്തില്‍ ഗര്‍ഭിണിയാകും 
പുത്രനു ജന്മം നല്‍കിടും നീ, എന്നുര ചെയ്തു. 


സുന്ദരരൂപീ! ഭീതിയശേഷം വേണ്ട നിനക്ക്‌ 
തിരുസുത മാതാവാകാന്‍ നിന്നില്‍ പ്രീതന്‍ൻ നാഥന്‍ 
അത്ഭുത പൂര്‍ണ്ണം ഗര്‍ഭിണിയാകുമീനിമിഷത്തില്‍ 
നിത്യന്യപനാം സൂനുവിനുദയം നല്‍കിടും നീ. 


ഒമ്പതുമാസം നിന്നെ വഹിച്ച ജനനിയെയോര്‍ത്ത്‌ 
ക്രോധദണ്ഡീ ഞങ്ങളില്‍ നിന്നും നീക്കുക നാഥാ. 


രണ്ടാം കൌമാ 
(പരിശുദ്ധന്മാരുടെ) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 
(ബ്രിക്‌ ദാബദ്കൂൻ) 
ലോക-ര്‍ക്കെങ്ങും തു-ണയേകാ൯ 
നിര്‍ദ്ധരിയായ്‌ നിങ്ങളെയാക്കി 
തിരുശേഷിപ്പു-കളില്‍ 
ശക്തി വസിപ്പിച്ചോന്‍ 
ധന്യ-ന്‍ നാഥനൊടായ്‌ പ്രാര്‍ത്ഥി- 
ക്കെങ്ങള്‍ക്കായ്‌ സഹദേര്‍ നി-ങ്ങള്‍. 
കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(സാദീക്കെ ദര്‍ഹെം കുശ്ത്തോ) 


സത്യം സ്നേഹിച്ചും മിശിഹാ 
സ്നേഹം മൂലം മൃതിപൂണ്ടാ- 
സിദ്ധർ സ്മൃതിയെന്നും വാഴ്വിന്നായ്‌ തീ-രും 





ബുധന്‍ രാത്രി 


അനുതാപിക്കഭയം നല്കും തുറമുഖമാം നി-ങ്ങള്‍ 
തന്‍ മഹിമോദയനാളിങ്കല്‍ ദയചെയ്തീടാ-നും 
സിംഹാസനമുമ്പില്‍ ധൈര്യം 
നല്‍കാനായും പ്രാർത്ഥിക്ക 
നിങ്ങളുടസ്ഥിയില്‍ നിവസിക്കും 
മ്ശിഹായൊടു ഞങ്ങളുടൊപ്പം 
തന്‍സ്തുതി കീര്‍ത്തിക്കും രാപകലെന്നേ-ക്കും. 

ബാറെക് മോര്‍. ശുബഹോ... 
വത്സലസി ദ്ധര്‍ക്കായ്‌ ഭാഗ്യം 
നല്‍കിടുമാ സുവിശേഷത്തില്‍ 
കര്‍ത്തൃസ്വരമോര്‍ക്കിലതെത്ര മനോജ്ഞം-താന്‍ 
ആത്മാവില്‍ നിസ്വര്‍ധന്യര്‍, സ്വര്‍ഗ്ഗമവര്‍പൂ-കും 
ആര്‍ത്തര്‍ ധന്യരവര്‍ക്കേകു-മാശ്വാസം ദൈ-വം 
ധന്യ-ര്‍ പീഡിത സഹദേന്മാര്‍ 
തന്‍ പ്രത്യാശയില്‍ വധിതരവ-ര്‍ 
ഇവിടവരേറ്റാ ഘോരതരം 
പിഡക്കെല്ലാം പ്രതിഫലമായ്‌ 
അക്ഷയജീവന്‍ മോക്ഷവുമവര്‍ പ്രാപിക്കും നൂനം. 

മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്തെങ്ങള്‍ മേല്‍ 
നിന്‍ ഭക്തരര്‍പ്പിച്ചീടും 
പ്രാര്‍ത്ഥനയാല്‍ നാഥാ ദേവാ! 


നിന്നെമുന്‍ചൊന്നാ നിബിയര്‍ 
നിന്നെ ഘോഷിച്ചാ ശ്ലീഹര്‍ 
വധിതര്‍ സഹദേര്‍ ഞങ്ങള്‍ക്കായ്‌ 
പ്രാർത്ഥിപ്പൂ ദയചെയ്യേണം 


പരിശുദ്ധന്മാരെ നിങ്ങള്‍ 
പ്രാര്‍ത്ഥിപ്പിന്‍ കര്‍ത്താവോടായ്‌ 
അടികളെയും തന്‍ കോപത്തിന്‍ 
വടികളെയും മായിച്ചീടാന്‍. 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ നീ 
കാരുണ്യം ചെയ്തെങ്ങള്‍ മേല്‍ 





ബുധന്‍ രാത്രി 


നിന്‍ ഭക്തരര്‍പ്പിച്ചീടും 
പ്രാര്‍ത്ഥനയാല്‍ നാഥാ ദേവാ! 


മൂന്നാം കൌമാ 
(അനുതാപം) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 
(ആനിഹ്‌ മൊറിയോ) 
കര്‍ത്താവേ! നല്‍കാശ്വാസം 
നിന്‍ സല്‍ഭവനങ്ങള്‍ക്കുള്ളില്‍ 
വാങ്ങിപ്പോയോര്‍ക്കായ്‌ 
കൃപയി ഞങ്ങള്‍ക്കും 
അടിയാര്‍ക്കുമവര്‍ക്കും പറ്റും 
കുറ്റങ്ങള്‍ മാറ്റീടേണം. 
കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്്‌തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(അത്ത്‌ മൊറിയോ ആനീഹ്‌ ഏനൂന്‍) 
പെത്മോമൊ.: കരീതമാവെയാശ്വാമം നീക 
ഉത്ഥാനത്തിന്‍ നാളോളം 
താല്‍ക്കാലികമാമിജജീവന്‍ 
വിട്ടപിതാക്കള്‍ക്കും-ഭരാത്ൃയ ജനങ്ങള്‍ക്കും 
കാന്തിയെഴുന്നറകള്‍ക്കുള്ളില്‍ നല്‍കീടാശ്വാ-സം 
അവരെയോര്‍ക്കുംനാള്‍ കബറുള്ളസ്ഥികളറിയേ-ണം 
നിന്‍കല്‍പന-മണ്മയരാമാ- 
ദാമ്യ-ര്‍ക്കുയിരേകിടു-മ്പോള്‍ 
കാന്തിയണിഞ്ഞിട്ടവര്‍ നിന്നോ- 
ടൊപ്പം മണവറയില്‍ പൂകി 
ഉയിരേകും നിന്നെ സ്തോത്രം ചെയ്യേണം. 
ബാറെക് മോര്‍. ശുബഹോ... 

ആര്‍ക്കായ്ക്കാഴ്ചകളിവിടെയണ 
ക്കുന്നോ ഭാഗ്യമവന്നേറ്റം 
മേല്‍ സ്വര്‍ഗ്ഗത്തിലവ-ന്നോര്‍മ്മയതുണ്ടാ-കും 
ഗോത്രപ്പേരുകളോര്‍മ്മക്കായ്‌ കര്‍ത്താവിന്‍ മു-ന്‍പില്‍ 





ബുധന്‍ രാത്രി 


കാണ്മാന്‍ കല്ലുകളില്‍ മൂശ കൊത്തിയതോര്‍ക്കു-മ്പോള്‍ 
നിങ്ങള്‍ - തന്‍ മൃതര്‍ പേരുകളെ 
ഓര്‍ക്കാ-നും പള്ളിയിലിവിടെ 
എഴുതാനും, മേല്‍ സ്വര്‍ഗ്ഗത്തില്‍, 
മ്ശിഹാതന്‍ വരവില്‍ തന്നോ- 
ടവര്‍ മോദിപ്പാനും ചേര്‍പ്പിന്‍ പ്രിസ്തായില്‍. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ! പുനരുത്ഥാനത്തില്‍... (പേജ്‌ 2) 


ഹാലേ... ഹാലേ... ഹാലേ... ദൈവമേ നിനക്കു സ്തുതി (3 പ്രാവശ്യം) 
കരുണയുള്ള ദൈവമേ! നിന്‍റെ കരുണയാല്‍... (പേജ്‌ 27) 
നാം ദൈവത്തിന്റെ മക്കളായി തീരുവാന്‍... (പേജ്‌ 27) 
മറിയാം പറഞ്ഞതെനത്തെന്നാല്‍... (പേജ്‌ 27) 


മാവുര്‍ബോ ശീലുകള്‍ 


ദൈവമാതാവായ കന്യകയെ! നിന്റെ ആത്മാവ്‌ പരിശുദ്ധിയുടെ 
ഭണ്ഡാഗാരമായിരുന്നതിനാലും ഒതുങ്ങുവാന്‍ കഴിയാത്ത ദൈവത്തെ 
നിന്റെ ഉദരം അത്ഭുതകരമായി സംവഹിച്ചതിനാലും ശരീരത്തില്‍ 


വെടിപ്പും വെണ്ടയുമുള്ള നിന്നെ ഞങ്ങള്‍ എല്ലാവരും ശ്രേഷ്ഠത- 
പ്പെടുത്തുന്നു. 


മോര്‍ ) ഏറ്റം ഞെരുക്കം അനുഭവിക്കുന്ന ഞങ്ങള്‍ നിന്നെ 
വിളിക്കുന്നതിനാല്‍ വേഗം ഞങ്ങളോടുത്തരമരുളുകയും ഞങ്ങളുടെ 
യാചനകള്‍ക്കു മറുപടി അരുളുകയും ചെയ്യണമെ. നിന്റെ നാഥന്‍ 
സകലത്തേക്കാളും നിന്നെ സ്‌നേഹിക്കുന്നതിനാല്‍ നിന്റെ പ്രാർത്ഥന 
ഞങ്ങള്‍ക്കു സഹായകമാകണമെ. 


ഞങ്ങളുടെ രക്ഷകാ! നിന്റെ തിരുശരീരരക്തങ്ങള്‍ കൈക്കൊള്ളു- 
കയാല്‍ മരണത്തില്‍ നിന്ന്‌ ജീവങ്കലേക്ക്‌ വാങ്ങിപ്പോയിരിക്കുന്ന 
വിശ്വാസികള്‍ക്ക്‌ നവജീവന്റെ അച്ചാരം നീ നല്‍കിയിരിക്കുന്നു. 
നിന്നെ കൈക്കൊണ്ട പരേതര്‍ക്കു ഭാഗ്യം. എന്തെന്നാല്‍ നീ അവരെ 
ഉയിര്‍പ്പിക്കുന്നവനാകുന്നു. 

ബാറെകമാര്‍. ശുബ്‌ഹൊ ... മെനഓലം... 
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേകദൈവമേ! 
മനോഹരവും ഇമ്പകരവുമായ സ്വരങ്ങളാല്‍ നിര്‍മ്മലവും 
മാധുര്യപരവുമായ സ്തുതികളെ സഭ അതിന്റെ മക്കളോടുകൂടെ 
നിനക്കര്‍പ്പിക്കുന്നു. നിന്നെ ഞങ്ങള്‍ മഹമ്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 


82 





ബുധന്‍ രാത്രി 


സഹോദരന്മാര്‍ ഒരുമിച്ചു വസിക്കുന്നത്‌... (പേജ്‌ 28) 
ഉറങ്ങിയവരെ നിങ്ങള്‍... (പേജ്‌ 30) 
ത്രിത്വത്തിനു സ്തുതി... (പേജ്‌ 32) 


കുക്കിലിയോന്‍ 
നീതിമാന്‍ പനപോലെ... 
ഒരുപോലിങ്ങും... 
കോലോകള്‍ 
(ഏനോനൊ) 
മോര്‍ (.....) മകുടം ചൂടുമ്പോള്‍ 
ഈറേരാഘോഷാലെത്തി 
ധന്യന്‍ നീ ഉഗ്രതരം യുദ്ധം 
ചെയ്‌ തോനെന്നവരന്നോതി 
ഈറേര്‍ മോദിപ്പൂവാനില്‍ 
നിന്‍ദര്‍ശനകാംക്ഷികളായി 
പിതൃസുതരാല്‍ സ്വീകൃതനാം നീ 
റൂഹ്‌കുദിശാ മുടിമുടയുന്നു 
നിന്‍ ശിരസ്സിലര്‍പ്പിക്കുന്നു 
ബാറെക് മോര്‍. ശുബഹോ... മെന... 
നല്ലിടയാ-ഭരണസമര്‍ത്ഥാ, നീ 
വന്നിടുക രമ്യാശയനായ്‌ 
കിപ്പാപോല്‍.-സഭയിന്നടിസ്ഥാനം 
സര്‍വ്വവിധം പൌലൂ-സ്‌ തുല്യം 
നിബിയര്‍ക്കുത്തമ സോദരനേ 
ശ്ലീഹഗണത്തില്‍ പെട്ടോനേ 
ഏലിയാപോല്‍ വൈരാഗീ 
യൂഹാ-നോനിവ സന്യാസി 
നിന്നെ വരിച്ചൊരു സഭ ധന്യ. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്‌ ഞങ്ങള്‍മേല്‍ 
നിന്‍ മാതാവും കാദീശ- 
ന്മാരും ചെയ്യും യാചിപ്പാല്‍. 


മറിയാമ്മിന്നായ്‌ ശ്ലോമ്മോവ- 
ന്നറിയിച്ചോരാമാലാഖാ 





ബുധന്‍ പ്രഭാതം 


ദൈവം യോജിപ്പായെന്ന്‌ 
വന്നറിവിങ്ങേകീിടേണം. 


പനിനീര്‍ ഹാനനിയാദ്യര്‍മേല്‍ 
വീഴ്ത്തിയൊരാ മാലാഖാതാന്‍ 
മൃതര്‍ തന്നസ്ഥിക്കൂട്ടത്തില്‍ 

കൃപയാം നീര്‍ വീഴ്ത്തീടേണം. 


പരിശുദ്ധന്മാരെ നിങ്ങള്‍ 
പ്രാര്‍ത്ഥിപ്പിന്‍ കര്‍ത്താവോടായ്‌ 
അടികളെയും തന്‍ കോപത്തിന്‍ 
വടികളെയും മായിച്ചീടാന്‍. 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്‌ ഞങ്ങള്‍മേല്‍ 
നിന്‍ മാതാവും കാദീശ- 
ന്മാരും ചെയ്യും യാചിപ്പാല്‍. 


അത്യുന്നതങ്ങളില്‍ സ്വര്‍ഗ്ഗീയ മാലാഖമാരും... (പേജ്‌ 33) 
മോറാനേശുമ്ശിഹാ! ... (പേജ്‌ 10) 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


ബുധന്‍ പ്രഭാതം 


കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 35) 


ദൈവമേ നിന്‍റെ കൃപയിന്‍പ്രകാരം.... (പേജ്‌ 35) 
എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു... (പേജ്‌ 38) 


എനിയോനോ 

(അംബ്സുല്‍ത്തോ) 
വ്രതമൊടു നിന്നെ പ്രസവിച്ച - നിര്‍മ്മല കന്യകയൊടു കൂടെ 
നിന്‍ സ്തുതി പാടാൻ കര്‍ത്താവേ! ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 


നിന്നാഗമനം പ്രവചിച്ച - സത്യപ്രവാചകരൊടുകൂടെ 
നിന്‍ സ്തുതി പാടാന്‍ കർത്താവേ! ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 


പിഡകളനവധിയേറ്റവരാം - സഹദേന്മാര്‍ മെൌദ്യാനന്മാ- 
രെന്നിവര്‍ സഹിതം സ്തുതി പാടാന്‍, ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 


84 





ബുധന്‍ പ്രഭാതം 


ശ്രേഷ്ഠന്‍ മോര്‍ ബസേലിയോസ്‌ - ഗ്രീഗോറിയോസ്‌ ഇവര്‍സഹിതം 
നിന്‍ സ്തുതി പാടാൻ കര്‍ത്താവേ! ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 


ദീപവെളിച്ചമണയ്ക്കാത്തോ - രഞ്ചതിധീമതികള്‍ സഹിതം 
നിന്‍ സ്തുതി പാടാന്‍ കര്‍ത്താവേ! ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 


നിന്നില്‍ വിശ്വാസം പൂണ്ട്‌ - പറുദീസാ നല്‍കപ്പെട്ട 
ചോരനൊടൊത്തു പുകഴ്ത്തീടാന്‍ ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 
ബാറെകമോര്‍. ശുബ്്‌ഹോ... മെന്‍ഓ... 


ഇടമുറിയാതെ സ്തുതിച്ചിടും - വാനവസേനകളൊടുകൂടെ 
നിന്‍ സ്തുതി പാടാന്‍ കര്‍ത്താവേ! ഞങ്ങള്‍ക്കര്‍ഹതയേകേണമേ. 


പ്രകാശത്തിന്‍റെ സൃഷ്ടാവിന്നു സ്തുതി... (പേജ്‌ 38) 


എക്ബോ 
(മറിയാം ദീലേത്തോക്‌) 
ജനനീമറിയാമിന്റെയും, 
സ്നാപക യോഹനാന്റെയും, 
പ്രാർത്ഥന കേട്ടിയര്‍ത്ഥികള്‍ മേല്‍ 


കരളലിവാല്‍ കൃപ ചെയ്യണമേ. 
സ്തൌമെന്‍.. കുറിയേ... 


പ്രുമിയോന്‍ 


തന്റെ ജനനിയെ ഉയര്‍ത്തുകയും തന്റെ വാത്സല്യവാന്മാരെ ബഹുമാ- 
നിക്കുകയും അവരുടെ ഓര്‍മ്മകളെ നാനാദേശത്തും ശ്രേഷ്ഠതപ്പെ- 
ടുത്തുകയും തന്റെ ശരണത്തിന്മേല്‍ നിദ്രപ്രാപിച്ച പരേതരെ പുണ്യ- 
പ്പെടുത്തുകയും ചെയ്ത തനിക്കു സ്തുതി. തനിക്ക്‌... ബ്കുലഹുന്‍... 
ആമ്മിന്‍. 


സെദറാ 


ഞങ്ങളുടെ ദൈവമായ കര്‍ത്താവേ! നിന്നോടു ഞങ്ങള്‍ അപേക്ഷിക്കു- 
കയും പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. ശുദ്ധിമതിയായ നിന്റെ മാതാവു 
മുഖാന്തിരം ഞങ്ങളോടു കരുണചെയ്യണമെ. ശ്ലീഹന്മാരെപ്പോലെ തന്നെ 
ഞങ്ങളെയും സന്തോഷം ധരിപ്പിക്കണമെ. നിന്റെ സമാധാനം 
എപ്പോഴും ഞങ്ങളെ സമ്പാദിപ്പിക്കണമെ. ഈറേന്മാരുടേയും മാലാഖ- 
മാരുടേയും നാഥനായ സ്വര്‍ഗീയ മണവാളനായ ഞങ്ങളുടെ കര്‍ത്താ- 
വേശുമശീഹാ! നിന്റെ മണവറയ്ക്ക്‌ ഞങ്ങളെ യോഗ്യരാക്കണമെ. ആ 
കള്ളനെപ്പോലെ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും 


85 





ബുധന്‍ പ്രഭാതം 


സ്വര്‍ഗ്ഗരാജ്യം അവകാശിപ്പിക്കണമെ. അങ്ങനെ നിന്റെ തിരഞ്ഞെടുക്ക- 
പ്പെട്ടവരോടൊന്നിച്ചു ഞങ്ങള്‍ നിനക്കും നിന്റെ പിതാവിനും നിന്റെ 
പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമര്‍പ്പിക്കും. 
ഹോശോ... ആമ്മീന്‍. 


കോലോകള്‍ 

(എത്രോദ്‌ ബസ്‌ മെ) 
പെത്മോമ്മാ. കൃപ ചെയ്യണമ്മ, നാഥാ കൃപ ചെയ്രണമ്മമ 
നാഥാ ദേവാ! 
തിരുമുമ്പില്‍ ഞങ്ങള്‍ 
അര്‍പ്പിച്ചീ ധൂപാ- 
ലെങ്ങടെ പിഴകള്‍ പൊറുക്കണമേ 
പാപവിമോചനമേകണമേ 
സ്റ്റീബാ മുലം രക്ഷിച്ച 
ജീവകുമാരാ ദയനാളില്‍ 
അടിയാരെ നിര്‍ത്തുക വലഭാഗേ. 

ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


പിതൃസഹിതം നിത്യാ! 


എന്‍ കര്‍ത്താസ്തോത്രം 

കാണാത്തുയരത്തില്‍ 

നിന്നാ ശ്രേഷ്ഠതയെ താഴ്ത്തി 

ഇഷ്ടാല്‍ മാനുഷനായ്ത്തിര്‍ന്നു 

ബലഹീനാദാമ്യര്‍വംശ 

വ്യാധികളെല്ലാം നീക്കിയ നീ 

സ്തുത്യന്‍, ബഹുമാനമനുഗ്രഹിതം. 
ദൈവമാതാവ്‌ 

ദൈ-വ ജനനീ! 

ധന്യേ! കന്യകയേ 

പരിമളധുപത്തോ- 

ടൊന്നിച്ചെന്നും നിന്നോര്‍മ്മ 

അമ്മേ, നിന്നുടെ പ്രാര്‍ത്ഥനയാല്‍ 

ലോകവ്യാപകമാം ശാന്തി 

തിരുസഭ തന്നില്‍ സംപ്രീതി 

ഇവയെല്ലാമുണ്ടായീടണമേ. 





ബുധന്‍ പ്രഭാതം 


വാ-നവ ദൂത൯ 

കന്യേ! നിന്നോടായ്‌ 

ശ്ലോമോ ചൊന്നേവം 

നിന്നില്‍ വസിക്കുന്നധിപനു നീ 

അവിവാഹിതയാം ജനയിത്രി 

സര്‍വ്വ സൃഷട്യുദ്യോതകനാം 

സൂര്യനു കന്യാമാതാവായ്‌ 

നീ തന്നെ ഭാഗ്യവതിയമ്മേ. 
പരിശുദ്ധന്മാര്‍ 

ഉത്തമ യൌസേഫി- 

ന്നസ്ഥികളെ മോശ 

ബഹുമാനിച്ചതുപോല്‍ 

മ്ശിഹായുടെ വത്സലരാകും 

വിശുദ്ധരെ നാം കൊണ്ടാടേണം 

ക്രോധത്തിന്നുടെ കാലത്ത്‌ 

നീതിയിന്നടി നാമേല്‍ക്കായ്‌വാന്‍ 

ദൈവത്തോ-ടായവര്‍ പ്രാര്‍ത്ഥിക്കും. 


ഞ-ങ്ങടെ മകുടം 

ഫ്എീന്നും നിലനില്‍ക്കും 

മ്ശിഹാ സ്വര്‍ഗ്ഗത്തെ 

പ്രതിഫലമായ്‌ ഞങ്ങള്‍ക്കേകും 

വാളുകളാലും തീയാലും 

പീഡകള്‍ ഞങ്ങള്‍ സഹിച്ചാലും 

ആശ്വാസം പറുദീസായാ- 

ലെന്നല്ലോ സഹദേര്‍ ചൊല്ലുന്നു. 
അനുതാപം 

മ്‌-ശീഹാ രാജാ! 

നിന്‍ കരുണാവാതില്‍ 

മുട്ടുന്നനിശം ഞാന്‍ 

ശ്രീഭണ്ഡാരത്തില്‍ നിന്ന്‌ 

കൃപയും ദയയുമിരക്കുന്നു 

നിന്നില്‍ ഞാന്‍ ശരബപ്പെട്ടേ- 

നെന്നെ ലജ്ജിപ്പിക്കരുതേ 

നീയല്ലോ എന്‍ സര്‍വ്വാശ്രയവും. 





ബുധന്‍ പ്രഭാതം 


വാ-തില്‍ ചെറുത്‌ 
വഴിയുമിടുങ്ങിയത്‌ 
സ്വര്‍ഗ്ഗപുരിക്കുള്ളാ 
മാര്‍ഗ്ഗമതില്‍ യാനം ചെയ്വോ- 
നുത്സുകനായ്‌ യാനം ചെയ്ക 
അല്‍പാലസ്യം മൂലമിതാ 
പിഴവഴിയവനെ നയിക്കുന്നു 
സ്വേഷടത്താലാത്മവധം ചെയ്യും. 


പരേതര്‍ 
ക്ലേ-ശസമ്പൂര്‍ണ്ണ- 
മാമീലോകത്തില്‍ 
നിന്നുമകന്നവരേ 
ദുരിതം തീണ്ടാലോകത്തില്‍ 
ദൂതരുമൊന്നിച്ചാക്കണമേ 
രക്ഷകനായ മ്ശീഹായേ 
അബ്രഹാമിന്‍ മടിയിലവ- 
രെന്നേക്കും വിശ്രമമേല്‍ക്കണമേ. 
മൊറിയോ... 
ഫഎത്രോ (പേജ്‌ 41) 
കോലോകള്‍ 
(ഏനോനോനുഹ്റോ) 
പെത്മശോമൊ: പരമാരീത്ഥികള്‍ക്കിരാളിമ്ുക്‌ച്ചു പ്രകാശം 
കര്‍ത്താവേ-പ്രഭയുടെയു-ദയത്തി- 
ലന്ധകാരം മാ-യുന്നു 
വാനം ഭൂ-വെന്നി സോദ-രികള്‍ 
അനിശം നിന്നെ പ്രണമിക്കും 
പന്തല്‍ വെള്ളത്തിന്മീതെ 
തട്ടുകള്‍ വെള്ളത്തെ താങ്ങി 
മദ്ധ്യേ ഓയാറിങ്ങനെയായ്‌ 
മിഴിയട-നേരത്തില്‍ 
മണിയറ നിര്‍മ്മിച്ചോന്‍ സ്തുത്യന്‍. 
ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


നിര്‍മ്മലസൂ-നുവിനെയയച്ചോനാം 
ആ താതന്‍ സ്തുത്യന്‍-ശു-ദ്ധന്‍ 
നിര്‍മ്മലമാ-മുദരത്തിങ്കല്‍ താ- 





ബുധന്‍ പ്രഭാതം 


നിറങ്ങിവസിച്ചു വിശുദ്ധമായ്‌ 
അവനൊടു തുല്യം നാമാകാന്‍ 
നമ്മെപ്പോലെയവനായി 
തിരുവിഷ്ടത്താല്‍ നരനായി 
നമ്മെ തന്‍ പിതൃസുതരാക്കി 
റൂഹായൊടു ബന്ധിച്ചീടാന്‍. 
ദൈവമാതാവ 
ജാഗരണേ-മറിയാം നി-ന്നുങ്കൊ- 
ണ്ടുടയോനൊടു പ്രാ-ര്‍ത്ഥിക്കുമ്പോള്‍ 
അഗ്നിമയന്‍ ദൂതന്‍ മ-റിയാമിന്‍ 
സവിധേവന്നേവം ചൊന്നു. 
“കൃപയുടെ നിധിയേ! സമാധാനം 
ഭൂപാലയമേ! സമാധാനം 
ദരിദ്രത നിക്കപ്പെട്ടവളേ, 
ധനി, നിന്നുദരേ പാര്‍ക്കുന്നു 
ജാതികളുടെ പശിമാ:-റ്റ്ടാന്‍”. 


ദൈവസുത-ന്നുത്തമമാതാവായ്‌ 
തീര്‍ന്ന മറിയാമേ! ഭാഗ്യം 


ശ്രേഷ്ഠവണി-ക്കിറങ്ങി വസിച്ചുള്ളോ- 

രലംകൃതപടവേ! തേ ശ്ലോമ്മോ 

അരചാലയമേ തേ ഭാഗ്യം 

വാനവശിലപിയെ നീ പേറി 

നിന്‍ വ്രതഹാനി ഭവിച്ചില്ല 

പുനരപി നിര്‍മ്മല നീയമ്മേ 

നിന്‍ സുതനോ വന്ദ്യന്‍ ത-ന്നെ. 
പരിശുദ്ധന്മാര്‍ 

ചൊന്നേശു-ശിഷ്യഗണത്തോടായ്‌ 

സത്യപ്രകാശം ഞാ൯ ത-ന്നെ 

പ്രഭതന്നില്‍ നടകൊള്ളുന്നോരെ 

ഇരുളധികാരം ചെയ്യില്ല 

കര്‍ത്തൃപ്രഭയില്‍ നടന്നോരാം 

ശ്ലീഹഗണത്തിനഹോ ഭാഗഗ്യം 

ഭൂമിയിലെല്ലാ ഭാഗത്തും 

അവരുടെ സ്മരണ മുഴങ്ങുന്നു 

ആ പ്രാര്‍ത്ഥന ഞങ്ങള്‍ക്കഭയം. 





ബുധന്‍ പ്രഭാതം 


ജീവവഴി-മൃതിപന്ഥാവെന്നീ- 
യിരുവഴികള്‍ സഹദേര്‍-കണ്ടു 
നവജീവന്‍-പ്രാപിച്ചീടാനാ- 
യിടുങ്ങിയ വഴിയവര്‍ കാകക്ഷിച്ചു 
സാത്താനോടവരടരാടി 
അവനെ ജയിച്ചവര്‍ ചൊല്ലുന്നു 
ദൈവനാമം ബഹുമാന്യം 
ആരാധകര്‍ക്കതു മാര്‍ഗദര്‍ശി 
അര്‍ത്ഥികള്‍ തന്നഭയസ്ഥാനം. 

ഏക പരിശുദ്ധന്‍ 
നല്ലിടയാ-ഭരണസമര്‍ത്ഥാ, നീ 
വന്നിടുക രമ്യാശയനായ്‌ 
കിപ്പാപോല്‍.-സഭയിന്നടിസ്ഥാനം 
സര്‍വ്വവിധം പൌലൂ-സ്‌ തുല്യം 
നിബിയര്‍ക്കുത്തമ സോദരനേ 
ശ്ലീഹഗണത്തില്‍ പെട്ടോനേ 
ഏലിയാപോല്‍ വൈരാഗീ 
യൂഹാ-നോനിവ സന്യാസി 


നിന്നെ വരിച്ചൊരു സഭ ധന്യ. 


അനുതാപം 
പെത്ശോമമോ.: തമ്ഥവൊടു? കൃപ ചെയ്യുക നാഥാ; 
അര്‍ഥികളാം-പാപികളില്‍ നിന്നും 
കരുണയെ വെടിയാത്തൊരു-നാ-ഥാ 
അരിശവടി ശിക്ഷകളെല്ലാം നീ 
മനസലിവാലെയകറ്റണമേ 
ഹൃഷ്ടസമൃദ്ധ മാസങ്ങള്‍, 
വത്സരമിവയെ താ, നാഥാ 
ശ്രേഷഠ സ്സീബാരുപത്താല്‍ 
മാറ്റീടേണം ദുഷ്ടനെ, നിന്‍ 
കൃപയെ ഞങ്ങള്‍ സ്തുതിപ്പാനായ്‌. 


നാഥാ നിന്‍ സ്തുതിയിൽ നിന്നെന്നെ 
മുടക്കിയകറ്റീടല്ലേ നീ 

നീതിയോടെ എന്നെ വിധിക്കല്ലേ 
പാപിയിവനെന്നറിയുന്നേന്‍ 
എന്‍കടമെല്ലാം ചോദിക്കി- 





ബുധന്‍ പ്രഭാതം 


ലെന്നവകാശം തീയയ്യോ 
ജീവവിഹീനനാക്കും ഞാന്‍ 
നിന്നാഹ്വാനാ-നര്‍ഹാനാകും 


കൃപയാലെന്‍ പിഴ പോക്കണമേ. 
പരേതര്‍ 


വാങ്ങിപ്പോ-യപിതൃക്കള്‍ക്കും ഭരാ- 
താക്കള്‍ക്കും നല്‍കാശ്വാസം 
നിന്നാരാ-ധകരേ നിന്‍ പരിശു.- 
ദ്ധന്മാര്‍ സംഘത്തില്‍ ചേര്‍ക്ക 

നീ സിംഹാസനമേറീട്ടാ 

ദുഷ്ടന്മാരെ നീക്കുമ്പോള്‍ 

ഞങ്ങടെ മൃതര്‍ ദയ കാണണമേ 
നിന്‍ മാഹാത്മ്യമുദിക്കുമ്പോള്‍ 
വലഭാഗത്തായിടേണം. 


കുക്കിലിയോന്‍ 
ധനികര്‍കാഴ്ച്ചകള്‍ സഹിതം നിന്‍ സന്നിധിപൂകും ഹാ- ഹാ- 
നൃയപസുത തന്‍ മഹിമാവകമെ. 


കന്യകമാരെയവള്‍ പിന്നാലെ നയിക്കും ഹാ- ഹാ- 
അവരെത്തുന്നാമോദത്തോടെ. 


ബാറെക് മോര്‍. ശുബഹോ... മെന... 
എക്ബൊ 
(ശ്ലോം ലേക്ക്‌) 
ഭാ-ഗ്യം-ശുദ്ധി വെടിപ്പെഴുമമ്മേ കറയില്ലാത്താ- 
മുത്തെ ഭാഗ്യം നിന്നോടു കൂടെന്നും; 
ഭാ-ഗ്യം സകല ചരാചര വാഹകറെപ്പെറ്റമ്പേതേ - യനിഭാ-ഗ്യം 
അനുദിനമഖില കുലങ്ങളുമങ്ങേക്കോതുന്നുവികല ഗാനാ-ലാപം. 
സ്തൌമെന്‍... കുറിയേ... 
കോലോകള്‍ 
(തൂബൈക്ക്‌ ഈത്തോ) 
പെത്ഗോമ്മാ: ലോകേശനെമൊമമുദ/നവ്ും വാഴ്തമ്‌പ്പാ്ും 
ദാ-വീദ്‌ പുത്രീ 
സകല കുലങ്ങളിലും നിന്ന്‌ 
തന്‍ ഗാത്രമെടുക്കാന്‍ മ്ശീഹാ 
ചേര്‍ന്നവളായ്‌ നിന്നെക്കണ്ടു 
പരനുരു നിന്നില്‍ നിന്നേന്തി 





ബുധന്‍ പ്രഭാതം 


ഭേദം ലേശവുമേ-ശാ-തെ 
മഹിമയില്‍ നിന്നും ഞങ്ങള്‍ക്കായ്‌ 
ഏവം താഴ്ന്നവനതി വന്ദ്യന്‍ 
തവ ജനനീസ്മൃതി ദിശയഖിലം 
കിര്‍ത്തിതമായിത്തീ-രേ-ണം. 

ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 
ഈ-ശന്‍ തന്റെ 
ജീവനെഴും വചനം സ്തു-ത്യൻ 
തിരുവിഷ്ടത്താല്‍ പാവനയാം 
കന്യക തന്നുദരെ നിന്നും 
തന്‍ തനു ചേതനയാര്‍ന്നവനാം 
ദൈവ തനൂജാ തേ-സ്തോ-ത്രം 
തനുവിലുമതുപോല്‍ ജീവനിലും 
അവളതി ലദ്ധി സമാര്‍ജ്ജിപ്പു 
താനുരുവായി റൂഹായാല്‍ 
തന്നെപ്പെറ്റവളാ-ശ്ചര്യം. 

മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


മാതൃ വിശു-ദ്ധരുടോര്‍മ്മയില്‍ ഞങ്ങളെ ചേര്‍ത്തിടണമെ 
തല്‍ പ്രാര്‍ത്ഥനയാല്‍ പുണ്യം ഞങ്ങള്‍ക്കും വിഗതര്‍ക്കും. 


സാദൃശ്യമായ്‌ മോശ ചമച്ച പെട്ടകമമ്മേ 
നിന്നുടെ രുപം കാട്ടിടുകയാല്‍ ഭാഗ്യം തായേ 
പേടകത്തിലീശ്വരലിഖിത കല്‍പലകകള്‍ 
സത്യമായി നിന്നിലല്ലോ ജീവാഹാരം. 


തുഷ്ടിപൂര്‍വം വാങ്ങിപ്പോയ-വര്‍ക്കു ഭാഗ്യം 
നിരതാര്‍ത്ഥം പോല്‍-പുത്രഗാത്രമവരില്‍ ലീനം 
പാതാളത്തി൯ കോട്ടകളെല്ലാമിടിക്കുന്നോന്റെ 

ശബ്ദ ശ്രവണാല്‍-വിഗതരുയിര്‍ക്കും ഏതിരേല്‍പ്പിന്നായ്‌. 
ദാവീദിന്റെ മകളില്‍ നിന്നും ജഡമേറ്റോനേ 

നിന്‍ദയ നിന്റെ ഇടവകയിന്മേല്‍ വര്‍ഷിച്ചാലും. 


കര്‍ത്താവേ! നിന്നെ സ്തുതിക്കുന്നതും... (പേജ്‌ 44) 
കൌമാ 


ചും മം ചും പം ചും പം ചം 
ലമ ലമ ലമ ലല 





ബുധന്‍ മൂന്നാം മണി 


ബുധന്‍ മൂന്നാം മണി നമസ്‌കാരം 
കൌമാ 


കോലോകള്‍ 
(ഏനോനോ നുഹറോ ശാറീറോ) 


ദൈവത്തിന്‍ ജനനീ മറിയാമേ! 
വാഴ്ത്തപ്പെട്ടവളേ! ഭാഗ്യം 
ദൈവത്തിന്‍ കുഞ്ഞാടായോനേ 
നീ മടിയില്‍ താലോലിച്ചു! 
തന്നുജ്ലലമാം രശ്മികളാല്‍ 
നിന്നിലുപ്ദ്രവമേശാതെ 
ശക്തന്‍ താങ്ങി ക്രൂബരഥേ 
സംസ്ഥിതി ചെയ്തീടുന്നോനെ- 
യേന്തിയ മാതാവല്ലോ നീ. 
ബാറെ ക്മോര്‍. ശുബഹോ... മെന... 


അത്ഭുതമാ-യ്‌ സല്‍ഫലമേകിയൊരാ- 
തരു മത്സ്യം തീക്കല്‍ പാറ 
ത്രയരഹസ്യാല്‍ തിരുസഭ വിശ്വാസ- 
ത്യാഗികളോടു വാദിക്കുന്നു 
തരുവില്‍ നിന്നജമുണ്ടായി 
തോയം തീക്കല്ലില്‍ നിന്നും 
മത്സ്യമതേകി എസ്തീറാ 
കന്യാപ്രസവെ വാദിപ്പോ- 
ര്‍ക്കിവയേറ്റം വാട്ടം നല്‍കും. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


ശുദ്ധിമതിയെ നിന്നുടെ പ്രാർത്ഥന ഞങ്ങടെകൂടെ 
നിന്‍പ്രാര്‍ത്ഥനയെ നാഥന്‍ കേട്ടു പുണ്യം നല്‍കും. 


ആര്‍ദ്രത നിറവേ ദയനിധിയോടായ്‌ ദയയര്‍ത്ഥിക്ക 
ദയചോദിക്കുന്നാത്മാക്കള്‍മേല്‍ ദയവുണ്ടാകാന്‍ 


വിസ്മയപൂര്‍വ്വം മറിയാം ചരിതം ഞാനുരചെയ്യാം 
ഏതൊരു മാന്യ സ്ഥാനത്തേറി മണ്മയപുരത്രി. 
അവളുടെ നികടെ കൃപയാസുതനെ വിട്ടോ അഥവാ 
പരജനനീത്വം നല്‍കാനായി പ്രീതിപ്പെട്ടോ? 





ബുധന്‍ ആറാം മണി 


ശാന്തര്‍ സഹിതമല്ലാതെവിടെയെന്നുടെ വാസം 
ജാതരിലേറ്റം താഴ്‌ന്നവളില്‍ താനിറങ്ങിപ്പാർത്തു. 
ലോകരിലേവന്‍ മറിയാമേപ്പോല്‍ താഴ്ന്നിടുണ്ട്‌ 
അവളോടു തുല്യം ഉന്നത പദവിയുമാരാര്‍ജ്ജിച്ചു. 


ഒമ്പത്‌ മാസം നിന്നെ വഹിച്ച ജനനിയെയോര്‍ത്ത്‌ 
ക്രോധദണ്ഡി ഞങ്ങളില്‍ നിന്നും നീക്കുക നാഥാ! 


കൌമാ 
൫ മം ി പ്പം ക പം ൫ 


ബുധന്‍ ആറാം മണി നമസ്കാരം 
കൌമാ 


കോലോകള്‍ 
(മല്‍ക്കൂസ്‌ റൌമോ) 


മൂശ ചമച്ച- 
സാക്ഷ്യപ്പെട്ടകമേ! 
മറിയാമേ! ശ്ലോമോ! 


ജീവജലത്തെ മുന്‍കുറിയായ്‌ 

കാട്ടിയ ശോശപ്പാ! ശ്ലോമോ 

ഈശായ്‌ നന്ദനനാം ദാവീ- 

ദോതിയ പുണ്യപുരീ! ശ്ലോമോ 

നിന്മടിയില്‍-ദൈവമുദിച്ചല്ലോ. 
ബാറെക് മോര്‍. ശുബഹോ... 

ദുഷ്ടനൊടടരാടാന്‍ 

സ്റ്റീബാ വാഹികളാം 

സഹദേന്മാര്‍ ചെന്നു 

വാളാല്‍ ഛേദിതരായി ചിലര്‍ 

ചിലരഗ്നിയിലന്ത്യം കണ്ടു 

ദുഷ്ടന്‍ ദര്‍ശിച്ചാര്‍പ്പിട്ടു 

മടിപൂണ്ടില്ലവരും പോരില്‍ 

പുണ്യം നല്‍കണമവര്‍ യാചനയാല്‍. 


നീതിപരര്‍ക്കായ്‌ 
മേശയൊരുക്കിയതില്‍ 
നാഥാ! നിന്‍ ശുദ്ധ- 





ബുധന്‍ ഒമ്പതാം മണി 


തനുരുധിരങ്ങളശിച്ചോരെ 

യോഗ്യന്മാരാക്കിടണമേ 

നിന്നെ ഏറ്റുപറഞ്ഞവരെ 

താതസമീപം നീ തന്നെ- 

യേല്‍ക്കണമേ നിന്നില്‍ മരിച്ചവരെ. 

മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
മാതാ കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍... (പേജ്‌ 47) 


മോര്‍ സേവേറിയോസ്‌ പാത്രിയര്‍ക്കീസിന്‍്റെ മാനീസൊ 
നിന്‍ മാതാവ്‌ വിശുദ്ധന്മാര്‍ (പേജ്‌ 47) 


കൌമാ 


വിശ്വാസപ്രമാണം (പേജ്‌ 15) 
൫ മം ക പം ി പം ൫ 


ബുധന്‍ ഒമ്പതാം മണി നമസ്‌കാരം 
കൌമാ 


കോലോകള്‍ 
(ആനീദെ ദശ്ക്കല്‍) 


രക്ഷകനേ! നിന്‍ ഗാത്രത്തെ ഭക്ഷിച്ചും 
വിലയേറും രക്തക്കാസാ പാനം ചെയ്തും 
മൃതരായോരെ നാ-ശം നീക്കി ജീവിപ്പി- 
-ച്ചണിയേണം നിന്നെ നോക്കുന്നവരില്‍ കാന്തി. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 
മൃതരെ ജീവിപ്പിപ്പാനെഴുന്നെള്ളും രാജാ 
മുകിലഴകിന്‍മേലാഘോഷിതനായീടുന്നു 
നയവാന്‍മാര്‍ തന്‍ മുന്‍കൊമ്പിന്‍ നാദം കേട്ടി- 
ട്ടങ്കിയണിഞ്ഞെതിരേല്‍പ്പാനായ്‌ പോയിീടുന്നു. 

മൊറിയോ... 


മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തില്‍... (പേജ്‌ 2) 


കൌമാ 


ചം മം ചും പം ചും പം ചം 
ി ലമ ലമ ലര 





വ്യാഴം സന്ധ്യ 


വ്യാഴം സന്ധ്യാ നമസ്‌കാരം 
കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന 
കര്‍ത്താവേ! നിന്നെ ഞാൻ വിളിച്ചുവല്ലോ... (പേജ്‌ 3) 
എക്ബോ 
ശ്ര്മായോനെ ശുബ്ഹോ സൊമറിന്‍) 

ആദിയുമന്തവുമില്ലാത്തോ-നഖിലാണ്ഡത്തിന്‍ സൃഷ്ടാവേ! 
വാനവർ നിന്‍ സ്തുതി പാടുന്നു - മാനവര-ര്‍പ്പിക്കും സ്തോത്രം. 

സ്തൌമെന്‍... കുറിയേ... 

പ്രുമിയോന്‍ 
തന്റെ മനുഷ്യസ്‌നേഹത്താല്‍ ഞങ്ങളുടെ അടുക്കലേക്ക്‌ ഇറങ്ങിവന്ന 
ഉന്നതനും തന്റെ ദാസനായ ആദാമിനും തന്റെ കല്പന ലംഘിക്കുന്ന 
പാപികളായ അവന്റെ മക്കള്‍ക്കുവേണ്ടിയും ജഡത്തില്‍ മരണം 
ആസ്വദിച്ച നല്ലവനായ തനിക്കു സ്തുതി. തനിക്ക്‌... ബ്കുലഹുന്‍... 
ആമ്മീന്‍. 
സെദറാ 

ദൈവമായ കര്‍ത്താവേ! നിന്നോട്‌ ഞങ്ങള്‍ അപേക്ഷിക്കുകയും 
പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. നിന്‍റെ മാലാഖമാരുടെ കൂട്ടങ്ങളു- 
ട്രെയും നിരകളുടെയും അപേക്ഷകളാലും നിന്റെ മാതാവായ പരിശു- 
ദ്ധ കന്യക മറിയാമിന്‍്റെ പ്രാര്‍ത്ഥനകളാലും നിബിയന്മാരുടെയും 
ശ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും മദ്യാനന്മാരുടെയും യാചന- 
കളാലും, കര്‍ത്താവേ! ഞങ്ങളോടു നീ നിരപ്പാകണമേ. അവരുടെ 
ശരണത്തില്‍ ഞങ്ങളെ ഉറപ്പിക്കുകയും അവരുടെ സൌന്ദര്യത്തില്‍ 
ഞങ്ങ- അലങ്കരിക്കുകയും അവരുടെ സ്നേഹത്തില്‍ ഞങ്ങളെ ബന്ധി- 
ക്കുകയും അവരുടെ നടപടികളില്‍ ഞങ്ങളെ സമ്പന്നരാക്കുകയും 
ചെയ്യണമെ. അവരുടെ പിന്നടികളില്‍ പ്രയാണം ചെയ്യുവാന്‍ 
ഞങ്ങളെ ശക്തീകരിക്കണമെ. അവരുടെ വിശ്വാസധീരതയില്‍ സദൃശ്യ 
മാക്കപ്പെടുവാന്‍ ഞങ്ങളെ സഹായിക്കുകയും അവരെപ്പോലെ നിന്നെ 
പ്രസാദിപ്പിക്കുവാൻ ഞങ്ങള്‍ക്ക്‌ കൃപനല്‍കുകയും ചെയ്യണമെ. 
അവരോടൊന്നിച്ച്‌ ഇമ്പപ്പെടുവാന്‍ ഞങ്ങളെ ഒരുക്കുകയും അവരുടെ 
ഇടയില്‍ നിന്നെ സ്തുതിപ്പാന്‍ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമെ. 
അങ്ങനെ അവരോടൊന്നിച്ച്‌ നിന്നില്‍ സന്തോഷിക്കുവാനും നിന്നെ 
പ്രാഭവപ്പെടുത്തുവാനും നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുവാനും 
ഞങ്ങളെ യോഗ്യരാക്കണമെ. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ച- 





വ്യാഴം സന്ധ്യ 


വര്‍ക്ക്‌ നല്ല ഓര്‍മ്മ പ്രദാനം ചെയ്യണമെ. ഞങ്ങള്‍ നിനക്കും വാഴ്ത്ത- 
പ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും 
സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ... മെന്‍ ആലോഹോ... 
ആമ്മീന്‍. 
കോലോകള്‍ 
(ദ്കോലെ ദമ്‌ ലേൻ) 
പെത്മോമ്മാ: മനാഥമൊഴ്ടനാത മാഴതമമ്‌ പ്രാര്‍ത്ഥിച്ചു ഞാന്‍ 


സ്തുതി സമ്പൂര്‍ണ്ണശബ്ദത്താല്‍ പ്രീണി-പ്പിക്കുന്നേന്‍ 
ജുണപാപങ്ങള്‍ മൂലം ഞാന്‍ കേഴുന്നേറ്റം, പ്രാര്‍ത്ഥിക്കുന്നേന്‍ 
തിരുമുമ്പില്‍ നിന്നിവനെ നീ തള്ളീടല്ലേ 

അനുതാപം പാശ്ചാത്താപം; അര്‍പ്പിക്കുന്നടിയാർ 

മ്ശീ-ഹാ, ബഹുവിധകുറ്റം ചെയ്തോനില്‍ ദയചെ-യ്യേ-ണം. 


ബാറെക് മോര്‍. ശുബഹോ... 


ദുരിതം നിറയും - കാലത്തില്‍ യാചി-ക്കുന്നടിയാ- 
രാഗതനാകുക തുണചെയ്യാനെന്‍ നാഥാ കരുണയെ നല്‍കാൻ 
കെടുതികളതിരില്ലാതേറ്റം വളയുന്നയ്യോ 

കോപത്താല്‍ ശിക്ഷിക്കരുതേ; ക്രോധത്താലും നീ 

മ്ശീഹാ രാജാ കനിവേകി ദയ ചെ:യ്യേ-ണം. 


ദൈവമാതാവ്‌ 
വാനവ സൌധത്തില്‍ നിന്നും ദുത-ന്‍ ഗപ്രിയേല്‍ 
ദാവീദുദഹിതാധന്യവതി മറിയാം സവിധമയയ്ക്കപ്പെട്ടാന്‍ 
ശാന്തിദ ദൂതവനറിയിച്ചാന്‍, ചൊന്നാനേവം 
നിന്നില്‍ നിന്നുദയം ചെയ്യും; താതാദ്യസുതന്‍ താന്‍ 
അ.-വളീന്നാഗതനീശന്‍ മ്ശീഹാ ദയചചെ-യ്യേ-ണം. 


മേലുയരത്തില്‍ - മരുവീടുന്നഗ്യാത്മീയന്മാ-ര്‍ 
ഭൂമിയിലെല്ലാത്തലമുറയും ഭാഗ്യം നല്‍കുന്നവള്‍ ചൊന്നതുപോല്‍ 
അവളുടെയര്‍ത്ഥനയാലീശാ സര്‍വ്വാധിപതേ! 
അവളുടെയോര്‍മ്മയെ മാനിച്ചങ്ങാഘോഷിച്ചോര്‍ക്കും 
പാ-പക്കന്മഷമുക്തിയെ നീ നല്‍കിടേ-ണം. 


പരിശുദ്ധന്മാര്‍ 
നിബിയര്‍ ശ്ലീഹ-ര്‍ സഹദരുമേ ശ്ലോമ്മോ നിങ്ങള്‍ക്കായ്‌ 
വിശ്വാസത്തിന്‍ ശില്‍പ്പികളും സഭയുടെ സ്തംഭങ്ങളുമല്ലോ 
മ്ശീഹായ്യെപ്രതി കൂറോടെ പീഡസഹിച്ചോര്‍, 





വ്യാഴം സന്ധ്യ 


അവരാത്മാക്കള്‍ പിന്‍ചെന്നാർ, ദാവീിദോതിയപോല്‍ 
ആ-വര്‍ പ്രാര്‍ത്ഥനയാല്‍ ദേവേശാ ദയ ചെ-യ്യവേ-ണം. 


കഴിവിന്‍ തികവാ-ല്‍ മിശിഹായെ സ്നേഹി-ച്ചാ സഹദേര്‍ 
മഹിമയെ വര്‍ണ്ണിപ്പാനിന്നാർക്കുണ്ടര്‍ഹത ഭുവനെ! 
നശ്വരതാല്‍ക്കാലിക, മഹിമാ, വിട്ടാരവരും 

ഹൃത്തിന്‍ തികവൊടെ സ്നേഹിച്ചാർ; ഈശാരാധനയെ 
മ്ശീ-ഹാ സഹദേരര്‍ത്ഥനയാല്‍ ദയച്ചെ:-യ്യേണം. 


അനുതാപം 
കരുണാവാതി-ല്‍ തുറിക്കണമെ ചോരനെന്നതുപോല്‍ 

ചുങ്കക്കാരന്‍, പാപിനിയെന്നിവരുടെ താപം കൈക്കൊണ്ടതുപോല്‍ 
അടിയരുടനുതാപത്തേയും, കൈക്കൊള്ളണമെ, 
തള്ളിയശീമോനെന്നതുപോല്‍; പാപവിമോചനവും! 
തേറു-ന്നോരില്‍, പ്രീതന്‍ നീ കരുണാ-പൂര്‍ണ്ണന്‍. 


കരുണാനിധിയെ ദയചെയ്യണമച്ചോര-നെന്നതുപോല്‍ 
അര്‍ഹതയുണ്ടായിട്ടല്ല; നിന്‍കൃപയാധിക്യംമൂലം 
കൃപയാല്‍ നരരുടെ മദ്ധ്യേ നീയാഗതനായി 
പിഡകസാത്താന്‍, മൃതിയില്‍നി-ന്നിവരെ രക്ഷിപ്പാന്‍; 
ആത്മാ-ക്കള്‍ തന്‍ സല്‍വൈദ്യാ, ദയ ചെ-യ്യേ-ണം. 


പരേതര്‍ 
വിശ്വാസികളാം വിഗതര്‍ക്കായ്‌ നല്ലോര്‍മ്മ നല്‍കണമെ 
തിരുതനുരക്തമവര്‍ ഭക്ത്യാ പ്രാപിച്ചല്ലോ 
ദൂതര്‍സഹിതം മഹിമയൊടെ, വന്നീടുമ്പോള്‍ 
നിന്‍ വലഭാഗം നില്‍ക്കണമേ; മുഖതെളിവോടെയവര്‍ 
മ്ശീഹാ-ദേവേശാ സ്തുതി സതതം തെ-പാ-ട-ട്ടെ. 
മൊറിയോ... 
എത്രോ (പേജ്‌ 7) 
കോലോകള്‍ 
(ബ്റംശൊലല്‍ ബൈത്തൊക്‌) 
പെത്മശോമൊ: ന്ധാക്രമെതമുംം ൪7൯ ഭവെ, എന്‍ സേര്‍ച്ച്‌ നിനക്കു? കഴിക്കും 
ഞൊ. ഹാഥമേഥ;. 
ദയയും പാപവിമോ-ചനവും യാചിപ്പാ-ന്‍ 
അന്തിയില്‍ നിന്നാലയമടിയാര്‍ പൂകിടുന്നു, 
പാപികളൊടു ദയചെ-യ്‌വോനെ പ്രഭാതത്തില്‍ 
വന്നു വണങ്ങാനീയടിയാര്‍ക്കിടയാകണമെ. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


98 





വ്യാഴം സന്ധ്യ 


ഈറേന്മാര്‍ സേവ-ചെയ്യുമുണര്‍ന്നോനെ! 

ഭൌമികരുടെ പരിചരണത്തില്‍ പ്രീതന്‍ നീയേ 

താഴെ നിന്നടിയാര്‍ ശബ്ദം കേള്‍ക്കണമേ 

വിളിചെയ്തൊരു യോനായൊടു നീയരുളിയപോലെ. 
ദൈവമാതാവ 

വൈവാഹിക ബന്ധം കൂടാതമലയതായ്‌ 

ദൈവത്തെ പ്രസവിച്ചവളെ ധന്യേ കന്യേ! 

ആശ്വാസം വിഗതര്‍-ക്കടിയര്‍ക്കോ ശരണം 

നിന്‍ സ്മൃതി ദിനമാമിന്നേകാനര്‍ത്ഥിക്കണമേ. 


മ്ശീഹായെ മറിയാം - മടിയിലിരുത്തീട്ട്‌ 
സര്‍വ്വം പാലകനേകിയവള്‍ സ്തന്യം ശുദ്ധം 
ദൈവത്വം മനുഷ്യ-ത്വത്തൊടു ചേര്‍ന്നവന്‍ 
കിറത്തുണിയില്‍ പുല്‍ക്കൂട്ടില്‍ ശയ്യ വിരിച്ചാള്‍. 
പരിശുദ്ധന്മാര്‍ 
സിദ്ധന്മാര്‍ നിങ്ങള്‍ - സംഘത്തിനു ശ്ലോമ്മോ 
ജീവന്‍ മര്‍ത്യര്‍ക്കായ്‌ പേറും വണിഗീശന്മാര്‍ 
അര്‍ത്ഥന ഭണ്ഡാരം; തുറക്കുകയഗതിക്കായ്‌ 
കെടുതിയില്‍ നിന്നിലോകത്തെ സംരക്ഷിപ്പാന്‍. 


ജീവികളെ നോഹ - പ്രളയക്കാലത്തില്‍ 
പേടകമുള്ളിലതി ഭദ്രം - സൂക്ഷിച്ചതുപോല്‍ 
സഹദേന്മാരെ എഴുന്നേറ്റീലോകത്തെ 
കല്ലോലങ്ങളില്‍ നിന്നെല്ലാം സംരക്ഷിപ്പിന്‍. 
ഏക പരിശുദ്ധന്‍ 
വിസ്മിതരായ്‌ വാനോ.രേറ്റം നിൻ പ്രഭയാല്‍ 
നിന്‍ തിരുനാമം മോര്‍ (......) ലോകേ ശ്രേഷ്ഠം 
ഉത്തമമാം നിന്‍ വൃ-ത്തികള്‍ കണ്ടിട്ടിശന്‍ 
വിസ്മൃതമാക്കി നിന്നോര്‍മ്മ; പ്രാര്‍ത്ഥിക്കണമെ. 
അനുതാപം 
നിഷ്കന്മഷരെ സ്നേ-ഹിക്കും നിര്‍മ്മലനെ! 
നിര്‍മ്മലഹൃത്തം നല്‍കണമെ ഞങ്ങള്‍ക്കെന്നും 
അങ്ങേയ്ക്കപ്രിയമു-ളവാക്കും ചിന്തകളും 
ദുര്‍മ്മനനങ്ങളുമുന്മൂലം നീക്കിത്തരണേ! 


നിനുവയരൊടു ദയചെ-യ്തോനെ! പാപികളാ- 
മീയടിയാരില്‍ നിന്നു മുഖം തിരിപ്പിക്കല്ലേ 





വ്യാഴം സന്ധ്യ 


കരുണാവാരിധി നി-ന്‍ വാതിലടച്ചീടില്‍ 
മറ്റാരുടെ വാതില്‍ക്കല്‍ പോയ്‌ ഞങ്ങള്‍ മുട്ടും? 
പരേതര്‍ 
രക്ഷകനേ! നിന്‍ ഗാത്രത്തെ ഭക്ഷിച്ചും 
വിലയേറും രക്തക്കാസാ പാനം ചെയ്തും 
മൃതരായോരെ നാ-ശം നീക്കി ജീവിപ്പി- 
ച്ചണിയേണം നിന്നെ നോക്കുന്നവരില്‍ കാന്തി. 


ബലി ഹാബേലര്‍പ്പി-ച്ചാദാമിനു വേണ്ടി 
വേദനയോടെ പ്രാര്‍ത്ഥിച്ചാന്‍ - യാചിച്ചേവം 
മണ്ണില്‍ നിന്നാദാ-മിനെ സൃഷ്ടിച്ചോനെ! 
ഏദനിലുണ്ടായപരാധം നീയോര്‍ക്കരുതെ! 


കുക്കിലിയോന്‍ 
നാഥാ! എന്നര്‍ത്ഥന കേള്‍ക്കാ ഹാ- 
എന്‍ നിലവിളി നിന്‍ സന്നിധി പൂകും. 


എന്‍ നാളുകള്‍ വേദനയാല്‍ തീര്‍ന്നു ഹാ- 
എന്നസ്ഥികള്‍ വെണ്ണീറിനു തുല്യം. 
ബാറെക്‌ മോര്‍. ശുബഹോ... മെന... 
എക്ബോ 
(കാബെല്‍ മോറാന്‍ തെശ്മെശ്താന്‍) 


നാഥാ പ്രാര്‍ത്ഥന ശുശ്രൂഷകള്‍ നീ-കൈക്കൊള്‍ക 
മോശായുടെ-ലീയായുടെയും കഹനായഹറോന്റെയും പോല്‍ 
നാഥാ അനവരതം സ്തുതി തേ! യോഗ്യം. 


സ്തൌമെന്‍... കുറിയേ... 


കോലോകള്‍ 
(മ്ശാലേം നുഹ്റെ ദീമോമെ) 
പെത്മശോമൊ: ബഹുമ്മാഹനമത്‌കമനിനം 


പകലിന്‍ പ്രഭ നീക്കുന്നോനെ! 
നിന്‍കൃപയടിയര്‍ക്കേകണമെ 
സതതം കെണിവച്ചീടുന്നാ 
ദുഷ്ടനെ നി മായിക്കണമേ 
രാ-വും പകലും നിന്‍ സ്ലീബാ 
സംരക്ഷകസങ്കേ-തമാ-ക. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 





വ്യാഴം സൂത്താറാ 


നിന്നെവിളിച്ചാനീയോബും, 
കുഴിയീന്നും ദാനീയേലും 
തീച്ചൂളയിലെ ബാലത്രയം 
അഗ്നിയില്‍ നിന്നവര്‍ രക്ഷിതരായ്‌ 
പാ-പികളവശ-രടിയരിതാ, കേഴുന്നു 
ദയചെയ്യേണം. 
മൊറിയോ... 
മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ നിന്നെ-ഞങ്ങള്‍-വിളിക്കു-ന്നാഗതനായി 
പ്രാർത്ഥ-നകേട്ടി-ട്ടാത്മാക്കള്‍മേല്‍-ദയ ചെയ്യേണം 


നിന്‍വലഭാഗം ജീവിപ്പാനായ്‌ ദയചെയ്യേണം 
നരകത്തീയിലാധനിയെപ്പോല്‍ കേഴരുതേ ഞാന്‍ 
അഗ്നിസമുദ്രം തരണം ചെയ്യാനേകുക നൌക 
അഗ്നിജ്വാല എന്മേല്‍കോയ്മ നടത്തിടല്ലേ. 
ഹാനനിയാദ്യരുടൊപ്പം ഞാനും സ്തുതിപാടട്ടെ 
ദാനിയേലെപ്പോലെന്‍ വദനം കിര്‍ത്തിക്കട്ടെ 
ആധനിയേറ്റാ വേദനയിന്നും രക്ഷിക്കെന്നെ 
ആശ്രയഹീനന്‍ ലാസറുടൊപ്പം സ്തുതിപാടട്ടെ. 


സ്വര്‍ഗ്ഗം, നരകമിവമേല്‍ നാഥാ നീയധികാരി, 
നരകത്തീിന്നും രക്ഷിച്ചെന്മേല്‍ ദയ ചെയ്യേണം. 


മോറാനേശുമ്ശീഹ... (പേജ്‌ 10) 
കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


വ്യാഴം സൂത്താറാ 
കൌമാ 


കോലോകള്‍ 
(മൊര്‍യോലോ ബ്റുഗ്‌സോക്‌) 


ശാസിക്ക-രുതെ കോ-പത്താല്‍ ശിക്ഷി-ക്കരുതെ 
ക്രോധത്താലെ-ന്നര്‍ത്ഥി-ച്ചാന്‍ ദാ-വീ-ദ-രചന്‍ 
സതതം കരുണാ-നിധിയി-ശനു ദു-സ്സഹമ-ത്രെ 
തൃക്കൈ നി-ര്‍മ്മിത രൂ-പ-ത്തിന്‍ നാശം-തിരുമുമ്പില്‍. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


101 





വ്യാഴം രാത്രി 


ദൈവാഗാ-രെ പ്രാര്‍ത്ഥിപ്പാ-നുള്‍ പൂ-കുന്നോ-ന്‍ 
നിര്‍മ്മലമാ-ക്കുക ഗാ-ത്രത്തോ-ടൊ-പ്പം ചി-ത്തത്തെ 
അവനുടെ യാ-ചനയഭ്യര്‍ത്ഥന നാ-ഥന്‍ കേള്‍ക്കും 
ന്യായത്തീ-ര്‍പ്പിന്‍ നാ-ളിലവന്‍ ദയയും പ്രാ-പിക്കും. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ! നിന്നെ - ഞങ്ങള്‍ വിളിക്കു - ന്നാഗതനായി 
പ്രാർത്ഥന കേട്ടി - ട്ടാത്മാക്കള്‍ മേല്‍ - ദയ ചെയ്യേണം. 


ദൈ-വകുമാരന്‍ ചൊല്ലിത്തന്ന പ്രാർത്ഥന രമ്യം! 

സ്മ-രണയില്‍ വച്ചതു ധ്യാനിക്കുന്നോനേറ്റം ധന്യന്‍! 
പു-ണ്യം പൂര്‍ണ്ണതയിവയുടെ ഭംഗിയതെല്ലാമതിനെ 
ഭ-ക്ത്യാ പ്രാര്‍ത്ഥിക്കുന്നോനെന്നും കാണും സ്പഷ്ടം. 


-ണപാപങ്ങള്‍ മോചിക്കണമെന്നര്‍ത്ഥിപ്പാനായ്‌ 
നിജമര്‍മ്മസ്ഥരെയുപദേശിച്ചോന്‍ നാഥ-ന്‍ സ്തുത്യൻ 
കു-റ്റക്കാരുടെ പാപവിമുക്തിക്കേകി മൈര്യം 
മോചനമതിനായ്‌ പ്രാര്‍ത്ഥിച്ചിടാനുപദേശിച്ചാന്‍. 


സര്‍വ്വം കേട്ടിട്ടര്‍ത്ഥനയെല്ലാംകൈക്കൊള്‍വോനേ! 
പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കള്‍ മേല്‍ ദയചെയ്യേണം. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍ 
മസ്മൂറോകൾ, വിശ്വാസപ്രമാണം, ധൂപപ്രാര്‍ത്ഥന, ഹൂത്തോമോ (പേജ്‌ 12...) 


ചം മും ചും പം ചും പം ചം 
്ല ഖല ലമ ലല 


വ്യാഴം രാത്രി 
കൌമാ 


ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവനായ... (പേജ്‌ 22) 
രാത്രികാലങ്ങളില്‍ കര്‍ത്താവിന്റെ ഭവനത്തില്‍... (പേജ്‌ 22) 
ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


എനിയോനോ 

(അല്‍മോനോ) 
ആത്മാവേ സ്തുതിയെക്കാളും നിദ്രയെയെന്തേ-സ്‌നേഹിച്ചു? 
നിഷ്ഫല രാഗങ്ങളിലെന്തേ, സതതം മുഴുകി-കഴിയുന്നു? 
ഉണരുക, സ്തോത്രംപാടിടുക; സര്‍വ്വാധിപതേ സ്തോത്രം തേ! 





വ്യാഴം രാത്രി 


അനുതാപത്തിന്നിടയില്ലാതായുസ്തന്ത്യ-ത്തിനു മുമ്പെ 
തിന്മയില്‍നിന്നും തിരിയുക നാം, അനുതാപത്തിന്‍ കാലമിതാ 
പിഴയതിനൊത്തതുപോല്‍ നാഥാ, ശിക്ഷിക്കരുതേ! സ്തോത്രം തേ! 


ഭൂമൌദൃഷ്ടിപതിച്ചുടയോന്‍, തിന്മകള്‍ മൂല-മതിളകിപ്പോയ്‌ 
ദുഷ്ടത വര്‍ഭദ്ധിച്ചതിനാലെ ധരയിന്നടിസ്ഥാനവുമിളകി 
പിഴയതിനൊത്തതുപോല്‍ നാഥാ, ശിക്ഷിക്കരുതേ! സ്തോത്രം തേ! 


ദാവീദുപിഴചെയ്യുംമുമ്പു, ചൊന്നാൻ ദുഷ്ക്കര്‍മ്മികള്‍ മുടിയും 
പാപഃപ്പതനത്തിന്‍ശേഷം, ചൊന്നാൻ 'ദേവാ ദയചെയ്ക്‌' 
പിഴയതിനൊത്തതുപോല്‍ നാഥാ, ശിക്ഷിക്കരുതേ! സ്തോത്രം തേ! 


നിദ്രിതര്‍ ഭ്രാതൃപിതൃക്കളുടെ, പാപം മോചിച്ചീടണമെ 
ജീവഗ്രന്ഥത്തില്‍ നാഥാ! അവരുടെ നാമം ചേര്‍ക്കണമെ 
നിന്‍ ശ്രേഷ്ഠോദയനാളിലവര്‍ - നിന്‍വലമായി നില്‍-ക്കേണം. 


ബാറെക്മോര്‍. ശുബാഹോ... മെനഓാ... 


ഏകത്വത്തില്‍ ത്രിത്വമതായ്‌ ത്രീത്വത്തിലേകത്വവുമാം 
പിതൃസുതപരിശുദ്ധാത്മാവാം സത്യേകപര-ന്നായ്‌ സ്തോത്രം 
സ്തോത്രം ദൈവത്തിന്നനിശം - തന്‍ ദയ ഞങ്ങള്‍ക്കെന്നേക്കും. 


കുറിയേ... കുറിയേ... കുറിയേ... 


ഒന്നാം കൌമാ 
(ദൈവമാതാവിന്റെ) 
എക്ബോ 
(റോസായ്ക്ക്‌ ബസ്‌ദാവീദ്‌) 


നിയമപ്പേടകമോ-മറിയാം മുന്‍കുറിതാന്‍ 
ദീര്‍ഘദര്‍ശികള്‍ നിന്‍ ചിത്രം കാണിച്ചു 
വിജ്ഞാനിക്കായി ഗ്രന്ഥത്തില്‍ ചേര്‍ത്തു 

ആ നവകുംഭം നിന്‍ ദൃഷ്ടാന്തം താന്‍ 
വ്യര്‍ത്ഥര്‍ക്കുശിരേകും ലവണം നിന്‍ പുത്രന്‍ 
ജീര്‍ണ്ണിച്ചൊരുലോക-മവനാല്‍ ജീവിച്ചു 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കര്‍ത്താവേ... 


ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 





വ്യാഴം രാത്രി 


കോലോകള്‍ 

(മൊറിയോ മോറാന്‍) 
നാഥാ ദേവാ-മാനുഷഗാത്രമെടുപ്പാന്‍ നീ 
മനസ്സായപ്പോള്‍ ഗബ്രിയേലെത്തി 
മറിയാം സവിധം-തന്നുടയോന്റെ-ശ്ലോമ്മോയവന്‍ 
നല്‍കിട്ടേവം ചൊന്നാ-നാ-ദരവായ്‌ 
സൃ-ഷ്ടിക്കെല്ലാം രക്ഷകനായോന്‍ നിന്നില്‍നി- 
ന്നുദയം ചെയ്യും നാഥന്‍ നിന്‍ സഹിതം 
ഹാലേലുയ്യാ ശാശ്വത രാജനവന്‍, തന്റെ 
വാഴ്ചയതെന്നു-മെന്നും നിലനില്‍ക്കും. 

ബാറെക് മോര്‍. ശുബഹോ... 


മ-റിയാം ചൊന്നാള്‍, മ്ശീഹായോടെന്‍ മകനെ ഞാ- 
നെന്തൊരു പേര്‌ നിന്നെ വിളി-ച്ചിടും 
'ശിശു' എന്നാലോ, അഖിലര്‍ക്കും നീ മുമ്പനഹോ 
'വൃദ്ധ'നെന്നോ നീയൊരു ശി-ശുവല്ലോ 
ആ.-തിനാല്‍ സൃഷ്ടി-ക്കെല്ലാം ശോഭയതേകുന്ന 
പിതൃപ്രഭയെന്നു നിന്നെ വിളിക്കു-ന്നേന്‍ 
ഹാലേലുയ്യാ നിന്നുദയം നിന്‍ ശോഭയതും 
സ്തുത്യം തന്നെ - താതനുമാരാദ്ധ്യന്‍. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


ശുദ്ധിമതിയെ നിന്നുടെ പ്രാര്‍ത്ഥന ഞങ്ങടെകൂടെ 
നിന്‍പ്രാര്‍ത്ഥനയെ നാഥന്‍ കേട്ടു പുണ്യം നല്‍കും. 


സ്വസ്തിയൊടാഗതയാകുക നവമാം ജീവന്‍ നൌകേ! 
നൃയപപതിവാണ രാജഗൃഹമെ, മാതാ! സ്വസ്തി. 
ശാന്തിയൊടാഗതയാകുക-നേര്‍മുളമേവും തോട്ടം 
രഹസ്യം സൂക്ഷി-ക്കും മന്ദിരമെ, മാതാ! സ്വസ്തി. 


ശാന്തിയൊടാഗതയാകുക ബാലേ! സുന്ദരരൂപീ 
ഗരുഡനെയൂട്ടി വളര്‍ത്തിയ പ്രാവേ മാതാ! സ്വസ്തി. 
ശാന്തിയൊടാഗതയാകുക-യവിവാഹിത വധു കന്യാ! 
ലോകര്‍ക്കാശ്വാ-സത്തുറമുഖമെ മാതാസ്വസ്തി. 


ഒമ്പതുമാസം നിന്നെ വഹിച്ച ജനനിയെയോര്‍ത്ത്‌ 
ക്രോധദണ്ഡീ ഞങ്ങളില്‍ നിന്നും നീക്കുക നാഥാ. 





വ്യാഴം രാത്രി 


രണ്ടാം കൌമാ 
(പരിശുദ്ധന്മാരുടെ) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 
എക്ബോ 
പ്രര്‍ദൈസൊ) 
ദ്വാദശ സ്തംഭങ്ങള്‍ താങ്ങുന്നിദ്ധരയെ 
ദ്വാദശ മാസങ്ങള്‍ സംവത്സരമകുടം 
ദ്വാദശ നിര്‍ദ്ധരിയ ശീമോന്‍ തന്നില്‍ 
ദ്വാദശ ശ്ലീഹര്‍ പ്രസംഗകരും 
മേലുയരെ, താഴെ എല്ലാഭാഗത്തും 
അവര്‍ പ്രാര്‍ത്ഥന ഞങ്ങള്‍ക്കഭയം കോട്ടയുമാം. 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കർത്താവേ!... 
ബാറെക് മോര്‍. സ്്‌തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(മൊറിയോ മോറാന്‍) 
നാഥാ ദേവാ! ശോഭിതദീപം പോല്‍ ലോകെ 
വിമലര്‍ ശ്ലീഹര്‍ ശോഭിതരായ്‌ വന്നു 
ആ-കല്‍ക്കറുസാ-യ്ക്കടിമകളാകും ജാതികളെ 
ശിഷ്യരുമാക്കി നേര്‍വഴിയില്‍ ചേര്‍ത്തു 
വി-ശ്വാസികളാ-യവര്‍ മാമ്മൂദീസായേറ്റാര്‍ 
പിതൃസുതപരിശുദ്ധാത്മാനാ-മത്തില്‍. 
ബാറെക് മോര്‍. ശുബഹോ... 
നാഥാ ദേവാ! പൊരുതും സഹദേര്‍ വിധിയേല്‍ക്കു- 
ന്നെങ്ങനെയെന്നു സൂക്ഷ്മം വീ-ക്ഷി-ച്ചേന്‍ 
എ-രിയും ഗാത്രം, പ്രത്യഗം വിഛേദിതരായി, 
ഹൃദയാനന്ദം മനസ്സിന്നാ-മോ-ദം 
സഹദേര്‍ പാടി, നിന്‍പേര്‍ക്കായി മരിക്കുന്നു 
തുണയായ്‌ വരിക; രക്ഷിക്കു-ക നാഥാ. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ നീ 
കാരുണ്യം ചെയ്തെങ്ങള്‍ മേല്‍ 
ശ്ലീഹര്‍ പ്രാര്‍ത്ഥനയാല്‍ പുണ്യം 
ഞങ്ങള്‍ക്കും വിഗതന്മാര്‍ക്കും. 





വ്യാഴം രാത്രി 


രക്ഷകനവരോടു ചെയ്താ 
വാഗ്ദാനം പ്രാപിപ്പാനായ്‌ 
ശ്ലീഹര്‍, നിര്‍മ്മലയജവൃന്ദം 
സമ്മേളിച്ചാ സൌധത്തില്‍. 


സഭചൊന്നാള്‍ ശ്ലീഹരോടായ്‌ 
ശോഭിപ്പിച്ചെന്നെ നിങ്ങള്‍ 
നേതൃജനം കൂപ്പീടുന്ന 
നൃപസുതതുല്യയുമായേന്‍ ഞാന്‍. 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ നീ 
കാരുണ്യം ചെയ്തെങ്ങള്‍ മേല്‍ 
ശ്ലീഹര്‍ പ്രാര്‍ത്ഥനയാല്‍ പുണ്യം 
ഞങ്ങള്‍ക്കും വിഗതന്മാര്‍ക്കും. 


മൂന്നാം കൌമാ 
(അനുതാപം) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 

(യേശുബ്രേദാബോ) 
പിതൃസുതനെ - ഞങ്ങളെ തുണയ്കണമെ 
മറിയസുതാ - ഞങ്ങള്‍ക്കഭയം നീ 
ബലമേകി - യേശു സൂക്ഷിക്ക 
ദുഷ്ടനെ - ഞങ്ങളില്‍ നിന്നകറ്റണമെ 
പാപങ്ങള്‍ - പിഴകള്‍ പോക്കണമെ 
വിധി നേരം - കരുണ തോന്നണമെ. 


കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്്‌തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(ബ്‌ ലിലിയോ നഫക്‌ ശെമഈന്‍) 


കാരാഗാരത്തീന്നും ശെമഓന്‍ രാവിലിറങ്ങി 
ബന്ധിത പൌലൂസ്‌ നിശയിലഹോ വിമോചിതനായി 
പാപപ്പാശക്കെട്ടുകളെ ഞങ്ങളില്‍ നിന്നും 


വിഛേദിക്കുക നീ രാവില്‍. 
ബാറെക് മോര്‍. ശുബഹോ... 


106 





വ്യാഴം രാത്രി 


നിശയില്‍ യാക്കോബിനു താരം മരുവിലുദിച്ചു 
രജനിയിലഗ്നിത്തൂണുണ്ടാ-യിസ്രായേല്യര്‍ക്കായ്‌ 
ആരാധകരുടെയകതാരില്‍ രാവില്‍ നാഥാ 
നിന്‍ പ്ര-ഭയുദയം ചെയ്യേ-ണം. 
മൊറിയോ... 


മോര്‍ ബാലായി യുടെ ബോവൂസോ 
ദുഷ്ടന്മാരില്‍ കാരുണ്യം പൂണ്ടോനെ... (പേജ്‌ 27) 


ഹാലേ... ഹാലേ... ഹാലേ... ദൈവമേ നിനക്കു സ്തുതി (3 പ്രാവശ്യം) 
കരുണയുള്ള ദൈവമേ! നിന്‍റെ കരുണയാല്‍... (പേജ്‌ 27) 
നാം ദൈവത്തിന്റെ മക്കളായി തീരുവാന്‍... (പേജ്‌ 27) 
മറിയാം പറഞ്ഞതെന്തെന്നാല്‍... (പേജ്‌ 27) 


മാവുര്‍ബോ 
ദൈവമാതാവേ! നിന്റെ വചനം പോലെ സകലതലമുറകളും നിനക്കു 
ഭാഗ്യം തരുന്നു. എന്തുകൊണ്ടെന്നാല്‍ മേലുള്ള അത്യുന്നതങ്ങളില്‍ 


നിത്യമായി വസിക്കുന്നവന്‍ നിന്റെ ഉദരത്തില്‍ വസിച്ചു. 
(വി. ലൂക്കോസ്‌ 1:48-49) 


ഹസ്കിയേല്‍ കണ്ട ഭയങ്കര രഥം വിശുദ്ധ കന്യകയേ! നിന്റെ 


ഭംഗിയോടുപമിക്കാവുന്നതാണ്‌. അതിന്റെ സാദൃശ്യത്തില്‍ നീ അവനെ 
വഹിച്ചു. എന്തുകൊണ്ടെന്നാല്‍ ഈറേ മാലാഖമാരുടെ വൃന്ദം 
ശുശ്രൂഷിക്കുന്നവനെ യഥാര്‍ത്ഥത്തില്‍ നീ പ്രസവിച്ചു. 
(യെഹസ്കിയേല്‍.10) 


അത്യുന്നതനെ സ്‌നേഹിച്ച വിശുദ്ധ സഹദേന്മാരേ! ലോകം 
മുഴുവനുംവേണ്ടി നിങ്ങള്‍ അപേക്ഷ സമര്‍പ്പിപ്പിന്‍. നിങ്ങളുടെ 
പ്രാർത്ഥനകളാല്‍ ഞങ്ങളുടെ കടങ്ങള്‍ ക്ഷമിക്കുവാനും സന്തോഷങ്ങ- 
ളുടെ മണവറയില്‍ ഞങ്ങള്‍ പ്രവേശിപ്പാനും യോഗ്യരായിത്തീരട്ടെ. 


കര്‍ത്താവേ! ജീവിപ്പിക്കുന്നതായ നിന്റെ പനിമഞ്ഞ്‌ പാതാളത്തിലേ- 
ക്കിറക്കി വിശ്വാസികളായ പരേതരുടെ അസ്ഥികളില്‍ തളിക്കണമെ. 
എന്തെന്നാല്‍ അവര്‍ നിന്റെ വിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും 
പുണ്യപ്പെടുത്തുന്ന തിരുരക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. 
നിന്നോടുകൂടെ മണവറയില്‍ അവര്‍ ആനന്ദിക്കുമാറാകണമെ. 
ബാറെക് മോര്‍. ശുബഹോ ... മെനഓാലം... 





വ്യാഴം രാത്രി 


പിതാവിന്‌ സ്തുതി, പുത്രന്‌ വന്ദനം, പരിശുദ്ധാത്മാവിന്‌ സ്തോത്രം. 
അത്യുന്നതങ്ങളില്‍ നിത്യമായി വസിക്കുന്ന സത്യേകദൈവത്തിന്‌ 
ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ആമ്മീന്‍. 


സഹോദരന്മാര്‍ ഒരുമിച്ചു വസിക്കുന്നത്‌... (പേജ്‌ 28) 
ഉറങ്ങിയവരെ നിങ്ങള്‍... (പേജ്‌ 30) 
ത്രിത്വത്തിനു സ്തുതി... (പേജ്‌ 32) 


കുക്കിലിയോന്‍ 
നീതിമാന്‍ പനപോലെ... 
ഒരുപോലിങ്ങും... 


കോലോകള്‍ 
( മോശാപ്പിര്‍യും ദുക്റോനോക്‌) 


മോര്‍ (.....) നിന്‍ സ്മരണയതെത്രമനോജ്ഞം 
പുഷ്പസമൃദ്ധ നീസോന്‍മാസത്തി-ന്നതു തുല്യം 
നീസോന്‍ കുസുമ-ത്താല്‍ മോദം ഭൂവിന്നേകും 
നിന്‍ സ്മൃതിയഖിലര്‍ക്കാമോദം-നിന്‍പ്രാ-ര്‍ത്ഥന തുണയാം. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


ശ്രേഷ്ഠന്‍, ധന്യന്‍ മോര്‍ (.....) ആനന്ദിക്ക! 
ഭൌമികര്‍ വാനവരുടെ മദ്ധ്യേ നിൻനാമം ശ്രേഷ്ഠം 
പള്ളികളാഘോഷിച്ചിടുന്നങ്ങേ സ്മരണ 
മഹിമാവസനം മകുടംതേ! സ്വര്‍ഗ്ഗത്തില്‍ ഭദ്രം. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(സ്റ്യൂസ്്‌കൂന്‍ ആമാന്‍) 


എപ്പിസ്‌കോപ്പ, താതന്മാരെ പ്രാര്‍ത്ഥിക്കണമേ 
നിങ്ങടെ പ്രാര്‍ത്ഥന നാഥന്‍ കേട്ടു പുണ്യം നല്‍കും 


ശീമോന്‍ പഠിപ്പി-ച്ചൊരുവിശ്വാസം സംശയമെന്യേ 
ഭൂവിതിലെങ്ങും ഘോഷിച്ചാരവ-രെപ്പിസ്‌കോപ്പര്‍ 
അവരുടെ ഗുരുവരകാലടി നോക്കിപ്പാദം വച്ചാര്‍ 
സംശയമെന്യേ ശ്ലൈഹീകപാതയിലൂടെപ്പോയാര്‍ 


സഭകേഴുന്നാള്‍-ഞാന്‍ പീഡിതയാണെവിടെനിന്നും 
എന്നെ സഹായിക്കുക പ്രാര്‍ത്ഥനയാല്‍ ശ്ലീഹന്മാരെ 
ദൈവകുമാരന്‍ പിതൃസവിധത്തില്‍ പോയൊരുനേരം 
ശക്തം കോട്ടകള്‍, നിങ്ങളിലല്ലോ ഏല്‍പ്പിച്ചെന്നെ 





വ്യാഴം പ്രഭാതം 


വിശ്വാശത്തൊടു നിങ്ങളിലഭയം ചേരുന്നോരില്‍ 
നിന്നും ശിക്ഷകള്‍ നീക്കീടണമവര്‍ പ്രാര്‍ത്ഥനമൂലം. 


അത്യുന്നതങ്ങളില്‍ സ്വര്‍ഗ്ഗീയ മാലാഖമാരും... (പേജ്‌ 33) 
മോറാനേശുമ്ശിഹാ! ... (പേജ്‌ 10) 


കൌമാ 
ക്ര മം ര. പ്പം ര. പ്പം ക്ര 


വ്യാഴം പ്രഭാതം 
കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 35) 
ദൈവമേ നിന്‍റെ കൃപയിന്‍പ്രകാരം.... (പേജ്‌ 35) 
എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു... (പേജ്‌ 38) 
എനിയോനോ 
(ല്‌ വോസോക്‌ മ്കാദെംനോ) 


തിരുമു-മ്പില്‍ വന്നു, പാപവിമോചനമര്‍ത്ഥിപ്പേന്‍ 
കരുണാ.-നിധി നാഥാ, തെറ്റുകളെല്ലാം പോക്കണമെ, 
പാപിയിവന്മേല്‍ ദ-യ ചെയ്ക. 


എന്‍ ൮-൯ പാപങ്ങള്‍, തീര്‍ത്തൊരു വന്‍ പാപക്കടലില്‍ 
താഴു-ന്നയ്യോ സര്‍വ്വേശാ - ദയയാലെന്നെയേറ്റണമെ, പാപി... 


ഉടയോ-ന്‍ നല്‍കിയൊരാ - താലന്തലസതയാല്‍ വെച്ച 
ഭൃത്യ-ന്‍ പോലടിയാന്‍, ഉത്തമഭൃത്യനാക്കണമെ, പാപി... 


ചുങ്ക-ക്കാരന്‍പോല്‍, ചോരന്‍, പാപിനിയാള്‍ സഹിതം 
വിളിചെ:യ്യുന്നീശാ! തെറ്റുകള്‍ പോക്കീട്ടരുളണമെ, പാപി... 


പിഴകള്‍ വര്‍ദ്ധിച്ചു, ശിരസ്സിന്നുപരിയൊഴുകുന്നു 
കരുണാ-നിധി കൃപയാല്‍, പാപം നിഖിലം മായിക്ക, പാപി... 


സൃഷ്ടി-കളെല്ലാം നിന്‍, മഹിമയെ വന്ദിച്ചീടുന്നു 
കരുണാ-വാതില്‍ക്കല്‍, കേഴുന്നുത്തരമരുളണമെ, പാപി... 
ബാറെക് മോര്‍... ശുബഹോ... മെനഓ... 


വാനോ-ര്‍ ഗണമനിശം, നിന്‍ സ്തുതിപാടി കൂപ്പുന്നു 
അവരൊ-ത്തീയടിയാര്‍, പാടിടുന്നു നിന്‍ സ്തുതികള്‍. പാപി... 





വ്യാഴം പ്രഭാതം 


പ്രകാശത്തിന്‍റെ സൃഷ്ടാവിന്നു സ്തുതി... (പേജ്‌ 38) 


എക്ബോ 
(ആലോഹോ ആദാറൈന്‍) 
സര്‍വ്വേശാ! തുണ ചെയ്ക; എന്‍ പാപത്തിന്‍ ചുഴികള്‍ 
എന്നെ ചുറ്റുന്നു; ശാന്തിയതേ-കും 
തുറമുഖമായ്‌ നീ നില്‍ക്കണമെ - പാപാബ്ദിയില്‍ ഞാന്‍ താഴാതെ, 
അനുതാപത്തിനു കാം-ക്ഷിപ്പേന്‍ 
തൃക്കൈ-നീട്ടി, ശീമോ-നെപ്പോലെന്നെയെടുക്കണമേ, 
നാഥാ ദയ ചെ-യ്കെ-ന്മേല്‍. 
സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ 


പരിശുദ്ധന്മാരില്‍ വസിക്കുന്ന പരിശുദ്ധനും തന്റെ സ്ഥിതിയില്‍ 
അദൃശ്യനും തന്റെ പ്രകൃതിയില്‍ നല്ലവനും തന്റെ ശക്തിയില്‍ 
പൂര്‍ണനും തന്റെ പരാക്രമത്ത്വത്തില്‍ അധികാരിയും തന്റെ 
സാരാംശത്തില്‍ പിതാവിനോട്‌ ഒന്നായിരിക്കുന്നവനും തന്നെ 
പ്രസവിച്ച മാതാവിനെ ഉയര്‍ത്തുകയും തന്നെ സ്നേഹിച്ച 
പരിശുദ്ധന്മാരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്ത ബലവാനുമായ തനിക്ക്‌ 
സ്തുതി. തനിക്ക്‌... ബ്കുല്‍ഹൂന്‍... ആമ്മീന്‍. 


സെദറാ 


കര്‍ത്താവേ! പാപികളായ ഞങ്ങള്‍ക്ക്‌ നിന്റെ ജനനിയുടെയും 
പരിശുദ്ധന്മാരുടെയും പ്രാര്‍ത്ഥനകള്‍ മുഖാന്തിരം, നീ പാപപരിഹാ- 
രകനായിരിക്കണമെ. ആത്മശരീരങ്ങളുടെ മാലിന്യങ്ങളില്‍ നിന്ന്‌ 
ഞങ്ങളെ വെടിപ്പാക്കണമെ. വെടിപ്പിലും വിശുദ്ധിയിലും ഉന്നതമായ 
നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്ന സകലതും നിറവുള്ളതാക്കാൻ 
ഞങ്ങളെ പഠിപ്പക്കണമെ. നിന്റെ പരിശുദ്ധന്മാരുടെ ഓഹരിയില്‍ 
ഞങ്ങളെ ക്രമീകരിക്കണമെ. അവരോടൊന്നിച്ച്‌ വിജയസ്തുതികള്‍ 
നിനക്കു പാടുവാനും നീതിയുടെ കിരീടങ്ങളാല്‍ പ്രതിപകരത്തിന്‍്റെ 
ദിവസത്തില്‍ അണിയപ്പെടുവാനും സംഗതിയാക്കണമെ. കുഞ്ഞാടും 
കളെ നിന്റെ വലത്തുഭാഗത്തും പള്ളാടുകളെ നിന്‍റെ ഇടത്തുഭാഗത്തും 
നീ നിര്‍ത്തുമ്പോള്‍ എന്റെ കര്‍ത്താവേ! ഞങ്ങളുടെ മാതാപിതാ- 
ക്കള്‍ക്കും, സഹോദരീസഹോദരങ്ങള്‍ക്കും ഗുരുക്കന്മാർക്കും സകല 
വിശ്വാസികളായ മരിച്ചുപോയവര്‍ക്കും നല്ല സ്മരണ പ്രദാനം 
ചെയ്യുകയും ഞങ്ങളും അവരും നിന്റെ വലത്തുഭാഗത്ത്‌ നില്‍ക്കു- 





വ്യാഴം പ്രഭാതം 


കയും നിന്റെ മനോഗുണം ദര്‍ശിക്കുകയും ചെയ്യുമാറാക-ണമെ. 
ഞങ്ങള്‍ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്‍റെ പിതാവിനും നിന്റെ 
പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമര്‍പ്പിക്കുന്നു. 
ഹോശോ.... ആമ്മീന്‍ 
കോലോകള്‍ 

(ഫിര്‍മെദ്‌ കായോകാറെബ്‌ വാവ്കിനെ) 
ചെത്മോമൊ. ത൪ പ്രാരിത്ഥന മെതഃള്‍ക്കാഭ്മം 
കരുണാവാരിധി, പരിമളമര്‍പ്പിച്ചാദി - മസിദ്ധന്മാര്‍ 
ഫിനഹാസ്‌ പ്രാർത്ഥനയര്‍പ്പിച്ചാൻ മരണം നീക്കി 
അഹറോനുടെ ധൂപം മൂലം പുണ്യം വന്നു - ദൈവം പ്രീതനുമായ്‌. 

ബാറെക് മോര്‍... ശുബഹോ... മെനഓ... 


സൃഷ്ടിയെയാംഗ്യത്താലെഭരിച്ചീടുന്നോ-നു പ്രാത:സ്തുതി 

ഭൂവാനങ്ങള്‍ നിറഞ്ഞവനോ തന്‍ സിദ്ധർ ഹൃദയം 

ഏറ്റം വിസ്തീര്‍ണ്ണം തന്നെ - ധന്യര്‍ നൂനം തന്നാരാധകരും. 
ദൈവമാതാവ്‌ 

സുന്ദരതരുണന്‍ ശ്ലേമ്മോനെ! നീ മാനിച്ചാ - ബന്ധിതമുദ്യാനം 

പറുദീസായെ നിര്‍മ്മിച്ചോ - രുടയോനുദയം 

നല്‍കിയ വൃതവതിമറിയാമ്മിന്‍ രൂപത്തിന്റെ - മുന്‍സൂചനയല്ലോ. 


കൃപസമ്പൂര്‍ണ്ണേ, തേസ്വസ്തി എന്നാദൂതന്‍ - കന്യകയൊടുരചെയ്തു 
ശാശ്വതരാജ്യത്തിന്നുടയോന്‍ നിന്നില്‍ നിന്ന്‌ 
പരിപാവനമുദയംചെയ്യും, നിര്‍മ്മലമാതാ - നാഥന്‍ നിന്‍ സഹിതം. 


പരിശുദ്ധന്മാര്‍ 
തന്‍ താതന്‍ തോപ്പില്‍വേലക്കാരെവിളിച്ചാന്‍ രാവിലെ രാജസുതന്‍ 
ആദ്യം നിബിയര്‍ ശ്ലീഹന്മാരെയുമവസാനത്തില്‍ 
ചോരനെയും വിളിചെയ്തവന്‌ താക്കോലേകി പറുദീസില്‍ചേര്‍ത്തു. 


വിമലന്മാരെ നിങ്ങളഹോ ധന്യന്മാരെ - ന്നരുളിച്ചെയ്തീശന്‍ 
ലോകാമോദം സമ്പൂര്‍ണ്ണം വിട്ടാര്‍ നിങ്ങള്‍ 
ഉയരെ നിങ്ങള്‍ക്കായ്‌ ഭദ്രം മണിയറതോട്ടം, വാനവഭോജനവും. 


പ്രഭാതം 
റാഹേല്‍ സുതനാം യൌസേഫിനെ പ്രാത:കാലം - കൂപത്തീന്നേറ്റി 
മെദിയവണിക്കുകള്‍ വിറ്റവനെ മെസ്രേംദേശെ 

അവനോ ദേശാധിപനായി വാണാനവിടെ - ചിരകാലത്തേക്ക്‌. 





വ്യാഴം പ്രഭാതം 


അനുതാപം 
നാഥാ! നിന്‍ വാതില്‍ മുട്ടി നിന്നറയീന്ന്‌ - കരുണയിരക്കുന്നേന്‍, 
പഴകിയ പാപിയാകും ഞാന്‍ നിന്‍ വഴിവിട്ടു 

പാപങ്ങള്‍ ഏറ്റു പറഞ്ഞ്‌, നിന്‍ കൃപയാലെ - ജീവിപ്പാൻ നല്‍ക. 


പിതൃസുതപരിശുദ്ധാത്മാവേ! ദുഷ്ടനില്‍നിന്നും - സേനയതില്‍ നിന്നും 
കോട്ടയുമഭയവുമാകണമെ, ചിറകിന്‍ കിഴെ 
ചേര്‍ക്കണമെ, ദുഷ്ടരില്‍ നിന്ന്‌ ശിഷ്ടരെയന്ന്‌ - നീ മാറ്റീടുമ്പോള്‍. 


പരേതര്‍ 
നിന്നജവൃന്ദം പാലിച്ചോരാമിടയന്മാരെ - ഓര്‍ക്കണമെ നാഥാ 
നിബിയര്‍, ശ്ലീഹര്‍, സഹദേര്‍, സിദ്ധർ, ആചാര്യന്മാര്‍ 
സഭയുടെ മക്കള്‍ക്കെല്ലാർക്കും സ്മരണവരട്ടെ - എന്നാളത്തേക്കും. 
മൊറിയോ... 
ഫഎത്രോ (പേജ്‌ 41) 
കോലോകള്‍ 
(ബ്സപ്രോ ഹ്‌ സാവുയ്‌ തല്‍മീദെ) 
പെത്മശോമൊ: മോറാമശ്യമിശിഹാ/ 
ജലധീനാഥനെ ജലമുപരി: 
പുലരിയില്‍ ശിഷ്യന്മാര്‍കണ്ടു 
നിദ്രയൊരിക്കലുമില്ലാത്തോൻ പടകില്‍ 
നിദ്രിതനായ്‌ തീര്‍ന്നു 
സിദ്ധർ പ്രതിഫലമേല്‍പ്പാനായ്‌ 
പുലരിയിലാഹ്വാനം ചെയ്യും. 
ബാറെക് മോര്‍. ശുബഹോ... 


പള്ളികളുഷസ്സില്‍ സ്തുതി പാടും 
ദയറാകള്‍ കീര്‍ത്തനമാര്‍ക്കും 
മൃഗവിഹഗങ്ങളുമുഷസ്സിങ്കല്‍ 
സ്തുതിപാ - ടി സന്തോഷിക്കും 
വാരിധി നിന്നെ സ്തുതി ചെയ്യും 
ദ്വീപുകളും തല്‍ വാസികളും. 


ദൈവമാതാവ്‌ 
മുകിലില്‍ നിന്നു പ്രവാഹത്തെ 
ധരയിലയച്ചു നനയ്ക്കുന്നോന്‍ 
കന്യാസ്തന്യം പാനം ചെയ്‌- 
_തവളേ വിസ്മിതമാക്കിയവന്‍ 





വ്യാഴം പ്രഭാതം 


അവളവനെ സംവാഹം ചെയ്‌- 
-താഘോഷിക്കുന്നാമോദം. 


തലമുറ പൂര്‍വ്വികനായവനൊ 
ശിശുവേപ്പോല്‍ താലോലിതനായ്‌ 
യൂഹാനോനെതിരേറ്റവനൊ 
ശിശുവേ - പ്പോല്‍ സന്തോഷിപ്പൂ 
പൂര്‍വ്വികവൃദ്ധന്‍ താനല്ലോ 
കൈകളിലാഘോഷിതനായി. 
പരിശുദ്ധന്മാര്‍ 

ശ്ലോമ്മോ തന്‍ നിബിയന്മാര്‍ക്കും 
ശ്ലോമ്മോ തന്‍ ശ്ലീഹന്മാര്‍ക്കും 
ശ്ലോമ്മോ ശ്ലോമ്മോ നാഥങ്കല്‍ 
കൂറേറും സഹാദേന്മാര്‍ക്കും 
ശ്ലോമ്മോ തന്‍ മക്കള്‍ വസിക്കും 
പരിശുദ്ധ സഭയ്ക്കും ശ്ലോമ്മോ. 


സഹദേന്മാരേ - രണഭൂവില്‍ 
നിന്നതു നിങ്ങള്‍ - തനിച്ചല്ല 


നാഥന്‍ നിങ്ങളുമൊത്തെത്തി 
ചിത്തേ ധീര - തയേകിയവന്‍ 
നിര്‍മ്മലസ്നേഹം - കണ്ടതിനാല്‍: 
നിങ്ങളുടോര്‍മ്മയെ മാനിച്ചു. 

ഏക പരിശുദ്ധന്‍ 
വേഗതയേറും - പക്ഷങ്ങള്‍ 
ആബൂന്‍ മോര്‍ (......) നേടി 
ചിറകാലുന്നത പദമേറി 
പ്രതിഫലമേറ്റം - പ്രാപിച്ചാന്‍ 
നിന്‍ജീവിത മാ - ഹാത്മ്യത്താല്‍: 
നാഥനെയെതിരേല്‍പ്പാൻ പോകും. 

പ്രഭാതം 

പുലരിയില്‍ വിശ്വാസിനി ശ്മൂനി: 
ഈശനൊടര്‍ത്ഥിച്ചാളേവം 
നൃപനന്ത്യാക്കോസില്‍ നിന്നെ-ന്നേ 
രക്ഷിച്ചിടണമെ 
കുഞ്ഞാടുകള്‍ പോലെന്‍ സുതരെ: 
കൊല്ലുന്നലറുന്നവനെന്മേല്‍. 





വ്യാഴം പ്രഭാതം 


അനുതാപം 
കൃപനിധിയെ പതിവായതുപോല്‍; 
ഞങ്ങള്‍ മേല്‍ ചെയ്യണമേ 

അനിശം ഞങ്ങളെ വീഴ്ത്തുന്ന 

ദുഷ്ട - നകലെപ്പോകണമെ 

നിന്‍ സ്റീബാ ഞങ്ങള്‍ക്കഭയം 
അതിനുള്ളില്‍ സംരക്ഷിക്ക. 


പാപം ഞങ്ങള്‍ ചെയ്തതിനാ- 
-ലിദ്ധര വേദനയേല്‍ക്കരുതെ 
നിബിയര്‍ ശ്ലീഹ സഹാദേന്മാ- 
_രിവരെ - യോര്‍ത്തിട്ടെന്‍ നാഥാ 
താതനൊടൊന്നായ്‌ വാഴ്‌-വോനെ 
കനിയുക നിന്നജവൃന്ദത്തില്‍. 

പരേതര്‍ 
രക്ഷകനെ നിന്‍തനുരക്തം 
പ്രാപിച്ചും നിന്‍ പീഡകളെ 
ഏറ്റുപറഞ്ഞവരേവരെയും ഓര്‍ത്തീ- 
_ട്ടുക നിന്‍ മദ്ബഹയില്‍ 


പുണ്യം വിഗതര്‍ക്കേകണമെ 
അടിയാര്‍ക്കഭയം നിന്‍ സ്സീബാ. 


കുക്കിലിയോന്‍ 
(ല്‌ വോസാക്‌ മൊറിയോ) 


എന്നാത്മാവിനെ നിങ്കലുയര്‍ത്തുന്നേന്‍ ഹാ- ഹാ- 
നീയെന്‍ പ്രത്യാശ; ലജ്ജിക്കരുതടിയാന്‍. 


വ്യര്‍ത്ഥതയാല്‍ ദുഷ്ക്കര്‍മ്മികള്‍ ലജ്ജിക്കും ഹാ- ഹാ- 
കാട്ടുക നിന്‍ പാതകളെന്നെ നാഥാ. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 

എക്ബൊ 
(സോഗെദ്‌ ലോക്‌) 
പ്രഭവന്ദിച്ചി - ടും നിന്നെ - 
സ്വര്‍ഗ്ഗീയ വൃന്ദം സ്തുതിപാടും 
സൃഷ്ടികളഖിലം പ്രണമിക്കും - 
നിന്‍ പ്രഭയുദയം ചെ - യ്യുമ്പോള്‍. 
സ്തൌമെന്‍... കുറിയേ... 


114. 





വ്യാഴം പ്രഭാതം 


കോലോകള്‍ 
(ബ്സഫ്റോ എത്ത്‌ യിർ) 
പുലരിയിലുത്ഥിതനായ്‌ യാക്കൂബ്‌ - അത്ഭുത സ്തബ്ദ-നായ്‌ നിന്നു 
ഭൂവില്‍ നിന്നൊരു ശ്രേണിയഹോ! ഗഗനം മുട്ടി നില്‍ക്കുന്നു! 
വാനവദൂതര്‍ ഗണമെല്ലാം - കയറിയിറങ്ങു-ന്നതിലൂടെ. 
ബാറെക് മോര്‍, ശുബഹോ... മെന... 
ഉഷസ്സില്‍ ശീമോനര്‍ത്ഥിച്ചു - നാഥാ! നിന്‍ സ-വിധം ചേരാന്‍ 
കൽപി - ച്ചീടുക, ചൊന്നാൻ താന്‍: നിര്‍ഭ-യമെത്തുക ജലമുപരി 
നിര്‍ഭയനെന്നില്‍ വിശ്വാസി - കടലില്‍ കരയിലുമൊരുപോലെ. 


മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


നാഥാ! നിന്‍ അന്‍പേറുന്നൊരു വാതില്‍ തുറന്നീ 
പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലന്‍പുണ്ടാകേണം. 


യേശുബര്‍നൂന്‍ സൂര്യനെഗഗനെനിലകൊള്ളിച്ചു 

ഇരുദിവസങ്ങള്‍ പ്രാർത്ഥനമൂലമൊരുദിനമാക്കി 
ആഴിത്താഴെ മത്സ്യൂദരത്തില്‍ പ്രാര്‍ത്ഥിച്ചതിനാല്‍ 
അഖിലേശ്വരനെ, യൌനാനുയരെ പ്രീണിപ്പിച്ചാന്‍. 


കൂപ്പും സിദ്ധര്‍ക്കുത്തരമേകും താതന്‍ സ്തുത്യൻ 
യാചനജയെല്ലാം സാധിതമാക്കും പുത്രന്‍ വന്ദ്യന്‍ 
ഗുപ്തം വസ്തുതയറിവാന്‍ പ്രാപ്തി നല്‍കിയറൂഹാ 
വന്ദ്യന്‍; മൂവരുമേകസ്വഭാവം സ്തോത്രം സ്തോത്രം. 


“നിര്യാണം, ന്യായത്തിന്‍ പീഠം, നരകം മൂന്നും 
ഭീയേറ്റീടുന്നേന്‍ കര്‍ത്താവേ! എന്നുള്ളത്തില്‍. 


കര്‍ത്താവേ! നിന്നെ സ്തുതിക്കുന്നതും... (പേജ്‌ 44) 


കൌമാ 


ചം മും ചും മും ചും പൂം ചം 
ലല ലമ ലമ ലല 





വ്യാഴം മൂന്നാം മണി 


വ്യാഴം മൂന്നാം മണി നമസ്‌കാരം 


കൌമാ 
കോലോകള്‍ 
(മൊറിയോ മോറാന്‍) 
നാഥാദേവാ! മഹിമയെഴും നിന്‍ തിരുമുമ്പില്‍ 
നിന്നെവിടെപ്പോയ്‌ ഞാനൊളിവില്‍ പാര്‍ക്കും? 
ഉയരെപ്പോയാല്‍, നിത്യന്‍ നീയവിടാണല്ലോ! 
പാതാളത്തില്‍, അങ്ങും നിന്‍കോയ്മ 
ദയചെയ്യണമേ; നിന്‍വലഭാഗം നിര്‍ത്തണമേ, 
ജീവികളാരും നിര്‍മ്മലരല്ലല്ലോ. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 
അയ്യോദുരിതം; തിന്മകളേറ്റം ചെയ്തോരീ 
കുറ്റക്കാരന്‍, മൃതിയെയോര്‍ത്തില്ല! 
നിയമം ലംഘിച്ചേൻ - കല്‍പനയൊന്നും കാത്തില്ല; 
ദുഷ്ടതയേറും എന്നിഷ്ടം, നിയമം! 
ശോഭാവസനം - നഷ്ട്ടപ്പെട്ടൊരു നഗ്നനതായ്‌ 
നിലകൊള്ളുന്നു; ദുര്‍ഭഗനീ നിസ്വന്‍ 
ദയചെയ്യണമേ - ഹാശാ, മരണം, സംസ്കാര- 
മോര്‍ത്താ നരക-ത്തീന്നും രക്ഷിക്ക. 
മൊറിയോ... 
മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
നാഥാ നിന്നെ-ഞങ്ങള്‍-വിളിക്കു-ന്നാഗതനായി 
പ്രാർത്ഥ-നകേട്ടി-ട്ടാത്മാക്കള്‍മേല്‍-ദയ ചെയ്യേണം. 
പാപവിമോചനമെന്മേല്‍ വരുവാന്‍ കാകംക്ഷിക്കുന്നേന്‍ 
കരുണയ്ക്കായിട്ടനിശം കേഴാന്‍ ബാഷ്പം തരണേ. 
നിന്‍ കനിവിന്നായ്‌ കാംക്ഷിക്കുന്നേ-നതു കൂടാതെ 
നിശനില്‍പ്പില്ല; കരുണാവാരിധി കനിവേകണമെ. 
വ്യര്‍ത്ഥതകള്‍ക്കായ്‌ വിടുപണി ചെയ്തെന്‍ കാലം പോയി 
ജീവാന്ത്യത്തില്‍ നിന്റേതാക്കി ചേര്‍ക്കണമെന്നെ. 
എന്നെ വധിപ്പാന്‍ വഞ്ചനയധിപന്‍ എയ്താനസ്ത്രം 
ബലശാലീ! നിന്നൌഷധലേപാല്‍ സൌഖ്യം കിട്ടും. 
ഉത്തരമരുള്‍ക - അരുള്‍ക ദേവാ - കനിയണമെന്മേല്‍ 
അനുതാപത്തിനു - മാനുഷഹൃദയം - തിരിപ്പിക്കണമെ. 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





വ്യാഴം ആറാം മണി 


വ്യാഴം ആറാം മണി നമസ്‌കാരം 


കൌമാ 
കോലോകള്‍ 
(ദുക്‌ റോനോ തോബോനെഹ്‌ വെ) 
ദൈവപ്രസവിത്രി വിമല; 
കന്യകമറിയാമ്മിന്‍ സ്മരണം 
ഭൂവിതിലെങ്ങും സംപൂജ്യം, 
തന്‍സ്മൃ-തി വിസ്തൃതമാക്കിയവന്‍ 
അവളോര്‍മ്മയെ ബഹുമാനിച്ചു; 
തന്‍ പ്രാർത്ഥന ഞങ്ങള്‍ക്കഭയം. 
ബാറെക് മോര്‍. ശുബഹോ... 
നിബിയര്‍, ശ്ലീഹര്‍, പ്രത്യാശ; 
മൂലം വധിതര്‍ സഹദേന്മാര്‍ 
താതന്മാരമലന്മാരാം മല്‍പാ- 
ന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍ 
ശാന്തി സമാധാനം ഭൂവി- 
ലെങ്ങും നല്‍കണമേ നാഥാ. 


നാശം പ്രാപിച്ചെന്‍ നാഥാ, 
പൂഴിയില്‍ മൃതരായ്‌ മേവുന്നോര്‍ 
നിന്‍ നാമത്താല്‍ കബറുകളീ- 
ന്നുദ്യാ-നത്തില്‍ ചേരണമേ 
സിദ്ധർ, വിമലരുമൊരുമിച്ചാ- 
ശാശ്വതജീവന്‍ പൂകട്ടെ. 
മൊറിയോ... 


മോര്‍ ബാലായിയുടെ ബോവൂസോ 
മാതാ കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍... (പേജ്‌ 47) 


മോര്‍ സേവേറിയോസ്‌ പാത്രിയര്‍ക്കീസിന്‍്റെ മാനീസൊ 
നിന്‍ മാതാവ്‌ വിശുദ്ധന്മാര്‍... (പേജ്‌ 47) 


കൌമാ 


വിശ്വാസപ്രമാണം (പേജ്‌ 15) 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





വെള്ളി സന്ധ്യ 


വ്യാഴം ഒമ്പതാം മണി നമസ്‌കാരം 
കൌമാ 


കോലോകള്‍ 
(ആനീദാവ്‌ ദബ്രോ) 
തിരുകല്‍പ്പന കാത്ത്‌, തിരുസുത വിശ്വാ- 
സത്തോടെ വിഗതന്മാര്‍ - പുനരാഗമന ദിനെ- 
അക്ഷയജീവിതവും രാജ്യവുമേറീ-ടും 
ഹാ- ഉ ഹാ- ആമോദിക്കുമവര്‍. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 
ഭീകരമിന്നല്‍ പോല്‍, ആഗതനായിീടും 
ദൈവ.-സുതനന്നു - കബറുകള്‍ പൊട്ടീടും 
മൃതരുയിരേറ്റവരുത്ഥാനകനായി 
ഹാ- ഉ ഹാ- സ്തോത്രം പാടീടും. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ... (പേജ്‌ 2) 


കൌമാ 


ചും മം ചും പം ചും പം ചം 
ലല ലമ ലമ ലല 


വെള്ളി സന്ധ്യാ നമസ്‌കാരം 
കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 3) 
കര്‍ത്താവേ നിന്നെ ഞാന്‍ വിളിച്ചുവല്ലോ... (പേജ്‌ 3) 


എക്ക്‌ ബൊ 

(ഹവ്‌ ദത്തഈന്‍) 
അഖിലാണ്ഡത്തെ വഹി പ്പോനെ, കരിശിന്നുടെ മാ-മരമേന്തി, 
ജിവന്‍, ജീവദായകനോ, മനസൊടുമരണം - രുചിനോക്കി 
സൃഷ്ടി-ക്കുള്ളിലൊതുങ്ങാത്തോന്‍: സീമാതീതന്‍ സര്‍വ്വേശന്‍ 
ലോകപരാക്രമി കബറുള്ളില്‍, മൃതമദ്ധ്യേ ശയനം ചെയ്തു. 

സ്തൌമെന്‍... കുറിയേ... 

പ്രുമിയോന്‍ 
തന്റെ മാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും ഓര്‍മ്മയെ ശ്രേഷ്ഠത- 
പ്പെടുത്തുകയും തന്നോട്‌ അപേക്ഷിക്കുന്ന ജീവനുള്ളവരെ 
ദുഷ്ടനില്‍നിന്ന്‌ രക്ഷിച്ച്‌ വീണ്ടെടുത്തു തന്റെ സ്റീബായാല്‍ അവരെ 


118 





വെള്ളി സന്ധ്യ 


കാത്തുകൊള്ളുകയും, നിദ്രപ്രാപിച്ചു തന്റെ വെളിപാടിന്‍റെ ദിവസ- 
ത്തെ കാത്തിരിക്കുകയും ചെയ്യുന്ന മരിച്ചുപോയവരെ ഉയര്‍പ്പിക്കു- 
കയും ചെയ്യുന്ന നല്ലവനായ തനിക്കു സ്തുതി. തനിക്ക്‌... 
ബ്കുലഹുന്‍... ആമ്മീന്‍. 
സെദറാ 

ദൈവമായ മ്ശിഹാ തമ്പുരാനേ! നിന്നോട്‌ ഞങ്ങള്‍ അപേക്ഷിക്കുന്നു. 
നിന്റെ മാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും പ്രാര്‍ത്ഥനയാല്‍ 
ഞങ്ങളുടെ നിരൂപണങ്ങളെ നിന്റെ സ്വര്‍ഗ്ഗീയ മഹോന്നതത്തിലേക്ക്‌ 
ആകര്‍ഷിക്കണമെ. നിന്നില്‍ നിന്നുള്ള സന്തോഷം ഞങ്ങളെ ധരിപ്പിക്ക- 
ണമെ. ഞങ്ങളില്‍ നിന്ന്‌ വിഷാദത്തേയും ദുഃഖത്തേയും നീക്കേണമെ. 
നിന്നോടുള്ള ഭക്തിയാല്‍ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും 
വിശുദ്ധിയാല്‍ ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യണമെ. 
നിന്റെ കൂദാശകളില്‍നിന്ന്‌ ഞങ്ങളെ അന്യരാക്കരുതേ. എന്നാലോ 
പുണ്യപ്രവര്‍ത്തികളാല്‍ ഞങ്ങളെ പൂര്‍ണരാക്കണമെ. നിന്റെ 
കൃപയാല്‍ ഒരുക്കപ്പെട്ടിരിക്കുന്ന നിന്‍റെ വാസസ്ഥലത്തില്‍ വിശ്വാസി- 
കളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ പാര്‍പ്പിക്കണമെ. നരകത്തിന്റെ 
ഭയാനകത്വത്തില്‍നിന്ന്‌ അവരെ വീണ്ടെടുക്കണമെ. എന്തുകൊണ്ടെ- 
ന്നാല്‍ നീ പരിശുദ്ധനും പരിശുദ്ധന്മാരില്‍ വസിക്കുന്നവനുമായ 


കര്‍ത്താവാകുന്നുവല്ലോ. ഞങ്ങള്‍ നിനക്കും നിന്റെ പിതാവിനും 
നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. 
ഹോശോ... മെന്‍ ആലോഹോ... ആമ്മീന്‍. 


കോലോകള്‍ 
(ബ്സുല്‍ത്തോമറിയം) 
ചെത്മോമൊ.: ൪0 പ്രാര്‍ത്ഥന ഞകമള്‍ക്കാഭ്മം 
സ-൪൮ വംശ ശ്രേഷ്ഠയതാകും കന്യകമറിയാം 
ദൈവാംബികയെ, പ്രാർത്ഥിക്ക 
നി-ന്‍ യാചനയാലെങ്ങാള്‍മേല്‍ ദയ ചെയ്തിടാ൯ 
നിന്നാത്മജനോടായെന്നും 


ബാറെക് മോര്‍. ശുബഹോ... 
സ്തു-ത്യം ത്രിത്വം, സ്തുതിതാതന്നും വന്ദന സുതനും 
സ്തോത്രം പാവന റൂഹായ്ക്കും 
ക്നൂ-മ്മാ മൂന്ന്‌, നാമം മൂന്ന്‌ ഏകന്‍ ദൈവം 
എന്നന്നേക്കും സ്തുത്യനഹോ. 





വെള്ളി സന്ധ്യ 


ദൈവമാതാവ്‌ 
ചൊന്നാൾ മറിയാം ഭാഗ്യവതി ഞാ-നരചര്‍ കൂപ്പും 
ഭൂപാലകനുടെ ജനയിത്രി 
കേ-വലമാംഗ്യം മുലം ലോകം വാഴുന്നവനെ 
പോറ്റിവളര്‍ത്തിയ ധാത്രി ഞാന്‍. 


നി-ന്നെപ്പെറ്റാകന്യകമാതാ സ്തുതിസുദിനത്തില്‍ 
അരുളടിയാര്‍ക്കായ്‌ സല്‍ബന്ധം 

ത-ന്‍ പ്രാര്‍ത്ഥനയാല്‍ ദുഷ്ക്കാലങ്ങള്‍, ശിക്ഷകളെല്ലാം 
നീക്കുക നാഥാ! നിന്‍കൃപയാല്‍. 


പരിശുദ്ധന്മാര്‍ 
നി-ബിയര്‍, ശ്ലീഹര്‍, സഹദേര്‍ക്കെല്ലാം സല്‍ സൌഭാഗ്യം 
ഉത്ഥാനത്തിന്‍ വന്‍ നാളില്‍ 
കേള്‍ക്കും, കാണും താതാത്മജരെ മുടിമുടയുന്ന 
റുഹായേയും; ധന്യരവര്‍! 


പീ-ഡകരോടായുരചെയ്യുന്നു സഹദേരേവം 
ഭയമില്ലഗ്നിയെ, വാളിനെയും 
ഗാ-ത്രം നാശം പ്രാപിച്ചാലും ആത്മാവെന്നും 
ജീവിക്കും, സ്തുതിപാടീടും. 

അനുതാപം 
കാ-ഞ്ചനരത്നത്തേക്കാളധികം നാഥാ! നിന്നെ 
സ്നേഹിച്ചോനതി ധന്യന്‍താന്‍! 
ഈ-ലോകത്തിലേറ്റം മാന്യനവ൯ പരലോകെ 
ശാശ്വതജീവന്‍ പ്രാപിക്കും. 


ലോ-കം മുഴുവന്‍ നേടിട്ടാത്മനാശമതെങ്കില്‍ 
അവനുടെ നേട്ടം ശൂന്യമഹോ 
ലോ-കത്യാ-ഗം ചെയ്തിട്ടാത്മലാഭം, ജീവന്‍ 
നേടാന്‍ നാഥാ കൃപചെയ്ക. 

പരേതര്‍ 
ശാശ്വതരാജ്്യ നല്‍കാശ്വാസം നിന്നടിയാര്‍ക്കാ- 
യെഴുതണമവരുടെ നാമങ്ങള്‍ 
സ്വ-ര്‍ലോകത്തിലൂറിശ്ലേമില്‍ നാഥാ! ദേവാ, 
ജിവഗ്രന്ഥത്താളുകളില്‍. 


മൊറിയോ... 





വെള്ളി സന്ധ്യ 


എത്രോ (പേജ്‌ 7) 
കോലോകള്‍ 
(ബാറുബ്‌ തോബ്റീശീസ്‌) 
പെത്ശോമൊ: സൃഷ്ടച്ചെമ്മേതി നിന്‍ കൈവച്ചു 
വെള്ളി-യാഴചയതില്‍, - സൃഷ്ടിച്ചാദത്തെ- 
പൂഴി-യില്‍ നിന്നുടയോന്‍ - ആത്മാവിനെയൂതി: 
സ്തോത്രം സ്തുതിയെന്നും - സൃഷ്ടാവിനു പാടാന്‍ 
ഹാ- ഉ ഹാ- വാചാലത നല്‍കി. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 

വാനില്‍ നിന്നെത്തി - ശാപത്തില്‍നിന്നും 
സ്റ്റീബാ-യാല്‍രക്ഷ - സ്വാതന്ത്ര്യം നല്‍കി 
ക്രൂശെവന്ദിപ്പാനുപദേശിച്ചോനെ 
ഹാ- ഉ ഹാ- വീണുവണങ്ങിടാം. 

ദൈവമാതാവ്‌ 
ധന്യേപുണ്യവതീി, ദൈവത്തിന്‍ജനനി 
കൃപ നീ-പ്രാപിച്ചു - ഈശനെ നീപേറി; 
നിന്‍ സ്മൃതിയെങ്ങും - വിസ്തൃതമാക്കി-യവന്‍ 
ഹാ- ഉ ഹാ- വാനിലുമൂഴിയിലും. 


മറിയാം, ഏലിശ്ബാ; തുറമുഖമെത്തിയൊരാ 

മോഹ.-ന നൌകകള്‍ താന്‍ - ഏലിശ്ബാ പെറ്റാള്‍ൾ; 

പ്രസംഗകനെ, - മറിയാം ത്രാതാ-വെ 

ഹാ- ഉ ഹാ- അവര്‍ പ്രാർത്ഥന തുണയാം. 
പരിശുദ്ധന്മാര്‍ 

ഭാഗ്യം നിബിയര്‍ക്കും, ഭാഗ്യം ശ്ലീഹര്‍ക്കും, 

ഭാഗ്യം-സഹദേര്‍ക്കും - കര്‍ത്തൃമാര്‍ഗ്ഗമതില്‍, 

നിര്‍മ്മലരായ്‌ മേവിക്കല്‍പ്പന - കാത്തോ.രും 

ഹാ- ഉ ഹാ- ധന്യന്മാര തന്നെ. 


കരുണയ്ക്കര്‍ത്ഥിപ്പിന്‍, പാപികളടിയാര്‍ക്കായ്‌ 
സഹദേര്‍ ഞങ്ങളഹോ - സംരക്ഷിതരാകും, 
സാത്താന്‍ ലജ്ജിക്കും - വീഴുമവന്‍ സേ-ന 
ഹാ- ഉ ഹാ- നിങ്ങളുടര്‍ത്ഥനയാല്‍. 


ഏക പരിശുദ്ധന്‍ 
പണ്ടേശുബര്‍നൂസ, സുര്യചന്ദ്രഗതിഗഗനെ 
വിലക്കിയപോല്‍ - തിരുസഭയില്‍നിന്നും, 





നീക്കുകശിക്ഷകളെ; മോര്‍ (4 
ഹാ- ഉ ഹാ- സഖികളുമര്‍ത്ഥിക്കും. 

വെള്ളിയാഴ്ച 
വെള്ളിയാഴ്ചയതില്‍, സൃഷ്ടാവിന്‍ 
കരമാ സ്‌കിപ്പാ-യില്‍ചേര്‍ത്തു - ആദാംഭക്ഷിച്ച, 
കനിയിനുപകരം താന്‍മരണം - രുചിനോ-ക്കി 
ഹാ- ഉ ഹാ- പുനരേകി സ്വസ്ഥാനം. 

അനുതാപം 
ഓരോദിനമതിലും - അനുതാപം 
നാളേ-ന്നെന്നും ചൊല്ലുന്നേന്‍ - ദിവസങ്ങള്‍ പോയി! 
നില്‍ക്കുന്നെന്‍ പിഴകള്‍ - ദയചൊരിയുക നാ-ഥാ! 
ഹാ- ഉ ഹാ- മേവട്ടെ ഞാന്‍ കൃപയാല്‍. 
നിന്‍കൃപദാനങ്ങള്‍, വര്‍ഷിക്കുക 
നാഥാ! ലോകം മുഴുവനിലും - അധിപര്‍ക്കോശാന്തി, 
സ്വസ്ഥി സഭകള്‍ക്കും - ആചാര്യര്‍ക്കൈക്യം 
ഹാ- ഉ ഹാ- മോചനമടിയാര്‍ക്കും. 


പരേതര്‍ 


തിരുകല്‍പ്പന കാത്ത്‌, തിരുസുത വിശ്വാ- 
സത്തോടെ വിഗതന്‍മാര്‍ - പുനരാഗമന ദിനെ- 
അക്ഷയജീവിതവും രാജ്യവുമേറീ-ടും 

ഹാ- ഉ ഹാ- ആമോദിക്കുമവര്‍. 


രക്ഷകതനുരക്തം, കൈക്കൊണ്ടൊരു 
വിഗതര്‍ കേള്‍ക്കണമെ നിനദം - പിതൃവത്സലരെ വ- 
ന്നവകാശിച്ചിടുവിന്‍ - സ്വര്‍പ്പുരി എന്നെന്നും 

ഹാ- ഉ ഹാ- അക്ഷയ ജീവിതവും. 


കുക്കിലിയോന്‍ 
(മെത്തൂലോസോക്‌) 


നിന്നെപ്രതിയെന്നും വധിതര്‍ ഞങ്ങള്‍ ഹാ- ഉ ഹാ- 
വധവേദിക്കജവൃന്ദം - പോലടിയാര്‍. 
മറയ്ക്കല്ലെ തിരുമുഖമടിയാരില്‍നിന്നും ഹാ- ഉ ഹാ- 


മറക്കരുതടിയാര്‍ വീഴ്ച, ഞെരുക്കങ്ങള്‍. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 





വെള്ളി സന്ധ്യ 


എക്ബോ 
(ഓസൊഹ്‌്ദെ കാദീശെ) 
“വിമലന്മാര്‍ സഹദേരേ! 
ദുഷ്ടവിധീശന്മാരീന്നും കഷ്ടപ്പാടുകളേറ്റോരെ! 
പ്രതിദാനം സംരക്ഷിതമാണക്ഷയ ഭാസുരഗേഹത്തില്‍ 
ഞങ്ങള്‍ക്കെന്നും നിങ്ങടെ പ്രാർത്ഥന സങ്കേതം. 
സ്തൌമെന്‍... കുറിയേ... 


കോലോകള്‍ 
(സൊഹദൌ ആത്തൂന്‍) 


അം-ത്യുന്നതനു-ടാ-ദ്യജാതനേകസുത-ന്റെ 
സഹദേന്മാര്‍ നി-ങ്ങള്‍ 
അ-വനെ പ്രതിവ-ധിതര്‍ നിങ്ങള്‍ സ്നേഹം മൂ-ലം 
പീഡകളേ:റ്റവരും. 
ത-ന്‍പേര്‍ക്കായി, ബലിയായര്‍പ്പിതരായ്‌ നിങ്ങ: 
ളോര്‍മ്മ-യെയേറ്റിയവ-ന്‍ ധ-ന്യന്‍. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 
ത-ലമുറതോറും നി-ന്‍ നാമസ്തുതിചെയ്യും ധന്യ- 
രുള്ളവനേ! സ്തുതി തേ! 
മു-ന്‍കാലത്തില്‍, നോഹ, ബ്രാഹാ, മിസഹക്‌, യാക്കൂബ്‌, 
മോശ, ഏലിയാ 
ഇ-ക്കാലത്തോ-ഗളരുധിരമൊഴുക്കിയ സഹദേ-ന്മാരും 
പ്രാ-ര്‍ത്ഥി-ക്കും. 

മൊറിയോറാഹേന്‍... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(ശൌത്തെഫ്‌ ലാന്‍) 


മാതൃവിശുദ്ധരുടോര്‍മ്മയില്‍ ഞങ്ങളെ ചേര്‍ത്തീടണമേ 
തല്‍ പ്രാര്‍ത്ഥനയാല്‍ പുണ്യം ഞങ്ങള്‍ക്കും വിഗതര്‍ക്കും 


ദൈവസുതനെ - പെറ്റോളാകും - കന്യകമറിയാം 
ധന്യയുടോര്‍മ്മ - എത്ര വിശിഷ്ടം, കാമ്യം, രമ്യം! 
വിശ്വാസത്തോ-ടോര്‍മ്മ നടത്തു-മിടത്തില്‍നിന്നും 
തന്‍ പ്രാത്ഥനയാല്‍-നാഥന്‍ നീക്കും-ക്രോധം, ശിക്ഷ. 


ദയയാല്‍ മര്‍ത്യ പുത്രിയില്‍നിന്നും നരനായ്‌ തീര്‍ന്നു 
സഹദേര്‍ സ്മൃതിയെ മാനിച്ചോനെ! സ്തോത്രം നിത്യം 





വെള്ളി സൂത്താറാ 


നി൯താതന്നും, റൂഹ്‌കുദ്ശായ്ക്കും വന്ദനസതതം 
വിഗതര്‍ക്കോര്‍മ്മ, കനിവടിയാര്‍ക്കുമുണ്ടാകട്ടെ. 


മേല്‍സ്വര്‍ഗ്ഗത്തില്‍ ഭൌമിക സഭയില്‍ മാതാവിന്നും 
ശുദ്ധന്മാര്‍ക്കും വിഗതര്‍ക്കും നല്‍ സ്മൃതി വളരട്ടെ. 


മോറാനേശു മ്ശീഹ... (പേജ്‌ 10) 


കൌമാ 
൫ മം ക പ്പം ി പം ൫ 


വെള്ളി സൂത്താറാ 
കൌമാ 


കോലോകള്‍ 
(ഒയാദ്‌ ഈനന്‍ മോര്‍) 


പാ-പം ചെയ്തും മ-ലിനതയാലുമേറ്റം നി-ന്നെ 
കോപിപ്പി-ച്ചടിയാർ 
നീ-തിയൂരും വാ-ളിനുനേരെ ഞങ്ങള്‍ മു-മ്പില്‍ 
നിന്‍ ദയനി-ല്‍ക്കേണം 
കാലാന്ത്യമിതാ-യെങ്കില്‍ ഞങ്ങളുടന്ത്യം നിന്‍ 
കരുണ-യിലാകേണം നാഥാ! 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


ദാ-സന്‍ കുറ്റം ചെ-യ്കിലുടയോന്‍ സ്നേഹിതസവിധം 
അഭയം പ്രാപിക്കും 
യാ-ചനമൂലം ദാസന്‍ കുറ്റമുടയോന്‍ പോക്കും 
നാഥാ സ്ലീ-ബായില്‍ 
ശ-രണാഗതരാ, മടിയര്‍മേല്‍ നിന്‍ വന്‍ കരുണ 
വന്നാ-വാസം ചെയ്യേണം. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(മാലെഫ്‌ വൊലഹൂന്‍) 


നാഥാ! നിന്നെ - ഞങ്ങള്‍ വിളിക്കു-ന്നാഗതനായി 
പ്രാർത്ഥന കേട്ടി-ട്ടാത്മാക്കള്‍ മേല്‍ - ദയ ചെയ്യേണം. 


പറുദീസില്‍ നിന്നന്യനതാകാന്‍ കാരണമെന്തെ- 
ന്നാദാം മക്കളെയുല്‍ ബോധിപ്പിച്ചേറ്റം സ്പഷ്ടം 





വെള്ളി സൂത്താറാ 


ആദിയിലവനുടെ സ്ഥാനം മാനം, പാപം മൂലം 
വന്നൊരു പതനമെന്നിവയെല്ലാം വര്‍ണ്ണിച്ചാദാം. 


തരുവിന്‍ സവിധമണതഞ്ഞാപ്പാദം നിര്‍മ്മലമല്ല 
പൌരോഹിത്യസ്ഥാനെ നില്‍പ്പാനര്‍ഹതയില്ല 

ഏദനിലക്കനി ചേര്‍ത്തുപിടിച്ചോരക്കൈ ദിവ്യ 
കാഴ്ച്ചയതിന്മേലാഘോഷിപ്പാനര്‍ഹതതയില്ല. 


മ്ശീഹാ ഭൂവില്‍ വന്നുചരിച്ചാമുള്ളുകള്‍ നീക്കി 
തന്നാലാദാം പറുദീസായില്‍ പുനരാഗതനായി. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍ 
മസ്മൂറോകള്‍, വിശ്വാസപ്രമാണം, ധൂപപ്രാര്‍ത്ഥന", ഹൂത്തോമോ (പേജ്‌ 12...) 


“വി .സ്റീബായുടെ കുക്കിലിയോന്‍ 


വെല്ലും ശത്രുക്കളെ നിന്നാല്‍ ഞങ്ങള്‍ ഹാ. 
ദ്വേഷികളെ മെതിച്ചീടും നിന്‍ നാമത്തില്‍ 
വൈരികളില്‍ നിന്നും കാത്തെങ്ങളെ നീ ഹാ- 
ശത്രുക്കളെ ലജ്ജിപ്പിച്ചു. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 
എക്ബോ 
സ്റ്റീബാ വെന്നു; വെല്ലുന്ന 
സ്റ്റീബാ വിദ്വേഷിയെ വെന്നു 
സ്റ്റീബായേ സാക്ഷിച്ചോര്‍ക്കായ്‌ 
സ്റ്റീബായാകട്ടേ കോട്ട. 
സ്തൌമെന്‍...കുറിയേ ... 
കോലോകള്‍ 


മൂന്നാം മണിയിലുമെന്നേരത്തും 
വന്ദിക്കുന്നു ജീവസ്സീയെ-ബാ- 
നെറ്റിയിലതിനെ റൂശ്മാ ചെയ്യു- 
ന്നതു താന്‍ ഞങ്ങള്‍-ക്കഭയം സങ്കേതം 
രാവും - പകലും, ദുഷ്ടനെയും സൈന്യത്തെയും 
പായി -ച്ചതു കാത്തീടുന്നു 
ബാറെകമോര്‍ ..ശുബഹോ.. 
വിഭജിച്ചാഴിയെ സൈന്യസമക്ഷം 
വടിയാല്‍ മൂശാ-ഗതരായി-സ്രായേല്‍ 





വെള്ളി സൂത്താറാ 


കര്‍ത്താവേശു സ്ലീബായാലേ ശീയോളു തുറ- 
ന്നാ മൃതരേയേറ്റി. 
കബറില്‍നിന്നും പറുദീസ്സേറും ജീവിതമാം- 
വഴികാട്ടിയ മിശിഹാ ധന്യന്‍. 
മൊറിയോ... 
(അല്ലെങ്കില്‍) 


സ്റ്റീബായേ വന്ദിപ്പാനായ്‌ ഹേലേനി രാജ്ഞി 
നൃപ പട്ടണമാം റോമായില്‍ നിന്നേറുശലേമാര്‍ന്നു 
യൂദന്മാരെ: കൂട്ടിച്ചൊന്നേവം 
കാണിച്ചീടുവിന്‍ സ്ലീബാ വച്ചൊരിടം 
ഞങ്ങള്‍ക്കുണ്ടാരു പ്രമുഖന്‍, നീയവനോടാരാഞ്ഞാല്‍- 
മ്ശിഹാതന്‍ സ്ററീബായമരും സ്ഥാനം കാണിക്കും 
ഹാലേലുയ്യാ എന്നവരുര ചെയ്തു. 
ബാറെക് മോര്‍. ശുബഹോ... 


അമ്മാനുവേല്‍ ദേവേശന്‍ തരുവിന്മേല്‍ തൂങ്ങി 
ഈല്‍ശാദായ്‌ തനയന്‍ വീരന്‍ തലതാഴ്ത്തി മരിച്ചു 
ആത്മം മാത്രം തരുവില്‍ കൈവിട്ടു 
നിജ സാരാംശം മേനിയില്‍ നിവസിച്ചു 
വേര്‍പെട്ടാന്‍ നിസ്സാരമതാം മാനുഷമാം ജീവന്‍ 
വിലപിച്ചീടട്ടുന്നതനെ കുശിച്ചോര്‍ യൂദര്‍; 
ഹാലേലുയ്യാ കഷ്ടമവര്‍ക്കെന്നും. 
മൊറിയോ... 
(അല്ലെങ്കില്‍) 


നാഥന്‍ കൂട്ടായുള്ളതിനാല്‍- 
ദുഷ്ടനെ നാം പേടിക്കില്ല. 
തന്‍ ദിവ്യായുധ ധാരികളാം- 
നമ്മള്‍ക്കുന്നതിയുണ്ടാകും. 
ബാറെക് മോര്‍. ശുബഹോ... 


സ്റ്റീബായെ തോളില്‍ താങ്ങി- 
സീയോനില്‍ നിന്നും പോയോന്‍ 
മൃതര്‍ തന്നസ്ഥികളിന്‍ മീതെ- 
ചൊരിയട്ടേ കരുണപ്പനിനീര്‍. 


മൊറിയോ... 





വെള്ളി രാത്രി 


ബോവൂസോ 


യേരുശലേം ഗോഗുല്‍ത്തായില്‍ 
ക്രൂശിതനാമീശോ സ്തോത്രം 
പാറ പിളര്‍ന്നു തന്‍ ഥ്വനിയാല്‍ 
മൃതരേറി സ്തോത്രം പാടി. 

(അല്ലെങ്കില്‍) 
സ്റ്റീബാ! വാഴുക സ്വര്‍ഗ്ഗത്തില്‍ 
സ്റ്റീബാ! വാഴുക ഭൂമിയിലും 
സ്റ്റീബാ! പള്ളികള്‍ ദയറാകള്‍ 
-ക്കെല്ലാമാകട്ടേ കോട്ട. 


ക മും കര പയം കര പ്പം ക 
വെള്ളി രാത്രി 


കൌമാ 


ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവനായ... (പേജ്‌ 22) 
രാത്രികാലങ്ങളില്‍ കര്‍ത്താവിന്റെ ഭവനത്തില്‍... (പേജ്‌ 22) 
ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


എനിയോനോ 
(എത്തയിര്‍ കംബ്നായ്‌നുഹറൊ) 
പ്രഭയിന്‍ സുതരെയുത്ഥാനം-ചെയ്വിനര്‍പ്പിപ്പി-ൻ സ്തോത്രം 
സൃഷ്ടിയെ രക്ഷിപ്പാനായി-കഷ്ടതയേറ്റൊരു നാ-ഥന്ന്‌ 


മാതാകന്യകമറിയാമി-ന്നഭ്യര്‍ത്ഥനമൂലം, 
സ്റ്റീബായാല്‍ രക്ഷിതമാകും-തിരുസഭമേല്‍ നീ ദ-യചെയ്ക. 


നിബിയര്‍ ശ്ലീഹ, സഹദേന്മാര്‍, പ്രാ-ര്‍ത്ഥനകള്‍ മൂലം 
സ്റ്റീബായാല്‍... 


നിന്‍ സ്നേഹാല്‍, വധിതര്‍ സഹദേര്‍, പ്രാ-ര്‍ത്ഥനകള്‍ മൂലം 
സ്റ്റീബായാല്‍... 


സുന്ദര ശ്രേഷ്ഠന്‍, മോര്‍ (.....) പ്രാര്‍ത്ഥനയാല്‍ നാഥാ! 
സ്റ്റീബായാല്‍... 
ബാറെക് മോര്‍. ശുബാഹോ... മെനഓാ... 
രക്ഷകനേ സ്തുതിയങ്ങേക്കു-താ-തന്നു മഹത്വം 
പാവന റൂഹായ്ക്കായ്‌ സ്തോത്രം-ആ-രാധന നിത്യം. 
കുറിയേ... കുറിയേ... കുറിയേ... 





വെള്ളി രാത്രി 


ഒന്നാം കൌമാ 
(ദൈവമാതാവിന്റെ) 
എക്ബോ 

(ത്‌ ലോസൊ: സ്ലീബ) 
സാമ്യമില്ലാത്ത - സ്പീബാകള്‍ മൂന്ന്‌ 
വലതു സജീവം താന്‍ - മൃതമല്ലതുതെല്ലും 
ഇടതു നിര്‍ജീവം - മൃതമാണതുപൂര്‍ണ്ണം 
മദ്ധ്യസ്ഥിതമത്യത്ഭുതമാം 
ഉണര്‍ന്നോന്‍ നിദ്രിതനായ്‌ - സജീവന്‍ മൃതനും 
മര്‍ത്യനുതുല്യനവ൯ - സാക്ഷാല്‍ ദൈവം താന്‍. 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കർത്താവേ!... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(മെന്‍റൂമിമ്ദീനാസ്‌) 
നൃപപുരിറോമ്മായില്‍നിന്നും ഈറിശലേംതന്നില്‍ 
വന്നാളേലേനീ രാജ്ഞി, സ്റീബായെ നമിപ്പാന്‍ 
യൂദരെയെല്ലാം ഒരുമിച്ചവള്‍കൂട്ടി 
സ്റ്റീബാസ്ഥാനം കാണിപ്പാനരുളി 
ഒന്നിച്ചുത്തരമവര്‍ ചൊന്നാർ ഉണ്ടിങ്ങൊരുവൃദ്ധന്‍ 
ക്രൂശുമറച്ചിടുംസ്ഥാനം കാണിപ്പാൻ കഴിവോന്‍ 
ഹാലേലുയ്യാ ഉ ഹാലേലുയ്യാ. 
ബാറെക് മോര്‍. ശുബഹോ... 


അമ്മാനൂവേല്‍ ദൈവമഹോ ക്രൂശിന്മേല്‍ തൂങ്ങി 
ശക്ത-നില്‍ശാദായി സുതന്‍ തലചായ്ചു മരിച്ചു 
റൂഹാമാത്രം, വിട്ടല്ലോ ക്രൂശില്‍ 
തനുവില്‍നിന്നും, നിത്യതപോയില്ല 
നിത്യത ജീവനെയല്ലപ്പോള്‍, മാനുഷജീവന്‍ പോയ്‌ 
ഉന്നതന്റെക്രൂശിച്ചോരാം യൂദര്‍വിലപിക്കും 
ഹാലേലുയ്യാ - ദുരിതം പ്രാപിക്കും. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


തെറ്റില്‍നിന്നുംക്രൂശാല്‍സഭയെ വീണ്ടോന്‍ പുത്രാ 
പ്രജകള്‍ക്കെല്ലാം ശൈനോ നല്‍കി കാക്കുക ക്രൂശാല്‍ 





വെള്ളി രാത്രി 


യൂദാവന്നുകിളച്ചു കഴിച്ചുല്‍സാഹത്തോടെ 
കണ്ടാനവിടെ ഗുപ്തമതായിസ്സിബാമൂന്നും! 
ദൈവാത്മജനുടെ സ്പീബായേതെന്നറിയാത്തതിനാല്‍ 
നൃപജനയിത്രി ഹെലനിരാജ്ഞി ഖേദിച്ചേറ്റം. 


മൃതനുടെമേലവയോരോന്നായി സ്പര്‍ശിച്ചപ്പോള്‍ 
'ജീവസ്തീബാ കാട്ടുകശക്തി' ആര്‍ത്താരേവം. 
പ്രഭയിന്‍ സ്റിബാകണ്ടാവിഗതനുത്ഥിതനായി 
കാണികളഖിലരുമുത്ഥാനകനായ്‌ സ്തുതിയര്‍പ്പിച്ചു. 


വലതു വശത്തെ മോഷ്ടാവൊടു നീ ദയചെയ്തതുപോല്‍ 
ദൈവകുമാരാ! കരളലിയണമെ, ദയചെയ്യണമെ. 


രണ്ടാം കൌമാ 
(പരിശുദ്ധന്മാരുടെ) 


കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 

(നെസ്‌ കാനാശ്‌ ആഹായ്‌) 
സോദരരെ ചേരാം - പരിശുദ്ധര്‍ സ്മൃതിയില്‍ 
വിമലര്‍തന്‍ നാഥ-ന്നര്‍പ്പിക്കാം സ്തോത്രം 
ലോകത്തിന്‍ ശാന്തി-ദയയാലേകട്ടെ 
അവരൊരുമിച്ച്‌ ചേര്‍ക്കട്ടെ നമ്മെ 
തന്‍ ശ്രേഷ്ഠപതാക വെളിവാകും നാളില്‍ 
വിമലന്മാര്‍ സഹിതം സ്തുതിപാടാമനിശം. 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കര്‍ത്താവേ!... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 

(സ്നേക്‌ എത്രോ) 
സഹദരുടസ്ഥികളീന്നും നല്‍ സുഗന്ധമുയര്‍ന്നു 
മേലുയരത്തില്‍ നൃപപതിതാന്‍ സംപ്രീ-തനുമായി 
വാനവരവരുടെ ധീരതകണ്ടാനന്ദിച്ചു 
സഭയും മക്കളുമവരോര്‍മ്മ ഘോഷിക്കുന്നു. 


ബാറെക് മോര്‍. ശുബഹോ... 





വെള്ളി രാത്രി 


ധന്യര്‍ സഹദരുടസ്ഥികളിന്നാനന്ദിക്കും 
അവരുടെ സ്മരണയെ ഘോഷിക്കും സഭ മോദിക്കും 
മ്ശിഹാരാജന്‍ മഹിമയൊടാഗതനാകുമ്പോള്‍ 
മണിയറസാമോദം പൂകുന്നവര്‍ തന്നോടൊപ്പം. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്‌-ഞങ്ങള്‍ മേല്‍ 
നിന്‍പ്രീയര്‍ സഹദേരര്‍പ്പി- 
ച്ചിടും സല്‍ പ്രാർത്ഥനമൂലം. 


പ്രത്യംഗം വിഛേദിതരായ്‌ 
സഹദേര്‍ വധിതരായെവിടെ 
പരിശുദ്ധാത്മാവാസംചെ- 
യ്തുളവാക്കി ശാന്തിയവിടെ! 


പീഡകളില്‍ വേദനഗാനം 
സുതനായിപ്പാടി സഹദേര്‍ 
തല്‍പെരുന്നാളില്‍ തിരുസഭയും 
സുതരും സ്തോത്രം പാടുന്നു. 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്തെങ്ങള്‍ മേല്‍ 
നിന്‍പ്രീയര്‍ സഹദേരര്‍പ്പി- 
ച്ചിടും സല്‍ പ്രാർത്ഥനമൂലം. 


മൂന്നാം കൌമാ 
(അനുതാപം) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 


എക്ബോ 
(യേശു ബ്രോദാബോ) 

പറുദീസാ പരിശു-ദ്ധന്മാര്‍ക്കാസ്ഥാനം 
പറുദീസാ നീതി-ഷ്ഠന്മാര്‍ തന്‍ ഗേഹം 
പറുദീസാ ഭവനം - ഒനുവായരുടേത്‌ 
പറുദീസായക്ഷയ - മാം ജീവന്‍ തന്നെ 
പറുദീസാ നിത്യ-മോഹനമണിയറതാന്‍ 
അതിനവകാശിയഹോ ധന്യനതിധന്യന്‍. 





വെള്ളി രാത്രി 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കര്‍ത്താവേ!... 
ബാറെക് മോര്‍. സ്‌തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 

(കും ആദാറൈന്‍ൻ) 
പെത്മശോമൊ: രക്ഷകനെ തക്ഷിക്കെമനെ 
തുണചെയ്തെന്നെ രക്ഷിക്കെന്നുരചെയ്താദാം 
ഏദനിലെന്നെ തോല്‍പ്പിച്ചാർസര്‍പ്പം, ഹാവായും 
അക്കനിഭോജനം മൂലമിവന്‍ ദുര്‍ഭഗനായി 
മഹിമാ-ഭൂഷണമെല്ലാം പോയ്‌. 

ബാറെക് മോര്‍. ശുബഹോ... 


ദുഷ്ടനനീതിച്ചങ്ങലയാല്‍ ബന്ധിച്ചെന്നെ 
ഏറിയനാളായ്‌ പാപത്തിന്‍ ദാസന്‍ ഞാനയ്യോ 
പാപച്ചങ്ങല പാശങ്ങളെയെല്ലാം നാഥാ! 
വിഛേ-ദിക്കുക നിന്‍ ദ-യവാല്‍. 
മൊറിയോ... 


മോര്‍ ബാലായിയുടെ ബോവൂസോ 
ദുഷ്ടന്മാരില്‍ കാരുണ്യം പൂണ്ടോനെ... (പേജ്‌ 27) 
ഹാലേ... ഹാലേ... ഹാലേ... ദൈവമേ നിനക്കു സ്തുതി (3 പ്രാവശ്യം) 


കരുണയുള്ള ദൈവമേ! നിന്‍റെ കരുണയാല്‍... (പേജ്‌ 27) 
നാം ദൈവത്തിന്റെ മക്കളായി തീരുവാന്‍... (പേജ്‌ 27) 
മറിയാം പറഞ്ഞതെന്തെന്നാല്‍... (പേജ്‌ 27) 


മാവുര്‍ബോ ശീലുകള്‍ 


കര്‍ത്താവായ വചനത്തെ പ്രസവിച്ചവളേ! വിശ്വാസികളായ ഞങ്ങള്‍ 
നിന്നെ മാത്രമേ ദൈവമാതാവായ കന്യക എന്ന്‌ അറിയുന്നുള്ളൂ. 


മഹത്വമുള്ളവനായ ഏശായ നിന്നെക്കുറിച്ച്‌ മുന്‍കൂട്ടി പ്രവചിച്ച്‌ 
പറഞ്ഞിരിക്കുന്നു: “കന്യക ഗര്‍ഭം ധരിച്ച്‌ ഒരു പുത്രനെ പ്രസവിക്കും. 
അവന്‍ അത്ഭുതമാകുന്നു'. (ഏശാ.7:14) 


പരിശുദ്ധാത്മാവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളായ പരിശു- 
ദ്ധന്മാരേ! നിങ്ങള്‍ക്കു ഭാഗ്യം. നിങ്ങള്‍ മുടി ധരിക്കപ്പെടുകയും 
നിങ്ങളുടെ സ്മരണ ശ്രേഷ്ഠമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതി- 
നാല്‍ നിങ്ങള്‍ക്കു ഭാഗ്യം. 





വെള്ളി രാത്രി 


മ്ശിഹാ രാജാവേ! നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും 

പുണ്യപ്പെടുത്തുന്ന നിന്റെ രക്തം കുടിക്കകയും ചെയ്ത പരേതര്‍ക്ക്‌ 

നിന്റെ കരുണയാല്‍ ആശ്വാസവും ഓര്‍മ്മയും ഉണ്ടാക്കണമെ. 
ബാറെക് മോര്‍. ശുബ്ഹൊ ... മെനഓലം... 


ഏകപിതാവിന്‌ സ്തോത്രം അയയ്ക്കപ്പെട്ട പുത്രന്‌ ആരാധന 
പരിശുദ്ധാത്മാവിന്‌ മഹത്വം എന്ന്‌ നാം ഏകമായി ഉദ്ഘോഷി- 
ക്കണം. ആമ്മീന്‍. 


സഹോദരന്മാര്‍ ഒരുമിച്ചു വസിക്കുന്നത്‌... (പേജ്‌ 28) 
ഉറങ്ങിയവരെ നിങ്ങള്‍... (പേജ്‌ 30) 
ത്രിത്വത്തിനു സ്തുതി... (പേജ്‌ 32) 


കുക്കിലിയോന്‍ 
നീതിമാന്‍ പനപോലെ... 
ഒരുപോലിങ്ങും... 
പ്രാർത്ഥനയിന്‍ സമയമിതല്ലോ മോര്‍ [....) 
നിന്നെവരിച്ചൊരു താതനും മോര്‍ (4 
മൊറിയോ... 
മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
മാതൃവിശുദ്ധരുടോര്‍മ്മയില്‍ ഞങ്ങളെ ചേര്‍ക്കുക നാഥാ! 
തല്‍പ്രാര്‍ത്ഥനയാല്‍ പുണ്യം ഞങ്ങള്‍ക്കും വിഗതര്‍ക്കും 


തന്‍ രാജ്യത്തിന്നന്ത്യമതില്ലെന്നാമറിയാമോ- 
ടാമാലാഖ-പ്രമുഖൻ മൂലം നാഥന്‍ ചൊന്നാന്‍ 
മറിയാം, ദൂതനെന്നിവര്‍ മദ്ധ്യേ വാണൊരുമര്‍മ്മം 
ക്രൂശിന്മേലാരൂഡിതനായി കാണപ്പെട്ടു. 


അരചന്‍ ക്രൂശിതനായപ്പോള്‍ നാം രക്ഷിതരായി 

നിദ്രിതദാസരെ തന്‍ ശബ്ദത്താല്‍ തട്ടിയുണര്‍ത്തി 

കബറില്‍ നിന്നുത്ഥാനം ചെയ്തെന്‍ രക്ഷവഹിപ്പിന്‍ 

നിങ്ങള്‍ ജീവന്‍ പ്രാപിപ്പാൻ ഞാന്‍ മൃത്യുവരിച്ചു. 

മേല്‍സ്വര്‍ഗ്ഗത്തില്‍ ഭൌമിക സഭയില്‍ മാതാവിന്നും 

ശുദ്ധന്മാര്‍ക്കും വിഗതര്‍ക്കുംനല്‍ സ്മൃതി വളരട്ടെ. 

അത്യുന്നതങ്ങളില്‍ സ്വര്‍ഗ്ഗീയ മാലാഖമാരും... (പേജ്‌ 33) 

മോറാനേശുമ്ശിഹാ! ... (പേജ്‌ 10) 


കൌമാ 


ചറം റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





വെള്ളി പ്രഭാതം 


വെള്ളി പ്രഭാതം 


കൌമാ 

പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 35) 

ദൈവമേ നിന്റെ കൃപയിന്‍പ്രകാരം.... (പേജ്‌ 35) 
എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു... (പേജ്‌ 38) 
എനിയോനോ 

(സ്റ്രീബോ ഓസോദ്‌ശൈനോ) 
സ്റ്റീബാ ശാന്തിയതിന്‍ചിഹ്നം - സ്പീബാ വിജയപതാക താന്‍ 
സ്റ്റീബായാല്‍ രക്ഷിതര്‍ ഞങ്ങള്‍ - സ്പീബായില്‍ പുകഴുന്നേറ്റം 
മോറാനേശു കുരിശും നിന്‍ - മാതൃജന പ്രാര്‍ത്ഥനയിവയാല്‍ 
അടികളെയും നിന്‍ കോപത്തിന്‍ - വടികളെയും മായ്ച്ചീടേണം 
ആദാമ്യര്‍ക്കായ്‌ സ്റീബായെ - ശ്രേണിയതാക്കിയവന്‍ സ്തുത്യന്‍ 
നിബിയര്‍ ശ്ലീഹര്‍ സഹാദേന്മാ - രതിനാലുന്നത പദമേറി. 
സ്റ്റീബാ സ്വര്‍ഗ്ഗത്തില്‍ വാണു - സ്പീബായവനിയിലും വാണു 
സ്റ്റീബാ പള്ളികള്‍ ദയറാകള്‍ - ക്കെല്ലാം കോട്ടയതാകട്ടെ. 


ദുഷ്ടനെയിഷല്‍ ഭയമില്ല - കര്‍ത്തന്‍ ഞങ്ങളുമൊരുകമിച്ച്‌ 
ശ്രേഷ്ഠായുധധാരികള്‍ ഞങ്ങള്‍ - അവനില്‍ പുകഴുന്നെല്ലാരും. 


സ്റ്റീബാതോളില്‍ വഹിച്ചന്നു - സെഹിയോനില്‍ നിന്നും പോയോന്‍ 

മൃതരുടെയസ്ഥികള്‍മേല്‍കനിവിന്‍ - പനിനീര്‍ വീശട്ടെന്നെന്നും. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 

ഈര്‍ശ്ലേം ഗോഗുല്‍ത്താഗിരിമേല്‍ - ക്രൂശിതനേശു സംപൂജ്യന്‍ 


പാറകള്‍ പൊട്ടി തന്‍ നിനദാല്‍ - മൃതരുത്ഥിതരായ്‌ സ്തുതി പാടി. 
ആമ്മീന്‍. 


പ്രകാശത്തിന്‍റെ സൃഷ്ടാവിന്നു സ്തുതി... (പേജ്‌ 38) 
എക്ബോ 
(പ്പ്സകത്ബസ്‌ ലീബോക്‌) 


സര്‍വ്വേശാനിന്‍സ്സീബായാല്‍ രിപുവിന്‍ ശിരസ്സു തകര്‍ത്തു 

ഭീകരമൃതിതന്നധികാരം നീ മായിച്ചു. 

അതിനാലാര്‍ക്കുന്നു ഞങ്ങള്‍; നിത്യന്‍ സര്‍വ്വേശാ സ്തുതിതേ. 
സ്തൌമെന്‍... കുറിയേ... 


133 





വെള്ളി പ്രഭാതം 


പ്രുമിയോന്‍ 
നാനാദേശത്തും തന്റെ ജനനിയെ ഉയര്‍ത്തുന്നവനും, തന്റെ പരിശുദ്ധ- 
ന്മാരെ മഹിമപ്പെടുത്തുന്നവനും തന്റെ ഭടന്മാരെ ശ്രേഷ്ഠരാക്കുന്ന- 
വനും തന്റെ വാത്സല്യവാന്മാരെ പരിപൂര്‍ണ്ണമാക്കുന്നവനും ആയ 
തനിക്ക്‌ സ്തുതി. തനിക്ക്‌... ബ്കുല്‍ഹൂന്‍. 


സെദറാ 
പരിശുദ്ധനായ ദൈവമായ കര്‍ത്താവേ നിന്നോട്‌ ഞങ്ങള്‍ അപേക്ഷി- 
ക്കുന്നു. നി പരിശുദ്ധനമ്മാരാല്‍ സ്തുത്യനാകുന്നു. ശുദ്ധിമതിയും 
മഹത്വമുള്ളവളും സഭാഗ്യവതിയും നിന്റെ മാതാവുമായ 
മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും 
പ്രാര്‍ത്ഥനകളാല്‍ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും 
നാശകരമായ ഞങ്ങളുടെ ചിന്തകളെ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. 
അങ്ങനെ നിന്റെ സഭയില്‍ വിശുദ്ധികൊണ്ട്‌ നിന്റെ ജനമായി ഞങ്ങള്‍ 
ഭവിക്കുകയും ഭക്തിയോടെ നിന്നെ സ്തുതിക്കുകയും 
ചെയ്യുമാറാകണമെ. സ്രോപ്പേന്മാരുടെ കൂട്ടങ്ങളോടൊന്നിച്ചു നിനക്ക്‌ 
ഞങ്ങള്‍ കാദീശ്‌ പാടുമാറാകണമെ. കര്‍ത്താവേ! ഞങ്ങളുടെ 
പ്രാര്‍ത്ഥനകള്‍ക്ക്‌ നിന്റെ കരുണയുടെ വാതില്‍ തുറന്നു തരണമെ. 
നിന്റെ കൃപയാല്‍ നിന്റെ ശരീരരക്തങ്ങളെ അനുഭവിപ്പാൻ ഞങ്ങളെ 
നീ യോഗ്യരാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ വംശത്തി- 
ന്മേല്‍ നിന്റെ കരുണകള്‍ വര്‍ഷിക്കണമേ. നിന്റെ കരുണയാല്‍ 
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും 
ഞങ്ങളെ യോഗ്യരാക്കണമെ. എന്റെ കര്‍ത്താവേ പരിശുദ്ധ സഭയുടെ 
മക്കളായ മരിച്ചവര്‍ക്ക്‌ നല്ല ഓര്‍മ്മ പ്രദാനം ചെയ്യണമെ. ഞങ്ങളും 
അവരും നിന്റെ വലത്തുഭാഗത്തു നില്‍ക്കുകയും നിന്റെ കരുണ 
ദര്‍ശിക്കുകയും ചെയ്യുമാറാകണമെ. ഞങ്ങള്‍ നിനക്കും നിന്റെ 
പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും 
കരേറ്റും. ഹോശോ... മെന്‍ ആലോഹോ... ആമ്മീന്‍. 


കോലോകള്‍ 
(ബ്ഗാവ്‌ മശ്കന്‍ സബ്്‌നോ) 
ചെത്ഗോമൊ: സ്മതോത്രത്തില്‍ ബഥ്ഥ്യര്‍പ്പച്ചല്‍ 
സഭയിന്‍ കൂടാരം - തന്നില്‍ മോശ പ്രാര്‍ത്ഥിച്ചു, 
ധൂപം പ്രാര്‍ത്ഥന സ്വീകൃതമായ്‌; തിരുസ-ഭയില്‍ നാഥാ 
അഹറോന്‍ ധൂപസമാനം നിന്‍ - ദാസരുടേതും കൈക്കൊള്‍ക 
ഹാ- ഇരുലോകത്തിന്നുടയോനേ, ശുശ്രൂശിക്കുന്നവര്‍ നിന്നെ. 
ബാറെക് മോര്‍... ശുബഹോ... മെനഓ... 


134. 





വെള്ളി പ്രഭാതം 


ക്രൂബ-കള്‍, സ്രോപ്പേന്മാ - രിവരെ വിട്ടാക്കന്യകയി-ല്‍ 

വാസം ചെയ്തോനതി സ്തുത്യന്‍; ദൈവ-മുള്‍പ്പൂകി 

ദൈവം മനുജനുമായ്‌ ജാതന്‍; ജാതികളവനെ വന്ദി - പ്പിന്‍ 

ഹാ- ദൈവം മാനുഷനായ്‌ നമ്മെ പിഴയില്‍ നിന്നും രക്ഷിച്ചു. 
ദൈവമാതാവ്‌ 

സ്മൃതയാം ധന്യവതി, ഏദന്‍ പൂകിയ ശുശ്രൂഷ 

എന്നെന്നേയ്ക്കും സ്മരണീയം; സ്മൃതരാം പരിശുദ്ധര്‍, 

ചൊല്ലുന്നുടയോന്‍ മാതാവെ സ്വസ്തിയൊടാഗതയാകേണം 

ഹാ- യാചിക്കേകാത്മജനോടായ്‌ ലോകരിലെന്നും ദയ ചൊ-രിയാന്‍. 


വിമലേ-കന്യകയെ! ഉന്നതശക്ത്യാവാസത്താല്‍ 

രക്ഷകനേകി, ജനനം നീ; നിന്‍ സ്മരണാ ദിവസം 

യാചിക്കുകാത്മജനോടായി ലോകരിലെന്നും ദയചൊ-രിയാന്‍ 

ഹാ- നിന്നര്‍ത്ഥനയാല്‍ കനിവേകും ലോകരിലെന്നും നിന്‍ പുത്രന്‍. 

സ്റ്റീബാ 

സ്റ്റീബാ-മേല്‍ യൂദര്‍, വന്ദ്യം ദ്രാക്ഷാക്കുലയാട്ടി 

ദ്രാക്ഷാ രസമവരുളവാ-ക്കി; രുചിനോക്കിയുമില്ല, 

തിരുസഭയതിനെ പ്രാപിച്ച്‌ പ്രതിദിനമാനന്ദിക്കു-ന്നു 

ഹാ- സഭയും മക്കളുമതു പാനം ചെയ്തെന്നേക്കും മോദിക്കും. 
പരിശുദ്ധന്മാര്‍ 

വിശ്വാ - സോല്‍ഘോഷം, ചെയ്യും ശ്ലീഹര്‍ കര്‍ഷകര്‍ പോല്‍ 

ഭൂവിതിലെങ്ങും പണി ചെ-യ്തു; പ്രാർത്ഥി-പ്പിന്‍ നിങ്ങള്‍, 

ഉത്തമ വിത്തുനശിപ്പിക്കും കളകള്‍ സമൂലം പോകാ-നായ്‌ 

ഹാ- ഭൂവിതിലെങ്ങും സുവിശേഷം വിതചെയ്തൊരു കര്‍ത്തന്‍ 

സ്തുത്യന്‍. 


സഹദേ-ന്മാര്‍ നിങ്ങള്‍, പരിമളമിയലും ധൂപമതായ്‌ 
നാഥനെ പ്രീണിപ്പിച്ചേറ്റം; പാപത്താല്‍ കോപം, 

വന്നിട്ടും തന്‍ രുധിരത്തെയോര്‍ത്തവനേറ്റം ദയചെയ്തു 
ഹാ- അവനിയിലവനിഷ്ടം ചെയ്തവരിഷ്ടമവന്‍ ചെയ്യും. 


ഏക പരിശുദ്ധന്‍ 
ശ്രേഷ്ഠന്‍ മോര്‍ നാഥാ നിന്നജവൃന്ദത്തെ 
സന്ദര്‍ശിക്ക സദയം നീ; ചെന്നായ്ക്കള്‍ ചീന്തി 
ജാതികളിടയില്‍ ചിതറിപ്പോയ്‌ ചേര്‍ക്കാനിടയനുമില്ല-ല്ലോ 
ഹാ- പാലകരുടയോന്‍ മിശിഹായെ! ചിതറിയ നിന്നജവൃന്ദം ചേ- 
ര്‍ക്ക. 





വെള്ളി പ്രഭാതം 


അനുതാപം 
ഉന്ന-തനുടെവലമായ്‌ - തൂങ്ങിയചോരനാര്‍ത്തല്ലോ, 

ധന്യന്‍ ഞാനതിധന്യ-ന്‍ ഞാന്‍; ആദാം - പിഴചെയ്ത 

പൂട്ടിയ വാതില്‍ തുറപ്പാനായര്‍ഹതയേകണമേ - നാഥാ 

ഹാ- മുഖതെളിവോടെ കടന്നവിടെ, സ്തുതി പാടട്ടിവനെന്നെന്നും. 


ദൈവാത്മജനാമം, ഏറ്റവര്‍ ലജ്ജിക്കില്ലൊട്ടും 

രാജ്ട്യെ ശ്രേഷ്ഠന്മാരാ-കും; വാഗ്ദാനം ചെയ്താന്‍ 

എന്നെ ഏല്‍ക്കുന്നവനെ ഞാനേല്‍ക്കും രാജ്യത്തില്‍ ചേര്‍ക്കും 
ഹാ- നിന്നെ ഏറ്റൊരു ഞങ്ങളെ നീ ഏല്‍ക്കുക രക്ഷകനാമേ-ശു! 


പരേതര്‍ 
ധന്യ-രുടാത്മാക്കള്‍, വാസം ചെയ്യും പറുദീസിന്‍, 
മോഹന സുന്ദരഗേഹത്തില്‍; നിന്‍ത-നുരക്തങ്ങള്‍, 
പ്രാപിച്ചോരാം വിഗതര്‍ക്കായ്‌ നല്‍കണമാശ്വാസം നാഥാ 
ഹാ-- സ്വര്‍ഗ്ലഗേആദ്യജാതര്‍തന്‍സഭയില്‍ സ്മരണയവര്‍ക്കേക. 
മൊറിയോ... 


ഫഎത്രോ (പേജ്‌ 41) 


കോലോകള്‍ 

(ബ്ഹാവ്‌ സപ്രോറാബോ) 
പെത്മശോമൊ: പുലതിയിലെന്‍ മാം കേള്‍ക്കാണമ്മ ഹാലേഷ്ൃന്്റാ 
നാഥാ നിന്‍ വരവിന്‍ സുപ്ര - ഭാതത്തില്‍ 
നിങ്ങളെയറിയില്ലെന്നരുളിച്ചെയ്യരുതെ 
തിരുമെയ്‌ ഞങ്ങള്‍ക്കായച്ചാരം നല്‍കി 
നിഷ്കന്മഷരക്തം പുണ്യത്തിനുമേകി - ഹാ- 
ജാതികള്‍ സാമോദം സ്തോത്രം പാടുന്നു. 

ബാറെക്‌ മോര്‍... ശുബഹോ... 


സ്തുതി ബഹുമാനങ്ങള്‍ ആരാധന സ്തോത്രം 
കന്യാതനയന്നു; വാഴ്വിന്നവളോര്‍മ്മ 
പെറ്റാളെന്നിട്ടും സംരക്ഷിതമു-ദ്ര 
ലോകത്രാതാവിന്നവളേകി സ്തന്യം - ഹാ- 
ലോകപരിത്രാതാവവനത്രെ സ-ത്യം. 


ദൈവമാതാവ്‌ 
ഗൂഡന്‍മറവായോന്‍ ജനനാര്‍ത്ഥം വ-ന്നു 
കന്യാജനനിയില്‍ നി-ന്നുളവായിഗാ-ത്രം 
ഭീകരകെരുബുരഥം പരിവര്‍ജ്ജിച്ചി.്ട്‌ 





വെള്ളി പ്രഭാതം 


മറിയാമ്മിന്‍ മടിയില്‍നി - ന്നുളവായി ഗാ-ത്രം - ഹാ- 
ശാപം തീര്‍ത്തവനാം കര്‍ത്തന്‍ സ്തു-ത്യൻ താന്‍. 


മറിയാമ്മിന്‍ സ്മരണം വരദായകമാ-ക 

തല്‍ പ്രാര്‍ത്ഥന ഞങ്ങള്‍ക്കാത്മാവിനു കോ.്ട 
നിബിയന്മാര്‍, ശ്ലീഹാര്‍, സഹദേരുടെ നാഥന്‍ 
അവളിീന്നാഗതനായ്‌, ലോകരക്ഷാ-ര്‍ത്ഥം - ഹാ- 
ലോക പരിത്രാതാവവനത്രെ സത്യം. 


സ്റ്റീബാ 
സ്റ്റീബാ, സംശുദ്ധി ആത്മാക്കള്‍ക്കേകി 
സ്റ്റീബാ ഞങ്ങളുടെ കടമെല്ലാം പോക്കി 
സ്റ്റീബാ ദുഷ്ടനെയും സേനയെയും വീഴ്ത്തി 
ആരാധകര്‍ വിജയിച്ചാമോദിക്കു-ന്നു - ഹാ- 
നാഥാ സ്ലീബായാല്‍ സംരക്ഷണ ന-ല്‍ക. 


പരിശുദ്ധന്മാര്‍ 
സഭയേ, വാതില്‍ക്കല്‍ കാവല്‍ക്കാര്‍ നില്‍പ്പൂ 
രാപകല്‍ ദുഷ്ടനില്‍ നിന്നവര്‍ സൂക്ഷിക്കുന്നു 
ശെമവോനടിസ്ഥാനം, പൌലോസ്‌ ശില്‍പ്പിയു-മാം 
യൂഹാനോന്‍ തോഴന്‍, ആപ്തസുഹൃത്തും താൻ - ഹാ- 
ദാവീദ്‌ റൂഹായിന്‍ മോഹനമാം വീണ! 


അത്യുന്നത ദാസർ ന്യായാസന മു - മ്പില്‍ 
നിന്നാ; സ്വര്‍ഗത്തില്‍ നോക്കി-യുരചെയ്താര്‍ 
സ്നേഹിച്ചിവരങ്ങേ, ലോകമുപേക്ഷി-ച്ചു 
ജയമേകുകഞങ്ങള്‍, ക്കതിദുഷ്ടനുലജ്ജ - ഹാ. 
ജാതികള്‍ പറയരുതെ, നിന്നുടയോനെവിടെ? 


വെള്ളിയാഴ്ച്ച 
ആറാം ദിനമാകും വെള്ളിയാഴ്ച്ചയതില്‍ 
ഉന്നതനുടെ ക്രൂശാഭോഷന്മാര്‍ നാട്ടി 
ചവളത്താല്‍ ചങ്കില്‍ കുത്തിയതില്‍ നിന്നും 
ജീവജലം രുധിരം ഞങ്ങള്‍ക്കായൊ-ഴുകി - ഹാ- 
വിശ്വസ്തത കാക്കും ജാതിക്കതു പു-ണ്യം. 

പ്രഭാതം 

നാഥാഗമാനത്തിന്‍ പുലരി ഭീക-രമാം 
ഗര്‍ജ്ജന സിംഹംപോല്‍, ജാതികള്‍ വിറകൊള്ളും 





വെള്ളി പ്രഭാതം 


വിധിയാളനിരുന്നാ-ഗ്രന്ഥങ്ങള്‍ തുറക്കും 
ഗുപ്തം സര്‍വ്വവുമന്നവിടെ വെളിവാകും - ഹാ- 
സര്‍വ്വവുമറിവോനെ, ദയചെയ്യണമെ-ന്മേല്‍. 

അനുതാപം 
നിന്‍വിധി ഭീകരമാണെന്‍ കടമോ ബ-ഹുലം 
നീതികോപിഷ്ഠന്‍, മറയാനുമസാ-ദ്ധ്യം 
വിധിയേല്‍ക്കാന്‍ സ്നേഹാല്‍, നീ വന്നതിനാ-ലെ 
വിധിയില്‍ ചേര്‍ക്കരുതെന്‍, പാപവുമോര്‍ക്ക-രുതെ - ഹാ- 
നീതിഷ്ഠന്‍ ന്യായേശാ, ദയ ചെയ്യുകയെ-ന്മേല്‍. 


ദുഷ്ടന്‍ ഫറവോനിസറായേല്‍ക്കാ-രെ 
പിഡിപ്പിച്ചതിനാല്‍ വാരിധിയില്‍ താ-ണു 
തുണയേകാനാരുമില്ലാത്തതു കണ്ട്‌ 
ചൊന്നാൻ: ദൈവത്തൊട്‌ പൊരുതുന്നത്‌ കഷ്ടം! ഹാ- 
കര്‍ത്തനിലാശ്രയമായ്‌ മേവുന്നോന്‍ ധ-ന്യന്‍. 

പരേതര്‍ 
പുനരുത്ഥാനദിനം കാംഷിച്ചീടു-ന്ന 
മൃതരെ - വിസ്മൃതിയില്‍ ചേര്‍ക്കരുതേ നാഥാ 
കരുണാമയനേശു! ഉത്ഥാനം നല്‍കി 
ആശ്വാസമവര്‍ക്കായരുളുക സതതം നീ - ഹാലേലുയ്യാ 
അവരുത്ഥാനകനാം നിന്നെ സ്തുതി ചെയ്യും. 


കുക്കിലിയോന്‍ 

(ബോക്ന്‌ ദാക്കർ) 
നിന്നാല്‍ കുത്തും വൈരികളെ ഞങ്ങള്‍ ഹാ- 
നിന്‍ നാമത്താല്‍ കിീഴാക്കും രിപുകളെയും 


ശത്രുവില്‍ നിന്നെങ്ങളെ വീണ്ടോന്‍ നീ ഹാ- 
വൈരികളെ നീ ലജ്ജിപ്പിച്ചു 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


എക്ബൊ 
(അത്‌ ബസ്‌ ലീബോക്‌) 


മര്‍ത്യരെയെല്ലാം വീഴ്ത്തിയൊരാകല്‍ക്കറുസായെ 

നിന്‍ സ്റീബായാല്‍ വീഴ്ത്തി വിജയിച്ചവനെ നീ 

അതിനാല്‍ ഞങ്ങള്‍ വന്ദിക്കും; ജീവദമാകും സ്തീ-ബാ-യെ. 
സ്തൌമെന്‍... കുറിയേ... 


138 





വെള്ളി പ്രഭാതം 


കോലോകള്‍ 
പെത്ശോമൊ: ക്രുശിര്‍ മറവഗ്തീ കാക്കുക ന്‌? ഹാമേഥുയ്ാ 
ഉ-ഷസില്‍ ജീവസ്സീബായും - ദയ ചെയ്യും 
തന്‍വിജയം പ്രഖ്യാപിക്കും ഭൂമൌ - സര്‍വ്വത്ര 
വി - മതന്മാര്‍വിമുഖതയോടെ വണ - ങ്ങാറാകും 
സഹദേരാമോദാലണിയും രമ്യം - മകുടങ്ങള്‍ 
നിന്‍ മൃതിയാല്‍ പുനരുത്ഥാനത്താല്‍ 
രക്ഷിതരാം ഞങ്ങള്‍ വന്ദിക്കും 
കോട്ടയതായി സ്റീബായെ തന്നോന്‍ പുകഴുടയോന്‍. 
ബാറെക് മോര്‍, ശുബഹോ... മെനഓ... 
കു-സ്തന്തിനോസരചന്‍ ഗ-ഗനെകണ്ടാന്‍ 
അത്ഭുതമേറുന്നൊരു ചിഹ്നം, സ്റീബായിന്‍രൂപം 
ത-ദ്ര്‍ശന ചിന്തയിലപ്പോള്‍ നാ-ദം കേട്ടാന്‍ 
ഈയൊരു ചിഹ്നത്താലണിയും വിജയം നീയെന്നും 
തള്ളുക നീ - പ്രതിമകളെയെല്ലാം 
സ്റ്റീബായെ മാത്രം വന്ദിക്ക,' 
സ്തുത്യന്‍, സ്ീബായാത്മാക്കള്‍ സങ്കേ - തമാക്കിയവന്‍. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
തെറ്റി-ല്‍ നിന്നും ക്രൂശാല്‍ സഭയെ - വീണ്ടോന്‍ പുത്രാ 
പ്രജകള്‍ക്കെല്ലാം ശൈനോ നല്‍കി, കാക്കുക ക്രൂശാല്‍. 


നാഥ-ന്‍ സകിപ്പാ, ഈറീശലേമില്‍നിന്നു തിരിച്ചു 
തരണം - ചെയ്താദിശകളിലെല്ലാ-മാഘോഷിതമായ്‌ 
സ്റ്റീബാ വന്നെന്നറിവായുടനെ, നൃപപതിയാകും 
കുസ്തന്തിനോസ്‌, സേനയുമൊത്ത്‌ വന്നെതിരേല്‍പ്പാൻ 


കണ്ടാന്‍ സ്തീ-ബാ വീണു വണങ്ങി കൈകള്‍ നീട്ടി 
ശബ്ദമുയര്‍ത്തി സ്തുതിഗാനത്താല്‍ സ്തോത്രം - പാടി 
'രിപുവി-ന്നെതിരെ പൊരുതാനായി സ്തീബാ തന്ന 
ദൈവാത്മ-ജനെ അങ്ങേക്കെന്നും സ്തോത്രം സ്തോത്രം” 


വലതുവശത്തെ മോഷ്ടാവൊടു നീ ദയചെയ്തതുപോല്‍ 
ദൈവകുമാരാ, കരളലിയണമേ ദയചെയ്യേണമെ. 


കര്‍ത്താവേ! നിന്നെ സ്തുതിക്കുന്നതും... (പേജ്‌ 44) 
കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 





വെള്ളി മൂന്നാം മണി 


വെള്ളി മൂന്നാം മണി നമസ്‌കാരം 


കൌമാ 
കോലോകള്‍ 
(ബത്‌ ലൊസ്‌ ശോയി൯) 


മൂന്നാം മണിയിലുമെപ്പോഴും 
ജീവസ്തീബായെ-വന്ദിക്കു-ന്നെങ്ങള്‍. 
നെറ്റിയിലതിന്നുടെ റൂശ്മായും നിന്‍സ്പീബാതാൻ ശരണം ഞങ്ങള്‍ക്ക്‌, 
അ.തുരക്ഷിക്കും-ദുഷ്ടന്‍ തന്നുടെ സേനയില്‍ നിന്നിരവും 
പ-കലും എന്നുമെന്നേക്കും. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 
വാരിധിവടിയാല്‍ വിഭജിച്ചാ- 
നിസ്രായേല്യര്‍-ക്കായ്‌ മോശാനബിതാന്‍ 
മോറാനേശു ശോഭാകുരിശാല്‍ ശ്യൂലുതുറന്നാന്‍, മൃതരുത്ഥിതരായി 
ക-ബറില്‍നിന്നു-മേദനുമാര്‍ഗ്ഗം കാണിച്ചോന്‍ 
മ്ശീഹാ സംപൂജ്യന്‍. 

മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


(സ്റ്റ്ബൊദ്ഹാവിഹൈലെത്‌ മീഹെ) 


തെറ്റി-ല്‍ നിന്നും ക്രൂശാല്‍ സഭയെ - വീണ്ടോന്‍ പുത്രാ 
പ്രജകള്‍ക്കെല്ലാം ശൈനോ നല്‍കി, കാക്കുക ക്രൂശാല്‍. 


മനുജര്‍ക്കത്ഭുത ശക്തികള്‍ കാട്ടിയ സ്റീബാമൂലം 
സഭയുടെ ശൃംഗമതെന്നെന്നേക്കുമുയരും നൂനം. 
സ്റ്റീബാപ്രഭയാണാരാധകരെ പ്രഭയണിയിക്കും 

നിന്‍ പ്രഭകാണാനെന്‍ മനഃനയനം വെളിവാക്കണമേ. 


പാഷാണ്ഡതയില്‍ നിന്നും സഭയെ രക്ഷിച്ചോനേ! 
വിധിയുടെ നാളില്‍ ദുര്‍ഭഗനെന്നെ രക്ഷിക്കണമേ. 
സ്‌കിപ്പൂസായിന്‍ വന്‍ദിനമതിനായാഗതരെങ്ങള്‍ 
നിത്യ ദിനത്തില്‍ നിന്‍ ദയ കണ്ടു സ്തോത്രം പാടും. 


വലതുവശത്തെ മോഷ്ടാവൊടു നീ ദയചെയ്തതുപോല്‍ 
ദൈവകുമാരാ, കരളലിയണമേ ദയചെയ്യേണമെ. 


കൌമാ 


ചം മം ചും പ്പം ചും പം ചം 
ലല ലമ ലമ ലമ 





വെള്ളി ആറാം മണി 


വെള്ളി ആറാം മണി നമസ്‌കാരം 
കൌമാ 
കോലോകള്‍ 
ധന്യേമറിയാം, ബാല്യം മുതല്‍ നി ദൈവത്താലെ സ്വീകൃതമാ- 
നിതയായ്‌ 
ദൈവാഗാരെ കാഴ്ചപ്പൂപം ഭുജിച്ചു വളര്‍ന്നോ-ളാചാര്യ-ന്മാരാല്‍ 
ബഹുമാനിതയായ്‌, 
മാലാഖാ സ്വസ്തിയുരച്ചു, ദൈവം, നിന്നില്‍ വസി-ച്ചല്ലോ. 
ബാറെക് മോര്‍. ശുബഹോ... 
അണിയണിയായി സഹദേന്മാര്‍ ന്യായസ്ഥാന-ത്തെത്തി സാ-ക്ഷിച്ചു 
വാളാല്‍ വധിതരായവര്‍ തന്‍ രക്തമതപ്പോള്‍-പാതകര്‍ മേല്‍-വീണു 
നാഥന്‍ കണ്ടാ; 
ധീരരെ മകുടംചാര്‍ത്തിയവന്‍, അവന്‍ പ്രാ-ര്‍ത്ഥന ഞങ്ങള്‍ക്ക-ഭയം. 
മെനഒഓാ... 
പുനരുത്ഥാനത്തെപ്രതി താൻ മൈര്യം നല്കി പ്രത്യാശ-യുമേകി 
തന്നുടെ ശബ്ദശ്രവണത്താല്‍ മൃതരെഴുന്നേല്‍ക്കു-മെന്നുരചെ-യ്തല്ലോ. 
സത്ത-മന്മാര്‍ 
നവജീവന്‍ പ്രാപിച്ചീടും, ദുഷ്ടന്മാര്‍ ശിക്ഷാവി-ധിയും. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
മാതാ കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍... (പേജ്‌ 47) 
മോര്‍ സേവേറിയോസ്‌ പാത്രിയര്‍ക്കീസിന്‍്റെ മാനീസൊ 
നിന്‍ മാതാവ്‌ വിശുദ്ധന്മാര്‍ (പേജ്‌ 47) 
കൌമാ 
വിശ്വാസപ്രമാണം (പേജ്‌ 15) 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


വെള്ളി ഒമ്പതാം മണി നമസ്‌കാരം 
കൌമാ 
കോലോകള്‍ 
മണ്‍വി-ണ്ണുലകുകള്‍ നിന്റേത്‌; 
ഇവിടെയുമങ്ങും നിന്‍കോയ്മ 
കാക്കണമടിയരെ സ്റീബായാല്‍; 
അന്‍പൊടു മൃതരില്‍ കൃപചെയ്ക. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


14.1. 





ശനി സന്ധ്യ 


മൃതര്‍ക്കുയിരേകിയുണര്‍ത്തീടും 

നാഥാ! തേ! സ്തുതി എന്നേയ്ക്കും 

പിതൃസുത പരിശുദ്ധാത്മാവേ! 

ഹാലേലുയ്യാ കീര്‍ത്തനവും. 

മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തില്‍... (പേജ്‌ 2) 
കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


ശനി സന്ധ്യ 


കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന 


കര്‍ത്താവേ നിന്നെ ഞാന്‍ വിളിച്ചുവല്ലോ.... (പേജ്‌ 3) 


എക്ബോ 
(ല്‌ കൂൻ തൂബൈക്കൂന്‍) 
“മൃതിയാര്‍ന്നോരേ - സൌഭാഗ്യം 


നിങ്ങള്‍ക്കുത്ഥാന - ത്തിൻ നാളില്‍ 
ഉള്‍ക്കോണ്ടോരുയിരിന്‍ തിരുമെയ്യും 
മോചനമേകും തിരുരക്തമതും 
നിങ്ങളെ നിര്‍ത്തീടും - വലഭാഗേ 
സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ 
തന്റെ അടുക്കലേക്ക്‌ പാപികളെ വിളിക്കുന്ന അവര്‍ണനീയ മഹത്വ- 
പ്രകാശവും വലിയ തേജസ്സും പരിശുദ്ധന്മാരോടൊന്നിച്ച്‌ തന്റെ 
സ്വര്‍ഗീയരാജ്യം അവര്‍ക്കു വാഗ്ദാനം ചെയ്യുകയും ചെയ്ത തനിക്കു 
സ്തുതി... ബ്കുലഹുന്‍... ആമ്മീന്‍. 


സെദറാ 
അദൃശ്യ പിതാവിന്റെ മടിയില്‍നിന്ന്‌ ജനിക്കുകയും ദാവീദുപുത്രി- 
യില്‍നിന്ന്‌ ജഡമെടുത്തു ദുഷ്ടനാല്‍ അടിമയാക്കപ്പെട്ട ആടുകള്‍ക്കു 
വേണ്ടി കഷ്ടതയനുഭവിച്ചു മരിക്കുകയും, തന്റെ അനാദ്യന്ത 
സ്നേഹത്താല്‍ അടിമയില്‍നിന്ന്‌ അതിനെ രക്ഷിച്ച ആത്മീയ 
കുഞ്ഞാടായ കര്‍ത്താവേ! നിന്നെ ഞങ്ങള്‍ സ്തുതിക്കുന്നു. കണ്ടാലും 





ശനി സന്ധ്യ 


സഭ നാനാദേശത്തും അവളുടെ മക്കളുടെ നിരകളില്‍ അവനു 
സ്തുതി പാടുന്നു. എന്റെ കര്‍ത്താവേ! പാപികളായ ഞങ്ങളെ നിബി- 
യന്മാരുടെ എണ്ണത്തില്‍ എണ്ണണമെ. ശ്ലീഹന്മാരോടും സഹദേന്മാരോ- 
ടും ഒന്നിച്ചു ഞങ്ങളെ കലര്‍ത്തണമെ. പാപത്തിന്റെ പ്രതിപകരത്തില്‍ 
നിന്നും ദണ്ഡിപ്പിക്കുന്ന വഴികളില്‍നിന്നും ലോകത്തിന്റെ മുഴകലുക- 
ളില്‍ നിന്നും സാത്താനെയും അവന്റെ സൈന്യത്തെയും ജയിക്കുവാന്‍ 
തക്കവണ്ണം കൊല്ലുന്നതായ പൈശൂന്യത്തില്‍ നിന്നും ഞങ്ങളെ കാത്തു 
മറച്ചുകൊളളണമെ. തിരുമുമ്പാകെ ഞങ്ങളുടെ ധൂപം സ്വീകരിക്ക 
പ്പെടണമെ. സമ്പന്നമായ നിന്റെ ശ്രീഭണ്ഡാരത്തില്‍ നിന്ന്‌ ഞങ്ങളുടെ 
യാചനകള്‍ക്കു മറുപടി ലഭിക്കണമെ. രോഗികള്‍ക്ക്‌ സൌഖ്യം അയ- 
ച്ചു തരുകയും ദുഃഖിതര്‍ക്ക്‌ ആഹ്ളാദവും ഞെരുങ്ങിയിരിക്കുന്ന- 
വര്‍ക്ക്‌ ആശ്വാസവും അടിമകള്‍ക്കു രക്ഷയും ജീവനോടെയിരിക്കുന്ന- 
വര്‍ക്ക്‌ കാവലും നല്‍കണമെ. നിന്‍റെ സമധാനവും നിരപ്പും സ്നേഹ- 
വും ലോകത്തിന്‍റെ നാനാഭാങ്ങളിലും വാഴുമാറാകണമെ. വിശ്വാസി- 
കളായ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കണമെ. ഞങ്ങള്‍ നിനക്കും 
നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹാ... ഹോശോ... ആമ്മീന്‍. 


കോലോകള്‍ 


ചെത്മോമൊ.: കരീതമനെ വാഴ്തമു/കമെ-ന്നാത്മാമ്വ/ 
മരണം കഷ്ട്ടതയാതങ്കം 
ചേരാത്തൊരു ശാശ്വതജീവന്‍ 
വാഴും - സ്ഥാനേ പരിശുദ്ധര്‍ 
സഹിതം ശാന്തിയില്‍ നിന്നടിയാ- 
-രാത്മാക്കള്‍ക്കായാശ്വാസം 
നല്‍കി-ടുക മിശിഹാ നൃപതേ. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 

പ്രതിദിനമങ്ങയൊടര്‍ത്ഥിച്ചേന്‍ 
കൈകള്‍ നിന്‍ പക്കല്‍ നീട്ടി 
വിഗത-ര്‍ക്കത്ഭുതമേകി നീ. 
മൃതരെയുയര്‍പ്പിക്കുന്നോനാം 
നിന്‍കൃപ വര്‍ണ്ണിച്ചാ-പ്രബലര്‍ 
നിന്നേ - സ്തോത്രം ചെയ്തീടും. 

ദൈവമാതാവ്‌ 
മണ്‍മയനാദാമിനെയേറ്റാന്‍ 
ഉന്നതനെളിയവനായ്ത്തീര്‍ന്നു 
നിന്നില്‍ - നിന്നുദയംചെയ്തു 





ശനി സന്ധ്യ 


മേല്‍ സ്വര്‍ഗത്തിലുമവനിയിലും 
നിന്‍സ്മരണയവന്‍മാനിച്ചു 
നിന്‍പ്രാ-ര്‍ത്ഥനഞങ്ങള്‍ക്കഭയം. 


മുള്‍മരമെരിയാതെരിതീയെ 
ഗിരിയില്‍ മോശാ നിബികണ്ടു; 
മറിയാ-മിന്നതു സാദൃശ്യം 
ദൈവതനൂജന്‍ പാര്‍ത്തവളില്‍ 
അവനുടെയുജ്വല ജ്വാലയതി- 
-ലെരിയാ-തായവള്‍ നിലകൊണ്ടു. 
പരിശുദ്ധന്മാര്‍ 
ശ്ലോമ്മോ തന്‍ നിബിയന്മാര്‍ക്കും 
ശ്ലോമ്മോ തന്‍ ശ്ലീഹന്മാര്‍ക്കും 
ശ്ശലോമ്മോ, ശ്ലോമ്മോ നാഥങ്കല്‍ 
കൂറേറും സഹദേന്മാര്‍ക്കും 
ശ്ലോമ്മോ തന്‍ മക്കള്‍വസിക്കും, 
പരിശു-ദ്ധസഭയ്ക്കും ശ്ലോമ്മോ. 


ഉത്തമവൈദ്യന്മാര്‍ നിങ്ങള്‍ 
ശ്രേഷ്ഠനിബിയര്‍ ശ്ലീഹന്മാര്‍, 
സഹദേന്മാരെ നിങ്ങളുടെ 
പ്രാര്‍ത്ഥന ഭാണ്ടാരത്തീന്ന്‌ 
തുണയാചിക്കുന്നാർത്തര്‍ക്കായ്‌ 


തുണയേ-കണമേ സര്‍വ്വത്ര. 
അനുതാപം 


പാപിനിതൃപ്പാദം പൂശി 
കരുണാവാരിധി നാഥാ നീ 
നല്‍കി - പാപവിമോചനവും 
ചുങ്കക്കാരന്‍പോലടിയാന്‍ 
നിന്നെവിളിക്കുന്നേൻ നാഥാ, 
അന്‍പോ - ടെന്മേല്‍ ദയചെയ്ക. 


കശ്മലരിപുവിന്‍ ശക്തികളെ 
വീഴ്ത്തിയ മിശിഹാനൃപതേ നീ 
ഞങ്ങ-ളെയേറ്റമലട്ടുന്ന 

ചിന്തകള്‍ ദുഷ്ചായ്വ്വുകളെല്ലാം 
നീക്കണമെങ്ങള്‍ പ്രാര്‍ത്ഥനക- 
-ളെത്തീടട്ടെ തിരുമുമ്പില്‍. 





ശനി സന്ധ്യ 


പരേതര്‍ 
കബറുകള്‍ പരിശോധിച്ചിടാം 
സുന്ദരരൂപികള്‍ പ്രബലന്മാര്‍ 
നാശം പ്രാപിച്ചാരവിടെ 
നിപതിച്ചവര്‍ പാതാളത്തില്‍ 
പൊടിയായ്‌ തീര്‍ന്നൊരു നിന്‍രൂപം 
മേല്‍കൃ-പ ചെയ്യണമേ നാഥാ. 


നാം ദൈവസുതന്മാരാവാന്‍ 
ആയുഷ്ക്കാലത്തില്‍ ചൊല്ലി- 
ത്തന്ന - താതരെയോര്‍ക്കേണം 
അഴിവില്ലാത്തൊരു മോക്ഷത്തില്‍ 
നയവാന്മാരമലന്മാരൊത്താശ്വാ- 
-സമവര്‍ക്കരുളും പുത്രന്‍. 
മൊറിയോ... 
എത്രോ (പേജ്‌ 7) 
കോലോകള്‍ 
പെത്ശോമൊ: ദൈവം നമ്മോട്‌ കൃപചെയ്ര് 
സിദ്ധർ ജോലികള്‍ നിറവേറ്റി 


പ്രതിഭലമേകും സന്ധ്യയതില്‍ 
നിന്‍കൃപ ഞങ്ങളില്‍ നിറവായി 
ദുഷ്ടനെ മായിച്ചീടണമേ. 


ബാറെക് മോര്‍. ശുബഹോ... മെന... 

സന്ധ്യാരാധന പ്രാര്‍ത്ഥനകള്‍ 
ചെയ്യുംനേരം ദയ ചെയ്ക 
തിരുന്യായാസന സന്നിധിയില്‍ 
വലമായ്‌ നിരത്തണമടിയാരെ. 

ദൈവമാതാവ 
ഭക്തര്‍ പുകഴ്ച്ചാ ഭാജനമേ 
നിന്നിലുദിച്ചോരെക സുതന്‍ 
തൃക്കരള്‍ ഞങ്ങളിലളിവാന്‍ തന്‍ 
പക്കലപേക്ഷ അണയ്ക്കേണം 


ആദ്യഫലമാം കന്യകയെ 
ജിീവന്നുറവയായവളെ 

തൃക്കരള്‍ ഞങ്ങളിലളിവാന്‍ നിന്‍ 
പുത്രനൊടര്‍ത്ഥന ചെയ്യണമേ. 





ശനി സന്ധ്യ 


പരിശുദ്ധന്മാര്‍ 
റൂഹായാലോതിയ നിബിയര്‍ 
വെളിപാടറിയിച്ചാ ശ്ലീഹര്‍ 
സ്നേഹാല്‍ മൃതരാം സഹാദേന്മാര്‍ 
പ്രാര്‍ത്ഥിക്കും ദയ ചെയ്യണമേ. 


പരിശുദ്ധന്മാരെ നിങ്ങള്‍ 
പ്രാര്‍ത്ഥിപ്പിന്‍ കര്‍ത്താവോടായ്‌ 
അടികളെയും തന്‍ കോപത്തിന്‍ 
വടികളെയും മായിച്ചീടാന്‍. 

ഏക പരിശുദ്ധന്‍ 
ഒരുപോലിങ്ങും മോര്‍ 
ഉണ്ടേമേലും നിന്നോര്‍മ്മ 
ഉതകണമേ നിന്‍ പ്രാർത്ഥന നിന്‍ 
ഓര്‍മ്മയെ ബഹുമാനിച്ചോര്‍ക്കായ്‌. 


ശ്രേഷ്ഠോത്തമനാം മോര്‍ 
തിരുശേഷിപ്പുകള്‍ സ്ഥിതിചെയ്യു- 
ന്നിടമതില്‍ ശാന്തി സമാധാനം 
മങ്ങാതെങ്ങും വാഴണമേ. 

അനുതാപം 
അന്‍പുടയോനെ നിന്‍ വാതില്‍ 
മുട്ടുന്നു ദാസർ നാദം 
ആവശ്യത്താല്‍ യാചിക്കും 
അടിയാരെ തള്ളീടരുതെ. 


നിന്നെ വിളിക്കുന്നേ നാഥാ 
നിന്നുതവിക്കായ്‌ ബലഹീനര്‍ 
നല്ലവനെ കാരുണ്യത്താല്‍ 
നല്‍കണമേ യാചിപ്പുകളെ. 


മാമോദീസ സലിലത്തില്‍ 
നിന്നും നിന്നെ ധരിച്ചോരാം 
മൃതരേയക്ഷയ രാജ്യത്തില്‍ 
അണിയിക്കുക മഹിമാവസനം. 


ഇന്നടിയാരാല്‍ സ്മൃതരാമാ- 
മൃതരുടെ നാമങ്ങള്‍ നാഥാ 





ശനി സന്ധ്യ 


ജിവഗ്രന്ഥത്താളുകളില്‍ 
എഴുതണമക്ഷയ രാജ്യത്തില്‍. 


കുക്കിലിയോന്‍ 


മക്കളിലപ്പൻ കൃപചെയ്വതുപോലെ ഹാ- ഹാ- 
ഭക്തന്മാരില്‍ ദൈവം കൃപ ചെയ്യും. 


പുല്ലിനുതുല്യം നരനുടെ നാള്‍കളഹോ ഹാ- ഹാ- 
പൂക്കുന്നിത്‌ വയലില്‍ പൂച്ചെടി പോലെ. 
ബാറെക് മോര്‍. ശുബഹോ.... മെനഒഓാലം... 


എക്ബോ 
ഉയിര്‍പ്പി-ന്നിടിനിനദം 
പാതാളത്തില്‍ മുഴങ്ങീടും മൃതിയതു കേട്ടു- ഞെട്ടി വിറച്ചീടും 
തെളിയും പഴകിയ രൂപങ്ങള്‍, നിന്നടിയാരെ- 
നവമാക്കുക നാഥാ. 
സ്തൌമെന്‍... കുറിയേ... 
കോലോകള്‍ 
പരിമളമ-ര്‍പ്പിച്ചര്രാഹാം 
കാഴ്ച്ച സമര്‍പ്പിച്ചാൻ നോഹ 
ഇന്നടിയാര്‍ ധൂപമണച്ചാ 
ദാസര്‍ക്കേകണമാശ്വാസം 


ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 


വിത്തിനു തുല്ല്യമതായ്‌ മണ്ണില്‍ 
നിദ്രിതര്‍മേല്‍ കനിയുക നാഥാ 
വിഗതര്‍ക്കുത്ഥാനം നല്‍കി 

വിലപിപ്പോര്‍ക്കേകുക ശാന്തി. 


മൊറിയോ... 
മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


അ... ക്ഷയരാജ്യേ ദൈവകുമാരാ സിദ്ധർ മദ്ധ്യേ 
നല്‍കാശ്വാസം നി-ന്നടിയാര്‍ക്കായ്‌ ശുദ്ധ-രുടൊപ്പം... 


ലോ... കമാര്‍ഗ്ലേ തലമുറയോരോന്നോ-രോന്നായി 
വന്നീടുന്നു; പോകാനായും ധൃതി കൂട്ടുന്നൂ... 
മ... ഹതാം പാലം കടന്നീടാനായ്‌ നിര നീ-ളുന്നു 
അന്ത്യത്തിങ്കല്‍, ചെന്നീടാനായ്‌ മു-ന്നേറുന്നു... 





ശനി സൂത്താറാ 


മര്‍ത്യന്‍ ജീവിത കാലത്താജ്ഞ ദൈ-വത്തെപ്പോല്‍ 
ജീവാന്ത്യത്തില്‍ മൃഗമൊടു തുല്യം മൃ-തി നുകരുന്നു. 
ഇന്നലെയുന്നതശോഭിതരരചര്‍ പ്ര-ബലന്മാരും 
ഇന്നോ ദുര്‍ഭഗപതിതര്‍, നിഷിദ്ധര്‍, മൃ-തരായോരും. 


മൃതിയിന്‍ കാസാ നിങ്ങിപ്പോകാന്‍ പ്രാ-ര്‍ത്ഥിച്ചവനേ 
രണ്ടാം മരണക്കാസാ ഞങ്ങളില്‍ നി-ന്നും നീക്ക. 


മോറാനേശുമ്ശീഹ... (പേജ്‌ 10) 
കൌമാ 


ചം മം ചും പം ചും പം ചം 
ലര ലമ ലമ ലര 


ശനി സൂത്താറാ 


കൌമാ 


കോലോകള്‍ 
(ആലേപ്പൈന്‍ മൊറിയോ) 


നി-ന്‍ കല്‍പ്പനമാര്‍ഗ്ഗം, നാഥാ കാ.-ണിക്കെന്നെ 
ഞാനതുപാലിക്കും നിന്‍കൃപയി-ല്‍ മേവും 
നി-ന്‍വരഭണ്ഡാരം, അപഹൃതമാ-കായ്‌ വാനെന്നവയവ 
വാതില്‍ക്കല്‍ നിര്‍ത്തുക പാലകരെ. 
ബാറെക് മോര്‍. ശുബഹോ... മെന... 


പ-രിശുദ്ധന്മാരാല്‍, കിര്‍ത്തിതനാം പരി-പാവനനെ, 
ഞങ്ങടെ മനനങ്ങള്‍ പാവനമാം-ക്കേ-ണം 
പ-രിശുദ്ധന്‍ നീയെ-ന്നാര്‍ക്കും സ്രാ-പ്പികള്‍സഹിതം 
നിന്‍ തിരുനാമത്തെ ഘോഷിക്കും - ഞങ്ങള്‍. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
(വോയ്‌ ലോ ലര്‍ഓമുന്‍മോത്തെലൊ) 


നാഥാ നിന്നെ ഞങ്ങള്‍ വിളിക്കു - ന്നാഗതനായി 
തുണയേകണമെ, പ്രാർത്ഥന കേട്ട്‌ - ദയചൊരിയണമെ 


അയ്യോ കഷ്ടം, കാലാന്ത്യത്തില്‍ ലോകസ്ഥിതികള്‍! 
മേഛത, ദുഷ്ൂത, ധാര്‍മ്മികപതനമിവയാല്‍ നാശം 
പ്രസവിച്ചീടും നാരിക്കൊപ്പം കേഴും ഭൂമി 
ശണ്ഠകള്‍, യുദ്ധം വര്‍ദ്ധിക്കുമ്പോളന്ത്യം പ്രാപ്തം! 





ശനി രാത്രി 


ആരാധനകള്‍ ബലികളുമെല്ലാമില്ലാതാകും 

വഞ്ചന, ചതിയും, ദ്രവ്യാഗ്രഹവും വര്‍ദ്ധിച്ചീടും 
ജനമന്യോന്യം എഏതിരാളികളായ്‌ വര്‍ത്തിച്ചിടും 
ഗ്രാമം വീഴും നഗരംതോറും സംഭ്രമമാകും 

ദൈവ മഹിമാവവയില്‍നിന്നും നീങ്ങാറായ 
ദയറാ, പള്ളികളോര്‍ത്തെന്‍ നാഥാ മനസ്സലിയേണം. 


കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍, കുറിയേലായിസോന്‍ 
മസ്മൂറോകള്‍, വിശ്വാസപ്രമാണം, ധൂപപ്രാര്‍ത്ഥന, ഹൂത്തോമോ (പേജ്‌ 12...) 


ചം മം ചും പം ചും പം ചും 
ലമ ലമ ലല ലര 


ശനി രാത്രി 
കൌമാ 


ഉറക്കമില്ലാത്ത ഉണര്‍വ്വുള്ളവനായ... (പേജ്‌ 22) 
രാത്രികാലങ്ങളില്‍ കര്‍ത്താവിന്റെ ഭവനത്തില്‍... (പേജ്‌ 22) 
ബാറെക് മോര്‍. ശുബ്ഹോ... മെനഓ... 


എനിയോനോ 
(ലിക്കോറൊ വല്‍ തെശ്ബുഹത്തോ) 


നിന്‍കരുണാമഹിമക്കായും, മാ-നത്തിന്നായും 
പാടാനുത്ഥിതരായെങ്ങള്‍ - സര്‍വ്വേശാ സ്തുതിതേ! 


ജനനീകന്യകമറിയാമ്മിന്‍ _ സ്മരണയെ നിന്‍ ദയയാല്‍ 
ശോഭിതമാക്കുക, തുണചെയ്ക-തല്‍പ്രാർത്ഥനമൂലം. 


നിബിയര്‍ ശ്ലീഹര്‍ സഹദേന്മാര്‍ - സ്മരണയെ 


സത്യപിതാക്കള്‍ മല്പാന്മാര്‍ - സ്മരണയെ 
മഹിമാശ്രേഷ്ഠന്‍ മോര്‍ (....) - സ്മരണയെ 


മൃതരാം ഭ്രാതൃപിതാക്കള്‍ക്ക്‌ - ക്ഷമായേകുക ദയവാല്‍ 
പാപവിമോചനമാശ്വാസ-മേകണമേ നാഥാ! 


ബാറെക്മോര്‍. ശുബാഹോ... മെനഓാ... 


നിന്‍ സ്മരണയ്ക്കായ്‌ സ്തുതി നവമായ്‌ - പാടുന്നു ഞങ്ങള്‍ 
പാവന വന്ദ്യ നാമത്തി-ന്നെന്നെന്നും സ്തോത്രം. 


കുറിയേ... കുറിയേ... കുറിയേ... 





ശനി രാത്രി 


ഒന്നാം കൌമാ 
(ദൈവമാതാവിന്റെ) 
എക്ബോ 
(ലവ്ഹാദ്‌ യീലെദ്‌ വൊ ആബോ) 

താത-നൊരുവനെയും മറിയാ- 
മപരനെയല്ല ജനിപ്പിച്ചു 
താതന്‍ ജനിപ്പിച്ചോ-നെമറിയാം പെറ്റാള്‍ 
താതന്‍.ജനിപ്പിച്ചാത്മീകന്‌ - ജഡജന്മം കന്യകയേകി. 


കുറിയേ... കുറിയേ... കുറിയേ... ഞങ്ങളുടെ കർത്താവേ!... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 


പ്രുമിയോന്‍ സെദറാ 
കോലോകള്‍ 
(അക്‌ എത്രോദ്്‌ബെസ്മെ) 
പരിമളധൂപം പോല്‍ നാഥാ! ഇമ്പപ്പെടണേ, നിന്‍ ജനനീ സ്മരണ 
കന്യാത്വത്തില്‍ നിര്‍മ്മലയായ്‌; പ്രസവിച്ചാള്‍ പരിപാവനയായ്‌ 
സഭയിലുമുയരെ സ്വര്‍ഗ്ഗത്തിലുമുണ്ടാകട്ടെ - നിന്‍ ജനനി-ക്കോര്‍മ്മ. 
ബാറെക് മോര്‍. ശുബഹോ... 


പാവനകന്യേ ആദിയിലെ നിന്നെ വരിച്ചാ-താതന്‍ സം-സ്തുത്യന്‍ 

നിന്നില്‍ നിന്നും തനുപൂപൂണ്ട:പുത്ര-ന്നനവരതം സ്തോത്രം 

നിന്നെ മന്ദിരമാക്കിയതില്‍-വന്നുവസിച്ചാ-റൂഹായ്ക്കും സ്തോത്രം. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
ശുദ്ധിമതിയെ നിന്നുടെ പ്രാര്‍ത്ഥന ഞങ്ങടെകൂടെ 
നിന്‍പ്രാര്‍ത്ഥനയെ നാഥന്‍ കേട്ടു പുണ്യം നല്‍കും. 


മഹതാം സ്നേഹം, വിശ്വാസത്തൊടു വരുവിന്‍ ബുധരെ, 
ധന്യാ, കന്യകമറിയാം തിരുനാള്‍ ഘോഷിച്ചിടാം. 
അവളെ മാനിപ്പോരുടെയര്‍ത്ഥന ജാഗരണങ്ങള്‍- 
ക്കായതമാകും പ്രതിഫലമേറ്റം വര്‍ദ്ധിതമായി. 


നിന്നെ ശക്തയതാക്കിയ ബലവാന്‍ നിന്‍സ്തുതിപാടാന്‍ 
ശക്തിതരട്ടെ മണിയറപൂകാന്‍ ക്ഷണമേകട്ടെ. 
നിന്നര്‍ത്ഥനയിലഭയം തേടി നിന്‍ സ്മൃതിഘോഷി- 
ച്ചുയിരവര്‍, മൃതരെ, ഈറേരോപ്പം ചേര്‍ക്കും നാഥന്‍. 


ഒമ്പതുമാസം നിന്നെ വഹിച്ച ജനനിയെയോര്‍ത്ത്‌ 
ക്രോധദണ്ഡീ ഞങ്ങളില്‍ നിന്നും നീക്കുക നാഥാ. 





ശനി രാത്രി 


രണ്ടാം കൌമാ 
(പരിശുദ്ധന്മാരുടെ) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 
എക്ബോ 
(ല്കുന്‍ തൂബൈക്കൂന്‍ കാദീശെ) 
സിദ്ധര്‍ധന്യന്മാര്‍ നിങ്ങള്‍: സുതസുവിശേഷത്തില്‍ ധന്യര്‍ 
ജീവഗ്രന്ഥത്തില്‍; പേരെഴുതപ്പെട്ടോര്‍ 
നിങ്ങളെ മാനിച്ചും സ്മരണാ-സംബന്ധികളായോര്‍ ധന്യര്‍. 
കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്്‌തൌമെന്‍... കുറിയേ... 
പ്രുമിയോന്‍ സെദറാ 
കോലോകള്‍ 
(മൊറ്ഹീമ്മിന്‍) 
സിദ്ധർ, നിങ്ങള്‍ സ്മൃതിദിവസമതെത്രമനോജ്ഞം, മഹനീയം 
തിരുനാള്‍ 
സ്റ്റീബാപ്പാലത്തില്‍കൂടി: ജീവന്നാസ്ഥാനം നേടി 
നിങ്ങളിലേറ്റം സംപ്രീതന്‍ൻ പാവനറൂഹാ, മകുടങ്ങള്‍ ചാര്‍ത്തും. 
ബാറെക് മോര്‍. ശുബഹോ... 
വിശ്വാസത്തോടണയുന്നോര്‍ക്കുത്തമ വൈദ്യര്‍, സഹദേന്മാര്‍ നിങ്ങള്‍ 
നിങ്ങളെ മാനിച്ചോര്‍ ധന്യര്‍; സ്മൃതിയാഘോഷിച്ചോര്‍ ധന്യര്‍; 
തിരുനിവഹത്തില്‍ തോഴരുമായ്‌ നിങ്ങളുടൊപ്പം, പ്രാപിക്കും 
ജീവന്‍. 
മൊറിയോ... 


മോര്‍ അപ്രേമിന്റെ ബോവൂസോ 
ഞങ്ങള്‍ തന്‍ കര്‍ത്താവേ! നീ... (പേജ്‌ 80) 


മൂന്നാം കൌമാ 
(അനുതാപം) 
കര്‍ത്താവിന്റെ ബഹുമാനം... (പേജ്‌ 14) 
എക്ബോ 
(ബേസ്‌ ഈലോനെ) 
ഏദന്‍, തരുനികരമദ്ധ്യേ - സുഖനിദ്രയിലാനന്ദിച്ചേന്‍ 
മന്ദാനിലനൂതി: ഇളകിതരുവൃന്ദം 
മധുരനിനദം കേട്ടേൻ ഞാന്‍, എന്‍ പാപക്ഷമയെന്നോര്‍ത്തേന്‍. 


കുറിയേ... കുറിയേ... കുറിയേ... 
ബാറെക് മോര്‍. സ്തൌമെന്‍... കുറിയേ... 





ശനി രാത്രി 


പ്രുമിയോന്‍ സെദറാ 


കോലോകള്‍ 
(മ്ശിഹോ ലൊതഹ്‌ മെ) 
മ്ശീഹാ, മറക്കരുതകലരുതെ, നിന്നാരാധകരില്‍ നിന്നും 
ഞങ്ങള്‍ക്കാശ്രയമങ്ങല്ലോ; ജീവദ്ധ്വാവില്‍ നടത്തണമെ 
രാവും പകലും നിന്‍സ്തുതികള്‍, പാടാൻ നാഥാ കൃപനല്‍ക. 
ബാറെക് മോര്‍. ശുബഹോ... 
വാനില്‍ കാഹളധ്വനിയേറ്റം, ഘോഷത്തോടെ മുഴങ്ങുമ്പോള്‍ 
കബറും, പാറകളും പിളരും; ഉത്ഥാനം ചെയ്യും മൃതരും 
നാഥാ-കനിയണമാസമയം - നിര്‍ത്തണമടിയരെ വലഭാഗം. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തില്‍... (പേജ്‌ 2) 


ഹാലേ... ഹാലേ... ഹാലേ... ദൈവമേ നിനക്കു സ്തുതി (3 പ്രാവശ്യം) 


കരുണയുള്ള ദൈവമേ! നിന്‍റെ കരുണയാല്‍... (പേജ്‌ 27) 
നാം ദൈവത്തിന്റെ മക്കളായി തീരുവാന്‍... (പേജ്‌ 27) 
മറിയാം പറഞ്ഞതെന്തെന്നാല്‍... (പേജ്‌ 27) 


മാവുര്‍ബോ ശീലുകള്‍ 
വരുവിന്‍, വൈവാഹിക സമ്പര്‍ക്കംകൂടാതെ കന്യകയില്‍നിന്ന്‌ 
സ്പഷ്ടമായി ജനിച്ചവനെ നമുക്കു സ്തുതിക്കാം. കന്യാത്വമടിയില്‍ 
പ്രകാശിച്ച നീതിസൂര്യനെ നാമെല്ലാവരും ആരാധിച്ചു മുടക്കം 
കൂടാതെ എന്നന്നേക്കും സ്തുതിക്കണം. 


വരുവിന്‍, ദുഷ്ടന്‌ എതിരായി യുദ്ധത്തില്‍ പടയാളികളെ ശക്തിപ്പെടു- 
ത്തിയവനെ നമുക്കു സ്തുതിക്കാം. അവര്‍ യുദ്ധം ചെയ്ത്‌ ജയിച്ച്‌ 
പ്രകിര്‍ത്തിതരായി വിജയമുടി കരസ്ഥമാക്കി. അവനെ നാമെല്ലാവരും 
ആരാധിച്ച്‌ മുടക്കം കൂടാതെ എന്നന്നേക്കും മഹത്വപ്പെടുത്തണം. 
ബാറെക് മോര്‍. ശുബ്‌ഹൊ... മെനഓലം.... 
വരുവിന്‍, ത്രിത്വരഹസ്യമായ പിതാവിനു സ്തുതിയും തന്നില്‍ 
നിന്നുള്ള പുത്രന്‌ തോത്രവും പരിശുദ്ധാത്മാവിന്‌ മഹത്വവും 
സമര്‍പ്പിച്ചു തന്നെ നമുക്കു സ്തുതിക്കാം. നാം എല്ലാവരും തന്നെ 
ആരാധിച്ച്‌ മുടക്കം കൂടാതെ എന്നന്നേക്കും മഹത്വപ്പെടുത്തണം. 
ആമ്മീന്‍. 
സഹോദരന്മാര്‍ ഒരുമിച്ചു വസിക്കുന്നത്‌... (പേജ്‌ 28) 
ഉറങ്ങിയവരെ നിങ്ങള്‍... (പേജ്‌ 30) 
ത്രിത്വത്തിനു സ്തുതി... (പേജ്‌ 32) 





ശനി രാത്രി 


കുക്കിലിയോന്‍ 
നീതിമാന്‍ പനപോലെ... 
ഒരുപോലിങ്ങും... 
കോലോകള്‍ 


മോര്‍ (.....) യിന്‍ പ്രാര്‍ത്ഥനയാല്‍ ലോകത്തീന്നും കോപം നീക്കട്ടെ 
ഐക്യം ശാന്തി നല്‍കട്ടെ; സഭയിലുമെല്ലാഭാഗത്തും 
തന്‍ സ്മൃതി ഘോഷിച്ചോരെല്ലാക്കെടുതിയില്‍ നിന്നും 
സംരക്ഷിതരാകും. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


ഭൂസ്വര്‍ഗ്ഗങ്ങളില്‍ വിമലന്മാര്‍ സ്തുതിയര്‍പ്പിക്കും പരിശുദ്ധൻനാഥാ! 
മോര്‍ (......) നല്‍കി; പരിശുദ്ധാത്മവരങ്ങള്‍ നീ 
തല്‍ പ്രാർത്ഥനയാലേകണമെ രോഗവിമുക്തി 
പാപവിമോചനവും. 
മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്‌ ഞങ്ങള്‍മേല്‍ 
നിന്‍ മാതാവും കാദീശ- 
ന്മാരും ചെയ്യും യാചിപ്പാല്‍. 


ആത്മികമായ്‌ താതനില്‍നിന്ന്‌ 
ദൈവമായ്‌ ജാതന്‍ സുതനെ 
കന്യകമറിയാം നിര്‍മ്മലമായ്‌ 
പ്രസവിച്ചാള്‍ ശാരീരികമായ്‌. 


ഗൂഡമതായ്‌ പാര്‍ത്താനുദരെ 
തെളിവായുദയം ചെയ്തുതാന്‍ 
സതതം തന്‍ മാതൃസ്മരണ 
മഹിമയൊടാഘോഷിക്കുന്നു. 


നാഥാ! നിന്‍ മെയ്‌-രക്തങ്ങള്‍ 

നിര്‍മ്മലമായ്‌ പ്രാപിച്ചോരാം 
മൃതര്‍ നിന്നാജ്ഞാശ്രവണത്താ- 
ലുത്ഥാനം ചെയ്യും വേഗം. 


നിഷ്പക്ഷം വിധിചെയ്വാന്‍ നീ 
ഭീകരനായാഗതനാകും 





ശനി പ്രഭാതം 


നേരത്താമോദത്തോടെ 
മണിയറയുള്ളില്‍ പൂകേണം. 


ഞങ്ങള്‍തന്‍ കര്‍ത്താവേ! നീ 
കാരുണ്യം ചെയ്‌ ഞങ്ങള്‍മേല്‍ 
നിന്‍ മാതാവും കാദീശ- 
ന്മാരും ചെയ്യും യാചിപ്പാല്‍. 


അത്യുന്നതങ്ങളില്‍ സ്വര്‍ഗ്ഗീയ മാലാഖമാരും... (പേജ്‌ 33) 
മോറാനേശുമ്ശിഹാ! ... (പേജ്‌ 10) 


കൌമാ 
ക്ര മം ര. പ്പം ര. പ്പം ക്ര 


ശനി പ്രഭാതം 
കൌമാ 
പ്രാരംഭ പ്രാര്‍ഥന (പേജ്‌ 35) 
ദൈവമേ നിന്‍റെ കൃപയിന്‍പ്രകാരം.... (പേജ്‌ 35) 
എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു... (പേജ്‌ 38) 


എനിയോനോ 
നിന്‍മെയ്‌ രക്തങ്ങള്‍, അച്ചാര-മായി 
നല്‍കിയ ദാസരെ നീ, വിധി ചെയ്തീടരുതെ. 


മറിയാമിന്നോര്‍മ്മ വാഴ്വിന്നാകണമേ, 
തല്‍പ്രാര്‍ത്ഥന ഞങ്ങള്‍.-ക്കാത്മാവിനുകോട്ട. 


നിബിയന്മാര്‍ ശ്ലീഹ-ന്മാർര്‍ സഹദേന്മാരെ 
കനിവടിയാര്‍ക്കേകാനര്‍ത്ഥിച്ചിടണമെ. 


സഹദേര്‍ ഞങ്ങള്‍ക്കായ്‌ നിന്നോടര്‍ത്ഥിപ്പാ- 
നടിയാരവരോടായ്‌ നാഥാ കേഴുന്നു. 


ഉത്തമന്യായേശാ കനിവടിയാര്‍ക്കേക, 
കൃപയാധിക്യത്താല്‍ പോക്കുക പാപങ്ങള്‍. 


വത്സലര്‍ മിത്രങ്ങള്‍, ഇല്ലാതാകുമ്പോള്‍ 
നാഥാ മദ്ധ്യസ്ഥന്‍, നീ എന്‍ സങ്കേതം. 
ബാറെക് മോര്‍, ശുബഹോ... മെന... 
മാതൃസ്മൃതിയേറ്റി, സിദ്ധരെ മാനിച്ച്‌ 
മൃതരെയുയര്‍പ്പിക്കും, നാഥാ സ്തോത്രം തെ. ആമ്മീന്‍. 





ശനി പ്രഭാതം 


പ്രകാശത്തിന്‍റെ സൃഷ്ടാവിന്നു സ്തുതി... (പേജ്‌ 38) 


എക്ബോ 

(അശ്‌ വൊന്‍) 
നീതിഷ്ഠര്‍ മോദി,ക്കും സഹദേര്‍ കൂലി 
പ്രാപിക്കുന്നുഷസ്സി - നര്‍ഹതയേകേണമെ. 

സ്തൌമെന്‍... കുറിയേ... 

പ്രുമിയോന്‍ 
അനാദ്യന്ത പിതാവില്‍നിന്നു ഗ്രാഹ്യമല്ലാത്തവണ്ണം ജാതനായ 
അദൃശ്യപ്രകൃതിയും അത്യുന്നതനും ഭാഗ്യതരമായ ശോഭിത സന്ദര്യ- 
വും ആയ നി ശുദ്ധിമതിയായ കന്യകയില്‍ നിന്നു മനുഷ്യനായിട്ടു 
ജനിച്ചു. നീ നിബിയന്മാരെയും ശ്ലീഹന്മാരെയും തന്റെ സ്നേഹത്തെ- 
പ്രതി മരിച്ച സഹദേന്മാരേയും കിരീടം മധരിപ്പിച്ചവനാകുന്നു. 
മല്പാന്മാരേയും തന്റെ ശക്തിയാല്‍ മദ്യാനന്മാരേയും വിജ്ഞാനി- 
കളാക്കിയ തനിക്ക്‌ സ്തുതി. തനിക്ക്‌... ബ്കുലഹുന്‍... ആമ്മീന്‍. 


സെദറാ 

ഞങ്ങളുടെ ദൈവമായ കര്‍ത്താവേ! നിന്റെ അടുക്കലേക്കുള്ള 
ഞങ്ങളുടെ പ്രാർത്ഥനകളാല്‍ ഞങ്ങള്‍ ഓര്‍ക്കപ്പെടുവാന്‍ 
ഭരമേറ്റിട്ടുളളവരോടൊന്നിച്ച്‌ നിന്‍റെ കരുണയ്ക്ക്‌ പ്രതീക്ഷിക്കുന്നവ- 
രായി സകല വ്യാകുല ആത്മാക്കളെയും ഈ സമയത്തു നിന്റെ 
കരുണയാല്‍ നീ ഓര്‍ക്കണമെ. രക്ഷയ്ക്കു നിദാനമാകുന്ന അവന- 
വന്റെ യാചനകള്‍ക്ക്‌ വരമേകണമേ. ആത്മീയരും ജഡികരുമായി 
ഞങ്ങളുടെ പിതാക്കന്മാരായി മരിച്ചുപോയിട്ടുളളവരെ പാപമോചന- 
ത്തിനും നിന്റെ കരുണയ്ക്കും അര്‍ഹരാക്കണമെ. ദൈവമാതാവായ 
മറിയാമിന്റെയും എല്ലാ പരിശുദ്ധന്മാരുടേയും പ്രാർത്ഥനകളാല്‍ 
നിന്റെ അടുക്കലേക്ക്‌ ഞങ്ങളുടെ ചിന്തകളെ ആകര്‍ഷിക്കണമെന്നു 
ഞങ്ങള്‍ നിന്നോടപേക്ഷിക്കുന്നു. നിന്നില്‍ നിന്നുള്ള സന്തോഷം 
ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്നോടുള്ള ഭക്തി ഞങ്ങളുടെ 
ഹൃദയങ്ങളില്‍ നിറയ്ക്കുകയും വിശുദ്ധികൊണ്ട്‌ ഞങ്ങളുടെ 
വിചാരങ്ങളെ വെടിപ്പാക്കുകയും ചെയ്യണമെ. വിശ്വാസികളായ 
ഞങ്ങളുടെ മരിച്ചുപോയവരെ നിന്റെ വാസസ്ഥലത്ത്‌ വസിപ്പിക്കു- 
കയും വിശ്രമിപ്പിക്കുകയും ചെയ്യേണമെ. അവിടെ ഞങ്ങളും അവ- 
രും നിന്റെ പരിശുദ്ധന്മാരോടൊന്നിച്ച്‌ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ 
പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്ര- 
വും കരേറ്റുകയും ചെയ്യുമാറാകണമമെ. ഹോശോ... ആമ്മീന്‍. 





ശനി പ്രഭാതം 


കോലോകള്‍ 


പെത്മോമൊ: ധ്രമ്മാതരെഴാനോറ്റത്കെ സ്തോത്രം ചെയ്യം ഹാ- 
വിശ്വാ-സിനിയാം സഭ തന്റെ - മൃതരുടെയോര്‍മ്മ 
ആചാ.ര്യന്മാരര്‍പ്പിക്കും ധൂപാല്‍ ഘോഷിക്കും 
താത-ന്‍ ശാന്തിയതില്‍ വാഴും, ദുഷ്ടന്‍ വീഴും 
ഉത്ഥാ-നകനാം നിന്നെ സഭാ-മക്കള്‍ സ്തുതി ചെയും. 

ബാറെക് മോര്‍... ശുബഹോ... മെനഓ... 


മാര്‍ത്താ-മറിയാം സോദരനാം ലാസറഴു-കി 

ത്തീര്‍ന്ന - ശേഷം തന്‍ വിളിയാ-ലുയര്‍പ്പിച്ചോന്‍ വന്ദ്യന്‍ 

യായി-റോസ്സുതനിന്‍വരവാല്‍ - ഉത്ഥിതയായീ 

മൃതരു-ത്ഥാനം ചെയ്തിടുമത്ത്യേ-നിന്‍ ശബ്ദത്താല്‍. 
ദൈവമാതാവ്‌ 

പേനാ - മഷിയും കൂടാതെ - നിര്‍മ്മിതമായ- 

ശൈനോ-നിര്‍ഭരലിഖിതവുമായ്‌ ഗപ്രീ-യേലെത്തി, 

ചൊന്നാൻ - സ്വസ്തിമറിയാമേ - സൃഷ്ടിക്കെല്ലാം 

രക്ഷ-കനായോന്‍ നിന്നില്‍ നിന്നുദയം ചെയ്തീടും. 


മരുവില്‍ ശിലയീന്നൊഴുകിയൊരാ - നദികള്‍ നിന്റെ 


ദൃഷ്ടാന്തത്തെ സ്പഷ്ട്മതായ്‌ കന്യേ! കാണിച്ചു 
നിന്നില്‍ - നിന്നുദയം ചെയ്ത - ദൈവകുമാ-രന്‍ 
സത്യം! പാറയവന്‍ തന്നെ പൌലൂ-സു ചൊന്നതുപോല്‍. 


പരിശുദ്ധന്മാര്‍ 
ശ്ലീഹര്‍ തലവന്‍ ശെമവോനാം - പാറയതിന്മേല്‍ 
പണിചെ:യ്യപ്പെട്ടോള്‍ ഞാനും - ചൊന്നാൾ തിരുസഭയും 
ഓളം - കാറ്റുകളേറ്റിട്ടും - ഇളകിയതില്ല 
ശപ്തന്‍ - നെസ്തോറെന്നോടു - പൊരുതി-യവന്‍ വീണു. 
നദികള്‍ - ഉറവകള്‍ സ്ഥാനത്തേ-ക്കജവൃന്ദത്തെ 
ജലപാ-നത്തിനു നീക്കുന്നങ്ങജപാ-ലന്മാരും 
ശുദ്ധര്‍ സിദ്ധർ ത-ന്‍ കബറു-കളീന്നും 
തുണനേടിടാനെത്തുന്നു ദീന-ന്മാരെല്ലാം. 


മനുജര്‍ - മോഹിച്ചിടുന്നീ - നശ്വരലോ-കം 

ഫ്ീന്തേ? ദ്വേഷിച്ചാര്‍ നിങ്ങള്‍ സഹദേ-ന്മാര്‍ ഗണമേ? 
ലോകാമോദം മിഥ്യയതെ-ന്നറിയുന്നെങ്ങള്‍ 

മുമ്പും പിമ്പും ചെന്നവരെ നിരസിച്ചാള്‍! കഷ്ടം! 





ശനി പ്രഭാതം 


അനുതാപം 
പിഴ ഞാന്‍ - ചെയ്തതുപോലാരുംചെയ്തിട്ടില്ല 

എല്ലാ - കശ്മലരേക്കാളും, കോപിപ്പിച്ചേൻ ഞാൻ 
ആയുര്‍-ദൈര്‍ഘ്യം കുറയുന്നു - മൃതിയണയുന്നു? 
എന്താ-ണെന്‍ ഗതിയെന്‍ നാഥാ? സ്നേഹാല്‍ ക്ഷമനല്‍ക. 


ന്യായാ-സന മുമ്പില്‍ പാപി - വിലപിച്ചിടും 
അവിടെ - ചെയ്തികളെല്ലാം താൻ പരിശോ:-ധിച്ചീടും 
ന്യായാധിപനോ നിഷ്കരുണം വിധി ചെയ്തീടും 
ഇല്ലാ - തെല്ലും മുഖപക്ഷം - കൈക്കൂലിയുമവിടെ. 


പരേതര്‍ 
മരണ - നുകത്തിന്‍ കിഴായീ - ഭൂതലമെല്ലാം 
ജ്ഞാനത്തികവാല്‍ പൂട്ടിയഹോ - വിജ്ഞന്‍ സൃഷ്ടാവും 
നീക്കും - മരണം നൃപരവരെ-ദര്‍ഗ്ഗയില്‍ നിന്നും 
ഉഗ്ര-ന്യായാഡ്യന്മാരെ, സ്ഥാന-ങ്ങളില്‍ നിന്നും. 


തിരുത-നു രുധിരം കൈക്കൊണ്ടാ - വിശ്വാസി-കളാം 
മൃതരീധൂപം മൂലമഹോ പ്രാപി-ക്കും പുണ്യം 
അവര്‍ നി-ന്‍ വലഭാഗെ നിന്നുംങ്കൊ-ണ്ടു 
അവര്‍ക്കു-യിരേകും മ്ശീഹായ്ക്കായ്‌ സ്തുതിപാ - ടട്ടെന്നും. 
മൊറിയോ... 
ഫഎത്രോ (പേജ്‌ 41) 


കോലോകള്‍ 
പെത്ശോമൊ: മാഥന്നിഷ്ടം നിറവും ശുശ്രുഷ സംഘം 
തോപ്പില്‍ പണിചെയ്തൊരു ദാസർ 
പുലരിയിലുടമയോടര്‍ത്ഥി-ക്കും. 
പ്രതിഫലമേകണമടിയാര്‍ക്കായ്‌: 
ഉദയാസ്തമനം പണിചെയ്തോർ; 
ഉത്തരമരുളീടുന്നുടയോന്‍. 
വാഗ്ദത്തംപോല്‍ നല്‍കിടും - വര്‍ദ്ധിതമാക്കും ഞാന്‍ 
ഉത്ഥാനത്തില്‍ മുഖകാന്തി. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 

മൃത്യുവിനെ പാതാളത്തില്‍ 
വിജയിച്ചാദ്യസുതാ - സ്തോത്രം 
ദര്‍ശിച്ചാനാദാമവനെ, 
വീണുവണങ്ങി പ്രാര്‍ത്ഥിച്ചു. 





ശനി പ്രഭാതം 


പോക്കണമെന്‍ കുറ്റം നാഥാ. 
ഈ.-വിടേന്നേറ്റി പറുദീസില്‍ - ചേര്‍ക്കണമേ നാഥാ 
ഫ്ലന്നെയുമെന്നാത്മജരേയും. 
ദൈവമാതാവ 
അഗ്നിജ്വാലകളെച്ചീന്തീ- 
ട്ടായാറിനെ ഭേദിച്ചെ-ത്തി 
അഗ്നിമയന്‍ മറിയാം സവിധം 
ചൊന്നാൻ ശ്ലോമോ നിന്‍ കൂടെ 
ധന്യേ നാഥന്‍ നിന്‍സഹിതം 
നി-ന്നുദരഫലം -- നീക്കീടും, ആദാമ്യരില്‍ നിന്നും 
ആദിയിലുളവായൊരു ശാപം. 


പാവനകന്യക മറിയാമിന്‍ 
പ്രാര്‍ത്ഥനയാല്‍ നീക്കുക നാ-ഥാ 
ശിക്ഷകള്‍ കോപത്തിന്‍ വടികള്‍ 
നല്‍കുക ഹൃഷ്ടസമൃദ്ധമതാം 
മാസങ്ങള്‍, സംവത്സരവും. 
നി-ന്‍ പ്രീതിക്കായ്‌ തീരണമെ, 
അടിയാര്‍ പ്രാര്‍ത്ഥനയും 
സര്‍വ്വാരാധനയും നാഥാ. 
പരിശുദ്ധന്മാര്‍ 
ശ്ലീഹരിലഭയം തേടീടാം, 
പീഡകളാലെമിശിഹാ-യെ 
പ്രീണിപ്പിച്ചവര്‍ റൂഹായും, 
ഇരുലോകങ്ങളിലധികാരം 
പ്രാപിച്ചവര്‍; പ്രാസംഗികരായ്‌ 
നി-യമിതരായി, പൂജ്യരുമാ- 
_-യവരുടെയോര്‍മ്മയിതാ, 
സൃഷ്ടിയിലാകെപ്പുകഴുന്നു. 


സഹദേര്‍ ന്യായാധിപരോടായ്‌, 
ചെന്നാറുയരെ ഞങ്ങള്‍ക്കു-ടയോന്‍ 
ആയിരവും പതിനായിരമാം 

മാലാഖകളാല്‍ സേവിതനായ്‌; 

തന്‍സത്യം വിടുകില്ലെങ്ങള്‍ 

അ.-വനല്ലാതെ ഇല്ലുടയോന്‍, രക്ഷിച്ചിടുമവന്‍ 
പീഡിതരെ പീഡകരിന്നും. 





ശനി പ്രഭാതം 


ഏക പരിശുദ്ധന്‍ 
ഉത്തമഭടനാം മോര്‍ ( 
ധീരതയോടെ പ്രവര്‍ത്തി-ച്ചാന്‍ 
നഷ്ട്ടപ്പെട്ടൊരു ജാതികളെ 
സത്യസുവിശ്വാസികളാക്കി 
നിര്‍മ്മലമായ്‌ നീ സ്നേഹിച്ച 
നാ.ഥനൊടായി പ്രാർത്ഥിക്ക, 
തിരുസഭയില്‍ നിന്നും 
ഭിന്നത ശണ്ഠ ശമിച്ചീടാന്‍. 

അനുതാപം 

അനുതാപി സുതന്‍ പ്രാര്‍ത്ഥിച്ചാന്‍, 
കരുണാവാതില്‍ തുറക്കുക നാഥാ 
സ്വര്‍ഗ്ഗത്തോടും നിന്നോടും 
പാപം ചെയ്തീടുകമൂലം 
പുത്രത്വത്തിനയോഗ്യന്‍ ഞാന്‍ 
ഭൃ-ത്യനുതുല്യം കരുതണമേ, 
പോക്കണമെന്‍ കുറ്റം 
കരുണാവാരിധിയല്ലോ നീ! 


നമ്മുടെ തലമുറയുടെകാലം 
നമ്മൊടു തുല്യം താന-ത്രെ 
ധനികര്‍ക്കതിമോഹം തന്നെ 
നിസ്വരസത്യത്തില്‍ ലീനര്‍ 
സര്‍പ്പത്തൊടുതുല്യം മനുജര്‍ 
വിഴുങ്ങിടുന്നു - അന്യോന്യം; 
ദൈവവിധിക്കീഷല്‍ 
മാന്യതയവര്‍ നല്‍കുന്നില്ല. 


പുനരുത്ഥാന പ്രത്യാശ, 
വര്‍ദ്ധിതമാക്കിയവന്‍ ധ-ന്യന്‍ 
സംശയവാദികളെ പൌലൂസ്‌ 
ഖണ്ഡിച്ചേവം ചൊല്ലുന്നു 
ഭോഷാ വിതചെയ്യും വിത്ത്‌ 
വളരുന്നില്ല, അഴുകാതെ; 
ആദാമിന്‍ വംശം 
മഹിമയൊടുത്ഥാനം ചെയ്യും. 





ശനി പ്രഭാതം 


തിരുതനുരുധിരം കൈക്കൊണ്ട്‌ 
പുണ്യപ്പെട്ടവരാം വി-ഗതര്‍ 
ക്കേകുക നാഥാ സല്‍സ്മരണ 
സ്വര്‍ഗ്ലീയേറുശലേം പുരിയില്‍ 
നീ ന്യായാസനമേറീട്ട്‌ 
ദു-ഷ്ടന്മാരെ നീക്കുമ്പോള്‍, 
മുഖതെളിവോടെയവര്‍ 
വലമതില്‍ നിലകൊണ്ടീടേണം. 
കുക്കിലിയോന്‍ 
ചാര്‍ത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്‍ 
നയവാന്മാരും ഹാ- 
നിന്നഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസന്‍ ദാവീദിന്‍മൂലം. 


നിന്‍ പുത്രന്മാര്‍ കാത്തിടുമെങ്കില്‍ ഹാ- 
എന്‍ നിയമത്തേയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും 
ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 
എക്ബോ 
ശുചിയോടു ശുദ്ധ്യാ ബെസ്‌കുദിശാ 
സ്പര്‍ശിച്ചുള്ള പാദങ്ങള്‍ 
പുക്കുദ്യാന ദ്വാരങ്ങള്‍ 
വാനവരൊത്തു വസിക്കേണം. 
സ്തൌമെന്‍... കുറിയേ... 
കോലോകള്‍ 
ദൈവം സൃഷ്ടിച്ചാദത്തെ 
സൃഷ്ടാവൊടു തുല്യം സൃഷ്ടി- 
യായ്‌ മബണ്മയനുദ്യാനത്തില്‍ 
തരുനിരയില്‍ പോയ്‌ വന്നീടു- 
ന്നതു കാണ്മാനുള്ളാനന്ദം 
സൂക്ഷിച്ചും കൊണ്ടേ മേവി 
കൂറുന്നീറേന്മാര്‍ മണ്ണിനുയര്‍ച്ചയിലാശ്ചര്യം. 
ബാറെക് മോര്‍, ശുബഹോ... മെന... 
ആദ്യാചാര്യത്വം കൈക്കൊ- 
ണ്ടഭഹറോന്‍ മൂശയൊടൊന്നിച്ച്‌ 
സ്‌കറിയായ്ക്കതു നല്കി മൂശ 
സ്കറിയ യോഹന്നാനേകി 
യോഹന്നാന്‍ കര്‍ത്താവിന്നും 





ശനി മൂന്നാം മണി 


കര്‍ത്താ തന്‍ ശ്ലീഹന്മാര്‍ക്കും 
നാനാ-സൃഷ്ടി വിഭാ- 
ഗങ്ങള്‍ക്കേകി ശ്ലീഹന്മാര്‍. 
മൊറിയോ... 
മോര്‍ യാക്കോബിന്റെ ബോവൂസോ 
ദൈവാത്മജനെ നല്‍കുക ശാന്തി സിദ്ധർ മദ്ധ്യ 
അക്ഷയരാജ്ട്യെ ആചാര്യര്‍ക്കായ്‌, ശുദ്ധരുടൊപ്പം. 


മ്ശീഹാ മണാളാ, കബറിന്‍നാശ - ത്തിങ്കല്‍നിന്ന്‌ 
ശുശ്രൂഷകരെ, ആചാര്യരെയും, എഴുന്നേല്‍പ്പിക്ക 
നശ്വരമോഹ,ങ്ങളിലവരൊട്ടുള്‍ - പെട്ടില്ലല്ലോ 
ക്ലേശങ്ങള്‍ക്കായ്‌, നല്‍കുകസ്നേഹാല്‍, സല്‍സമ്മാനം. 
ക്ഷണികം ഗാത്ര, മോഹങ്ങളവര്‍, വര്‍ജ്ജിച്ചല്ലോ 
പ്രഭമണിയറയില്‍ വിശ്രമമേല്‍ക്ക - ട്ടവരാമോദം 

യൌവന മോഹ, മോഹനമകുടം, പരിവര്‍ജ്ജിച്ചാർ 

നിന്‍ സ്നേഹത്താല്‍, സ്വയമവര്‍ മൃതരായ്‌, മോഹങ്ങള്‍ക്ക്‌. 


ആശഹനിക്കും നിനദം നാഥാ, കേള്‍ക്കരുതെങ്ങള്‍ 
ഏറ്റുപറഞ്ഞോ, രിവരെയേറ്റു ദയചെയ്യേണം. 


കര്‍ത്താവേ! നിന്നെ സ്തുതിക്കുന്നതും... (പേജ്‌ 44) 
കൌമാ 


ചം മം ചും പം ചും പം ചം 
ലര ലമ ലമ ലമ 


ശനി മൂന്നാം മണി നമസ്കാരം 
കെൌമാ 


കോലോകള്‍ 
പെത്ശോമൊ: ആചാര്യ രീക്കേകൃക പുണു/ം ഹാലേഥുമ്മാ 
ദയറാകള്‍ പള്ളികളിലായുഷ്കാലം 
പരികര്‍മ്മിച്ചാ-ക്കഹനേന്മാര്‍, ശെമ്മാശന്മാരും 
നിന്‍ ശുദ്ധ മദ്ബഹായില്‍ തനുരുധിരങ്ങള്‍ 
പാപവിമുക്തിക്കായ്‌ കയ്യിലാഘോഷിച്ചല്ലോ 
കടമഖിലം നിന്‍ ഗാത്രത്താലും 
പാപങ്ങള്‍ നീക്കുക രുധിരാലും 
നാഥാ! തേ! സ്തുതിയെന്നെന്നും പാടട്ടവരനിശം. 

ബാറെക് മോര്‍. ശുബഹോ... മെനഓ... 





ശനി ആറാം മണി 


ശ്ലീഹര്‍ തന്‍ തലവന്‍ ശീമോനോടായ്‌ നാഥന്‍ 
കഹനൂസായെ പ്രതിചൊന്നാവചനമതിരമ്യം 

നിന്നെ ഞാനെന്‍ കാര്യസ്ഥസ്ഥാനത്താക്കി 

ബന്ധനമോചന താക്കോല്‍കള്‍ നിന്‍ കയ്യില്‍ നല്‍കി 

നീ ബന്ധിച്ചാല്‍ ബന്ധിക്കും ഞാന്‍ 

നീ മോചിച്ചാല്‍ മോചിക്കും ഞാനും 
പാപികളെപ്രതിയര്‍ത്ഥിച്ചാല്‍ നിന്‍ പ്രാർത്ഥന കേള്‍പ്പേന്‍. 


മൊറിയോ... 


മോര്‍ യാക്കോബിന്റെ ബോവൂസോ 


ദൈവാത്മാജനെ നല്‍കുക ശാന്തി സിദ്ധർ മദ്ധ്യേ 
അക്ഷയരാജ്ട്യെ ആചാര്യര്‍ക്കായ്‌, ശുദ്ധരുടൊപ്പം. 


ആചാര്യന്മാര്‍ ശെമ്മാശന്മാര്‍ ഭൂഷണകാന്തി 
പാതാളത്തില്‍ ജീര്‍ണ്ണമാതാക്കി മൃതിയവയെല്ലാം 
സഭയുടെ തോഴര്‍ പാതാളത്തി-ലിന്നോ പൂഴി! 
അവരുടെ വീണാ ഗാനാനിനദം മൂകവുമായി! 


ദൈവാത്മാജനെ മൃതരായ്‌ തീര്‍ന്നോരാചാര്യന്മാര്‍ 
മോദിക്കേണം നിന്‍ വരവിങ്കല്‍ നിന്നോടൊപ്പം 
വേര്‍പെട്ടോരാം ഭ്രാതൃ-ഗുരുക്കന്‍മാരെയെല്ലാം 

നിന്‍ രാജ്യത്തില്‍ പന്തിയിരുത്തുക വിമലരുടൊപ്പം. 


ശ്രേഷ്ഠാചാര്യാ! നിന്‍ രഹസ്യങ്ങള്‍, ശുശ്രൂഷിച്ചോ- 
രാചാര്യന്മാര്‍ക്കേകുക പുണ്യം; മിശിഹാ സ്തോത്രം! 


കൌമാ 
ക്ര മം ര. പയം ര. പ്പം ക്ര 


ശനി ആറാം മണി നമസ്‌കാരം 


കൌമാ 
കോലോകള്‍ 

ഭൂമൌ-നവമാം ഗഗനമതായ്‌ ദൃശ്യ-യായ്‌ കന്യ-ക മറിയാം 

ലോക-ങ്ങള്‍ക്കും പൂര്‍വ്വികനാം നീതിക്കതിരോനവളിന്നായ്‌ 

ഭൂമൌ കാന്തിപ്രസരത്താല്‍ 

തെറ്റിന്‍ കൂരിരുള്‍ നീക്കിയവന്‍ 

അവളിീന്നുദയം ചെയ്തിട്ടും തല്‍ സ്മൃ-തിയേറ്റിയവ-ന്‍ ധന്യന്‍. 
ബാറെക്മോര്‍. ശുബഹോ... 


162 





ശനി ഒമ്പതാം മണി 


വിശ്വാസ-ശില്‍പ്പികളാം നിബിയന്മാര്‍ക്കുണ്ടാ-കട്ടെ സമാധാനം 

വി-മലസഭ പണിചെയ്തോരാം ശ്ലീഹ-ര്‍ക്കുണ്ടാക സ്വസ്തി 

ശാന്തീനാഥനെ സ്‌നേഹിച്ച 

സഹദേന്മാര്‍ക്കു സമാധാനം 

അവര്‍ തന്‍ സ്മൃതിയാഘോഷിക്കും, ശുദ്ധ-സഭക്കെന്നും ശാന്തി. 

മെനഓാ... 

നാഥാ! മാതാമറിയാമിന്‍ സ്മൃതിയോപ്പം നിബിയര്‍ ശ്ലീഹര്‍ 

സ-ഹദേര്‍ സിദ്ധന്മാരുടെയും സ്മൃതിയേ വിസ്തൃതമാക്കേണമേ. 

നിന്‍ തിരുഗാത്രം ഭക്ഷിച്ചും 

നിന്‍ രുധിരം പാനം ചെയ്തും 

നി-ന്‍ ശരണത്തില്‍ നിദ്രിതരാം, വിഗത-ര്‍ക്കും സ്മൃതിയേകേണമേ. 
മൊറിയോ... 


മോര്‍ ബാലായിയുടെ ബോവൂസോ 
മാതാ കാദീശന്മാര്‍ തന്‍ പ്രാര്‍ത്ഥനയാല്‍... (പേജ്‌ 47) 


മോര്‍ സേവേറിയോസ്‌ പാത്രിയര്‍ക്കീസിന്‍്റെ മാനീസൊ 
നിന്‍ മാതാവ്‌ വിശുദ്ധന്മാര്‍ (പേജ്‌ 47) 


കൌമാ 
വിശ്വാസപ്രമാണം (പേജ്‌ 15) 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


ശനി ഒമ്പതാം മണി നമസ്കാരം 


കൌമാ 
കോലോകള്‍ 
(ഓതോബോവമ്‌ ലെ തയ്ബൂസോ) 

ഉത്തമനെ കൃപയിന്‍ സാഗരമെ, 
ആരാധകര്‍ വിധിയേല്‍ക്കരുതെ 
നിന്‍ശരണേ നിദ്രിതരായോരെ 
വിധിചെയ്വാന്‍ നി പൂകരുതേ 
അവരുടെ കടമെല്ലാം പോക്കി 
പാപക്ഷമ നീ നല്‍കണമേ 
മണിയറയുള്ളില്‍ ചേര്‍ക്കണമേ 
ആമോദത്താല്‍ സ്തുതിപാടി 
നിന്‍ വലമതിലവര്‍ നില്‍ക്കേണം. 

ബാറെക് മോര്‍. ശുബഹോ... മെന... 


163 





ശനി ഒമ്പതാം മണി 


വിഗതര്‍തന്‍, പ്രത്യാശയാതാകും 
സ്വര്‍ഗ്ഗീയരചാ തേ! സ്തോത്രം 
കാലാന്ത്യെ, ചെയ്തിക്കൊത്തഫലം 
ഏകാനാഗതനാകുമ്പോള്‍ 
ദുഷ്ടന്മാര്‍ തീയില്‍ പൊരിയും 
ശിഷ്ടന്മാര്‍ രാജ്യം നേടും 
ദയചെയ്യടിയാര്‍ മേലപ്പോള്‍! 
നിന്‍ശ്രേഷ്ഠോദയ തിരുദിവസം 
നിര്‍ത്തണമടിയരെ വലഭാഗം. 
മൊറിയോ... 
മോര്‍ ബാലായിയുടെ ബോവൂസോ 
കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തില്‍... (പേജ്‌ 2) 


കൌമാ 


ചും റും റും ചും 
ലൂ ) ലമ ) ലമ ) ലൂ 


ദൈവത്തിനു സ്തുതി 





